മാതാ അമൃതാനന്ദമയി 
ജീവിതചരിത്രം 


ക്രി.വ. 1953 മുതല്‍ 1985വരെ 


പ്രൊഫ: എം. രാമകൃഷ്ണന്‍നായര്‍ 


മാതാ അമൃതാനന്ദമയീ മിഷന്‍ 
പറയകടവ്‌, വള്ളിക്കാവ്‌ . 
പി.ഒ. കുഴിത്തുറ, (വഴി) ആദിനാട്‌ 
കൊല്ലം-90 542 





Mata Amritanandamayi 
Biography from 1953 to 1985 
Malayalam. 


by 
Prof. M.Ramakrishnan Nair 
Sub. P.O.Vallamkulam (Thiruvalla) Keralam 


Published by 

Mata Amritanandamayi Mission Trust, 
Amritapuri, Athinad North Post; 

Kollam Dist. Keralam 


INDIA 690 542. 

First Edition April 1986 Copies 3000 
Second Edition April 1989 Copies 3000 
Third Edition April 1991 Copies 2000 


Fourth Edition March 1992 Copies 3000 
Fifth Edition February 1993 Copies 5000 


Copyright and rights of translation and 
reproduction resorvad by the , 

Mata Amritanandamay! mission Trust 
Amritapur, Kollam.» +5: 3 


Printed At 


Amrita Offset Printers 
Amritapuri, Kollam 690 542: 


സദ്ഗുരു വനദനം 


അമൃതാനന് ദമയീ-ഇയ്‌ ജയ്‌ 
സദ്ഗുരുരൂപിണി മാ 

മംഗളകാരിണി മാ-വന്ദേ 
കരുണാനിത്ധരി മാ. (അമൃതാ) 
പ്രേമതരംഗിണി മാ-ഇയ്‌ ജയ്‌ 
വിമലസുഹാസിനി മാ 
ശുരഭാവരണലസേ-വന്ദേ 
ജ്യ്യോതിസുകേശിനി മാ (അമൃതാ) 
സത്യസ്വരൂപിണി മാ-ഇജയ്‌ ജയ്‌ 
നിത്യനിരഞ്ളുനി മാ 
ശക്തിമഹേശ്വരി മാ-വന്ദേ 
ഭക്തിരസോന്മനി മാ (അമൃതാ) 
കര്‍മ്മവിധായിനി മാ-നിത്യ- 

മധര്‍മ്മ വിഭഞ്ജുനി മാ 
ജഗദോദ്ധാരിണി മാ-വന്ദേ 
ജഗസഞ്ചാലിനി മാ (അമൃതാ) 
സദ്ഗുരു ജ്ഞാനമയി-ജയ്ജയ്‌ 
ത്യാഗനിദര്‍ശനി മാ 

ദുഃഖവിമോചനി മാ-വന്ദേ 
സദ്ഗതിദായിനി മാ (അമൃതാ) 


്രണാമം 


സന്യാസാശ്രമധര്‍മ്മവിധാര്തീം 
്രഹ്മജ്‌ ഞാനസുധാരസദാ്രീം 
സദ്ഗുരുരൂപധരാം സര്‍വ്വജ്ഞാം 
അമൃതാനന്ദമയീം ്രണമാമി. 


അമ്മയുടെ സന്ദേശം 


ഓങ്കാര ദിവ്യപ്പൊരുളെ-വരു 
ഓമനമക്കളെ വേഗം 

ഓമനയായ്‌ വളര്‍ന്നാമയങ്ങള്‍ നീക്കി 
ഓങ്കാരവസ്തുവായ്ത്തീരു. 


പിച്ചനടക്കുന്നു നിങ്ങള്‍ --അമ്മ 

ഒത്തു നടക്കുന്നു കൂടെ 

ഉത്തമരായുളള മക്കളെ നിങ്ങള്‍ക്കു 
നിതൃതാബോധം വളര്‍ത്താന്‍ 

ദാസര്‍ക്കു ദാസിയാണമ്മ-നമു- 
ക്കില്ലൊരേടം സ്വന്തമായി 

നിങ്ങള്‍ തന്നന്തരാത്മാവിങ്കലാണെന്‍െറ 
സ്വന്തസ്ഥലം സന്തതവും 





അദ്ധ്യായം 1. 


vasa 


വിഷയവിവരം 


സദ്ഗുരു വന്ദനം, (പണാമം 
അമ്മയുടെ സന്ദേശം 

രണ്ടാം പതിപ്പിന്‍െറ മുഖവുര 
ഒന്നാം പതിപ്പിന്‍െറ മുഖവുര 


ജൂഗന മാതാവിന്‍െറ ശ്രീകോവില്‍ 
കാലഘട്ടം 

മാതാ അമൃതാനന്ദമയീ ആശ്രമത്തിലേക്ക്‌ 
ഗ്രാമപൂരാണം 

ഇടമണ്ണേല്‍ കുടുംബം 

ജനനവും ബാല്യവും 

കൌമാരത്തിലെ കൃഷ്ണഭക്ത 
യവ്വനാരംഭത്തിലെ കൃഷ്ണമയി 


. കൃഷ്ണഭാവം 


. ദേവീസാധനയും മറ്റു സാധനകളും 
ദേവീഭാവം . 


. അഗ്നിപരീക്‌ ഷകള്‍ 

. മാതാ അമൃതാനന് ദമയീമിഷന്‍ രജിസ്റ്റര്‍ ചെയ്യുന്നു 
. അമ്മയും ആശ്രമകാര്യങ്ങളും--1 

, അമ്മയും ആശ്രമകാര്യങ്ങളും_2 

. അമ്മയും ആശ്രമകാര്യങ്ങളും-3 

. 1985—അംഗീകാരത്തിന്‍െറ വര്‍ഷം- 


പ്രധാന സംഭവങ്ങള്‍ 


. അവലോകനം 
. അനുഭവങ്ങള്‍ 


109 


157 
173 


212: , 


225 


229 


256 ., 


രണ്ടാംപതിപ്പിന്‍െറ മുഖവുര 


ഒന്നാം പതിപ്പിലെ ഉള്ളടക്കത്തില്‍ നിന്ന്‌ കാര്യമായ മാറ്റങ്ങളൊന്നും 
രണ്ടാംപതിപ്പില്‍ ഇല്ല. രൂപഭ്രദതയെ ലക്ഷ്യമാക്കി വിഷയങ്ങളിലും 
അദ്ധ്യായങ്ങളിലും ചില പുനഃസംവിധാനം നടത്തിയിട്ടുണ്ട്‌ എന്നു മാര്തം. 


1986 മുതല്‍ 88വരെയുളള കഴിഞ്ഞ മൂന്നുവര്‍ഷം കൊണ്ട്‌ അമ്മയുടെ 
ആദ്ധ്യാത്മിക ര്രവര്‍ത്തനമണ്‌ ഡലം വളരെയേറെ വ്യാപകമായിത്തീര്‍ന്നി 
ട്ടുണ്ട്‌. അമേരിക്ക, യൂറോപ്പ്‌, മൊറീഷ്യസ്‌, സിംഗപ്പൂര്‍ തുടങ്ങിയ 
വിദേശങ്ങളിലും ഭാരതത്തിനുളളിലും അമ്മ സുദീര്‍ഫ്യങ്ങ്ളായ പര്യടനങ്ങള്‍ 
നടത്തി. മാതാ അമൃതാനന്ദമയീമഠത്തിന്‍െറ അതിശീരഹ്വമായ വളര്‍ച്ചയ്ക്ക്‌ 
ഇത്‌ വഴിയൊരുക്കി. ഭാരതത്തിനകത്തും പുറത്തും മഠത്തിന്‍െറ അനേകം 
പൂതിയ ശാഖകള്‍ പ്രവര്‍ത്തനമാരംഭിച്ചു. ലോകമെങ്ങുമുള്ള സ്വന്തം 
മക്കളുടെ കണ്ണുനീരൊപ്പുന്നതിനുവേണ്ടി അമ്മ വിശ്രമമെന്തെന്നറിയാതെ 
നിരന്തരം കര്‍മ്മനിരതയായി വര്‍ത്തിക്കുന്നു. മക്കളുടെ അഭ്യുദയനി 
ശ്രേയസ്സുകള്‍ മാതം ലക്ഷ്യമാക്കിയുളള അമ്മയുടെ ജീവിതം നമുക്കു 
മാതൃകയാണ്‌ . പ്രേമം, ത്യാഗം, സേവനം, ആത്മീയസാധന ഇവ അമ്മയില്‍ 
നിന്ന്‌ നാം നമ്മുടെ ജീവിതത്തില്‍ പകര്‍ത്തുമ്പോള്‍ അമ്മയുരട മഹത്തായ 
ജീവിതത്തിന്‍െറ ലക്ഷ്യം പുവണിയും. 


1989 ഇനുവരി എം.ആര്‍. 


ഒന്നാം പതിപ്പിന്‍െറ മുഖവുര 


ഒന്ന്‌ 


ഈശ്വരഗതി നിഗുഡവും ആശ്‌ ചര്യകരവുമാണ്‌ . അത്‌ സ്ഥുലബുദ്ധി 
കള്‍ക്ക്‌ അഗമ്യമാണ്‌, സുക്‌ഷ്മബുദ്ധികള്‍ക്കു സുഗമമാണ്‌ . അതുകൊണ്ട്‌ 
മഹാത്മാക്കളെ അധികംപേര്‍ പെട്ടെന്ന്‌ തിരിച്ചറിഞ്ഞ്‌ മാനിക്കുക 
ത്ത മാതാ അമൃതാനന്ദമയിയുടെ കാര്യത്തിലും ഇത്‌ . 
സംഗതമാണ്‌. ആദ്യമൊക്കെ അമ്മയെ അറിയേണ്ടതുപോലെ അറിഞ്ഞവര്‍ 
വിരളൂമത്രെ. 


അമ്മയുടെ അദ്ഭുതജീവിതമാണ്‌ ഈ ഗ്രന്ഥത്തിന്‍റെ വിഷയം. 
ശാസ്ത്രബുദ്ധിയും ഭതികദൃഷ്ടിയും വളര്‍ന്ന ഇന്നത്തെ ലോകം ഇതില്‍ 
വിവരിക്കുന്ന കാര്യങ്ങള്‍ വിശ്വസിക്കാന്‍ വിസമ്മതിച്ചേക്കാം. അതറിഞ്ഞിട്ടും 
ഇങ്ങനെയൊരു ഗ്രന്ഥം പസിദ്ധം ചെയ്യുന്നതിന്‌ കാരണങ്ങളുണ്ട്‌ . 


ആരെങ്കിലും അവിശ്വസിക്കും എന്നതുകൊണ്ടുമാര്രം ഒരു മഹാവ്യ 
ക്തിയുടെ ജീവിതം രേഖപ്പെടുത്താന്‍ മടിച്ചുകൂുടാ. അവിശ്വാസം 
അനുഭവംകൊണ്ടു മാറാവുന്നതേയുളളു. കൂടാതെ ഇത്തരം മറ്റു (ഗന്ഥങ്ങള്‍ 
ക്കില്ലാത്ത ഒരു മെച്ചം ഇപ്പോള്‍ ഈ ഗ്രന്ഥത്തിനുണ്ട്‌. മുന്‍കാലത്തെ 
മഹാത്മാക്കളുടെയും അവതാരങ്ങളുടെയും അത്ഭുതലീലകള്‍ പരീക്ഷിച്ചു 
ബോദ്ധ്യപ്പെടുക ഇപ്പോള്‍ സാദ്ധ്യമല്ല. അതുകൊണ്ട്‌ അവിശ്വാസികള്‍ക്ക്‌ 
വിജയഭേരി മുഴക്കാം. പക്ഷേ ഈ ഗ്രന്ഥത്തിന്‍െറ കാര്യം വേറൊന്നാണ്‌. 


12 


1985വരെയുളള ഈ കഴിഞ്ഞ പതിനൊന്നു വര്‍ഷത്തിനുള്ളില്‍ ന 
സംഭവങ്ങള്‍ പരിശോധിച്ചറിയുക വിഷമകരമല്ല. 


സത്യാന്വേഷികള്‍ക്ക്‌ ആത്മീയ പ്രഭാവത്തെ മുഖത്തോടുമുഖ 
ദര്‍ശിക്കുന്നതിനുളള അനര്‍ഫ്വവും സുദുര്‍ല്ലഭവുമായ അവസരമാണിത്‌; 
സത്യമായ ഒരു ജീവിതത്തിന്‍െറ മുമ്പില്‍ കേവലയുക്തിവാദം ബാലിശമാണ്‌. 
നട്ടുച്ചയ്ക്ക്‌ കണ്ണടച്ചിട്ട്‌ 'സൂര്യനില്ല' എന്നു വാദിക്കുന്ന ഭാതികയുക് തിവാദം 
ഇരുട്ടിന്‍റെ സന്തതിയാണ്‌. മഹത്വത്തെ തടഞ്ഞുവയ്ക്കാന്‍ ആരാലും 
സാദ്ധ്യമല്ല. അത്‌ സ്വയംഗ്രകാശകമാണ്‌ . സൂര്യനെ പൊന്തക്കാടുകള്‍ 
മറയ്ക്കുമോ? മേഫ്ങ്ങള്‍ക്ക്‌ എ്രത കഴിയും? അവയുടെ ഉല്‍ പത്തിക്കുതന്നെ 
കാരണം സൂര്യനാണല്ലോ. 


പരിശോധിക്കാന്‍ ജിജ്ഞാസുക്കള്‍ക്ക്‌ സാധിക്കും. 1975 2 
ടട 


രണ്ട്‌ 


കേരളത്തിലെ പടിഞ്ഞാറന്‍ കടല്‍ത്തീരത്തു ജനിച്ച ഒരു പെണ്‍കുട്ടി. 
നാലാം ക്ളാസ്സുവരെ മാര്രമേ സ്കൂളില്‍. പോയിട്ടുള്ളൂ. സാമ്പത്തികമായി' 
താണകുടുംബത്തിലെ അംഗം. ആ കുട്ടിയില്‍ കൃഷ്ണന്‍െറയും ദേവിയു' 
ടെയും അനുധഗഹം ഉണ്ടത്രെ! ആരു വിശ്വസിക്കും? എന്തെങ്കിലും 
രോഗമായിരിക്കണം; അല്ലെങ്കില്‍ പണമുണ്ടാക്കാനുളള കൃരത്രിമമാര്‍ഗ്ഗം 
വല്ലതും ആയിരിക്കണം; പിന്നില്‍ വല്ല ത ; കാണണം 
ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളായി. 


ഈശ്വരഭാവത്തില്‍ മുഴുകി, കൃഷ്ണമയിയായി, ദേവീഭാവമയിയായി 
കഴിഞ്ഞുവന്ന ആ പെണ്‍കുട്ടിയെ മനസ്സിലാക്കാന്‍ ആദ്യമാദ്യം ആരുമില്ലാ- 
യിരുന്നു. വീട്ടുകാര്‍ക്കെല്ലാം ശക്തമായ എതിര്‍പ്പ്‌. അവര്‍ രോഗത്തിനു 
ചികിത്സ തുടങ്ങി. ഭക്തിയില്‍ -ലോകം.. മറന്ന. സോദരിയെ, കൊല്ലാന്‍ 
നില്‍ക്കുന്ന സഹോദരന്‍മാര്‍. ചുറ്റുമുളള മനുഷ്യരോ? മത്സ്യത്തൊഴിലാ--, 
ളികള്‍. ആഴത്തിലുളള ആദ ധ്യാത്മികതയ്‌ ക്കൊന്നും സമയവും സകര്യവും; 
ലഭിക്കാത്തവര്‍. രാഷ്ട്രീയത്തിന്‍െറ . അതി്രസരംമൂലം അന്‌ ധ്വിശ്വാ-, 
സങ്ങളെ തകര്‍ക്കാന്‍ ബദ്ധകങ്കണര്‍. ഒരു യുവതി. ഭക്തിയുടെ യ 
ജനങ്ങളെ കബളിപ്പിക്കുന്നു. എന്നപേരില്‍ പോലീസ്‌ കേസ്‌,വരെ എത്തി. , 


“ഏതെങ്കിലും ' യുവതിക്ക്‌ കപിടനാട്യംകൊണ്ട്‌ മറ്റുളളവരെ വഞ്ചിച്ച്‌ 
പേരും പെരുമയും സമ്പാദിക്കാന്‍ “കഴിയണമെങ്കില്‍, വീട്ടുകാരുടെയോ'മറ്റു' 
തല്പരകക്ഷികളുടെയോ' നല്ല, 'പിന്‍ബലം കിട്ടണം. എന ഇവിടെ 
അങ്ങനെയൊന്നും ഉണ്ടായില്ല. ' 


ഴ്‌ ഴ്‌ വീട്ടുകാരും നാട്ടുകാരും പരമശ്രതുതതില്‍ ലി സൂയാമേണി. 
ഇ൯ശ്മയിയായി ആടിപ്പാടി. നടന്നു: പില ദേവീഭാവ;, 





13 


ത്തിലും സാധാരണ ഭാവത്തിലും ലീലയാടിക്കൊണ്ട്‌ ജനങ്ങള്‍ക്ക്‌ 
'ഭൌതിക്വും ആദ്ധ്യാത്മികവുമായ ആശ്വാസവും ഓന്നത്യവും നല്‍കി. 
(ജനങ്ങള്‍ ആശ്രയം തേടി ഓടിയെത്തിത്തുടങ്ങി. കാര, ബോധമില്ലാത്ത പല 
_നാട്ടുകാരുടേയും അധിക്ഷേപം സഹിക്കാനാവാതെ സുധാമണി ചത്തുപോ- 
യിരുന്നെങ്കില്‍' എന്നുവരെ വീട്ടുകാര്‍ ആഗ്രഹിച്ചു. വിദ്യാസമ്പന്നരെന്നു 
നടിക്കുന്നവരുടെ ലോകം എത്രയ്രെത അപവാദങ്ങള്‍ പരത്തി? ആ 
ഏകാകിനി സഹിച്ച യാതനയ്ക്കും ത്യാഗത്തിനും കണക്കില്ല. എന്നിട്ടോ? 


ആരോടും എതിര്‍ക്കാതെ, ആരുടേയും സഹായം ആശ്രയിക്കാതെ, 
വിദ്യാവിഹീനയെന്നു പറയാവുന്ന, ധീവര കന്യകയായ സുധാമണി 
ഇരുപത്തിയെട്ടു വയസ്സ്‌ ആയപ്പോഴേക്ക്‌ മാതാ അമൃതാനന്ദമയി ആയി 
വളര്‍ന്നു. ആത്മീയ ജ്യോതിസ്സായ, നിത്യയബഹ്മചാരിണിയായ ആ 
കന്യാമാതാവിന്‍െറ മുമ്പില്‍ വന്നുചേര്‍ന്ന സുകൃതികളെല്ലാം തലകുനിച്ചു. 


1975-ല്‍ ഇരുപത്തിരണ്ടാം വയസ്സുമുതലാണ്‌ അമ്മയുടെ ,ദിവ്യത്വം 
ബാഹ്യലോകത്തിന്‌ പ്രകടമായിത്തുടങ്ങിയത്‌. അന്നുമുതല്‍ അമ്മ കടുത്ത 
എതിര്‍പ്പുകളെ നിഷ്ര്പഭമാക്കിക്കൊണ്ട്‌ സ്വന്തം ഇന്മഗൃഹത്തെ ഒരു 
ആശ്രമമാക്കി മാറ്റി; സന്യാസികളാകാന്‍ ആഗ്രഹിച്ചുവന്ന ബ്രഹ്മചാരി-- 
കളെയും ്രഹ്മചാരിണികളെയും സ്വീകരിച്ച്‌ മന്ത്രോപദേശം നല്‍കി 
ആദ്ധ്യാത്മിക ശിക്ഷണം നല്‍കിത്തുടങ്ങി. ഇ്രതയും ചെററരപായത്തില്‍ 
ഇധതയും മഹത്തും ബൃഹത്തുമായ ആത്മീയ ശക്തി (പകടിപ്പിച്ച മറ്റൊരു 
നാരീരൂപത്തെ ലോകചരിരതത്തില്‍ ചൂണ്ടിക്കാണിക്കാനില്ല എന്നത്‌ 
ശ്രദ്ധേയമാണ്‌. 


മൂന്ന്‌ 


അമ്മയുടെ ആത്മീയഗുരു ആര ? 


നമുക്കു ഗുരുവില്ല, നമ്മള്‍ ആരുടേയും ഗുരുവുമല്ല' എന്ന്‌ 
posses പറയുന്ന അമ്മയുടെ ചരിതം അത്യന്തം വിസ്മയടവഹമാണ്‌ ! 
“ദിവ്യാത്ഭുതം നിറഞ്ഞ ആ ജീവിതകഥയാണ്‌ ഈ ഗ്രന്ഥത്തില്‍ 
അനാവരണം ചെയ്യപ്പെടുന്നത്‌. : 


ഭാരതത്തിന്‍റെ അംഗീകൃത സന്യാസിപരമ്പരകള്‍ പത്ത്‌ ആണ്‌. 
അവയെ 'ദശനാമീസ്രമ്പദായം” എന്നുപറയുന്നു." അവയില്‍ ഏതെങ്കിലു- 
മൊന്നില്‍പ്പെടാത്ത സന്യാസികള്‍ക്ക്‌ അംഗീകാരമില്ലാത്തതിനാല്‍ പരമ്പര- 
യില്‍പ്പെട്ട ഗുരുക്കൻമാരെ സ്വീകരിക്കുക ഇവിടെ വഴക്കമാണ്‌ . എന്നാല്‍ ചില 
അതികായര്‍ ഇതിന്‌ അപവാദമായിട്ടുണ്ട്‌. ശ്രീരമണ മഹര്‍ഷിക്ക്‌ 


RRR ത്മ മെ. വിതി Sain Za Sade വി 
1 തീര്‍ത്ഥ, ആശ്രമ, വന, ആരണ്യ, ഗീരി, പര്‍വ്വത, സാഗര, ഭാരതി.സരന്ധതി, ചൈവപൂരി 


നാമസ ഉച്യതേ. 


14 


പരമ്പരാഗുരു ഇല്ലായിരുന്നു. അരുണാചലശിവനാണ്‌ നമ്മുടെ ഗുരു 
എന്നാണ്‌ മഹര്‍ഷി പറഞ്ഞിരുന്നത്‌. ബംഗാളിലെ ആനന്ദമയീ മാ യ്ക്കു; 
പരമ്പരാഗുരു ഇല്ലായിരുന്നു. മാ സ്വന്തം അന്തരാത്മാവിനെത്തനെ 
ഗുരുവായി സങ്കല്പിച്ച്‌ സ്വയം മന്ത്രദീക്ഷ സ്വീകരിക്കുകയാണ്‌ ഉണ്ടായത്‌ 
അനേകം ഭക്തന്‍മാര്‍ക്ക്‌ 'മാ” മന്ത്രദീക്ഷ നല്‍കുകയും ചെയ്തു. 


മാതാ അമൃതാനന് ദമയിക്കും പരമ്പരാനുസൃതം ആത്മീയ ഗുരു ഇല്ല. 
ഏതെങ്കിലും സാധനാമാര്‍ഗ്ഗം നാമമാതമായിപ്പോലും അമ്മയെ ആരെങ്കിലും 
പഠിപ്പിച്ചതുമില്ല. അമ്മ പറയും- രാമകൃഷ്ണദേവന്‍ നമ്മുടെ അച്ഛ 
നാണ്‌.” വേറൊരിക്കല്‍ പറയും- '്രകൃതിയിലുളളതെല്ലാം നമ്മുടെ 
ഗുരുവാണ്‌.” പിന്നെ പറയും-'നമുക്കു ഗുരുവുമില്ല, ശിഷ്യരുമില്ല' എന്ന്‌, 
ചിലപ്പോള്‍ കൂട്ടിച്ചേര്‍ക്കും--'നമുക്ക്‌ അച്ഛനുമില്ല, അമ്മയുമില്ല 
ഗുരുവൂമില്ല. നമ്മുടെ മൂപ്പിലാന്‍ പരമശിവനാണ്‌. 'മൂപ്പിലാന്‍' എന്നതിലെ 
ധ്വനിയില്‍ കേള്‍വിക്കാര്‍ ചിരിക്കും. ഗുരുവില്ലാതെ, ഗ്രന്ഥം തൊടാതെ, 
എല്ലാ വേദവേദാന്തങ്ങളും ശാസ്ശ്രങ്ങളും അമ്മയുടെ നാവിന്‍ തുമ്പിലു 
ണ്ടെന്ന്‌ പില്‍ക്കാലത്ത്‌ എല്ലാവര്‍ക്കും ബോദ്ധ്യമായി. അതിനാല്‍, കൂടെ 
കൊണ്ടുവന്ന സഹജുജ്ഞാനമാണ്‌ അമ്മയിലുളളതെന്നു കാണാം, 
സുര്യനെ വഴികാട്ടാന്‍ മെഴുകുതിരി വേണ്ടാ, നടരാജുനെ നടനം പഠിപ്പിക്കാന്‍ 
നട്ടുവന്‍ വേണ്ട. അതുപോലെ ആത്മീയ ബ്യോതിസ്സുകള്‍ക്കു പരമ്പരാഗുരു 
ക്കന്‍മാര്‍ വേണമെന്നു നിര്‍ബന്ധമില്ല എന്ന്‌ വന്നുകൂടുന്നു. 


" മറ്റുവിദ്യകള്‍ക്കെന്നപോലെ ആത്മവിദ്യയ്ക്കും ഗുരു അനുപേക്ഷ്‌ 
എന്നാണ്‌ ആര്‍ഷമതം. അതുകൊണ്ട്‌ ചില 





.ആമതസമയം അമ്മ ഒരു ഗുരുപരമ്പരയിലും പെടുന്നില്ല; എല്ല്‌! 
ബന ധനങ്ങള്‍ക്കും .അതീതയായി വര്‍ത്തിക്കുന്നു. ഇത്‌ മനഃപൂര്‍വവ്‌! 
അര്‍ത്ഥവത്തും ആകാതെ തരമില്ല. ഈ ഒരൊറ്റ കാര്യത്തെ ആര 
മക്കള്‍ തന്‍െറ തത്വം ഗ്രഹിക്കട്ടെ എന്ന്‌ അമ്മ കാരുണ്യം 


15 


സാദ്ധ്യത കാണുന്നു. ആ തത്വം എന്തെന്ന്‌ ഓരോ വ്യക്തിയും സ്വന്തം 
നിലയില്‍ കണ്ടെത്തണം. 


| അമ്മ ജന്മനാ പൂര്‍ണ്ണതയില്‍ 'വര്‍ത്തിക്കുന്നു. അങ്ങനെയുള്ളവരെ 
നാം അവതാരങ്ങള്‍ എന്നു വ്യവഹരിച്ചു പോരുന്നു. 


രാമന്‍െറ മഹത്വം വെളിവാക്കാന്‍ ഒരു വാല്മീകി വേണ്ടിവന്നു. 
ശ്രീകൃഷ്ണന്‍െറ മഹത്വം (പകാശിപ്പിക്കുവാന്‍ ഒരു വ്യാസന്‍, ആവശ്യമായി 
വന്നു. ഇന്നും ആത്മീയശക്തി ഭൂമിയില്‍ ഗ്രവര്‍ത്തിക്കുന്നു. ഈപ്പുണ്യചരിതം 
കീര്‍ത്തിച്ചു പാടാന്‍ വാല്മീകിയെവിടെ? വ്യാസനെവിടെ? അല്പജ്ഞര്‍ 
അമ്മയെ എങ്ങനെ അറിഞ്ഞു കീര്‍ത്തിക്കും? മഹാമായ ആദ്യന്തഹീനമായി 
സംവിധാനം ചെയ്തിരിക്കുന്ന വിശ്വലീലാനാടകത്തിന്‍െറ ചില (ഹസ്വദൃ 
ശ്യങ്ങള്‍ മാതം കാണുന്ന നാം അതിനെ എങ്ങനെ വിലയിരുത്തും? എങ്കിലും 
മക്കള്‍പ്രേമം കൊണ്ട്‌ അമ്മയുടെ കഥകള്‍ കഴിവുളളതുപോലെ പറയും. 


“സൂചനകള്‍ നല്‍കിടാം ഞാന്‍ 
ഏതൊന്നാണീ പൊരുളെന്ന്‌ 
മാനസമേ ഈഹിച്ചു നീ, * 
അറിഞ്ഞുകൊള്‍കു. ” 


നാല്‌ 


ഉയര്‍ന്ന ആദ്ധ്യാത്‌ മികതയുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിന്‌ ഒരാള്‍ 
ക്കു രപധാനമായി മൂന്നു യോഗ്യതകള്‍ വേണം: 

1. വ്യക്തിപരമായ മഹത്വപരിഗണന വച്ചുകൊണ്ട്‌ പ്രവര്‍ത്തിക്കാതി. 
രിക്കുക. 3 
2. ഹൃദയ നിവാസിയായ ആത്മാവിനെ അറിയുവാന്‍ ബുദ്ധിയും വികാ 

രവും തിരിച്ചു വിടുക. . 

3. ആത്മാര്‍ത്ഥതയോടും പ്രേമത്തോടുംകൂടി ്രവര്‍ത്തിക്കുമ്പോള്‍ p 
ത്തന്നെ, വ്യക്തിപരമായ ലാഭമോ കീര്‍ത്തിയോ ്രതീക്ഷിക്കാതിരിക്കുക; 
എല്ലാററിനും ഉപരിയായി ഉളളില്‍ മുഴങ്ങുന്ന ഈശ്വരശബ്ദം' ശവം 


-. ഈ ഗുണങ്ങള്‍ ഇല്ലാത്തവരെ മഹത്തുക്കള്‍ തങ്ങളിലേക്ക്‌, ആകീര്‍ഷിക്കു 
കരയോ മനസ്സിലാക്കിക്കൊടുക്കുകയോ ഇല്ല. മുകളില്‍ പറഞ്ഞിരിക്കുന്ന 
, രണ്ടാമത്തെ ഗുണം-അനുസരിച്ച്‌, ധ്യാനം തുടങ്ങിയ സാധനകള്‍ അനുഷ്ഠി 
,ക്രാതെ അവതാരത്തെ അറിയുക അസാധ്യമാണ്‌. പണ്ഡിതനാകട്ടെ, രാ 
ഷ്ര്രീയ നേതാവാകട്ടെ, സാഹിത്യകാരനാകട്ടെ, ഉയര്‍ന്ന ഉദ്യോഗസ്ഥനാ 
കട്ടെ, പരീക്ഷായോഗ്യതകളുളള ആളാകട്ടെ-അതിലൊന്നും കാര്യമില്ല. ലേ 


16 


കത്തിന്‍െറ പുറംതോടു നോക്കി, പുറതോടേ ഉളളു എന്നു പറഞ്ഞുനടക്കുന്ന 
ബഹിര്‍മുഖര്‍ അവതാരത്തിന്‍െറ മഹത്വം അറിയാന്‍ പോകുന്നില്ല. അന്തര്‍ 
മുഖത്വം ഇവിടെ ഒഴിച്ചുകൂടാന്‍ വയ്യാ. 


മഹാത്മാക്കള്‍ക്ക്‌ സര്‍ട്ടിഫിക്കററു കൊടുക്കുന്ന ലഘ്ുചപിത്തര്‍ ഇക്കാലത്ത്‌ 
ധാരാളമുണ്ട്‌. 'അയാളെ.ഞാന്‍ കണ്ടതാണ്‌ , എനിക്കൊന്നും തോന്നിയില്ല; 
ആ സ്ത്രീയെ ഞാന്‍ കണ്ടതാണ്‌, ഒരു ്രത്യേകതയും ഞാന്‍ കണ്ടില്ല 
എന്നെല്ലാം ഓരോരുത്തര്‍ പറയാറുണ്ട്‌ . മഹത്ത്വം മനസ്സിലാക്കാന്‍ തങ്ങള്‍ക്കു 
കഴിവും യോഗ്യതയും ഉണ്ടോ എന്ന്‌ ഇക്കൂട്ടര്‍ ചിന്തിക്കാറില്ല. ആരെയും 
മനസ്സിലാക്കാനും എന്തു സര്‍ട്ടിഫിക്കററു നല്കാനും അര്‍ഹതയുണ്ടെന്നു 
വൃഥാ കരുതുന്നവരുടെ എണ്ണം കൂടിവരുന്നത്‌ തികച്ചും ഖേദകരമാണ്‌. 

അഇജ്ഞാനികളില്‍നിന്നും അഹങ്കാരികളില്‍നിന്നും ദൈവം ദൂരെയാണ്‌. 
വിനയമില്ലാത്തിടത്ത്‌ ഭഗവാന്‍ തീരെ അടുക്കുകയില്ല. ഈശ്വരന്‍ മനസ്സിലാക്കി 
കൊടുക്കുന്നില്ലെങ്കില്‍ ഒരാള്‍ക്കു അസാധാരണ വ്യക്തികളെ തിരിച്ചറിയുക 
സാധ്യമല്ല, 

സുകൃതികള്‍ ദിവ്യാത്മാക്കളെ പൂസ്തിക്കുമ്പോള്‍ ദുഷ്‌ കൃതികള്‍ ഇങ്ങനെ 
പരിതപിക്കും- കഷ്‌ ടം, ഇവര്‍ക്കെന്തുപററി! ഈ ശാസ്രതയൂഗത്തിലും 
ഇത്തരം വിഡ്ഡികളുണ്ടല്ലോ. അന്ധവിശ്വാസികള്‍! മുഷന്മാര്‍ !' തങ്ങള്‍ക്കു 
ചേരുന്ന വിശേഷണങ്ങള്‍ അവര്‍ അന്യരുടെ നേരെ [പയോഗിക്കും. വാ 
സ്തവത്തില്‍ സഹതാപമര്‍ഹിക്കുന്നത്‌ അവരാണ്‌ എന്ന്‌ അവര്‍ അറിയു 
ന്നില്ല. മഹത്വം മനസ്സിലാക്കാന്‍ ശ്രാണിയില്ലാതെ ഈശ്വരന്‍െറ മുമ്പില്‍ 
പുറംതിരിഞ്ഞു നില്ക്കുന്നവരേക്കാള്‍ ഗതികെട്ടവര്‍ വേറെ ആരുണ്ട്‌ ? 


ആത്മതത്ത്വത്തെയും ര്പപഞ്ചരഹസ്യത്തെയും തേടാതെ ഉദരംഭരികളും 
ഇന്ദ്രിയാരാമന്മാരും പരോപ്രദവകാരികളുമായി സ്വാര്‍ത്‌ ഥപൂരിതമായ 
മൃഗജീവിതം നയിക്കുന്നതാണ്‌ ശാസ്രതീയതയും “യുക്തിഭ്രദതയുമെന്ന്‌ 
.നാം ഘോഷിച്ചു നടക്കണോ? വിവേകം മനുഷ്യര്‍ക്ക്‌ ഇരതമാ്രതം ത്യാജ്യ 
വസ്തുവാകണോ? 3 1 


അഞ്ച്‌ 


അമ്മയുടെ ജീവിതചരിശ്രഭാഗവും സംഭാഷണഭാഗവും പരസ്പരപൂരക 
ങ്ങളാണ്‌ . ജീവിതചരിരതത്തിലൂടെ വെളിവാകുന്ന അമ്മയുടെ മഹത്വം സംഭാ 
ഷണദാഗത്തില്‍ കൂടുതല്‍ (പ്രകാശമാര്‍ജ്‌ ജിക്കുന്നു. അമ്മയുടെ സംഭാഷ 
ണങ്ങള്‍ വായിക്കുമ്പോള്‍ ജീവിത ചരിതത്തില്‍ വിവരിച്ചിരിക്കുന്ന മഹത്തായ 
' ജീവിതവും അദ്ഭുത്രകര്‍മ്മങ്ങളും വിശ്വാസയോഗ്യമായിത്തീരുന്നു. വിദ്യാ 
വിഹീനയെന്നു പറയാവുന്ന ഒരു ഗ്രാമീണ യുവതിയില്‍നിന്ന്‌ അതിഗഹന 
ങ്ങളായ തത്വങ്ങള്‍ അനര്‍ഗ്ഗളം (പവഹിക്കുന്നതുതന്നെ ചിന്താവിഷയമാണ്‌ 
ദൃക്സാക്ഷി വിവരണത്തിന്‍െറ സ്വഭാവമുള്ളതിനാല്‍ സംഭാഷണഭാഗവും 


ജീവിതചരിയതസ്വഭാവം ഉളളതാണ്‌ . 
ആറ്‌ 


അമ്മയുടെ മഹത്വത്തിന്‍റെ മാനദണ്ഡം എന്തെന്നു നോക്കാം. ഉദാത്തമായ 
ആത്മീയതയാണ്‌ അമ്മയെ അമ്മ ആക്കുന്നത്‌. സത്യനിഷ്ഠ, അഹിംസ, 
ഭൂതദയ, കാരുണ്യം, അനഹങ്കാരത, വിനയം, അഭൌമമായ സഹനശക്തി, 
“ ക്ഷമാശീലം, ത്യാഗം,” ജഗന്‍ മാതൃപ്രേമം, അനന്തജ്‌ ഞാനം, ബഹ്‌ മചാരി 
കള്‍ക്കു നല്കുന്ന അനന്യലബ്ധമായ പരിശീലനം, ഒരു നോട്ടംകൊണ്ടോ 
സ്പര്‍ശംകൊണ്ടോ സങ്കല്പ മാര്രത്താലോ ഒരു സാധകനെ നിര്‍വ്വികല്പ 
സമാധിവരെ ഉയര്‍ത്താനുള്ള കഴിവ്‌, തന്നെ സമീപിക്കുന്നവരുടെ ലാകിക 
വാസനകളെ ഭസ്‌മീകരിക്കാനുള്ള അമ്മയുടെ പ്രഭാവം, അമ്മയുടെ സാന്നി 
ദ്ധ്യമാധതത്താല്‍ അസ്വസ്ഥമാനസര്‍ക്ക്‌ കിട്ടുന്ന ശാന്തി-സമാധാനം ഇവ 
യിലെല്ലാമാണ്‌ അമ്മയുടെ മഹത്വം ദര്‍ശിക്കേണ്ടത്‌ . ഇവയെ അപേക്ഷിച്ച്‌ 
കുറഞ്ഞ സ്ഥാനമേ അമ്മയുടെ മററ്‌ അദ്‌ ഭുതശക് തി ്രകടനങ്ങള്‍ക്കുള്ളു. 
രോഗശമനം, ഉദ്യോഗലബ്ധി തുടങ്ങിയ ഭാതിക കാര്യങ്ങള്‍ അമ്മ സങ്ക 
ല്പമാ്രത്താല്‍ സാധിച്ചുകൊടുക്കാറുണ്ട്‌. ലനകികരെ അത്‌ കൂടുതല്‍ 
ആകര്‍ഷിക്കുമെങ്കിലും, അമ്മയുടെ ആദ്‌ ധ്യാത്മിക തേഇസ്സാണ്‌ ആത്മീയ 
ദാഹികളെ ആകര്‍ഷിക്കുന്നത്‌. 

അമ്മയുടെ അഭനമമായ പ്രേമം. ശ്രദ്ധിക്കുക. സര്‍വ്വചരാചരങ്ങളെയും 
തന്നില്‍ ആമഗ്‌ നമാക്കുന്ന അമ്മയുടെ ദിവ്യപ്രേമത്തിനു മുന്നില്‍ കേവല 
യുക്തിവാദം എത ദുര്‍ബലമാണ്‌! മാതൃപ്രേമത്തിനു മുന്നില്‍ യുക്തി 
ചിന്തയ്ക്കു സ്ഥാനമില്ല. ആ പ്രേമസുധാ സാഗരത്തില്‍ അലിഞ്ഞൊഴുകു 
വാനുള്ള ആമന്ത്രണം മാരതമായിത്തീര്‍ന്നാല്‍ത്തന്നെ ഈ ഗ്രന്ഥം സഫല 
മാണ്‌. & 


ഏഴ്‌ 


ഈ ഗ്രന്ഥത്തിന്‍റെ രചനയില്‍ സഹകുറിച്ചവരെ ഇവിടെ ഓര്‍മ്മിച്ചു 
കൊള്ളട്ടെ, അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചും സാധനാഫ്വട്ടത്തെക്കുറിച്ചും 
ആശ്രമരൂപീകരണത്തെക്കുറിച്ചും മററും അമ്മ പല സന്ദര്‍ഭങ്ങളില്‍ ഭക്ത 
ന്മാരോടു പറഞ്ഞ കാര്യങ്ങള്‍ ഒട്ടും നഷ്ടപ്പെടാതെ ഇതില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 
ഗ്രന്ഥകര്‍ത്താവു നേരിട്ട്‌ അമ്മയോടു ചോദിച്ച്‌ വിവരങ്ങള്‍ ശേഖരിച്ചിട്ടുമുണ്ട്‌ . 
കൂടാതെ അമ്മയുടെ മാതാപിതാക്കള്‍, സഹോദരങ്ങള്‍, ബന്ധുജനങ്ങള്‍, 
പരിസരവാസികള്‍ ഭക്തതുനങ്ങള്‍ ഇവരില്‍നിന്നെല്ലാം ്രന്‌ ഥകര്‍ത്താവു 
നേരിട്ടു ശേഖരിച്ച വിവരങ്ങളും ഇതിലുണ്ട്‌ . അമ്മ ശരീരത്തിലിരിക്കെത്തന്നെ 
തയ്യാറാക്കിയ ജ്രീവിതചരിര്രമാകയാല്‍ ഈ ഗ്രന്ഥത്തിന്‍െറ ആധികാരികത്വം' 
ആര്‍ക്കും. പരിശോധിച്ചു ബോധ്യപ്പെടാവുന്നതാണ്‌ . അമ്മയെക്കൊണ്ട്‌ 


18 


അദ്ഭുതാനുഭരുങ്ങള്‍ ഉണ്ടായിട്ടുളളവര്‍ ലോകമെങ്ങും പതിനായിരക്കണ 
ക്കിനുണ്ട്‌. വിസ്താരഭയത്താല്‍ ചുരുക്കം ചില ഉദാഹരണങ്ങള്‍ മാത്രമേ 
ഇതില്‍ ചേര്‍ത്തിട്ടുള്ളു. 

അമ്മയുടെ (ബ്ഴ്മചാരികളും ഗൃഹസ്ഥാശ്രമികളുമായ അനേകം ' 
മക്കളുടെ ആത്മാര്‍ത്ഥമായ ഭക്തിയും സഹകരണവും കൊണ്ടാണ്‌ ഈ 
ഗ്രന്ഥം ഈ രീതിയില്‍ തയ്യാറാക്കുവാന്‍ സാധിച്ചത്‌ - അവരില്‍ എന്നെന്നും 
അമ്മയുടെ അനുധഗഹം- ഉണ്ടായിരിക്കേണമേ എന്ന്‌ അമ്മയോട്‌ 
പ്രാര്‍ത്ഥിക്കുന്നു. 

ഇതിന്‍െറ രചനയില്‍ പങ്കുവഹിച്ച ഭക്‌ തളുനങ്ങളുടെയെല്ലാം 
പേരെടുത്തു പറയുക (പായോഗിക്മല്ലെങ്കിലും ചിലരെ അനുസ്‌ മരിക്കേണ്ടി 
യിരിക്കുന്നു. മഹാഭാഗവതനായ കാവ്യകയസ്തുഭം ശ്രീമാന്‍ ഓട്ടൂര്‍ 
ഉണ്ണിനമ്പൂതിരിപ്പാട്‌ അവര്‍കള്‍ ഈ ഗ്രന്ഥനിര്‍മ്മിതിക്കു ദ്രോത്‌സാഹനം 
നല്‍കുകയുണ്ടായി. ഹരിപ്പാടു . സ്വദേശിയും അമ്മയുടെ ഭക്തനുമായ 
ശ്രീമാന്‍ എന്‍.എം. ചന്രദശേഖരവാരിയരുടെ നിരന്തരമായ സഹായസഹ 
കരണങ്ങളെയും ഇവിടെ എടുത്തു പറയണം. ആരശമത്തിലെ അന്തേവാ 
സികള്‍ എല്ലാവരുംതന്നെ ഒന്നല്ലെങ്കില്‍ മറെറാരുതരത്തില്‍ ഈ 
ശ്രന്ഥനിര്‍മ്മാണത്തില്‍ സഹായിച്ചിട്ടുണ്ട്‌. വേണുഗോപാല്‍, ശ്രീകുമാര്‍, 
ഗായ്രതി, ഉണ്ണിക്കൃഷ്ണന്‍, ഗംഗ, കുഞ്ഞുമോള്‍ എന്നിവരുടെ ഡയറിക്കുറി 
പ്ലുകള്‍ ഈ ഗന്ഥത്തിന്‌ ഉപകരിച്ചിട്ടുണ്ട്‌ . | 

കൂടാതെ ഒരു ഗൃഹസ്ഥ ഭക്തയായ ശ്രീമതി സി, 

ലീലാബായിയും മകള്‍ മിനിയും ആദ്യവസാനം ഈ ഗ്രന്ഥത്തിന്‍െറ കയ്യെഴു | 
ത്തു.പതി തയ്യാറാക്കുന്നതിലും (പഫ്‌ നോക്കുന്നതിലും മററും ഭക്തിപുരസ്സരം 
പങ്കു വഹിച്ചിട്ടുണ്ട്‌. അനുഗ്രഹിക്കുവാന്‍ അമ്മയുളളപ്പോള്‍ ഇവര്‍ക്കെല്ലാം 
കൃതജ്ഞത ര പകാശിപ്പിക്കുന്നത്‌ അസ്ഥാനത്തായേക്കാം. 

ഈ ഗ്രന്ഥത്തിന്‍െറ രചനയ്ക്ക്‌ ഈ മകന്‍ ഒരു ഉപക്രണമായിത്തീര്‍ന്നത്‌ 
അമ്മയുടെ അതിരററ വാത്സല്യവും കാരുണ്യവുംകൊണ്ടു മാര്രമാണ്‌. 
അമ്മ എന്നും തന്‍െറ മക്കളില്‍ അനുശഗഹം ചൊരിയേണമേ എന്നു (പാര്‍ 
ത്ഥിച്ചുകൊണ്ട്‌ ഈര്ഗന്ഥം ജഗന്‍ മാതാവായ അമ്മയുടെ ശ്രീചരണങ്ങളില്‍ 
സവിനയം സമര്‍പ്പിച്ചുകൊള്ളുന്നു. sal 

യ്യ ഗുരുവുമായ അമ്മയുടെ തൃപ്പാദങ്ങളില്‍ സാഷ്ടാംഗ്രപണാമം! 


അമ്മയുടെ മകന്‍, 
1-4-1986 എം.രാമകൃഷ്ണന്‍നായര്‍. 


അദ്ധ്യായം ഒന്ന്‌ 


ഇഗന് മാതാവിന്‍െറ (ശീകോവില്‍ 


യാ ദേവീ സര്‍വ്വഭൂതേഷു 
മാത്യരുപേണ സംസ്ഥിതാ 
നമസ്തമെസ്യ നമസ്ത്തസ്്യെ 
നമസ്തസ്യൈ നമോ നമഃ 


സര്‍വ്വഭൂതങ്ങളിലും മാതൃരൂപത്തില്‍ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക്‌ വീണ്ടും _ 
വീണ്ടും നമസ്‌കാരം! 
(ദേവീ മാഹാത്മ്യം): 


അടുത്തറിയുവാന്‍ ഭാഗ്യം ലഭിച്ചവരുടെ വീക്‌ ഷണത്തില്‍ മാതാ അമൃതാ 
നന്ദമയി പരാശക്തിയുടെ ദിവ്യാവതാരമാണ്‌ . അമ്മ അവര്‍ക്ക്‌ ആരാധനാ 
പാത്രമാണ്‌. സ്വദേശികളും വിദേശികളുമായ ആയിരമായിരം മക്കള്‍ അമ്മയെ 
അമ്മ, വളളിക്കാവിലമ്മ, അമ്മച്ചി, വല്ല്യമ്മ, മാതാജി എന്നിത്യാദി ്രിയംകര 
ങ്ങളായ പേരുകള്‍ ചൊല്ലിവിളിക്കുന്നു. ്രഭാകരസിദ്‌ ധയോഗിയുടെയും നയ 
നാന്‍സ്വാമിയുടെയും കോടിയില്‍പ്പെട്ട അവധൂതന്മാര്‍ അമ്മയെ “കാളി” 
എന്നു വിളിക്കുന്നു. ചില വയോവൃദ്ധര്‍ പഴയപടി കുഞ്ഞെ, മോളെ, സുധാ 
മണീ എന്നിങ്ങനെ വാത്സല്യത്തോടെ വിളിക്കുന്നതു കേള്‍ക്കാം. എണ്‍പ 
തില്‍പ്പരം വര്‍ഷങ്ങള്‍ പിന്നിട്ട ശ്രീമാന്‍ ഓട്ടുരിനെ മുപ്പതുകാരിയായ അമ്മ 
'ഓട്ടൂര്‍മോനെ” എന്നു വിളിക്കുമ്പോള്‍ ആ പുണ്യപുരുഷന്‍ 'അമ്മെ' എന്ന്‌ 
ഭക്തിപരവശനായി വിളിച്ചുകൊണ്ട്‌ അമ്മയുടെ പാദങ്ങളില്‍ പണമിക്കുന്നു. 
ആരെയും തത്ക്ഷണം ശിശുഭാവത്തിലാക്കിത്തീര്‍ക്കാനുളള കഴിവ്‌ അമ്മ 
യില്‍ ര പകടമാണ്‌ . മക്കളുടെ പ്രേമം നിറഞ്ഞ ഹൃദയമാണ്‌ അമ്മയുടെ 
ആവാസ സ്ഥാനമായ ശ്രീകോവില്‍. 


ആശ്രമത്തില്‍ വരുന്നവരോടു ചിലപ്പോള്‍ അമ്മ തന്നെപ്പററി പറയുന്നതു 


20 


കേള്‍ക്കാം- “ഇവിടെ ഒരു പ്രാന്തിക്കാളിയുണ്ട്‌ . വല്ല പിച്ചും പേയുമൊക്കെ 
പറയും. പിന്നെ ഇവിടിരുന്നാല്‍ പല തമാശകളും വികൃതികളുമൊക്കെ 
കാണാം.” ശരിയാണ്‌ . അമ്മയുടെ ജീവിതത്തിന്‍െറ ഗഹനതയും വൈവിധ്യ 
വും മാധുര്യവും ഗാംഭീര്യവും സരളതയുമെല്ലാം നേരിട്ട്‌ അനുഭവിച്ചറിഞ്ഞ 
വര്‍ക്കേ അറിയാവൂ. 


നിശ്രഹാനുഗ്രഹ ശക്‌തിയുള്ള ദുര്‍ഗ്ഗയായി അമ്മയെ ഒരിക്കല്‍ കാണാം. 
ശ്രീകൃഷ്ണ പരമാത്‌ മാവിന്‍െറ വിശ്വവശ്യമായ ഭാവത്തില്‍ മറെറാമിക്കല്‍ 
കാണാം. (്രീരാമകൃഷ്ണദേവന്‍െറ മട്ടില്‍ പരമഹംസാവസ്‌ ഥ സ്വീകരിച്ച്‌ 
ബാലഭാവത്തിലും ജഡഭാവത്തിലും ഉന മാദാവസ്ഥയിലുമെല്ലാം ലീലയാ 
ടുന്നതു പിന്നൊരിക്കല്‍ കാണാം. ആമ അവയവങ്ങളെ ഉള്‍വലിക്കുന്നതു 
പോലെ എല്ലാററില്‍നിന്നും അകന്ന്‌ അന്തര്‍മുഖത്വം അവലംബിക്കുന്ന അമ്മ 
ചിലപ്പോള്‍ ഒരു അവധുതയെപ്പോലെ വര്‍ത്തിക്കും. സ്ഥിത്രപജ്‌ ഞത്വത്തി 
ന്‍െറയും ജീവന മുക്‌താവസ്ഥയുടെയും സജ്ീവരൂപം അമ്മയില്‍ ദര്‍ശിക്കാം. 
അടുക്കളപ്പണി ചെയ്തുകൊണ്ട്‌ എല്ലാവര്‍ക്കും സ്‌നേഹം വാരിക്കോരിച്ചൊ 
രിയുന്ന പെററമ്മയായി അമ്മയെ പിന്നൊരിക്കല്‍ കാണാം. സ്രതീ-പുരുഷ 
ഭേദങ്ങള്‍ക്കപ്പുറം നില്‌ ക്കുന്ന അമ്മ ഏതു പുരുഷനെയും പെററമ്മയെപ്പോലെ 
തൊടുന്നതും അനുഗ്രഹിക്കുന്നതും വേറൊരിക്കല്‍ കാണാം. ഒരുവശത്ത്‌ 
അമ്മ വിശ്വ മാതൃത്വത്തിന്‍െറ മൂര്‍ത്തിമദ്‌ ഭാവമാണെങ്കില്‍, മറുവശത്ത്‌ കൂസ 
ലില്ലാത്ത ഉജ്വലമായ പരുഷത്തിന്‍െറ ഫനീഭൂതരുപമാണ്‌ . 


ആശ്രമത്തിലെ (ബഹ്‌ മചാരികള്‍ക്ക്‌ അതിഗഹനങ്ങളായ ആദ്‌ ധ്യാത്മി 
കതത്വങ്ങളും അനുഷ്ഠാനങ്ങളും ഉപദേശിച്ചുകൊടുക്കുമ്പോള്‍ ജഷികേട ' 
ടിയില്‍പ്പെട്ട ജഗദ്ഗുരുവായി അമ്മയെ കാണാം. കുളിച്ചു ഭസ്മക്കുറിയിട്ട്‌ 
കീര്‍ത്തനപ്പുസ്‌ തകങ്ങളും മുമ്പില്‍വച്ച്‌ ഭക്തിഭാവോന്മത്തയായി ദേവസ്വര 
ത്തില്‍ കീര്‍ത്തനംപാടി ഉലയുമ്പോള്‍ അമ്മയെ മീരയായും രാധയായും കാണാം. 
ചിലപ്പോള്‍ ഒരു വെറും മൂഡയായ മനുഷ്യസ്രതീയുടെ ഭാവം കൈക്കൊണ്ട്‌, ' 
എല്ലാവരേയും മായകൊണ്ടു മോഹിപ്പിച്ച്‌, അമ്മ ശിശുവിനെപ്പോലെ ചിരി 
ച്ുരസിക്കുന്നതുകാണാം. അത്തരം സന്ദര്‍ഭങ്ങളില്‍ തങ്ങളുടെ വിദഗ്ദ്ധോ 
പദേശങ്ങളും ലോകപരിജ്ഞാനവുംകൊണ്ട്‌ അമ്മയെ ബോധവതിയാക്കാന്‍ 
ശ്രമിക്കുന്ന മക്കളുടെ ശുദ്ധഗതി കണ്ടിട്ട്‌, എല്ലാ രസവും ഉള്ളിലൊതുക്കി, 
മറെറങ്ങോ അലക്ഷ്യമായി നോക്കിക്കൊണ്ട്‌, മഠയിയുടെ മട്ടിലിരിക്കുന്ന 
അമ്മയുടെ രൂപം ആലോചനാമൃതമാണ്‌ . 
അമ്മയുടെ വ്യക്തിത്വത്തില്‍ .ഈശ്വരത്വം എവിടെ തുടങ്ങി. എവിടെ 
അവസാനിക്കുന്നു, പരമഹംസാവസ്ഥ എവിടെ തുടങ്ങി എവിടെ അവസാ 
നിക്കുന്നു, ഗുരുഭാവം എവിടെ ആരംഭിച്ച്‌ എവിടെ ഒതുങ്ങുന്നു, ജീവന്മു 
ക്തയുടെയും ഭക്തയുടെയും സാധാരണ മനുഷ്യ സ്തീയുടെയും ഭാവങ്ങള്‍ 
എവിടെയെല്ലാം മിന്നിമറയുന്നു എന്നു കണ്ടുപിടിക്കുക ദുഷ്കരമാണ്‌. അമ്മ 


21 


എല്ലാ സമയത്തും എല്ലാമാണ്‌ . അമ്മയുടെ എല്ലാ ഭാവങ്ങളും അശ്രമാര്രം 
ഇടക്ലര്‍ന്ന്‌ ഒന്നായി ര്രവഹിക്കുകയാണു ചെയ്യുന്നത്‌. ചിലപ്പോള്‍, അടു 
ക്കളയില്‍ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കില്‍ മുററത്തു 
പല്ലു തേച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം വേദാന്തത്തിന്‍െറ അതിഗഹന 
ങ്ങളായ തത്വങ്ങള്‍'അമ്മയുടെ മുഖത്തുനിന്ന്‌ അനുസ്യൂതം നിര്‍ഗ്ഗളിക്കുന്നത്‌ 


അളക്കാന്‍ ബുദ്ധിമുട്ടുളള ആ ദിവ്യ വ്യക്‌ തിത്വത്തിന്‍െറ മഹാര്രവാ 
ഹത്തില്‍ മുഴുകി ശാന്തിയും സമാധാനവും ആനന്ദവും ആശ്രയവും സുര 
ക്ഷിതത്വവും ജ്രീവിതസാഫല്യവും൦ നേടുക മാത്രമെ മക്കള്‍ ചെയ്യേണ്ടതാ 
യിട്ടുളളു. ആയിരമായിരം വര്‍ഷങ്ങള്‍ കഠിന തപസ്സു ചെയ്താല്‍പ്പോലും 
കിട്ടാത്ത മഹാഭാഗ്യം ഇതാ അമ്മയുടെ മാതൃവാത്‌ സല്യ്രപകര്‍ഷം ഒന്നു 
കൊണ്ടുമാ്തം ഏവര്‍ക്കും സുലഭമായിരിക്കുന്നു. ആ്രയിക്കുന്നവര്‍ക്ക്‌ അമ്മ 
താങ്ങും തണലുമാണ്‌ ; അവരുടെ ഭയവും താപവും എന്നേദഴും അവസാ 
നിക്കുന്നു. 


അദ്ധ്യായം രണ്ട്‌ 
കാലഫട്ും 


യദായദാ ഹി ധര്‍മ്മസ്യ 
ഗ്ളാന്നിര്‍ഭവതി ഭാരത 
അഭ്യുത്ഥാനമധര്‍മ്മസ്യ 
തദാത്മാനം സ്യജാമൃഹം. (ഗീത 4.7) 


* 


ഭൂമിയില്‍ ആദ്ധ്യാത്മികശക്തിയുടെ ആവിര്‍ഭാവം യാദ്യച്‌ ഛികമല്ല. 
അതിനു പിന്നില്‍ ഈശ്വരന്‍െറ ആസൂ്രണമുണ്ട്‌ . ധര്‍മ്മം ക്ഷയിക്കുമ്പോള്‍ 
അതിനെ പുനഃസ്ഥാപിക്കുന്നതിനുവേണ്ടി ഉചിതമായ ദേശകാലങ്ങളില്‍ 
അവതാരങ്ങള്‍ ഉണ്ടാകുന്നു എന്ന്‌ ഗീത പറയുന്നു. 


ധര്‍മ്മസ്ഥാപനത്തില്‍ ഈശ്വരന്‌ ഇത്ര താല്പര്യമെന്താണ്‌ ? കാരണ 
മുണ്ട്‌. 'ധാരയതീതി ധര്‍മ്മഃ' എന്നാണ്‌ . ധാരണം ചെയ്യുന്നത്‌ ഏതൊന്നോ 
അതാണ്‌ ധര്‍മ്മം. ഈ പപഞ്ചത്തെ ധാരണം ചെയ്യുന്നത്‌, നിലനിര്‍ത്തുന്നത്‌ 
ധര്‍മ്മമാണ്‌. അതിനാല്‍ ധര്‍മ്മം ഈശ്വര സ്വരൂപംതന്നെയാണ്‌. 
“രാമോവിഗ്രഹവാന്‍ ധര്‍മ്മഃ'-—ധര്‍മ്മം രൂപംകൊണ്ടതാണ്‌ രാമന്‍ എന്നു 
വാല്മീകി പറയുന്നു. ‘ദേവന്മാരുടെ മൂലം വിഷ്ണുവാണ്‌; വിഷ്ണു 
വാഴുന്നത്‌ സനാതനധര്‍മ്മത്തിലാണ്‌ ' എന്നു ഭാഗവതം (സ്കന്ധം.10) 
ധര്‍മ്മത്തിന്‌ കോട്ടംതട്ടിയാല്‍ മനുഷ്യര്‍ക്കു മാരതമല്ല സകല ചരാചരങ്ങള്‍ക്കും 
ദോഷമാണ്‌. തന്‍െറ സൃഷ്ടിയുടെ മംഗളം ആഗ്രഹിക്കുന്ന മഹാപ്രഭു 
അനിയന്ത്രിതമായ ധര്‍മ്മക്ഷയം അനുവദിക്കുകയില്ല. ഇനങ്ങള്‍ ധര്‍മ്മ 
ത്തില്‍നിന്ന്‌ കാര്യമായി വൃതിചലിക്കുന്നു .എന്നു തോന്നുമ്പോഴെല്ലാം 
ഈശ്വരന്‍ പല ആപത്തില്‍ ആവിര്‍ഭവിച്ച്‌ ധര്‍മ്മം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്‌. 


23 


ഭാരതഭൂമിയുടെ ചരിതം ഇത്തരം അവതാരപുരുഷന മാരുടെ സ്വാധീന 
ത്തിന്‍റെ വ്യാഖ്യാനമാണ്‌. അതിനു  പോഷകമായി ഇടയ്ക്കിടെ 


വിഫ്‌നശക്തികള്‍ ഉയര്‍ന്നുവരും, അതും ആവശ്യമാകാം. എങ്കിലല്ലേ 
ഈശ്വരന്‌ നരലീലയാടാന്‍ സാഹചര്യം സംജാതമാകൂ. 


ലോകത്തെ ധരിക്കുന്ന, കാത്തുരക്ഷിക്കുന്ന ധര്‍മ്മം രണ്ടുതരത്തി 
ലുണ്ട്‌ -പരധര്‍മ്മവും ലോകധര്‍മ്മവും. പരധര്‍മ്മം സര്‍വ്വോച്ചമായ 
ധര്‍മ്മമാണ്‌ . അത്‌ എല്ലാവര്‍ക്കും ആര്രവേഗം അഭിഗമ്യമല്ല. ലോകധര്‍മ്മം 
സര്‍വ്വരാലും പാലിക്കപ്പെടേണ്ടതാണ്‌ . മറെറല്ലാം വെടിഞ്ഞ്‌ ഈശ്വരനെ 
മാര്തം ശരണം (്പാപിക്കലാണ്‌ പരധര്‍മ്മം. ശ്രീമദ്‌ ഭാഗവതത്തിന്‍െറ 
പ്രതിപാദ്യം പരധര്‍മ്മമാണ്‌ . മഹാഭാരതത്തില്‍ ലോകധര്‍മ്മം പ്രതിപാദിച്ച്‌ 
തൃപ്തിവരാതെ വേദവ്യാസന്‍ ഭാഗവതത്തില്‍ പരധര്‍മ്മത്തെ ഉയര്‍ത്തിക്കാട്ടി 
സംതൃപ്തനായി. 


“സ വൈ പുംസാം പരോ ധര്‍മ്മോ 
യതോ ഭക്തിരധോക്‌ ഷജ്ജേ.”” (ഭാഗ.1-2-൭) 


ഭഗവാനില്‍ നിഷ്കാമ ഭക്തിതന്നെ പരമമായ ധര്‍മ്മം. ഈ പരമധര്‍മ്മത്തെ 
സ്വീകരിച്ച്‌ ലോകധര്‍മ്മത്തെ വെടിയുക 


"ധര്‍മ്മം ഭഇസ്വ സതതം, തൃളുലോകധര്‍മ്മാന്‍”* (ഭാഗ. മാഹാ. 4.80 
ഇവിടെ ധര്‍മ്മം എന്നാല്‍ പരധര്‍മ്മം എന്നര്‍ത്ഥം. 


"“സര്‍വ്വധര്‍മ്മാന്‍ പരിത്യജ്യ മാമേകം ശരണം പ്രവണ" എന്ന 
ഗീതാസന് ദേശത്തിന്‍െറയും അര്‍ത്ഥം ഇതാണ്‌. സര്‍വ്വലോകധര്‍മമങ്ങളും 
ത്യജിച്ച്‌ ഈശ്വരനെമാദ്രതം ശരണം (പാപിക്കുന്ന പരമധര്‍മ്മം സ്വീകരിക്കുക 
എന്നു താല്പര്യം. 


ജന്‌ മാന്തരങ്ങളിലെ സുകൃതംകൊണ്ടു മാതമേ ഒരു ജീവാത്മാവ്‌ 
പരധര്‍മ്മത്തില്‍ ഉറയ്ക്കുന്നുളളൂ. പരധര്‍മ്മത്തില്‍ എത്തണമെങ്കില്‍ 
അതിനുമുമ്പായി ലോകധര്‍മ്മം ശരിയായി അനുഷ്‌ ഠിച്ചിരിക്കണം. 

(്രഹ്മചര്യം, ഗാര്‍ഹസ്ഥ്യം, വാന്റപസ്ഥം, സന്യാസം എന്നീ നാല്‌ 
ആശ്രമങ്ങളെ ആശ്രയിച്ചുള്ള ലോകധര്‍മ്മം ശരിയായി അനുഷ്ഠിക്കുന്ന 
ഒരാള്‍ പരധര്‍മ്മത്തില്‍ നിഷ്ഠയുളളവനായിത്തീരുന്നു. ശ്മശാനവൈരാഗ്യം 
അതിനു പകരം നില്‌ ക്കുകയില്ല. 

' അതിനാല്‍ അവതാരങ്ങള്‍ ഒരേകാലത്ത്‌ ലോകധര്‍മ്മവും പരധര്‍മ്മവും 
പുനഃസ്ഥാപിക്കാന്‍ (ശമിക്കുന്നതു കാണാം. രാഷ്ട്രീയം, സാമുദായികം, 
സാംസ്കാരികം, സാഹിതൃപരം എന്നിങ്ങനെയുളള നാനാരംഗങ്ങളെ 
സംശുദ്ധമാക്കാനും പരിഷ്ക്കരിക്കാനും ഈശ്വരകോടികള്‍ ശമിച്ചിട്ടുണ്ട്‌ . 
ശ്രീശങ്കരനും ശ്രീനാരായണഗുരുസ്വാമികളും ഇവിടെ സ്മരണീയരാണ്‌. 
ലോകധര്‍മ്മം പരധര്‍മ്മത്തിലേക്കുള്ള ചവിട്ടുപടി മാര്രമാണെന്നു മനസ്സി 


24 


ലാക്കിയാണ്‌ ആ മഹത്തുക്കള്‍ പ്രവര്‍ത്തിച്ചത്‌. 

ഈ യുഗത്തില്‍ ഭൂമിയില്‍ ലോകധര്‍മ്മവും പരധര്‍മ്മവും കൂടിച്ചേര്‍ന്ന 
സനാതനധര്‍മ്മത്തിന്‍െറ കേന്ദ്രസ്ഥാനം ഭാരതമാണ്‌. ഭാരതം എന്നും 
ആദ്ധ്യാത്മികതയുടെ നാടായിരുന്നിട്ടുണ്ട്‌ . ഇത്‌ കര്‍മ്മഭൂമിയും ത്യാഗഭൂമിയും 
ആണ്‌. അന്യരാജ്യങ്ങള്‍ ഭോഗഭുമികളാണ്‌ . ഭനതികസുഖത്തിലാണ്‌ 
അവിങ്യുളളവര്‍ കൂടുതല്‍ ശ്രദ്ധിച്ചുപോന്നിട്ടുളളത്‌. ഭാരതത്തില്‍ ' 
സനാതനധര്‍മ്മത്തിനു കോട്ടംതട്ടിയാല്‍ ലോകത്തിന്‍െറ മുഴുവന്‍ ആദ്ധ്യാ 
ത്മികതയുടെ ആശ്രയകേന്ദ്രം തകരും. ഒരീക്കലും ഈശ്വരന്‍ അത്‌ 
അനുവദിച്ചിട്ടില്ല, അനുവദിക്കുമെന്നു തോന്നുന്നുമില്ല. ഇതുവരെയുള്ള 
ചരിതം അതാണ്‌ സൂചിപ്പിക്കുന്നത്‌. 


മുഗളര്‍ തുടങ്ങിയവരുടെ തുടര്‍ച്ചയായ ആക്രമണം ഭാരതത്തില്‍ 
സനാതനധര്‍മ്മത്തിന്‍െറ സുഗമമായ നിലനില്പിന്‌ മങ്ങലേല്പിച്ചതായി ' 
ചരിതം പറയുന്നു. പതിനെട്ടാം നൂററാണ്ടായപ്പോഴേക്കും ഭാരതം 
എല്ലാരീതിയിലും അന്ധകാരയുഗത്തിലായി എന്നു പറയാം. മുന്‍കാല 
ങ്ങളിലെ വിദേശീയരുടെ ശല്യത്തിനു പുറമെ ബിട്ടീഷുകാരടക്കമുള്ള 
പാശ്ചാത്യരുടെ തളളിക്കയററം ഭാരതത്തെ ബാധിച്ചു. അവരുടെ 
ഭരണപരമായ ആധിപത്യവും ഭതികവാദവും നിരീശ്വരവാദവും ഭാരതത്തിലെ 
സാധാരണക്കാരുടെ ധാര്‍മ്മിക നിലവാരത്തെ തകര്‍ത്തു. ഭാതികസുഖം 
ജീവിതലക്ഷ്യമായി, ധര്‍മ്മം ഒരു ശല്യമായി. 


ഈ അപകടസന്ധി അനിശ്ചിതമായി തുടരുവാന്‍ ഈശ്വരന്‍ 
സമ്മതിച്ചില്ല. പതിനെട്ടാം നൂററാണ്ടിന്‍െറ ഒടുക്കവും പത്തൊന്‍പതാം 
നുററാണ്ടിലും ഭാരതത്തിന്‍െറ വിവിധ ഭാഗങ്ങളില്‍ അനേകം മഹാപുരു 
ഷന്മാര്‍ ആവിര്‍ഭവിച്ചു. ശ്രീരാമകൃഷ്ണ_വിവേകാനന് ദന മാര്‍, അരവി 
ന്ദഘ്വോഷ്‌, ദയാനന ദസരസ്വതി, രമണമഹര്‍ഷി, ശ്രീനാരായണ ഗുരുദേവന്‍ 
തുടങ്ങിയവര്‍ ഇക്കൂട്ടത്തില്‍ ്രഥമഗണനീയരാണ്‌ . നാശോന മുഖമെന്നു 
തോന്നിയ സനാതനധര്‍മ്മം പൂര്‍വ്വാധികം ശക്തിപ്രാപിച്ച പ്രകാശം 
ചൊരിയാന്‍ ആരംഭിച്ചു. ആ മഹത്തുക്കള്‍ ഭാതികതയില്‍ ഇരുളടഞ്ഞ 
പടിഞ്ഞാറിനെപ്പോലും ്രകാശപൂരിതമാക്കി. . 


ഇതിനോടു ചേര്‍ന്നുതന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തില്‍ സ്വാത 
ന്ത്രസമരം ശക്തിരപാപിക്കുകയും ഭാരതം വിദേശാധിപത്യത്തില്‍നിന്ന്‌ 
സ്വത്രന്തമാവുകയും ചെയ്തു. ഇത്‌ പുതിയ പ്രതീക്ഷകള്‍ ഉളവാക്കി. 
ഗാന്ധിജിയുടെ രാമരാജ്യസങ്കല്പം അതിന്‌ വളമിടുകയും ചെയ്തു. ഈ 
ജഷിഭൂമിയില്‍ സ്വന്തം മക്കളുടെ ഭരണം വന്നാല്‍ സനാതനധര്‍മ്മം 
പൂര്‍വ്വാധികം പരിപുഷ്ടമാകുമെന്ന്‌ ധര്‍മ്മനിഷ്ഠരായ ഭാരതീയര്‍ പ്രതീ 


ക്ഷിച്ചു. . 


25 


പക്ഷേ ഫലം നിരാശയായി. 1947-ല്‍ സ്വത്രന്തഭാരതം ജഷീര്വരന്മാരുടെ 
പാരമ്പര്യം വിട്ട്‌ മറെറാരു വഴിക്കാണ്‌ നീങ്ങിയത്‌ . പല വ്യാഖ്യാനങ്ങ 
ളോടുംകൂടി മതേതരം വന്നു. ആധുനികശാസ്രതത്തെ കേന ദ്രമാക്കി ഇവിടെ 
നാഗരികത വളര്‍ന്നു. അതോടെ നിരീശ്വരവാദവും ഭാതികവാദവും 
സുഖലോലുപതയും കൂടി. തുടര്‍ന്ന്‌ ആരെയും ഞെട്ടിക്കുംവിധം 
അധാര്‍മ്മികത വളര്‍ന്നു. എങ്ങനെയും പേരും പെരുമയും പണവും 
അധികാരവും നേടുവാനുളള നെട്ടോട്ടമായി . മനുഷ്യനു ചെയ്യുവാന്‍ വയ്യാത്ത 
നികൃഷ്ടകര്‍മ്മങ്ങളൊന്നും ഇല്ലെന്നായി. തന്നെയല്ല ഏററവും നിക്യ 
ഷ്ടന്മാര്‍ സമൂഹത്തില്‍ ഏററവും മാന്യന്മാരായി. എല്ലാ തത്വസംഹിതകളും 
സ്വാര്‍ത്ഥതയില്‍ ഒതുങ്ങി. പരതാല്പര്യം കണികാണാനില്ലാതായി. 
ജോലിചെയ്യാന്‍ വയ്യാ, കുലി മതി എന്നായി. മുഷ്ക്ക്‌ മിടുക്കായി. 
വിദ്യാലയങ്ങള്‍ കലാപാലയങ്ങളായി. 


ശാന്തിയുടെ സ്വരം നേര്‍ത്തു. അഴിമതി സാര്‍വ്രതികമായി. ദേവാലയഭരണം 
നിരീശ്വരവാദികളുടെ കൈയിലായി. വിഗ്രഹം വിഴുങ്ങികള്‍തന്നെ വിഗ്രഹം: 
സുക്ഷിപ്പുകാരായി. അമ്പലങ്ങളില്‍ ലൌകികനാടകങ്ങളും നൃത്തങ്ങളും 
കഥാഗ്രസംഗങ്ങളും പാട്ടുകളും ആയി. ക്ഷ്രേതജീവനക്കാര്‍ അമ്പലമടച്ചിട്ട്‌ 
കൂലിസമരമായി. ഇപധ്യാനാദികളോടുകൂടിയ തപസ്സിനു പകരം ലാകികത 
നിറഞ്ഞ പ്രകടനങ്ങളില്‍ ആദ്ധ്യാത്മികത ഞെരിഞ്ഞുടഞ്ഞു. മഹാത്മാക്കള്‍ 
മാതൃക കാട്ടിയ ലളിതജീവിതവും തപസ്സും നാമസങ്കീര്‍ത്തനവും ത്യാഗവും 
ലുപ്ത്രപായമായി. 

ഈ അവസ്ഥ അതിഭീകരമായ വിനയായി. മുന്‍കാലങ്ങളില്‍ ആളുകള്‍ 
അധര്‍മ്മത്തെ അധര്‍മ്മമെന്നു കരുതിയിരുന്നു. എന്നാല്‍ ഇക്കാലത്ത്‌ 
അധര്‍മ്മം തന്നെ ധര്‍മ്മം എന്നു ഫ്വോഷിക്കുന്നവരുടെ എണ്ണം പെരുത്തു. 
മദ്യപാനം, കളളനോട്ടടി, കളളക്കടത്ത്‌, അഴിമതി തുടങ്ങിയവയെല്ലാം ഇന്ന്‌ 
സമൂഹത്തില്‍ അന്തസ്സു നല കുമെന്നായിരിക്കുന്നു 


ഈ മാരകമായ രോഗം വരാന്‍പോകുന്നു എന്ന്‌ മഹാഭിഷഗ്വരനായ 
ഈശ്വരന്‍ അറിഞ്ഞു. ചികിത്സയ്ക്കായി ധര്‍മ്മ്രപവര്‍ത്തനം ഉര്‍ജ്ജി 
തപ്പെടുത്തുകയും ചെയ്‌ തു. അതിനുളള ഒരു ്രധാനകേന് ദ്രം ഭാരതത്തിന്‍െറ 
തെക്കേ അററത്തുളള കേരളമായിത്തീര്‍ന്നു. 


ക്രിസ്തുവര്‍ഷം 1975-ഓടുകൂടി കേരളത്തില്‍ അതിശക്തമായ ഒരു 
ആദ്ധ്യാത്മിക കേന്‌ (ദം ഇന് മമെടുക്കുന്നുണ്ടായിരുന്നു. മാതാ അമൃതാ 
നന്ദമയിയുടെ ആഗമനംകൊണ്ട്‌ പരിപൂരിതമാകാന്‍ ഭാഗ്യം സിദ്ധിച്ച 
പറയകടവ്‌ (വളളിക്കാവ്‌) ഇന്ന്‌ ഭക്തകോടികളെ ആകര്‍ഷിക്കുന്ന മറെറാരു 
കന്യാകുമാരി ആയിക്കഴിഞ്ഞിരിക്കുന്നു. 1953-ല്‍ ജനിച്ച ഒരു പെണ്‍കുഞ്ഞു 
വളര്‍ന്ന്‌ കേവലം 28 വര്‍ഷംകൊണ്ട്‌ ഒരു .വലിയ ആദ്ധ്യാത്മിക 
ബ്യോതിസ്സായിത്തീര്‍ന്നു. അമ്മ ഇനലക്ഷങ്ങള്‍ക്കു കല്പതരുവായിനിന്ന്‌ 


26 


ആദ്ധ്യാത്മിക നേതൃത്വം നല്‍കിത്തുടങ്ങി. 


മാതാ അമൃതാനന്ദമയി കേരളത്തിലെ കടല്‍ത്തീര്രഗാമമായ പറയകടവില്‍ 
ആവീര്‍ദവിക്കാന്‍ വല്ല കാരണവുമുണ്ടോ? ഇല്ലാതെ വരില്ല. പക്ഷേ 
ഈശ്വരന്‍െറ മനസ്സ്‌ സാധാരണക്കാര്‍ എങ്ങനെ ഈഹിച്ചെടുക്കും? 
ഇതുമായി ബന്ധപ്പെട്ട്‌ അമ്മ പറയാറുണ്ട്‌ - “ഈ തീരവാസികള്‍ക്ക്‌ 
തത്വത്തിലെ ആദ്ധ്യാത്മികത അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ആയിരത്തില്‍പ്പരം 
വര്‍ഷങ്ങളവയി ഈ കടല്‍ത്തീരത്തെങ്ങും ഒരു ആശ്രമം ഉണ്ടായിട്ടില്ല.” 
ഈകുറവു നികത്തുകയാണ്‌ അമ്മയുടെ ഒരു ഉദ്ദേശ്യം എന്നു കരുതാം. 

തീരദേശത്തെ അരയന്മാര്‍ പണ്ട്‌ വലിയ ദൈവവിശ്വാസികളും 
ധാര്‍മ്മികബോധം ഉളളവരും ആയിരുന്നു. എങ്കിലും ഇന്ന്‌ നില 
മാറിയിരിക്കുന്നു. അവര്‍ ഭൂരിപക്ഷവും ദരിരദരായ തൊഴിലാളികളാകയാല്‍ 
വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുഷ്ടികളില്‍ അമര്‍ന്നിരിക്കുന്നു. 
കുറേപ്പേര്‍ മതംമാററത്തിനും വിധേയരായിട്ടുണ്ട്‌. അതുകൊണ്ട്‌ വര്‍ഗ്ഗീയ 
കലാപങ്ങളും തുടങ്ങിയിട്ടുണ്ട്‌. മതപരിവര്‍ത്തനം ആലപ്പാട്ടു ്രദേശത്തെ 
ബാധിച്ചിട്ടില്ലെന്നു പറയണം. ക്ഷ്രേതവിശ്വാസം ഇപ്പോഴും ആളുകള്‍ക്കുണ്ട്‌ . 
പക്ഷേ അത്‌ കൂടുതലും കാര്യസാധ്യത്തിനുളള ഭക്തിയാണ്‌. കടലില്‍ 
മീന്‍പിടിക്കാന്‍ പോകേണ്ടതിനാല്‍ കടലമ്മയെ പേടിയുണ്ട്‌. തത്വത്തിലുറച്ച 
ഭക്തി കുറയും. തന്‍െറ മക്കള്‍ കൂടുതല്‍ കെട്ടുപോകരുതെന്ന്‌ ഇഗദീശ്വരി 
പിന്തിച്ചിരിക്കണം' 


അമ്മയുടെ ജന്മം തീരദേശത്താണെങ്കിലും ലക്ഷ്യം പരിമിതമല്ല എന്ന്‌ 
ഒററനോട്ടത്തില്‍ കാണാം. കേരളത്തിന്‍െറ നാനാഭാഗത്തുനിന്നുമുളള 
ഗൃഹസ്ഥഭക്തന മാരും (ബഹ്മചാരികളും അമ്മയുടെ അടുക്കല്‍ എത്തു 
ന്നുണ്ട്‌. വിദേശരാജ്യങ്ങളില്‍നിന്നും ഭക്തന്‌ മാര്‍ എത്തിക്കൊണ്ടിരിക്കുന്നു. 
അതിനാല്‍ വളരെ വിപുലമായ ഒരു ഗ്രവര്‍ത്തനപരിപാടിതന്നെ 
തമ്മയ്ക്കുണ്ട്‌ എന്നു കരുതണം. ൽ 


വേദവ്യാസന്‍ മുക്കുവത്തിയായ സത്യവതിയുടെ മകനായിരുന്നു. ദ്വാരക 
കടലിലാണ്ടപ്പോള്‍ തെക്കോട്ടുനീങ്ങിയ യാദവവംശക്കാരാണ്‌ പടിഞ്ഞാറന്‍ 
തീരത്തെ മുക്കുവരെന്ന്‌ മഹാഭാരതത്തില്‍ പരാമര്‍ശമുണ്ട്‌ . അങ്ങനെ, 
ര്രീകൃഷ്ണന്‍െറ യാദവവംശക്കാരാണ്‌ കേരളത്തിലെ അരയന്മാര്‍ 
(അരചന്‍, രാജന്‍). ദക്ഷിണേശ്വരത്തെ റാണി രാസമണി ധീവര 
സമുദായക്കാരിയായിരുന്നു. ഇപ്പോള്‍ അമ്മയും ' ആ പാരമ്പര്യത്തെ 
മാനിച്ചിരിക്കുന്നു. കുലമല്ല, ശീലമാണ്‌ മഹത്വത്തിനു നിദാനം. ം 
നാമസ്മരണയ്ക്കും ഭക്തിക്കും സന്യാസധര്‍മ്മത്തിനുമാണ്‌ അമ്മ 
മുന്‍തൂക്കം കൊടുക്കുന്നത്‌. കേരളത്തിലും മററിടങ്ങളിലും തീരെ 
നഷ്ട്രപായമായിരിക്കുന്നതും ഇവയാണ്‌. ഉത്തരാപഥത്തില്‍ നാമസങ്കീര്‍ 
ത്തനത്തിനും സന്യാസത്തിനുമുള്ള പ്രചാരവും മാന്യതയും . നോക്കു, 


27 


കേരളം എന്നെങ്കിലും ആദ്ധ്യാത്മിക (പധാനമായ ദേശമായിരുന്നു 
എന്നു പറഞ്ഞുകൂടാ. ഇവിടത്തെ മൂന്നു [പധാന ആദ്ധ്യാത്മിക 
പുരുഷന്മാരായ ശ്രീശങ്കരനും (ശീ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണഗുരുവും 
അദ്വൈതികളായിരുന്നു. അവരുടെ ജ്ഞാനമാര്‍ഗ്ഗം ബുദ്ധിരപധാനരായ 
കേരളീയര്‍ക്ക്‌ യോജജിച്ചതുതന്നെ. പക്ഷേ ബുദ്ധിമാന്മാരുടെ നാട്ടില്‍ 
ഭക്തിമാന മാരുടെ എണ്ണം കുറയാമെന്നതിനു കേരളം മാതൃകയാണ്‌. 
ബംഗാളികള്‍ വികാരജീവികളാണെങ്കില്‍ കേരളീയര്‍ പരുക്കന്‍ മനസ്സുകാ 
രാണ്‌. അതിനാല്‍ കേരളത്തില്‍ ഇന്നുവരെ ഒരു ഭക്തിപ്രസ്‌ ഥാനവും 
ഉടലെടുത്തിട്ടില്ല. ചൈതന്യ മഹാ്രപഭു, ഭക്തമീര, (ശീരാമകൃഷ്ണദേവന്‍, 
ആള്‍വാര്‍മാര്‍ തുടങ്ങിയവര്‍ ഭക്തിയുടെ എത വലിയ തരംഗങ്ങള്‍ 
ഇളക്കിവിട്ടു, അതിനടുത്തെങ്ങുമെത്തുന്ന ഭക്തിയുടെ കോളിളക്കം 
ഇന്നോളം കേരളം കണ്ടിട്ടില്ല. ഇവിടെ പൂന്താനവും വില്വമഹഗലവും 
നാരായണടട്ടതിരിപ്പാടും ഒക്കെ വന്നു. പക്‌ഷേ അവരെല്ലാം വ്യക്‌ തികളായി 
അവശേഷിച്ചു. ഇനങ്ങളില്‍ ഭക്തിയുടെ ഉയര്‍ന്ന തരംഗങ്ങള്‍ സൃഷ്ടിക്കാന്‍ 
അവര്‍ക്കൊന്നും കഴിഞ്ഞില്ല. കുറെയൊക്കെ വിജയിച്ചത്‌ ഭക്തകവിയായ 
എഴുത്തച്‌ഛന്‍ മാതം. ബുദ്ധിമാന്മാരും ഭാതികാസക്തരും ആകുന്ന 
തിലാണ്‌ കേരളീയര്‍ യോഗ്യത കണ്ടെത്തിയത്‌ . നാമം ഇുപിക്കുന്നതു മോശം! 
ഈശ്വരനുവേണ്ടി ഒരുതുള്ളി കണ്ണുനീര്‍ പൊഴിക്കുന്നത്‌ ദുര്‍ബ്ബൂലത! 


അതി്രാഭവമുള്ള ഒരു ആദ്ധ്യാത്മികവ്യക്‌ തിയുടെ അടുത്ത സമ്പര്‍ക്ക 
“ത്തിനു മാര്രമേ കേരളത്തിന്‍െറ ആദ്‌ ധ്യാത്മികചേതനയെ തട്ടി ഉണര്‍ത്തി 
വിടാന്‍ കഴിയു. ഏതു ബുദ്ധിമാനും പെററമ്മയുടെ പ്രേമത്തിനു മുന്നില്‍ 
ആര്‍ദ്രനാകും. അതുകൊണ്ടായിരിക്കണം അനന്തപ്രേമം വര്‍ഷിച്ചുകൊണ്ട്‌ 
മാതൃരൂപത്തില്‍ ആത്‌ മീയചൈതന്യം അമൃതാനന്ദമയിയായി കേരളത്തില്‍ 


ആവിര്‍ഭവിച്ചത്‌. 


അമ്മയില്‍നിന്ന്‌ അനന്തവും ദിവ്യവുമായ പ്രേമം സദാ രപസരിച്ചു 
കൊണ്ടിരിക്കുന്നു. ഈ പ്രേമ്രപവാഹം കേരളത്തെ പ്രപേമഭക്തിയില്‍ 
മുക്കുമെന്നു ്രതീക്ഷിക്കണം. കേരളത്തിലെ ഈശ്വരസന്തതികള്‍ എല്ലാം 
മറന്ന്‌ അതില്‍ സംതൃപ്തി കണ്ടെത്തുന്ന നാള്‍ വിദൂരമല്ല എന്ന്‌ 
ആശിക്കണം. രണഇസ്സിലും തമസ്സിലും ഉറങ്ങിക്കിടക്കുന്ന കേരളമക്കള്‍ 
സത്വഗുണത്തില്‍ ഉണരുന്നതിന്‌ അമ്മയുടെ ദിവ്യജീവിതം സഹായകമാ 
യിത്തീരുമെന്ന്‌ (പതീക്ഷിക്കാം. 


ഭക്തന്മാരുടെ ആഗ്രഹം സാധിക്കുകയാണ്‌ ഭഗവാന്‍െറ പപവര്‍ത്തന 
ലക്ഷ്യം. നൂററാണ്ടുകളായി കേരളീയര്‍ മുഖ്യമായി ദേവീഭക്തരും 
കൃഷ്ണഭക്തരുമാണ്‌ . അതിനനുസരിച്ചാണ്‌ അമ്മയുടെ വരവ്‌ . ദുര്‍ബ്ബല 
മായിരിക്കുന്ന ഭക്തിരപസ്ഥാനത്തെ പോഷിപ്പിക്കുവാനായി അമ്മ 
. സാധാരണരൂപത്തില്‍ ഒരു തികഞ്ഞ ഭക്തയാണ്‌. കൃഷ്ണ-ദേവീഭക്ത 





ന്മാരുടെ ആന്തരദാഹത്തെ ശമിപ്പിക്കുവാനായി ഇടയ്ക്കിടെ അമ്മ 
ദേവീഭാവവും കൃഷ്ണഭാവവും കൈക്കൊളളുകയുമുണ്ടായി. അതേസമയം 
സ്വഭാവംകൊണ്ട്‌ അമ്മ എപ്പോഴും എല്ലാവരുടെയും അമ്മയാണ്‌ . 


അദ്ധ്യായം മൂന്ന്‌ 


മാതാ അമൃതാനന്ദമയീ 
ആശ്രമത്തിലേക്ക്‌ 


മഹാപത്‌ മാടവീസംസ്ഥാ കദാബവനവാസിനീ 
സുധാസാഗര മദ്ധ്യസ്ഥാ കാമാക്ഷീ കാമദായിനീ 
(ശ്രീലളിതാ സഹ്രസനാമം) 


വ 


മാതാ അമൃതാനന്ദമയിയുടെ ഇന്മംകൊണ്ടു പവിര്രമായ ആലപ്പാട്ടു” 
ഗ്രദേശത്തിന്‍റെ അതിശയകരമായ പുണ്യരപവ്യദ്ദ്ധി പുതിയതൊന്നുമല്ല. 
പൂര്‍വ്വസുകൃതം വളരെയേറെയുളള ഒരു പാവന പ്രദേശമാണിത്‌. 
സഞ്ചിതമായ സുകൃതമില്ലാതെ ഒരു വ്യക്തിക്കോ ദേശത്തിനേ 
പുണ്യാത്മാക്കളുടെ സ്മ്പര്‍ക്കസഭാഗ്യം ലഭിക്കുക പ്രയാസമാണ്‌. 

പ്രസിദ്ധമായ ഓച്ചിറ പര്രബഹ്മസന്നിധാനത്തിന്‌ ഉദ്ദേശം ആറു 
കിലോമീററര്‍ തെക്കുപടിഞ്ഞാറായി വള്ളിക്കാവ്‌ എന്ന പ്രദേശം 
സ്ഥിതിചെയ്യുന്നു. പറയകടവിലുള്ള അമൃതാനന്ദമയീ ആശ്രമത്തിലേക്കു 
പോകേണ്ടവര്‍ ഇപ്പോള്‍ (കി.വ.1986) ബസ്സിറങ്ങുന്നത്‌ വളളിക്കാവിലാണ്‌. 
അതിനാല്‍ ഈ സ്ഥലത്തിന്‌ ഗ്രാധാന്യമുണ്ട്‌ . വള്ളിക്കാവ്‌ ദേവീക്‌ ഷ്രേതം 
സ്ഥലനാമത്തിന്‌ കാരണമായിരിക്കുന്നു. പറയകടവിനേക്കാള്‍ ്പസിദ്ധി 
വളളിക്കാവിനായതിനാല്‍ ഭക്തജുനങ്ങള്‍ മാതാ അമൃതാനന്ദമയിക്ക്‌ 
വളളിക്കാവിലമ്മ്‌ എന്ന ഓമനപ്പേരും നല്‍കിയിട്ടുണ്ട്‌ . 

സാധാരണ ഭാരതീയ ഗ്രാമങ്ങളില്‍ കണ്ടുവരുന്നതുപോലെയുളള വളരെ 
ചെറിയ ഒരു കച്ചവടകേന്രദമാണ്‌ വള്ളിക്കാവ്‌. മാര്‍ക്കററിന്‌ അല്പം 
കിഴക്കുമാറി വളളിക്കാവ്‌ ദേവീക്ഷ്രേതം (ഗാമഹൃദയമായി വര്‍ത്തിക്കുന്നു. 


Te 


ഒരുകിലോമീററര്‍ നടക്കുക. അപ്പോള്‍ , കായംകുളം ക്ഷയല്‍ത്തീരത്ത്‌ : 
വള്ളിക്കാവ്‌ ബോട്ടുളെട്ടിയായി. പുതിയതായി വരുന്നവര്‍ക്ക്‌ ആ ഒരു 
കിലോമീററര്‍ ദുരം നടന്നുപോവുക ഒരു വല്ലാത്ത അനുഭവമായിരിക്കും. തല 
മരവിപ്പിക്കുന്ന അനുഭവം. നിരത്തിനു സമാന്തരമായി കിടക്കുന്ന തോട്ടില്‍ 
തൊണ്ട്‌ അഴുക്കുന്നതിന്‍െറ രൂക്ഷമായ ദുര്‍ഗന്ധം നവാഗതര്‍ക്ക്‌ 
ദുസ്സഹമാണ്‌. തോട്ടിലെ വെളളം ഉരുകിയ താര്‍മഷിപോലെ കറുത്തുകൊഴുത്ത്‌ 
കിടക്കുന്നു. ദുസ്സഹമായ നാററംകൊണ്ട്‌ മൂക്കുപൊത്തിയും പൊത്താതെയും 
തിടുക്കത്തില്‍ വഴിനടന്ന്‌ ആശ്രമത്തിലെത്തിക്കഴിയുമ്പോള്‍ ഒരു കാര്യം 
ബോദ്ധ്യമാകും-സ്വര്‍ഗ്ഗത്തിലേക്കുളള വഴി ഇടുങ്ങിയതു മാ്രതമല്ല, ദുര്‍ഗ്ഗ 
ന്ധപൂരിതവുമാണ്‌ . ഒട്ടേറെ ക്ളേശം സഹിക്കാതെ ആര്‍ക്കും I 
ലെത്തിച്ചേരുക്‌ സാദ്ധ്യമല്ല. 


ബോട്ടുജെട്ടിയില്‍നിന്ന്‌ കായംകുളം കായല്‍ കുറുകെ മുറിച്ചുകടന്നു 
നേരെ മറുകര എത്തിയാല്‍ പറയകടവായി. കായല്‍ എന്നു പറയുമ്പോള്‍ 
അ്രതയൊന്നും സങ്കല്‍ പിക്കേണ്ട. കഷ്ടി അരഫര്‍ലോംഗ്‌ വീതിയേ ഉള്ളൂ. 
ഒററനോട്ടത്തിന്‌ ഒരു ചെറിയ നദിപോലെ തോന്നും. ഉപ്പുവെളളമാണെന്നു 
മാര്തം. ജെട്ടിയില്‍, സര്‍ക്കാര്‍വക കടത്തുവഞ്ചിയുണ്ട്‌ . എത്രയെങ്കിലും 
വഞ്ചികള്‍ വൃക്തികളുടെ വകയായും ഉണ്ട്‌. വ്യക്തികളുടെ വഞ്ചിക്കു 
പത്തുപൈസ കടത്തുകൂലി കൊടുക്കണം. കായല്‍ മുറിച്ച്‌ വഞ്ചി 
പടിഞ്ഞാറോട്ടു നീങ്ങുമ്പോള്‍, സംസാരം മുറിച്ചുകടക്കുന്ന സാധകന്‍െറ 
കാര്യത്തിലെന്നപോലെ നമ്മുടെ ചിന്ത ആശ്രമത്തിലും അമ്മയിലും 
ആയിരിക്കും. 


അതിനു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്‌ നമ്മുടെ ശ്രദ്ധയെ ആകര്‍ഷിക്കുന്നത്‌ 
ചൊറി എന്നു പറയുന്ന ഒരു വിശേഷപ്പെട്ട ജലജീവി മാര്രമാണ്‌. 
ഇഗദംബികയുടെ സൃഷ്ടിവൈചിത്രത്തില്‍ അതദഭുതം.,്ഛടാതെ തരമില്ല. 
വിടര്‍ന്ന പാരച്യ്യൂട്ടു മാതിരിയോ, മുകള്‍ഭാഗം താഴികക്കുടം മാതിരി വളഞ്ഞ്‌ 
താഴററം റോക്കററുകള്‍ ഫ്ൃടിപ്പിച്ച ബഹിരാകാശവാഹനം പോലെയോ 
തോന്നുന്ന ജലജീവിയാണ്‌ 'ചൊറി.” ചിലയിനം 'ചൊറി'. തൊട്ടാല്‍ 
ചൊറിയുമത്രേ. ചൊറിക്കു ബാഹ്യരൂപമേ ഉളളൂ. ഉളളു പൊളളയാണ്‌ . ശരീരം 
നിറയെ ജുലം. വെളളത്തില്‍നിന്നു പൊക്കിയെടുത്താല്‍ മുക്കിയെടുത്ത 
നേര്‍ത്ത തുണിപോലെ ഞാന്നുകിടക്കും. ശിരസ്സോ അവയവങ്ങളോ ഒന്നും 
വ്യക്തമല്ലെങ്കിലും, ചൊറി യഥേഷ്ടം നീന്തിത്തുടിച്ച്‌ പോകുന്നതു കാണാന്‍ 
' നല്ല ശേലുണ്ട്‌. ഉപ്പുവെളളത്തില്‍ മാത്രമേ “ചൊറി” ജ്ീവിക്കുകയുളളു. 
ശുദ്ധജുലത്തിലിട്ടാല്‍ നശിച്ചുപോകും. സാത്വികമായ അന്തരീക്ഷത്തോട്‌ 
പിണക്കമുളള ലാകികരെപ്പോലെയാണിവ. സാംസാരികതയുടെ ഉപ്പുവെ 
ള്ളമേ രുചിക്കു. പുറം മിനുങ്ങിയ ഉള്‍ക്കഴമ്പില്ലാത്ത ക്ഷൃദജ്ീവികള്‍. 
റോക്കററു സംസ്കാരത്തിന്‍െറ. പാപ്പരത്തം വിളിച്ചറിയിക്കുന്ന നല്ല ' 
മോഡലുകള്‍. ഈശ്വരസൃഷ്ടിയുടെ ഈ വൈചിശ്യം കണ്ടുകൊണ്ടു 


31 


നില്ക്കുന്നതിനിടയ്ക്ക്‌ നാം പടിഞ്ഞാറേക്കരയില്‍ എത്തിക്കഴിയും. 


കായല്‍ക്കരയുടെ രണ്ടുവശത്തും ചീനവല കാണാം. വെള്ളത്തിലേക്ക്‌ 
ഇറക്കിക്കെട്ടിയ പ്ളാററ്ഫോറം. അതില്‍നിന്ന്‌ മുന്നോട്ടു വളച്ചുനീട്ടി 
നിര്‍ത്തിയിരിക്കുന്ന കമ്പിന്‍െറ അററത്തു വല. രാധതിയില്‍ വല വെള്ളത്തില്‍. 
താഴ്ത്തിയിടും. വലയ്ക്കു മുകളില്‍ വെളളത്തിനടുക്കലായി വിളക്കുതെളി ' 
ക്കും. വെളിച്ചം കണ്ട്‌ മീനുകള്‍ ഓടിക്കൂടും. അതെല്ലാം വലയില്‍ കുടുങ്ങി 
തീന്‍മേശകളിലെത്തുകയും ചെയ്യും. നിത്യമെന്ത്‌, അനിത്യമെന്ത്‌ എന്നു 
ചിന്തിക്കാതെ ക്ഷണികങ്ങളായ കാഴ്ചകളിലും ഇന്ദ്രിയസുഖങ്ങളിലും 
ഭ്രമിച്ചുനശിക്കുന്ന മന്‌ ദബുദ്ധികളായ മനുഷ്യാത്മാക്കളും ആ മത്സ്യങ്ങളും 
തമ്മില്‍ എന്തു ഭേദം! 


മനുഷ, നെ പരിതാപകരമായ ഈ അവസ്ഥയില്‍നിന്നു മോചിപ്പിക്കുവാന്‍ 
ആരുണ്ട്‌ ? അതിനു മറുപടിയെന്നോണം 'ഞാനുണ്ട്‌ ' ഞാനുണ്ട്‌” എന്ന 
സ്വരത്തില്‍ ആശ്രമത്തിലെ വലിയ മണി മുഴങ്ങുന്നത്‌ കടത്തുകടന്നു 
കരയ്ക്കിറങ്ങുമ്പോള്‍ ചിലപ്പോള്‍ നമുക്കു കേള്‍ക്കാം. 


മാതാ അമൃതാനന്ദമയീ ആശ്രമം സ്ഥിതിചെയ്യുന്ന പറയകടവു ്രദേശം 
ദീര്‍ഹ്വചതുരാകൃതിയിലുളള ഒരു ദ്വീപാണ്‌. കിഴക്കുവശം കായംകുളം 
കായല്‍. പടിഞ്ഞാറുവശം അറേബ്യന്‍ സമുരദം. രണ്ടിനുമിടയ്ക്ക്‌ ഒരു 
ഫര്‍ലോങ്ങ്‌ വീതിയില്‍ തെക്കുവടക്കായി നീളത്തില്‍ കിടക്കുന്ന കരഭൂമി. 
കായല്‍ കടന്നു കരയ്‌ ക്കിറങ്ങിയാല്‍ ഒരു ചെറിയ നടപ്പാത. നടപ്പാതയ്ക്കു 
കാവല്‍പോലെ, സാധനാമാര്‍ഗ്ഗത്തില്‍ ഗുരുവിനെപ്പോലെ ഒരു വലിയ 
പരുത്തിമരം പന്തലിച്ചു നില്പുണ്ട്‌. അവിടെനിന്നു പടിഞ്ഞാറോട്ട്‌ 
അമ്പതറുപതു വാര നടന്നാല്‍ തെക്കുവശം ചേര്‍ന്ന്‌ മാതാ അമൃതാനന്ദമ 
യിയുടെ ആശ്രമം കാണാം. ആശ്രമത്തിന്‍റെ അടുക്കല്‍ നടപ്പാതയില്‍ 
നിന്നാല്‍ കിഴക്ക്‌ ശാന്തമായി കിടക്കുന്ന കായലും പടിഞ്ഞാറ്‌ 
ആര്‍ത്തിരമ്പുന്ന കടലും കാണാം, ശാന്തി പൂകിയ ജീവനും സൃഷ്ടി 
നൃത്തമാടുന്ന പരാശക്തിയുംപോലെ. 


മേല്‍ത്തരം വീടുകള്‍ ഇല്ലെന്നു പറയാം. ചെറിയ വീടുകളും 
ഓലക്കുടിലുകളും. തെങ്ങുകള്‍ തിങ്ങിയ കടലോര്രഗാമം. കാമാക്ഷിയും 
കാമദായിനിയുമായ ദേവി മഹാപത്മാടവീസംസ്ഥയാണ്‌, കുദംബ 
വനവാസിനിയാണ്‌, സുധാസാഗരമദ്‌ ധ്യസ്ഥയാണ്‌ . മാതാ അമൃതാനന്ദ 
മയിയാകട്ടെ ഇതാ ഇവിടെ കേരവനവാസിനിയായി ഭവിച്ചിരിക്കുന്നു, ലവണ 
ജലമദ്‌ധ്യസ്ഥയായിത്തീര്‍ന്നീരിക്കുന്നു. 


തെങ്ങുകള്‍ക്കിടയില്‍ അങ്ങിങ്ങ്‌ അരയ സമുദായക്കാരുടെ പാര്‍പ്പിടങ്ങള്‍. 
എവിടെയും തൊണ്ടഴുക്കുന്ന നാററം വമിക്കുന്ന കായല്‍ത്തോടുകള്‍. 
തൊണ്ടു തല്ലുകയും കയര്‍ പിരിക്കുകയും ചെയ്യുന്ന സ്രതീത്തൊഴിലാളികള്‍. 
വഞ്ചിയിറക്കി കടലിലേക്കു പോവുകയും മടങ്ങുകയും ചെയ്യുന്ന മുക്കുവര്‍. 


32 


ലോകത്തോടു മമതവച്ചാല്‍ സഹിക്കേണ്ടിവരുന്ന കഷ്ടപ്പാടുകളുടെ വിവിധ 
മാതൃകകള്‍. കടല്‍ക്കരയില്‍ കുത്തിമറിയുന്ന അരയക്കിടാങ്ങള്‍ . കാഴ്ചയില്‍ 
കരുവാളിച്ച വികൃതരുപങ്ങളെങ്കിലും പൂര്‍വ്വപുണ്യം ഏറെ കാണണം. 
അല്ലെങ്കില്‍ ഈ പുണ്യഭൂമിയില്‍ ആരശമപരിസരത്തുതന്നെ അവര്‍ 
വന്നുപിറക്കുകയില്ലല്ലോ. ആ കുട്ടികള്‍ ചുളളികളും ചെളിയും കൊണ്ട്‌ 
' വീടുകെട്ടി അച്ഛനുമമ്മയും കളിക്കുന്നതു കാണുമ്പോള്‍, മുതിര്‍ന്ന 
ലൌഈകികര്‍ വളര്‍ച്ചയെത്താത്ത ശിശുക്കളാണെന്ന ഓര്‍മ്മ ഉണ്ടായിപ്പോകും. 


കടല്‍ക്കരയിലെ പൂഴിമണലില്‍ പതിഞ്ഞിരിക്കുന്ന കിഴവന്‍ വഞ്ചികള്‍. 
ജീവിതക്‌ ളേശങ്ങളില്‍പ്പെട്ട്‌ മതിയും കൊതിയും വന്ന്‌ ഈശ്വരസങ്കേതത്തെ 
ആശ്രയമാക്കിയ ഗൃഹസ്ഥന്‍ മാരെപ്പോലെ അവ കാണപ്പെടുന്നു. കടല്‍ത്തി 
രകളില്‍ തുള്ളിക്കളിച്ചു മടുത്ത വഞ്ചികള്‍ ധ്യാനമഗ്നരായി ഇരിക്കുന്നു. 
രാധ്രികാലങ്ങളില്‍ ധ്യാനത്തിനു പററിയ സ്ഥലമാണ്‌ കടല്‍ക്കരയെന്ന്‌ 
' അവ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. ചെറുപ്പംമുതല്‍ എരതയ്രെത രാഗ്രികളില്‍ 
വളളിക്കാവിലമ്മ ആ കടല്‍ത്തീരത്ത്‌ ധ്യാനമഗ്നയായി കഴിച്ചിരിക്കുന്നു! ആ 
പൂഴിയുടെ വിശുദ്ധി ആരളക്കും! ആശ്രമത്തിലെ (്രഹ്‌മചാരികള്‍ അവിടെ 
പോയിരുന്നു ധ്യാനിക്കാറുണ്ട്‌ 


മത്സ്യഭൂമി ധ്യാനഭൂമിയും പുണ്യഭൂമിയുമായി മാറിയിരിക്കുന്നു. ഒരിക്കല്‍ 
ക്കൂടി മത്സ്യഗന്ധിയുടെ പരമ്പര ആത്മഗന്ധികളായി വ്യാസമഹിമ 
യിലേക്ക്‌ തിരിഞ്ഞുനോക്കിത്തുടങ്ങിയിരിക്കുന്നു. 


കടത്തു കടന്ന്‌ ആശ്രമത്തെ സമീപിക്കുമ്പോള്‍ അജ്ഞാതമായ ഒരു 
ആദ്ധ്യാത്മികശക്തി നമ്മെ വലയം ചെയ്യുന്നതും, ആശ്വാസം നല്‍കുന്നതും 
അനുഭവവേദ്യമാകും. ആ അന്തരീക്ഷം ആദ്ധ്യാത്മികത നിറഞ്ഞതാണ്‌ 
എന്ന്‌ ആരും പറഞ്ഞറിയിക്കേണ്ടതില്ല. ആശ്രമമുററത്തു (പവേശിച്ചാല്‍ 
പറയുകയും വേണ്ടാ. ശാന്തിനിറഞ്ഞ അന്തരീക്ഷത്തില്‍ നാം ബാഹ്യലോകം 
മറന്നുപോകും. . എങ്ങും അനിര്‍വ്വചനീയമായ ഒരു ചൈതന്യം നിറഞ്ഞു 
നില്ക്കുന്ന അനുഭവം! 


അമ്മ ജനിച്ചുവളര്‍ന്ന ഓടിട്ട ഒരു ഇടത്തരം വീട്‌. തൊട്ടുമുട്ടി 
തെക്കുവശത്ത്‌ പുജാമുറിയായ “കളരി” അഥവാ “കൃഷ്‌ ണന്‍ നട. 
കളരിയുടെ മുമ്പില്‍ ഭജുനപാടാനും മററും ഉപയോഗിക്കുന്ന മണ്ഡപം. 
കളരിമണ്ഡപത്തിനു മുമ്പില്‍ മുകളില്‍ ഒരു ശ്രീകൃഷ്ണവിഗ്ഥഹം. 
കളരിക്കുമുമ്പില്‍ ആത്ടെയോ വക തെങ്ങിന്‍തോപ്പും അതില്‍ ഒരു 
ഓലക്കുടിലും. ആശ്രമവുമായി വളരെ അടുപ്പമുള്ള ഉണ്ണിയും അമ്മയും 
താമസിക്കുന്ന വീടാണത്‌. കളരിയുടെ മുന്‍പില്‍ തൊട്ടുമുട്ടി തെക്കുകിഴക്കേ 
മൂലയ്ക്ക്‌ ഒരു മൈലാഞ്ചിച്ചെടി പന്തലിച്ചനില്ക്കുന്നു. അതിനു കീഴില്‍ 
കുടുംബത്തിലെ യോഗീശ്വരന്‍െറ ചെറിയ കുരിയാല (ഗുരുശാല).. കളരിക്കു 
തെക്കുവശം മുററവും അതിനപ്പുറം ധ്യാനമന്ദിരമായ ഇരുനിലക്കെട്ടിടവും. 


33 


ഇവയെ എല്ലാം തൊട്ടുരുമ്മി കൊച്ച്‌ ഓലക്കുടിലുകള്‍, ഈ കുടിലുകളിലാണ്‌ 

ആശ്രമത്തിലെ (ബഹ്‌ മചാരികള്‍ താമസിക്കുന്നത്‌. ഇവയിലൊരു മുറിയില്‍ 

ആശ്രമാധിപയായ അമ്മയും കഴിയുന്നു. കളരിക്കും ധ്യാനമന് ദിരത്തിനും . 
ഇടയ്ക്കായി മുററത്ത്‌ ഒരു ചെറിയ തുറന്ന ഓടിട്ട ഹാളിനു മുമ്പില്‍. 

വേദാന്തവിദ്യാലയത്തിന്‍െറ ബോര്‍ഡു കാണാം. അവിടെ ബ്രഹ്മചാരി 

കള്‍ക്കുളള വേദാന്തക്‌ ളാസ്സുകള്‍- നടക്കുന്നു." 


ആശ്രമത്തിന്‍െറ കിഴക്കുവശമൊഴികെ മററു മൂന്നുഭാഗവും മുററംമുട്ടി 
തോടാണ്‌. ആര്ര ശുദ്‌ ധമൊന്നുമല്ലാത്ത വെളളം. ചെളികെട്ടിയ അടിത്തട്ട്‌. 


_ തൊണ്ടു മൂടാന്‍ ഉപയോഗിക്കുന്നതുകൊണ്ട്‌ നാറുന്ന വെള്ളം. തോടിനക്കരെ 


തെക്കും പടിഞ്ഞാറും സ്രതീകള്‍ നിരന്നിരുന്നു തൊണ്ടുതല്ലുകയും 
കയര്‍പിരിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാം. 


തൊണ്ടു തല്ലുമ്പോള്‍ 'ഭഡോ” 'ഭഡോ” എന്ന ശബ്ദം കൂട്ടംകൂട്ടമായി 
പൊങ്ങിക്കൊണ്ടിരിക്കും. തൊണ്ടഴുക്കുന്നതുമൂലം ചീഞ്ഞുനാറുന്ന തോടും 
തൊണ്ടുതല്ലുന്ന ബഹളവുംകൂടിയാകുമ്പോള്‍ ആശ്രമത്തിനു ചേരാത്ത 
സാഹചര്യമാണെന്നു പറയാം. പക്‌ ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളെ 
മറികടന്നുകൊണ്ട്‌ ആശ്രമത്തിന്‍െറ ശാന്തിയും വിശുദ്ധിയും നിലനി 
ല്ക്കുന്നു. ഇതിനുളള (പധാന കാരണം ആശ്രമാധിപയായ ' അമ്മയുടെ 
മഹത്വമാണ്‌ . ആര്‍ത്തിരമ്പുന്ന കടലിന്‍െറ ഘനഗംഭീരമായ ഓംകാരധ്വനിയും 
അന്തരീക്ഷത്തെ മുഴുവന്‍ പവിഃതമാക്കിള്‍ക്കാണ്ട്‌ ആശ്രമത്തിരന്‍റ. 
പ്രതികൂല സാഹചര്യങ്ങളെ നിര്‍വീര്യമാരയുന്നുണ്ട്‌. സമൂരദത്തിന്‍െറ 
നിരന്തരമായ ര്രണവധ്വനി യുഗങ്ങളെ . പവിത്രമാക്കിക്കൊണ്ട്‌ ഏതൊരു 
സാധകന്‍െറയും ചിത്തത്തെ അതീന്‌ ദിയമണ്ഡലത്തിലേക്ക്‌ ഉയര്‍ത്തുന്നു. 
്രകൃതിയുടെ ഏതു ചലനത്തിലും രൂപത്തിലും ആദ്ധ്യാത്മികത കാണുന്ന 
അമ്മയുടെ സാന്നിദ്ധ്യം എല്ലാ ലാകികബാധകളെയും നിസ്സാരമാക്കി 
ത്തീര്‍ക്കുന്നു. 

നന്മ കണ്ടാല്‍ ചെകുത്താനു ഹാലിളകും. എല്ലാ വിശുദ്ധരെയും 


1 ഈ്രന്ഥത്തിന്‍െറ ഒന്നാം പതിപ്പു തയ്യാറാകുന്ന കാലത്ത്‌ ആശ്രമക്‌ ഷ്രേതമായ 
കളരിയുടെ തൊട്ടുമുമ്പില്‍ തെങ്ങിന്‍ തോപ്പായിരുന്നു. ആ സ്ഥാനത്ത്‌ 1889-ല്‍ 
രണ്ടാംപതിപ്പ്‌ അച്ചുടിക്കുമ്പോള്‍. പുതിയ ആശ്രമമന് ദിരത്തിന്‍െറ ബഹുനില 
സാധം ഉയര്‍ന്നുകഴിഞ്ഞിരിക്കുന്നു. 1975 മുതല്‍ 14 വര്‍ഷക്കാലം നാനാദിക്കുകളില്‍ 
നിന്നു വന്നിരുന്ന ഭക്‌തജനങ്ങള്‍ വിശ്രമിക്കുന്നതും ഭജുനയില്‍ പങ്കുകൊളളുന്നതും 
തുറസ്സിലായിരുന്നു. ഭജനയ്ക്കോ ഭക്‌ ഴ്‌ തജുനങ്ങള്‍ക്കു വിശള്‍മിക്കുന്നതിനോ 


ഇങ്ങനെയൊരു മന്ദിരം രൂപകല്പന ചെയ്തത്‌. ഈ മന്ദിരമൊഴികെ, 1985-ല്‍ 
നിന്ന്‌ 1989-ല്‍ ആശ്രമത്തിന്‍റെ മുഖച്‌ ഛായയ്ക്ക്‌ എടുത്തുപറയത്തക്ക 
മാററമൊന്നുമില്ല. കാല്രകമത്തില്‍ സ്വാഭാവികമായും മാററങ്ങള്‍ (പതീക്ഷിക്കാം. 


34 


അവന്‍െറ കക്ഷികള്‍ ശല്യം ചെയ്തിട്ടുണ്ട്‌ . ദുഃഖിതര്‍ക്ക്‌ ആശ്ര 
ജീവിതം നയിക്കുന്ന അമ്മയ്ക്കും നീപമായ എതിര്‍പ്പുകള്‍ ഉണ്ടായിട്ടുണ 
സ്രതീരൂപത്തിനുനേരെ അപവാദം ഇളക്കിവിടുക എളുപ്പമാണല്ലോ. എല്ല 
കണ്ടും കേട്ടുമിരുന്ന്‌ അമ്മ ശിശുവിന്‍െറ നിര്‍മ്മലതയോടെ ചിരിക്കും 
എന്നിട്ട്‌ ആരോടെന്നില്ലാതെ ശാന്തമായി പറയും- - “അവര്‍ പറയുന്നതൊന്നു; 
നമുക്കു ബാധകമല്ല, ഓരോരുത്തരും അവരവരുടെ സംസ്കാരമനുസരിച്ചാണ്‌ 
ചിന്തിക്കുന്നതും പറയുന്നതും ശ്രവര്‍ത്തിക്കുന്നതും. രാമനും കൃഷ്ണനു; 
നബിയും (കിസ്തുവുമെല്ലാം എത്ര സഹിച്ചു!” 


ഒരു ലാകികശക്തിക്കും ആ പവിശ്രമായ അന്തരീക്ഷത്തില്‍ കളങ്കം 
ചേര്‍ക്കുക സാദ്‌ ധ്യമല്ല. ഇരുപത്തഞ്ചില്‍പ്പരം വര്‍ഷങ്ങളായി ജപം, ധ്യാനം 
ഭളുനകീര്‍ത്തനങ്ങള്‍, പൂജ. ശംഖനാദം, പൂജാമണിയുടെ മുഴക്കം 
വേദമന്ത്രോച്ചാരണങ്ങള്‍ ഇവയെല്ലാം ഇവിടത്തെ അന്തരീക്ഷത്തിലുണ്ട്‌ 
കൂടാതെ അമ്മയുടെ സാന്നിദ്ധ്യംകൊണ്ട്‌ ആശ്രമപരിസരത്തിന്‍െറ റാരോ 
തരിയും ആദ്ധ്യാത്മികതയില്‍ തുടിഫ്ുനില്ക്കുന്നു. ആത്മീയശക്തിയുടെ 
സമ്പര്‍ക്കംകൊണ്ട്‌ ആശ്രമപരിസരത്തുളള മണ്ണിനുപോലും മാററംവന്നിട്ടുണ്ട്‌ 
എന്ന്‌ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ട്‌ അമ്മയുടെ ഒരു 
ഭക്‌ തന്‍ ഇങ്ങനെ പാടുകയുണ്ടായി--. 
"“കല്ലോലങ്ങള്‍ മുഴക്കിടും ്നതരം 
ആഴീമൃദംഗധ്വനി 
നല്ലോണം കരതാളമിട്ടു ്രണവം 
പാടീടുമക്കായലും 
. പ്രേമക്കാററിലുലഞ്ഞു 'നാമളുപമായ്‌ 
യു കേരങ്ങള്‍ തന്‍വ്യൂഹവും 
" ആത്മാനന്ദ വിലാസഭൂമിയിതുതാന്‍ 
അമ്മയ്ക്കു ചേര്‍ന്നാ്ശമം.”” 


(എന്‍.എം.സി). 


അദ്ധ്യായം നാല്‌ 


ധ്രാമപുരാണം 


 സത്യാന്നാസ്തി പരോധര്‍മ്മഃ 
സതൃത്തേക്കാള്‍ ശ്രേഷ്ഠമായ ഒരു ധര്‍മ്മമില്ല. 


~ 


കടലമ്മയുടെ കാരുണ്യംകൊണ്ടു ജീവിക്കുന്നവരാണ്‌ കടലോരവാസികള്‍. 
'വിദ്യാസമ്പന്നരല്ലെങ്കിലും പരമ്പരയാ, അവര്‍ ഈശ്വരവിശ്വാസികുളാണ്‌ . 
“കുടലില്‍ പോയാല്‍ തിരിച്ചുവരുന്നത്‌ ഈശ്വരകാരുണ്യംകൊണ്ടു, മാതം. 
തികച്ചും സത്യസന്‌ ധരും സ്നേഹസമ്പന്നരും സമ്യരും ഈശ്വരവിശ്വാ 
സികളുമാണ്‌ തീരവാസികള്‍, ഇവിടെ പിടിച്ചുപറിയോ കൊലപാതകമോ 
കേട്ടുകേഴ്‌വിപോലുമില്ല. സ്രതീകളോ പരമ്പരയാ തീര്‍ത്തും പതിരവതകള്‍. 
ഭാര്യ പിഴച്ചാല്‍ ഭര്‍ത്താവ്‌ കടലില്‍നിന്നു മടങ്ങിവരികയില്ലെന്നു പൂര്‍ണ്ണമായ 
വിശ്വാസം അവര്‍ക്കിടയില്‍ രുഡ്മൂലമാണ്‌. അതിനാല്‍ ഇവിടത്തെ 
സ്ത്രീകള്‍ “;പാതിരവത്യത്തിന്‌ പേരുകേട്ടവരാണ്‌. രാഷ്ട്രീയത്തിന്‍െറ 
അതിപ്രസരം കേരളത്തിന്‍െറ അന്തരീക്ഷമാകെ വഷളാക്കിയിരുന്നില്ലെങ്കില്‍. 
ഈ തീരവാസികളെപ്പോള്‍ല ' ഇത്ര നല്ല്‌ മനുഷ്യരുടെ ഒരു a 
ലോകത്തില്‍ വേറെ എവിടെയെങ്കിലും കാണുമോ എന്നു സംശയമാണ്‌. " 


കടലമ്മയുടെ സ്വാധീനംകൊണ്ടും ഭാരതത്തിന്‍റ്‌ ആദ്ധ ാത്മിം 
പാരമ്പരൃത്തിന്‍െറ ശക്തിചെലുത്തല്‍കൊണ്ടും' തികം “പരിശുദ്ധവു 
ധാര്‍മ്മികവുമായ ജീവിതം: നയിച്ചുവന്നവരാണ്‌ ആലപ്പാട്ടെ തീരവാസികള്‍. 
: ഇപ്പോള്‍ “ അമൃതാനന്ദമയീ - ആശ്രമം” 14 സ്ഥിതിചെയ്യുന്ന സ്ഥലവും 
ചുററപാടു ര്പദേശങ്ങളും- ന്റ്റ്റാണ്ടുക്ള്‍ക്കുമുമ്പ്‌ ക്ഷ്രേതങ്ങളും' ആശ്രമ 
( ങ്ങളും നിറഞ്ഞ പുണ്യഭൂമിയായിരുന്നു എന്ന്‌ അമ്മ പറഞ്ഞിട്ടുണ്ട്‌. അനേകം ച്‌ 


36 


യോഗികളും സിദ്ധന്‌ മാരും സന്യാസികളും സമാധിയടഞ്ഞ മണ്ണാണ്‌ 
പ്രദേശത്തേത്‌. ആശ്രമത്തിന്‍െറ ഇപ്പോഴത്തെ ധ്യാനമന്ദിരം സ്ഥിതി; 
യ്യുന്നത്‌ മണ്ണടിഞ്ഞ അതിപ്രാചീനമായ ഒരു ക്ഷ്രേതത്തിന്‍െറ മുക 
ലാണെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്‌. ധ്യാനമന്ദിരം പണിയാന്‍ 
സ്ഥലങ്ങളും അഭി്രായത്തില്‍ വന്നു. അമ്മ അതെല്ലാം അപ്പാഒ 
തളളിക്കളഞ്ഞു. ധ്യാനമന്ദിരം നില്ക്കുന്ന ഭാഗം മുഴുവന്‍ കുറച്ചുകാലം 
മുമ്പുവരെ കായല്‍ ആയിരുന്നു. കായല്‍വെളളത്തിലേക്കു ചൂണ്ടിക്കൊണ്ട്‌ 
അവിടം. മണ്ണിട്ടുനികത്തി ധ്യാനമന്ദിരം പണിയാന്‍ അമ്മ നിര്‍ദ്ദേശിച്ചു 
കരഭൂമി കിടന്നിട്ടും വെളളക്കുഴിയില്‍ ധ്യാനമന്ദിരം പണിയുന്നതിന്‍െറ 
പൊരുള്‍ അന്ന്‌ ആര്‍ക്കും പിടികിട്ടിയില്ല. പില്ക്കാലത്ത്‌ അമ്മ അതിന്‍െറ 
കാരണം വെളിവാക്കി. ധ്യാനമന്‌ദിരത്തിനടിയില്‍ പഴയ ക്‌ ഷ്രേതത്തിന്‍െറ 
അവശിഷ്‌ ടങ്ങള്‍ ഉണ്ട്‌. നൂറുകണക്കിനു വര്‍ഷങ്ങള്‍ക്കു മുമ്പുള്ള, 
ഒരുപക്ഷേ, കേരളത്തിന്‍െറ ചരിശ്രാതീതകാലത്തോളം- പഴക്കമുളള 
അതിപുരാതനമായ ക്ഷ്രേതത്തിന്‍െറ കാര്യമാണ്‌ അമ്മ പറയുന്നത്‌. 
ചരിത്രഗന്ഥങ്ങളും ഭൂഗര്‍ഭശാസ്ത്രഗന്‍ ഥങ്ങളും നല്കുദ്ന അറിവു 
വച്ചുകൊണ്ടല്ല അമ്മ ഇതു പറയുന്നത്‌ . അറിവിന്‌ അമ്മയ്ക്ക്‌ സ്വന്തമായ 
മാര്‍ഗ്ഗമുണ്ട്‌ . ' 
ആലപ്പാടിന്‍െറ പവിശ്രതയ്ക്ക്‌ അനുയോജ്യമായ ഒരു സ്ഥലപുരാണം 
തദ്‌ദേശവാസികള്‍ക്ക്‌ പറയാനുണ്ട്‌. | 


ഒരിക്കല്‍ സുരബഹ്മണ്യന്‍ എന്തോ തെററുചെയ്തു. ശിവന്‍ കോപിച്ച. 
മീനായി പോകട്ടെ എന്ന്‌ പരമശിവന്‍ സുര്രഹ്മണ്യനെ ശപിച്ചു. , 
ശ്രീപാര്‍വ്വതി സങ്കടപ്പെട്ടു. കുടുതല്‍ കോപിഷ്ഠനായ ശിവന്‍ പാര്‍വ്വതിയെ 
ഒരു മുക്കുവസ്രതീയാകാന്‍ ശപിച്ചു. കോപം ശമിച്ചപ്പോള്‍ ശിവന്‍ 
സുബഹ്മണ്യനു ശാപമോക്ഷം നല്കി. തക്കസമയത്ത്‌ താന്‍തന്നെ വന്ന്‌ 
മത്സ്യമായ സുരബഹ്മണ്യനെ മുക്തനാക്കാമെന്ന്‌ മഹാദേവന്‍ അനു 
ഗ്രഹിച്ചു. 

സുബഹ്മണ്യന്‍ ശിവശാപ്രപകാരം ആലപ്പാട്ടു ഭാഗത്തെ കടലില്‍ 
മകരമത്‌ സ്യമായിത്തീര്‍ന്നു. ഭീമാകാരനായ ആ മത്സ്യം എല്ലാവര്‍ക്കും 
ഉപ്രദവകാരിയായിത്തീര്‍ന്നു. ആര്‍ക്കും കടലില്‍ മീന്‍ പിടിക്കാന്‍ വയ്യാതായി. 
മുക്കുവര്‍ വലയിട്ടാല്‍ മകരമത്‌ സ്യം അതു തകര്‍ക്കും. വഞ്ചികള്‍ മറിക്കും. 
ഇതുമൂലം കടല്‍ക്കരയാകെ പട്ടിണിയിലായി. 










അരയന്മാരുടെ രാജാവായ ആലപ്പാട്ടരചന്‍ സ്വന്തം ഖജനാവില്‍നിന്ന്‌ 
ഇനങ്ങള്‍ക്ക്‌ ഭക്ഷണം നല്കി മടുത്തു. ഖജനാവ്‌ കാലിയാകാറായി. 
ഗതികെട്ട്‌ രാജാവ്‌ ഒരു വിളംബരം ചെയ്തു. ഉപ്രദവകാരിയായ 
മകരമത്സ്്യത്തെ പിടിക്കുന്നയാളിന്‌ ചോദിക്കുന്ന പ്രതിഫലം നല്കു 
ന്നതാണ്‌. തന്‍െറ ഏകപ്യരതിയെ വിവാഹംചെയ്തു കൊടുക്കുന്നതിനു 


37 


പോലും തയ്യാറാണ്‌ . പക്ഷേ മകരമത്‌സ്യത്തെ പിടിക്കാന്‍ ധൈര്യമു 
ളളവരായി ആരും മുന്‍പോട്ടു വന്നില്ല. 


അങ്ങനെ രാജാവും ജനങ്ങളും നിരാശരായിരിക്കെ വടക്കുനീന്ന്‌ ഒരു 
കിഴവന്‍ നടന്നെത്തി. അയാള്‍ എവിടെനിന്ന്‌ വന്നു എന്ന്‌ ആര്‍ക്കും 
അറിഞ്ഞുകൂടാ. രാജാവിന്‍െറ അടുക്കല്‍ വന്നു. താന്‍ മകരമത്സ്യത്തെ 
ബന്ധിക്കാമെന്നു ഉറപ്പുകൊടുത്തു. രാജാവ്‌ ഥ്പഇുകളെയെല്ലാം വിളിച്ചുകൂട്ടി. 
വൃദ്ധനുമൊന്നിച്ചു കടല്‍ത്തീരത്തെത്തി. 


അടമ്പുവളളികള്‍ കൂട്ടിക്കെട്ടി വൃദ്ധന്‍ വളരെ നീളമുളള ഒരു 
ചരടുണ്ടാക്കി. അതിന്‍െറ തുമ്പ്‌ കൈയില്‍പ്പിടിച്ചുകൊണ്ട്‌ വൃദ്ധന്‍ വളളി 
വീശി കടലിലേക്കെറിഞ്ഞു. മകരമത്‌ സ്യം “കിടക്കുന്ന പ്രദേശത്തെ 
വലയംചെയ്തുകൊണ്ട്‌ ' ആ വള്ളി സംസാരക്കടലിനപ്പുറംവരെ. വിസ്താ 
രമാര്‍ന്നു എന്നു പറയപ്പെടുന്നു. പരമശിവന്‍ വീശിയെറിയുന്ന വലയ്ക്കുള്ളില്‍ 
ലോകമാകെ ഒതുങ്ങുന്നു എന്നാണല്ലോ. അടമ്പുവളളികളുടെ രണ്ടററവും 
അരയന്മാരുടെ കൈയില്‍ നല്‍കിയിട്ട്‌ വളളി വലിച്ചുകയററാന്‍ വൃദ്ധന്‍ _ 
നിര്‍ദ്ദേശം നല്കി. വളളി വലിക്കുമ്പോള്‍ മകരമത്സ്യം വളളിയില്‍ 
കുടുങ്ങുന്നതിനായി എല്ലാവരും ചൊല്കുന്നതിനുള്ള ഒരു മ്രന്തവും വൃദ്ധന്‍ 
ഉപദേശിച്ചു. ബീജാക്‌ ഷരങ്ങളടങ്ങിയ ആ മന്ത്രം ഏതാണ്ട്‌ ഇങ്ങനെയാണ്‌ 


ഓം ഓവലയ്യാ ഏവലയ്യാ 
വേലാ അയ്യാ.... അയ്യാ പൊന്നേ 
പൊന്നിട്ട കരുവീ... ഓംവലയ്യാ 

ഓം വേലാ അയ്യാ... അയ്യാ പൊന്നേ 
അയ്യന്‍റയ്യാ പൊന്നേ പൊരുളേ 
പൂവിട്ട കരുവീ ദേവിക്കിന്ന്‌ 

ആട്ടോ പാട്ടോ പുങ്കാവനമേ 

പൂവിട്ട കരുവീ ഓംവലയ്യാ... 


കടലില്‍ മീന്‍ പിടിക്കുമ്പോള്‍ എന്നും ഈ മന്ത്രം ചൊല്ലണമെന്നും 
വൃദ്ധന്‍ ഉപദേശിച്ചു. ഇന്നും അത്‌ അരയന്മാര്‍ ഏറക്കുറെ പരമ്പരയാ 
" പാലിച്ചുപോരുന്നുണ്ട്‌ . കടല്‍ ക്ഷോഭിക്കുമ്പോള്‍ അരയന് മാര്‍ കൂട്ടമായി 
ഉച്ചത്തില്‍ 'ഓം' ഇപിച്ച്‌ കടലിനെ ശാന്തമാക്കാറുമുണ്ട്‌ . അടമ്പുവളളി 
ഇപ്പോഴും ആലപ്പാട്ടുദേശത്ത്‌ കാണാം. ആ വള്ളി കാണുമ്പോള്‍ 
ആലപ്പാട്ടുകാര്‍ക്ക്‌ സ്ഥലപുരാണം ഓര്‍മ്മവരും. അവര്‍ ആ കഥ പുതിയ 
തലമുറയ്ക്കും നവാഗതര്‍ക്കും ഉത്സാഹത്തോടെ പറഞ്ഞുകൊടുക്കും. 


മത്സ്യം കിടക്കുന്ന ജൂല്രപദേശമാകെ വളളി വലയംചെയ്തു. ഓം, ഐം 
തുടങ്ങിയ ബീജാക്‌ ഷരങ്ങളടങ്ങിയ മ്രന്തഗാനങ്ങളുമായി അരയന്മാര്‍ 
അടമ്പുവളളി വലിച്ചുതുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോള്‍ വള്ളിയില്‍ 


38 


ബന്ധിതനായി ഭീമാകാരനായ മകരമത്‌ സ്യം കരയ്ക്കടുത്തു. ഉടന്‍ മത്സ്യം 
അപ്രത്യക്ഷമായി. 

മത്സ്യത്തെ പിടിക്കാന്‍ നേതൃത്വം നല്കിയ വൃദ്ധന്‍ പരമശിവനല്ലാതെ 
മററാരുമായിരുന്നില്ല. അങ്ങനെ സുബഹ്മണ്യനു ശാപമോക്ഷം കിട്ടി, 
മകരമത്സ്യടുത്ത കരയ്ക്കു കയററിയ സ്ഥലത്ത്‌ ഒരു സുരബഹ്മണ്യ 
ക്ഷ്രേതം പണിഭഴിപ്പിക്കപ്പെട്ടു. ആ  ക്ഷ്രേതം ഇപ്പോഴും ഉണ്ട്‌ -ബാല 
സു്രഹ്മണ്യക്‌ ഷ്രേതം. 


വൃദ്ധനായ പരമശിവന്‍ രാജാവിന്‍െറ മുമ്പില്‍വന്നു നിന്നു. മത്സ്യത്തെ 
ബന്ധിക്കുന്ന ആളിനു : മകളെ ഭാര്യയായി നല്‍കാമെന്നു രാജാവു 
സമ്മതിച്ചിരുന്നതാണ്‌ . അരചനും പ്രജുകളും വിഷമിച്ചു.  പടുവൃദ്ധന്‌ 
സുന്ദരിയും നവയവ്വനയുക്തയുമായ രാജകുമാരിയെ - എങ്ങനെ 
വിവാഹം ചെയ്തുകൊടുക്കും? 
മറെറന്തും നല്കാം, മകളെ മാത്രം ചോദിക്കരുതെന്ന്‌ രാജാവ്‌ 
അപേക്ഷിച്ചു. സത്യം പാലിക്കണമെന്നു മാതം വൃദ്ധന്‍ ആവശ്യപ്പെട്ടു. 
രാജാവ്‌ - ധര്‍മ്മസങ്കടത്തിലായി. സത്യമാണ്‌ മുക്കുവരുടെ ബലം. 
സത്യമില്ലെള്കില്‍ കടലില്‍ വഞ്ചിയിറക്കുന്നത്‌ മരണക്കെണിയാണ്‌. 
എന്തുവന്നാലും സത്യം ലംഹ്വിക്കുക വയ്യാ. ഈ മുതുക്കനന്‍ പെണ്ണിനെ 
കൊടുക്കാനും മനസ്സില്ല. ) 
എല്ലാവരും-വിഷമിച്ചു നില്പായി. പ്പോള്‍ രാജുകുമാരി മുന്നോട്ടുവന്നു. 
ശ്രീപാര്‍വ്വതിതന്നെയാണ്‌ ശിവന്‍െറ ശാപ്രപകാരം അരയത്തിയായി വന്ന്‌ 
അവതരിച്ചിരുന്നത്‌ . ശ്രീപാര്‍വ്വതിയായ അരയരാജുകുമാരി അച്ഛനോടു 
പറഞ്ഞു “അച്‌ ഛാ, സത്യം പാലിക്കേണ്ടത്‌ എല്ലാവരുടെയും ധര്‍മ്മമാണ്‌. 
ഒന്നുകൊണ്ടും അതിനു മാററം വന്നുകൂടാ. “ ൦ .-; 
പക്ഷേ കുമാരിയെ ഉപേക്ഷിക്കാന്‍ രാജാവിനും. ഗ്രജുകള്‍ക്കും തീരെ 
മനസ്സുവന്നില്ല. rT ആര്‍ഷ മടി ത 
രക്ഷപ്പെടാന്‍ പററും! 


ഗത്യന്തരമില്ലാതെ രാജകുമാരിയായ ശ്രീപാര്‍വ്വതി സൃദ്ധവേഷം ധരിച്ച 
പരമശിവന്‍െറ കുടെ ബലമായി. ഇറങ്ങിപ്പുറപ്പെട്ടു. നാട്ടുകാര്‍ക്ക്‌ .അവരെ 
തടയാന്‍ ശേഷിയുണ്ടായില്ല. സത്യത്തിന്‍റെ ബലം അവരെ തടഞ്ഞു. 
നാട്ടുകാരെല്ലാം രാജുകുമാരിയെയും വൃദ്ധനെയും കുറേദൂരം - അനുഗമിച്ചു. 
എന്നിട്ട്‌ ആ വിശിഷ്ടദമ്പതികളോട്‌ അരയന് മാര്‍ അപേക്ഷിച്ചു; "നിങ്ങള്‍ 
എണ്‌ ലല ഴു ന! ര്‌ വരാം. 
ധികം ഒ 
അതിന്‌ ശശിയും വരുന്ന ഉത്തര പരഞ്ഞു 
യ നകി ഈരൊന്നുമില്ല, ചെല്ലുന്ന ഇ്റരാണ്‌ ഞങ്ങളുടേത്‌... 


39 


ശിവ-പാര്‍വുതിമാര്‍ നടകൊണ്ടു. നാട്ടുകാരും അവരെ പിരിയാന്‍ 
മനസ്സുവരാതെ പിന്നാലെ നടന്നു. ഇന്ന്‌ ചെങ്ങന്നൂര്‍ ക്ഷ്രേതമിരിക്കുന്ന 
സ്ഥാനത്തുപെന്നപ്പോള്‍ ദേവി പടിഞ്ഞാറോട്ട്‌ തിരിഞ്ഞ്‌ നിലയായി. ശിവന്‍ 
കിഴക്കോട്ടും. പെട്ടെന്ന്‌ രണ്ടുപേരും ശിലയായി. 'ചെല്ലുന്ന ര്‌” 
രൂപാന്തരപ്പെട്ട്‌ ചെങ്ങന്നൂര്‍ ആ ആയി. 


കാല്രകമത്തില്‍ അവിടെ ക്ഷ്രേതം ഉയര്‍ന്നു: പൂജയും മുറപോലെ 
തുടങ്ങി. എന്നാല്‍ ഒരു പ്രത്യേകത. ങ്ക്ഷ്രേതത്തിലെ അഭിഷേകത്തിനു 
വെളളം കോരിക്കൊണ്ടു വന്നാല്‍ സ്ഥിരമായി അതില്‍ മത്സ്യം കാണും. 
അശുദ്ധമായ ഉലംകൊണ്ട്‌ അഭിഷേകം സാധ്യമല്ലാതായി. കാരണം 
അറിയുന്നതിനുവേണ്ടി ,പശ്നം വച്ചപ്പോള്‍ ആലപ്പാട്ടു തുറയുടെ കഥ 
വെളിവായി. ആലപ്പാട്ടരചനന്‍െറ മകളായ ദേവിയെ ശിവന്‍ കൂട്ടിക്കൊണ്ടു 
വന്നതാണ്‌. വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ആലപ്പാട്ടുകാരെ വരുത്തി 
മുറ്റപകാരം വിവാഹം നടത്തിക്കൊടുക്കണം. അതൃപകാരം ആലപ്പാട്ടുകാര്‍ 
സ്രതീധനപ്പണവും മററ്‌ - ഒരുക്കങ്ങളുമായി ചെങ്ങന്നുരെത്തി. ശിവ 
പാര്‍വൃതീവിവാഹം നടത്തിക്കൊടുത്തു. വിവാഹം ശിവരാരതി ദിവസമാണ്‌ . 


ചെങ്ങന്നൂര്‍ ഭഗവതി ആലപ്പാട്ടു തുറക്കാരിയായതിനാല്‍ എല്ലാവര്‍ഷവും 
ആലപ്പാട്ടുകാര്‍ ചെങ്ങന്നൂര്‍ ഉത്‌ സവത്തിന്‌ സ്ര്രീധനപ്പണവുമായി എത്തി 
ശിവ_പാര്‍വ്വതീവിവാഹം നടത്തിക്കൊടുക്കുന്ന ചടങ്ങ്‌ നടപ്പിലായി. ഇന്നും 
ആ ചടങ്ങുണ്ട്‌. ചങ്ങന്നൂര്‍ അമ്പലത്തിലെ ഇരുപത്തിയെട്ടു ദിവസത്തെ 
ഉത്‌ സവങ്ങളില്‍ ഒരുദിവസത്തെ ഉത്സവം ആലപ്പാട്ടു തുറക്കാരുടെ 
വകയാണ്‌. ചെങ്ങന്നൂര്‍ വക ക്ഷ്രേതരേഖകളിലും ഈ കാര്യം കാണാം. 


ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവം കുറച്ചുകാലം മുമ്പ്‌ 
ഉണ്ടായി. ഒരുവര്‍ഷം ആലപ്പാട്ടു തുറക്കാര്‍ സ്രതീധനവുമായി ചെങ്ങന്നൂര്‍ക്കു 
പോയില്ല. വല്ല നാട്ടിലും ചെന്ന്‌ ഉത്സവം നടത്തുന്നതെന്തിന്‌ എന്ന 
ചിന്തയായിരുന്നു ചിലര്‍ക്ക്‌ . ഉടനെ ചെങ്ങന്നൂര്‍ ക്‌ഷ്രേതത്തില്‍നിന്ന്‌ ആള്‍ 
ആലപ്പാട്ടുതുറയിലെത്തി. ആലപ്പാട്ടുകാര്‍ വരാത്തതുകൊണ്ട്‌ ആന 
എഴുന്നെളളിച്ചിറങ്ങുന്നില്ല. എത ശ്രമിച്ചിട്ടും ആന നില്ക്കുന്നിടത്തുനിന്ന്‌ 
അനങ്ങുകയില്ല. ഇതേത്തുടര്‍ന്ന്‌ ആലപ്പാട്ടുതുറയില്‍ വസൂരി തുടങ്ങിയ 
ദൂര്‍ലക്ഷണങ്ങള്‍ കണ്ടുതുടങ്ങി. ഉടനെതന്നെ ആലപ്പാട്ടുകാര്‍ പതിവുപോലെ 
സ്ത്രിധനത്തോടും .വിവാഹോത്‌ സവത്തിന്‍െറ മററ്‌ ഒരുക്കങ്ങളോടുംകൂടി 
ചെങ്ങന്നുരെത്തി, മുറപോലെ ഉത്സവവും ശിവ--പാര്‍വ്വതിമാരുടെ 
കല്യാണവും നടത്തി. 

ഈ -ചെറിയ (പദേശത്ത്‌ ഇപ്പോള്‍ ്രട്ടോല്‍പരു ഞു 
സിദ്ധമായ ഒരു ദേവീക്‌ ഷേത്രം. ഇവിടെ ഉണ്ടായിരുന്നത്‌ കടലെടുത്തു 
പോയി. അതേ സ്ഥലത്ത്‌ കരയിലേക്കു. മാററി അത്‌, ്രതിഷ്ഠിച്ചിട്ടുണ്ട്‌ , 


40 
മാണ്‌. മൂക്കുംപുഴ ദുര്‍ഗ്ഗാക്ഷ്രേതം, കൊച്ചോച്ചിറ ശിവക്ഷ്രേതം, 
ചെറിയഴീക്കല്‍ കാശിവിശ്വനാഥക്ഷ്രേതം, മകരമത്സ്യം വന്നു കയറിയ 
സ്ഥലത്തെ ബാലസുധ്ബഹ്മണ്യക്ഷ്രേതം, കുരുക്കശ്ശേരില്‍ ദുര്‍ഗ്ഗാ 
ക്ഷ്രേതം, പൊന്നാഭഗവതി ദുര്‍ഗ്ഗാക്‌ ഷ്രേതം, ര്രായിക്കാട്‌ പശ്ചിമേശ്വരി 
ദുര്‍ഗ്ഗാക്ഷ്രേതം, അഴീക്കല്‍ തെക്ക്‌ സുര്ബഹ്മണ്യക്ഷ്രേതം, അഴീക്കല്‍ 
വടക്ക്‌ പൂക്കോട്ട്‌ പരമ്പരക്ഷ്രേതം (ദുര്‍ഗ്ഗാക്ഷ്രേതം). ഇവിടത്തുകാരുടെ 
ദൈവവിശ്വാസത്തിനു മററു തെളിവുകളൊന്നും വേണ്ടാ. ഓച്ചിറക്ഷ്രേത 
ത്തിലെ വൃശ്ചികത്തിലുളള ഉത്സവത്തിന്‍റെ ഒമ്പതാം ഉത്സവം 
പറയകടവ്‌, ്രായിക്കാട്‌, അഴീക്കല്‍ എന്നീ തുറക്കാരുടെ വകയാണ്‌. 


സാന്ദര്‍ഭികമായി ചെങ്ങന്നൂര്‍ ക്ഷ്രേതത്തെപ്പററി അല്പം ചിന്തി 
ക്കേണ്ടിയിരിക്കുന്നു. ഐതിഹ്യമാലയില്‍ ശ്രീമാന്‍ കൊട്ടാരത്തില്‍ ശങ്കുണ്ണി 
ചെങ്ങന്നൂര്‍ ക്‌ഷ്രേതത്തെപ്പററി മറെറാരു കഥയാണ്‌ പറഞ്ഞിട്ടുളളത്‌. 

പണ്ട്‌ പാര്‍വ്വതീപരമേശ്വരന മാരുടെ വിവാഹം ഹിമാലയത്തില്‍ നടക്കുന്ന 
സന്ദര്‍ഭം. എല്ലാ ദേവ-ട്ൂഷി-യക്‌ഷ-ഗന ധര്‍വ്വാദികളും അവിടെ എത്തി. 
അതുമൂലം ഭൂഭാരം വടക്കു കൂടിയിട്ട്‌ ഭൂമി അങ്ങോട്ടു മറിയുമോ എന്നു 
തോന്നി. ഭൂമിയുടെ സന്തുലനം നിലനിര്‍ത്താന്‍ (തിമൂര്‍ത്തികള്‍ തപസ്സിന്‍െറ 
ഭാരം നല്ലതുപോലെയുളള അഗസ്ത്യനെ തെക്കുള്ള ശോണാരദിയില്‍ 
പോയിരിക്കാന്‍ പറഞ്ഞയച്ചു. അഗസ്ത്യന്‍ ശോണാദ്രിയില്‍വന്ന്‌ തപം 
ചെയ്തിരിപ്പായി. കല്യാണം കഴിഞ്ഞ്‌ ശിവപാര്‍വ്വതിമാര്‍ ശോണ്ദ്രദി , 
യിലെത്തി അഗസ്ത്യനെ സന്ദര്‍ശിച്ചു. അക്കാലത്ത്‌ ' പാര്‍വ്വതി 
തൃപ്പുത്തായി. തൃപ്പുത്താഘോഷം കേമമായി നടന്നു. അന്ന്‌ അവിടമെല്ലാം 
കാടായിരുന്നു. ഒരു കുറത്തി കാട്ടില്‍വന്ന്‌ ഒരു കല്ലില്‍ അരിവാള്‍ തേച്ചു. 
കല്ലില്‍നിന്ന്‌ ചോര ചാടി. ര്രശ്നവശാല്‍ ശിവ-_പാര്‍വ്വതീസാന്നിദ്ധ്യം 
തെളിഞ്ഞു. ക്ഷ്രേതമായി. ജനവാസമായി. രായി. 'ശോണാദ്രി” എന്ന 
സംസ്കൃതം മലയാളത്തില്‍ ചെംകുന്ന്‌ ആയി. ഇനവാസംമൂലം ഈ൪ 
ആയപ്പോള്‍ ചെംകുന്നുര്‍ _ചെങ്ങന്നുര്‍ ആയി. 


ഇവിടെ അല്പം ചിന്തിക്കാനുണ്ട്‌. ഇതിനു മുമ്പു കൊടുത്തിരിക്കുന്ന 
ആലപ്പാട്ടു കഥകൊണ്ടും, ചെങ്ങന്നൂര്‍ ക്ഷ്രേതരേഖകൊണ്ടും, ക്ഷേ 
ത്രോത്‌സവത്തില്‍ ആലപ്പാട്ടുകാര്‍ക്കുളള പങ്കും ചടങ്ങുകളും പരിഗണി 
ക്കേണ്ടിവരുന്നതുകൊണ്ടും, ചെങ്ങന്നൂര്‍ ഭഗവതി ആലപ്പാട്ടുതുറയില്‍നിന്ന്‌ 
ചെങ്ങന്നൂര്‍ വന്ന്‌ കുടികൊണ്ടതാണ്‌. എന്ന്‌ കരുതാന്‍ കൂടുതല്‍ ന്യായം 
കാണുന്നു. ചെങ്ങന്നൂര്‍ ക്ഷ്രേതമെവിടെ, ആലപ്പാട്ടഗാമം എവിടെ? 
ഇതയും അകലെയുളള രണ്ടു സ്ഥലങ്ങള്‍ തമ്മില്‍ ക്ഷ്രേതപരമായ 
ബന്ധം വരണമെങ്കില്‍ എന്തെങ്കിലും അടിസ്ഥാനം ഇല്ലാതെ വരില്ലല്ലോ. 

ചെങ്ങന്നൂര്‍ ഭഗവതിയുടെ മുലകുടുംബമായ ആലപ്പാട്ടര്പദേശം ആത്മീ 
യ്രപട ചൊരിയുന്ന മാതാ അമൃതാനന്ദമയിയുടെ ഇന്മംകൊണ്ട്‌ ഇപ്പോള്‍ 
വീണ്ടും പുണ്യക്ഷ്രേതമായി (പസിദ്ധി ആര്‍ജ്‌ ജിച്ചിരിക്കുന്നു. ക 


അദ്ധ്യായം അഞ്ച്‌ 


ഇടമണ്ണേല്‍ കുടുംബം 


“കുലം പവിത്രം, ജനനീ കൃതാര്‍ത്ഥാ” 
ദിവ്യജ്യോതിസ്സുകള്‍ക്കു ജന്മം നല്‍കുന്ന കുലം പവിശ്രമാണ്‌, 
ജനനി കൃതാര്‍ത്ഥമാണ്‌. 
വി 


ഒരു ലാകിക കുടുംബത്തിന്‍െറ സ്ഥാനത്ത്‌ മഹത്തും ബൃഹത്തുമായ 
ഒരു ആദ്ധ്യാത്മിക കുടുംബം സ്ഥാപിതമാകുന്ന പുണ്യചരിതം 
രോമഹര്‍ഷകമാണ്‌ . ഇത്തരം ജീവിതഗാഥകളാണ്‌ വാസ്തവത്തിലുളള 
“പാപനാശിനീ' തീര്‍ത്ഥങ്ങള്‍. ' . 


ആലപ്പാട്ടു പഞ്ചായത്തില്‍പ്പെട്ട പറയകടവു ദേശത്തെ അതിപുരാതന 
മായ ഒരു അരയത്തറവാടാണ്‌ ഇടമണ്ണേല്‍. അമ്മയുടെ പുണ്യഇന്മംകൊണ്ടു 
പാവനമായ ഈ വീടും അതോടുചേര്‍ന്ന ഏതാനും സെന്‍റു സ്ഥലവുമാണ്‌ 
ഇപ്പോള്‍ മാതാഅമൃതാനന്ദമയീമിഷന്‍െറ ആസ്ഥാനകേന് ദ്രം. അമ്മയുടെ 
ജന്മ-കര്‍മ്മങ്ങള്‍ക്കു സാക്ഷ്യം വഹിച്ച ഈ തറവാടിന്‌ വ്യക്തവും 

“ അവ്യക്തവുമായ പുണ്യസഞ്ചയം ഉണ്ടെന്നു നിശ്ചയമാണ്‌. 


ഇടമണ്ണേല്‍ കുടുംബക്കാരുടെ കുലത്തൊഴില്‍ മീന്‍പിടിത്തമാണ്‌. 
ഇപ്പോള്‍ മറ്റു ജോലികള്‍ക്കും പോകുന്നുണ്ട്‌. ക്ഷ്ലേതത്തില്‍ പോയി 
ആരാധന, വീട്ടില്‍ ഭാഗവതപാരായണം, (വതാനുഷ്ഠാനങ്ങള്‍ ഇതെല്ലാം. 
ഈ ക ടി ജീവിതത്തിന്‍െറ ഭാഗമായിരുന്നു. ഈ പം പല 
നല്ല ഭക്തന്‍മാരുു ഉൂണ്ടായിരുന്നിട്ടുണ്ട്‌ . അങ്ങനെയുള്ള ഒരു പുണ്യാത്മാ 
വായിയുന്നു മമ അച്ഛന്‍െറ അച്‌ ഛനായ ശ്രീമാന്‍ വേലായുധന്‍. 
വലിയ ഈശ്വരഭക്തനായിരുന്ന അദ്ദേഹം സത്യസന്ധനും ആയിരുന്നു. 
ആര്‍ക്കും കാരുണ്യപൂര്‍വം കഴിവുള്ളതെന്തും കൊടുക്കുന്ന മഹാദാനി. 


42 


അഹിംസയുടെ മൂര്‍ത്തി. ഒരു ചെറിയ എലിക്കുഞ്ഞിനെപ്പോലും കൊല്ലാന്‍ 
സമ്മതിക്കുകയില്ല. ഉദ്ദേശം അമ്പതിനടുത്ത ്രായത്തില്‍ ദേഹവിയോഗം 
സംഭവിച്ച അദ്ദേഹത്തിന്‌ അന്ന്‌ ശൈശവലീലയില്‍ കഴിഞ്ഞിരുന്ന 
അമ്മയെ കാണാനുളള സൌഭാഗ്യം ലഭിക്കുകയുണ്ടായി. 


ആ പുണ്യാത്‌ മാവിന്‍െറ സ്മരണയ്ക്കായി ഇടമണ്ണേൽ ഗൃഹത്തിന്‍െറ 
തെക്കേമുറ്റത്തുളള കളരിയുടെ മുമ്പില്‍ തെക്കുകിഴക്കേ മൂലയില്‍ ഒരു 
തായുണ്ട്‌ . (ശീ വേലായുധന്‍ മരിച്ച്‌ അധികം താമസിയാതെ ഒരു സന്യാസി 
ഇടമണ്ണേല്‍ വരികയും ആ 'യോഗീശ്വരന്‍െറ തറ യില്‍ എന്നും ദീപം 
കത്തിക്കണമെന്നു നിര്‍ദ്ദേശിക്കുകയും ചെയ്‌ തു. അത്‌ വീട്ടുകാര്‍ പാലിച്ചോ 
എന്നു നിശ്ചയമില്ല. അവിടെ നിത്യവും ദീപം വയ്ക്കണമെന്ന്‌ 
പില്‍ക്കാലത്ത്‌ ഭാവദര്‍ശനസമയത്ത്‌ അമ്മ നിര്‍ദ്ദേശിച്ചു. അത്‌ മുടങ്ങാതെ 
പാലിച്ചുപോരുന്നുണ്ട്‌ . 

വേലായുധന്‍െറ ഭാര്യ മാധവി കളരിമണ്ഡപത്തില്‍ കൂനിക്കൂടിയിരുന്ന്‌ 
പൂമാലകെട്ടുന്നതു കണ്ടിട്ടുളളവര്‍ പിന്നെ മറക്കുകയില്ല. ഇവരുടെ പുരതനായ 
ശ്രീ സുഗുണാനന്ദനാണ്‌ മാതാ അമൃതാനന്ദമയിയുടെ ലൌകിക 
പിതാവിന്‍െറ സ്ഥാനം വഹിക്കാന്‍ ഭാഗ്യമുണ്ടായത്‌. ഇദ്ദേഹം താണ 
ക്ളാസില്‍ ഏതിലോ പഠിക്കുന്നകാലം. ഒരു സന്യാസി ഇടമങ്ലേല്‍ വന്നു. 
വീടും പരിസരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്‌ അദ്ദേഹം പറഞ്ഞു-- 
**ഇതൊരു വലിയ പുണ്യഭൂമിയാണ്‌. ഇവിടെ വലിയ വലിയ യോഗികളും 
തപസ്വികളും സാധനചെയ്ത്‌ സമാധിയാകുന്ന സ്ഥലമായിത്തീരും. 
ഇവിടത്തെ ഓരോതരി മണ്ണും പവിശ്രമാണ്‌ .”' കുട്ടിയായ സുഗുണാനന്ദനോ 
മററാരെങ്കിലുമോ അന്ന്‌ അത്രത കാര്യമായെടുത്തില്ലെങ്കിലും ഓര്‍മ്മയില്‍ 
നിന്ന്‌ മാഞ്ഞുപോയില്ല. 'ഇന്നാണ്‌ ആ സന്യാസി പറഞ്ഞതിന്‍െറ അര്‍ത്ഥം 
മനസ്സിലാകുന്നത്‌” എന്ന്‌ പഴയ കഥകള്‍ അയവിറക്കുന്ന കൂട്ടത്തില്‍ 
സുഗുണച്ചന്‍ പറഞ്ഞു. ഒരു വലിയ ഹഠയോഗി ഒരിക്കല്‍ ഇടമണ്ണേല്‍ വന്നു, 
അദ്ദേഹം സുഗുണാനന്ദനോടു പറഞ്ഞു ''നീ (്രാഹ്മണനാണ്‌, 
നിന്‍െറ പുണുല്‍ മറ്റാരും കാണുന്നില്ല, പക്ഷേ എനിക്കു കാണാം.” 
പൂര്‍വസംസ്‌ കാരത്തിന്‍െറ അപൂര്‍വ്വമായ അറിവ്‌ ആ വാക്കുകളിലുണ്ട്‌. 

ശ്രീ സുഗുണാനന്ദന്‍ കുടുംബപാരമ്പര്യത്തിനു ചേര്‍ന്നവിധം 
ചെറുപ്പത്തില്‍ത്തന്നെ ഈശ്വരഭക്തനായിരുന്നു. . കൃഷ്ണനോടായിരുന്നു 
ഏറെ രപിയം. കഥകളിരഭമംമൂലം എട്ടുപത്തു വയസ്സുളളപ്പോള്‍ത്തന്നെ അതു 
പഠിച്ചു. തെക്കയ്യത്ത്‌ രാമന്‍കുഞ്ഞാശാന്‍െറ കഥകളിയോഗത്തില്‍ ചേര്‍ന്നു. 
കൃഷ്ണഭക്തനാകയാല്‍ സുഗുണാനന്ദന്‍െറ ഏറ്റവും (പിയപ്പെട്ട വേഷം 
കൃഷ്ണനായിരുന്നു. “കൃഷ്ണവേഷം അരങ്ങേറിയപ്പോള്‍ കുട്ടിയായ 

സുഗൂണാനന്ദന .: കൃഷ്ണഭാവാവേശം . - ഉണ്ടായിപോല്‍. ഇദ്‌ ദേഹം 
അധികമൊന്നും സ്‌കുളില്‍ പഠിക്കാതെ മത്‌ സ്യബന് ധനത്തിലും വിപണ 
യ്യ ന്ന വയസ്സില്‍, ഇരൂപതുവയസ്സുളള 


43 


ദമയന്തി എന്ന സുശീലയായയുവതിയെ സുഗുണാനന് ദന്‍ വിവാഹം കഴിച്ച. 
ലൌകികരീത്യാ മാതാ അമൃതാനന്ദമയിയുടെ പെറ്റമ്മയാകാനുളള മഹാഭാഗ്യം 
ലഭിച്ചത്‌ ഈ പുണ്യവതിക്കാണ്‌. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ഭണ്ഡാരത്തു' തുറയില്‍ _ 'കിണറ്റിന്‍മൂട്ടില്‍' 
എന്ന വീട്ടിലാണ്‌ ദമയന്തിയമ്മ ജുനിച്ചത്‌. അച്ഛന്‍ പുണ്യന്‍, അമ്മ 
കറുത്തകുഞ്ഞ്‌ . ഈശ്വരവിശ്വാസത്തിന്‍െറ പാരമ്പര്യമുള്ള ഒരു തറവാടാണ്‌ 
അവരുടേത്‌. . സ്വന്തം കുടുംബക്ഷ്രേതമുണ്ട്‌ സാമാന്യം സമ്പത്തും 
ദൈവവിശ്വാസവും ഒത്തിണങ്ങിയ വീട്‌. 


ചെറ്റ്രപായത്തില്‍ത്തന്നെ ദമയന്തി ഈശ്വരഭക്‌ തയായിരുന്നു. സത്യം 
വിട്ടു ചിന്തിക്കുകതന്നെ ഇല്ല. കഷ്ടപ്പെടുന്നവരെ കണ്ടാല്‍ സഹായിക്കും. 
നാലാംക്ളാസ്സുവരെ പഠിച്ചു. നന്നേ വെളുപ്പിന്‌ എഴുന്നേല്‍ക്കും. 
ഹരിനാമകീര്‍ത്തനവും മററും ചൊല്ലും. ചെറുപ്പത്തിലെ ആ ശീലം ദമയന്തി 
ഒരിക്കലും ഉപേക്ഷിച്ചില്ല. എല്ലാ ്രതങ്ങളും വളരെ ചിട്ടയോടെ 
അനുഷ്ഠിക്കുമായിരുന്നു. ഉറച്ച നിഷ്ഠയും ശ്രദ്ധാഭക്തികളും രവതാനു 
ഷ്ഠാനത്തില്‍ (പകടമായിരുന്നു. ദമയന്തിയമ്മയുടെ ര്വതത്തിന്‍െറ മാഹാ 
ത്മ്യം വെളിവാക്കുന്ന ഒരു സംഭവമുണ്ട്‌. കരിക്കുവെട്ടി വെളളം കുടിച്ചിട്ടാണ്‌ 
അവര്‍ ്രതം അവസാനിപ്പിക്കുക. അതിലേക്ക്‌ കരിക്കിന്‍ ആളെ 
കിട്ടിയില്ലെങ്കില്‍ സമയത്തിന്‌ തെങ്ങില്‍നിന്ന്‌ കരിക്കു തനിയെ അടര്‍ന്നു 
വീഴും.'ഇത്‌ യാദൃച്ഛികമായി ഒന്നോ രണ്ടോ തവണ സംഭവിച്ചിട്ടുളളതല്ല. 
അനേകം തവണ കൃത്യമായി നടന്നിട്ടുളള കാര്യമാണ്‌. 


ബ്രാഹ്മണരെപ്പോലെ (വതാനുഷ്ഠാനങ്ങളും മറ്റും ചിട്ടയായി 
നടത്തുന്ന ദമയന്തിയമ്മയെ ഗ്രാമവാസികള്‍ “പട്ടത്തിയമ്മ” എന്നു 
വിളിച്ചിരുന്നു. കൂടിയ സദാചാരബോധവും യാഥാസ്ഥിതികതയും അവരുടെ 
ജീവിതത്തെ ശക്തമായി നിയ്യന്തിച്ചിരുന്നു. ഇതുമൂലം കുട്ടികളെ 


കര്‍ശനമായ. ശിക്ഷണത്തില്‍ വളര്‍ത്തുന്നതില്‍ അവര്‍ ക്രമത്തിലധികം . . 


ശ്രദ്ധിച്ചിരുന്നതായി കാണാം. പെണ്‍കുട്ടികളുടെ അച്ചടക്കത്തിന്‍െറ 
കാര്യത്തില്‍ ദമയന്തിയമ്മയ്ക്കു യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. 
ഇക്കാര്യത്തില്‍ ശ്രീ സുഗുണാനന് ദനും ഒട്ടും അയവുളള ര്പകൃതക്കാരനാ 
യിരുന്നില്ല, “ചെറിയ തെറ്റുകളില്‍പ്പോലും കര്‍ക്കശമായി പെരുമാറാന്‍ 
രണ്ടുപേര്‍ക്കും മടിയില്ലായിരുന്നു. ഇത്‌ നമ്മുടെ ആരാധനാപാ്രതത്തിന്‍െറ 
ആദ്യകാല ജീവിതത്തെ എത്ര യാതനാപൂര്‍ണ്ണമാക്കി എന്നു വഴിയേ 


ഈ ദമ്പതികള്‍ക്ക്‌ ഒമ്പതു കുട്ടികള്‍ ഉണ്ടായി. കസ്തൂര്‍ബായി,” 
സുധാമണി, സുഗുണമ്മ, സജുനി എന്നു നാല്‌ പെണ്‍മക്കളും സുരേഷ്‌കുമാര്‍, 















അമ്മയുടെ കുടുംബം 
സജുനി, സുഗുണമ്മ, സതീശ്‌ കുമാര്‍, സുധീര്‍ കുമാര്‍, 
സുരേഷ്‌ കുമാര്‍, ദമയന്തി, സുഗുണാനന്ദന്‍, കസ്തൂരീബായി 








ആണ്‍കുഞ്ഞും നന്നേ ചെറുപ്പത്തില്‍ മരിച്ചുപോയി. സുധാമണി പിന്നീട്‌ 
മാതാ അമൃതാനന്ദമയി ആയി. 


മാതാ അമൃതാനന് ദമയിയും കുടുംബാംഗങ്ങളും തമ്മിലുളള ബന്ധം 
അനുപമമര്രേ. അച്ഛനമ്മമാരും സഹോദരീ സഹോദരന്‍മാരും മറ്റു 
ബന്‌ ധുജനങ്ങളും അമ്മയെ “അമ്മച്ചി” എന്നാണ്‌ വിളിക്കുക. ഇതില്‍ നിന്ന്‌ 
അമ്മ അവരില്‍ ഉളവാക്കിയിട്ടുളള ധാരണ എന്തെന്നു വ ൃക്തമാണ്‌ . മകള്‍, 
സഹോദരി തുടങ്ങിയ ലൌകിക ബന്ധങ്ങളെല്ലാം ഇവിടെ അറ്റുവീണിരി 
ക്കുന്നു. ഈശ്വരബന്ധം ഉണരുമ്പോള്‍ ലാകികബന്ധങ്ങള്‍ നിഷ്വപഭമാ 
കുന്നതിന്‌ ഇതിനേക്കാള്‍ മികച്ച ഉദാഹരണം കാണുകയില്ല. 


ഈശ്വരഗതി ബുദ്ധിക്കു വഴങ്ങുകില്ല. അത്‌ സ്വന്തം അനുഭവത്തിലൂടെ 
അറിയേണ്ടതാണ്‌. സത്യത്തിന്‌ യുക്തിയുടെ ഈന്നുവടി വേണ്ടാ. 
അമ്മയുടെ ദിവ്യാത്ഭുതജീവിതം സ്വയം മഹത്വം വെളിവാക്കുന്നു. അത്‌ 
അറിഞ്ഞു (പയോജുനപ്പെടുത്തുന്നവര്‍ സംസാരപാരാവാരത്തിനു മറുകരെ 
എത്തുന്നു. അവരുടെ ഇഹവും പരവും സുരക്‌ ഷിതമായിത്തീരുന്നു. 


അദ്ധ്യായം ആറ്‌ 


ജനനവും ബാല്യവും 


ഉുന്മ കര്‍മ്മ ച മേ ദിവ്യം 
ഏവം യോ മേത്ത? തത്വതഃ 
ത്യക്ത്വാദേഹം പുനര്‍ജന്മ 
നൈത? മാമേതി സ്വമൃരീമ്മുന/ (ഗീത 4-9) 
അര്‍ജുനാ, എന്‍െറ ദിവ്യമായ ഇന മ-കര്‍മ്മങ്ങള്‍ തത്ത്വത്തില്‍ 
ഗ്രഹിക്കുന്നവന്‍ ദേഹം . വെടിഞ്ഞാല്‍ പുനര്‍ളുനിക്കുന്നില്ല, എന്നെ 
പ്രാപിക്കുന്നു. 


ത 


ക്രിസ്തുവര്‍ഷം 1953 സെപ്തംബര്‍ 27-ാം തീയതി ഞായറാഴ്ചയിലെ 
പ്രഭാതം ദിവാകരനുപുറമേ ഒരു ആദ്ധ്യാത്മിക സൂര്യന്‍െറ ഉദയത്തിനുകൂടി 
സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്‌ എത്തിയത്‌. സ്ഥുലഇഗത്തിലുളളവര്‍ 
അക്കാര്യം അറിഞ്ഞില്ലെങ്കിലും സൂക്ഷ്മലോകങ്ങളുമായി ബന്ധപ്പെട്ടവര്‍ 
ആ ദിവ്യമുഹൂര്‍ത്തത്തെ പാടിപ്പുകഴ്ത്തിയിരിക്കണം. നീരവപദചലനങ്ങ 
ളോടെ എഴുന്നെളളുന്ന സൂര്യഭഗവാനെ അക്കാരണം കൊണ്ടുമാരതം ആരും 
അറിയാതെ പോകുന്നില്ല, അതുപോലെ എത്രയും അനാര്‍ഭാടമായി, 
ഒതുങ്ങിയ രീതിയില്‍, എളിമത്തമുള്‍ക്കൊളളുന്ന സാഹചര്യത്തില്‍, 
വിശേഷിച്ചാരുടേയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ, ഭൂമിദേവിയുടെ പരുക്കന്‍ 
മടിത്തട്ടിലേക്കു പിറന്നു വീണ ഒരു പെണ്‍കുഞ്ഞ്‌ പില്‍ക്കാലത്ത്‌ സ്വന്തം 
്ഭകൊണ്ട്‌ ലോകത്തെ അനുഗ്രഹിച്ചു. മേല്‍പ്പറഞ്ഞ ദിവസം ഇടമണ്ണേല്‍ 
"തറവാട്ടില്‍ രാവിലെ ഒമ്പതുമണിക്കുശേഷം (9.9.50) കാര്‍ത്തികനക്ഷ്രത 
ത്തിലുളള ശുഭമുഹൂര്‍ത്തത്തില്‍ ജനിച്ച ആ കുഞ്ഞിന്‌ മാതാപിതാക്കളായര്ശീ 
സുഗുണാനന്ദനും ശ്രീമതി ദമയന്തിയമ്മയും നല്‍കിയ പേര്‌ സുധാമണി 
,എന്നാസിരുന്നു. 


46 
ആത്മാനന്ദസുധ വര്‍ഷിക്കുന്ന ദിവ്യനാരീമണിയാണ്‌ 
ജനിച്ചിരുന്നതെന്നോ, അത്‌ ഒരു വിശിഷ്ട ശിശുവാണെന്നോ, ഭാവി 
മാതാ അമൃതാനന്ദമയി എന്ന പവിത നാമധേയത്തില്‍ വിശ്വവന്ദ്യ 
യിത്തീരുമെന്നോ, ആയിരമായിരം വെന്തുനീറുന്ന ആത്മാക്കള്‍ക്ക്‌ ആശ്വ 
മരുളുമെന്നോ, അവരെ സംസാരപാരാവാരതരംഗങ്ങള്‍ക്കപ്പുറം ശാന്തിധാ 
മത്തിലെത്തിക്കുമെന്നോ ഒന്നും അപ്പോള്‍ ആരുമാരും അറിഞ്ഞില്ല, 
രാമാവതാരത്തില്‍ അയോദ്ധ്യയിലെങ്ങും എന്തൊരു ആനന്ദത്തിമിര്‍പ്പാ 
യിരുന്നു! കൃഷ്ണാവതാരസമയത്ത്‌ എത്ര ഉജ്വലമായ (്പഭാവ്രപകടനമാ 
യിരുന്നു! പക്ഷേ ഈ ശിശുവിന്‍റെ ആഗമനം ശ്മശാനമൂകത 
വ്യാപിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിസാധാരണമായ ഒരു വരവ്‌ എന്നേ 

പറയാവൂ. 


ഇടമണ്ണേല്‍ തറവാട്ടില്‍ സുധാമണിയുടെ ജനനം ആര്‍ക്കെങ്കിലും 
സന്തോഷം ജുനിപ്പിച്ചോ എന്നു സംശയമുണ്ട്‌. ഭാരതത്തില്‍ പൊതുവെ 
പെണ്‍കുട്ടികളുടെ ജനനം സ്വാഗതം ചെയ്യപ്പെടാറില്ല. ശ്രദ്ധിച്ചു 'വളര്‍ത്തി, 
പഠിപ്പിച്ച്‌, നല്ല തുക മുടക്കി യോഗ്യനായ വരന്‍െറ കൂടെ പറഞ്ഞുവിടേണ്ട 
പെണ്‍കുട്ടി ഇവിടെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ മാതാപിതാ 
ക്കള്‍ക്കും ഒരു വലിയ ഭാരമാണ്‌... ആണുപിറന്നാല്‍ കുരവയിട്ടു 
ഫ്വോഷിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുമ്പോള്‍, പെണ്ണു 
പിറന്നാല്‍ ശവദാഹം കഴിഞ്ഞ വീടാണോ എന്നു തോന്നും. വലിയ 
മനഃക്ളേശത്തെ സൂചിപ്പിക്കാന്‍ “പെണ്ണു പിറന്ന വീടുപോലെ എന്ന 
പഴംചൊല്ലുതന്നെയുണ്ട്‌ . ഇവിടെ സുധാമണിയാകട്ടെ ദമയന്തിയമ്മയുടെ 
കടിഞ്ഞൂല്‍ ശിശുവൊന്നുമല്ല. നാലാമതായി പിറന്ന സന്തതിയാണ്‌. രണ്ടു 
പ്രസവത്തിനുശേഷം ദമയന്തിയമ്മ മൂന്നാമതായി ഒരു വിചിശ്ര ശിശുവിനും 
ജന്മം നല്‍കി. സുന്ദരനും തേളുസ്വിയുമായ ആ ആണ്‍കുഞ്ഞിന്‍െറ ദേഹം 
മുഴുവന്‍ നീലനിറമായിരുന്നു. വീട്ടില്‍ കൃഷ്ണന്‍ പിറന്നു എന്ന്‌ എല്ലാവരും 
പറഞ്ഞു സന്തോഷിച്ചു. പക്ഷേ അമ്പത്തിമൂന്നു ദിവസം കഴിഞ്ഞ്‌ ആ 
കുഞ്ഞു മരിച്ചുപോയി. അതിനുശേഷം ശ്യാമവര്‍ണ്ണത്തോടു കൂടിയ ഒരു 
പെണ്‍കുഞ്ഞിന്റെറ്റ ജനനത്തില്‍ സന്തോഷിക്കാന്‍ എന്തിരിക്കുന്നു! തികച്ചും 
കുണ്ഠിതം വളര്‍ത്തുന്ന ഒരു പിറവി. കൃഷ്ണാവതാരത്തില്‍ മഹാമായയുടെ 
അവതാരമായ പ്പെണ്‍കുഞ്ഞിനെ കാലനു നല്‍കിയിട്ട്‌ കൃഷ്ണന്‍ ഭൂമിയില്‍ 
വാണു. അതിനു പകരമെന്നോണം കൃഷ്ണനെ വഴിമാറ്റിക്കൊണ്ട്‌ മഹാമായ 
ഭൂമിയില്‍ നില്‍ക്കാന്‍ തീരുമാനിച്ചോ എന്നു തോന്നും. 


സാധാരണമെന്നു പറഞ്ഞാലും, സുധാമണിയുടെ ഉുനനവുമായി 
ബന്ധപ്പെട്ട്‌ ചില പ്രത്യേകതകള്‍ ഇല്ലാതെയുമില്ല. ഈശ്വരഭക്തിയും 
്രതചര്യകളുമുണ്ടായിരുന്ന ദമയന്തിയമ്മ സുധാമണിയെ ഗര്‍ഭം ധരിച്ചിരു 
ന്നപ്പോള്‍ ശിവനേയും കൃഷ്ണനേയും ദേവിയേയുമെല്ലാം സ്വപ്നത്തില്‍ 
ദര്‍ശിച്ചിരുന്നു എന്നു പറയുന്നു. വേറൊരവസരത്തില്‍, ആരോ ഒരു 
സ്വര്‍ണ്ണക്കൃഷ്ണനെ തനിക്കു നല്‍കിയതായി ദമയന്തിയമ്മ സ്വപ്നം 


47 


കാണുകയുണ്ടായി. അമ്മയുടെ ARS പൂര്‍വ്വസൂപന ഇതില്‍ 
കാണാം. 


കടല്‍ത്തീരത്തെ ധീവര കുടുംബത്തിന്‍െറ ചെറിയ മേല്‍ക്കൂരയ്ക്കു 
കീഴില്‍ കുഞ്ഞു ജുനിച്ചുകഴിഞ്ഞപ്പോള്‍ വീട്ടുകാര്‍ ചില പപത്യേകതകള്‍ 
ശ്രദ്ധിക്കാതിരുന്നില്ല. പിറന്നു വീണാലുടന്‍ കുഞ്ഞുങ്ങള്‍ കരയുക 
പതിവാണല്ലോ. എന്നാല്‍ ഈ കുഞ്ഞ്‌ കരയുകയേ ഉണ്ടായില്ല. മുഖത്ത്‌ 
മന്ദഹാസം വിരിഞ്ഞുനിന്നു. അനങ്ങാതെ കിടന്നതേയുളളു. ശിശുവിന്‍െറ 
പാദങ്ങളിലും പ്രത്യേകത കണ്ടു. പത്മാസനത്തിലിരിക്കുന്നവരുടേതുപോലെ 
കാലുമടങ്ങി പാദം നിവര്‍ന്നു മലര്‍ന്നു കാണപ്പെട്ടു. ഇത്‌ ന്യൂനതയായി 

, ആദ്യം തോന്നിയെങ്കിലും കുഴപ്പമില്ലെന്നു പിന്നെ മനസ്സിലായി. 


വേറൊന്ന്‌ കൂടുതല്‍ ശ്രദ്ധ ആകര്‍ഷിച്ചു. കുഞ്ഞിനു നല്ല 
നീലനിറമായിരുന്നു. കൃഷ്ണന്‍െറയും കാളിയുടെയും നിറത്തോടു സാദ്യ 
. ശ്യമുളള 'ദൂര്‍വാദള ശ്യാമള കോമളാംഗം.' ഇങ്ങനൊരു നിറത്തിനു സാദ്ധ്യത 
കുറവാണ്‌. അച്ഛനമ്മമാര്‍ ഇരുനിറത്തില്‍ വെളുത്തവരാണ്‌. അതനുസരിച്ച്‌ 
മറ്റു മക്കള്‍ നല്ല നിറമുളളവരാണ്‌ . ഇരുനിറത്തില്‍ കറുപ്പുവന്നാല്‍ 
സ്വാഭാവികമെന്നു കരുതാം. എന്നാല്‍ നീലനിറം മനുഷ്യസാധാരണമല്ല. ഇത്‌ 
എന്തെങ്കിലും രോഗമാകാം. പല വൈദ്യന്‍മാരെയും കാണിച്ചു. ഫലം 
കണ്ടില്ല. നിറം മാറ്റമല്ലാതെ ആരോഗ്യഹാനിയില്ലെന്ന്‌ കണ്ട്‌ ചികിത്സ 
മതിയാക്കി. കാല്രകമത്തില്‍ നീലനിറത്തിന്‍െറ കടുപ്പം കുറയുകയും 
കറുപ്പാവുകയും ചെയ്തു, കൃഷ്ണ സാധന അനുഷ്ഠിച്ചിരുന്ന കാലത്ത്‌ 
ആ അദ്ഭുതബാലികയുടെ നിറം വീണ്ടും നീലച്ചായ്‌ വുളളതായിത്തീരുക 
യുണ്ടായി. എന്നാല്‍ പിന്നീട്‌ വീണ്ടും ഇരുനിറത്തില്‍ കറുപ്പായി. അനന്തരം 
കൃഷ്ണഭാവസമയത്തുമാരതം സുധാമണിയെ കായാമ്പൂ നിറത്തില്‍ 
കാണാമെന്നായി. . 


ശൈശവവും ബാല്യവും 


സുധാമണി എന്ന വിചി്ര ബാലിക ആറാം മാസം തൊട്ടുതന്നെ 
വ്യക്തമായി മാതൃഭാഷയായ മലയാളം സംസാരിച്ചുതുടങ്ങി. ” ഏഴാം 
മാസത്തില്‍ എഴുന്നേററ്‌ ഓട്ടമായി. സാധാരണ കുട്ടികള്‍ കമഴ്‌ന്നു വീഴുകയും 
മൂട്ടില്‍ ഇഴയുകയും ചെയ്തതിനുശേഷമാണല്ലോ നില്‍ക്കാനും നടക്കാനും 
- തുടങ്ങുന്നത്‌. എന്നാല്‍ “ സുധാമണി അതിനൊന്നും മിനക്കെട്ടില്ല. 
പരസഹായം കൂടാതെ നേരെ എഴുന്നേററു നിന്നു; നടക്കുന്നതിനു മുമ്പ്‌ 


ഓടാന്‍ തുടങ്ങുകയും ചെയ്തു. ഇത്‌ എല്ലാവരിലും അദ്ഭുതാനന്ദങ്ങള്‍ 
ഉളവാക്കി. 


നന്നേ ചെറുപ്പത്തില്‍ത്തന്നെ നല്ല ചൊടിയും ചുറുചുറുക്കും 
ഉത്സാഹവുമുളള കുഞ്ഞായിരുന്നു സുധാമണി. :പറഞ്ഞാലുടന്‍ അനുസ 


48 













രിക്കും. എല്ലാവരോടും അതിയായ സ്‌നേഹമാണ്‌. അപരിചിതര്‍ക്കുപേ; 

. കുഞ്ഞിനോട്‌ വാത്സല്യവും ്രത്യേക “ആകര്‍ഷണവും തോന്നിയിരും 
അതുകൊണ്ട്‌ എല്ലാവരും സുധാമണിയെ “കുഞ്ഞ്‌” എന്ന ഓമനപ്പേരാ 
വിളിച്ചിരുന്നത്‌. 


സുധാമണിയുടെ ഓര്‍മ്മശക്തി അസാമാന്യമായിരുന്നു. കുഞ്ഞ്‌ 
അഞ്ചുമാസം ്രായമുളള സമയം. ദമയന്തിയമ്മ വെളിയിലേക്കു പോയിരുന്നു 
കുഞ്ഞ്‌ കരച്ചിലോടു കരച്ചില്‍. സുഗുണാനന്ദന്‍ കുഞ്ഞിനെ ആശ്വസ്‌ 
പ്പിക്കാന്‍ ശ്രമിച്ച. എടുത്തുകൊണ്ട്‌ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. 
താരാട്ടുപാടി നോക്കി. രക്ഷയില്ല. കരച്ചില്‍ കൂടുന്നതേയുള്ളൂ. -സുഗുണാ 
നന്ദനു ദേഷ്യംവന്നു_' നിന്‍െറ കരച്ചില്‍ തീരാന്‍ പോകുന്നില്ല. 
കിടക്കുന്നു എന്നു പറഞ്ഞ്‌ കുഞ്ഞിനെ കിടക്കയിലേക്ക്‌ ഒരേറ്‌, 
വര്‍ഷങ്ങള്‍ക്കുശേഷം ഒരിക്കല്‍ സുധാമണി സന്ദര്‍ഭവശാല്‍ അച്ഛനോടു 
പറഞ്ഞു: ''ഹോ, അച്ഛനെന്നെ പണ്ട്‌ വലിച്ചെറിഞ്ഞ ഏറ്‌ ! കൊല്ലാനുള്ള 
ഏറായിരുന്നല്ലോ. ” സുഗുണച്ചന്‌ ആദ്യം കാര്യം മനസ്സിലായില്ല, 
മനസ്സിലായപ്പോള്‍ അത്ഭുതത്തിന്‌ അതിരില്ലാതായി. അഞ്ചുമാസം ഗ്രായമു 
ളളപ്പോള്‍ നടന്ന സംഭവം കുഞ്ഞ്‌ അതേപടി ഓര്‍മ്മിച്ചു പറയുന്നു. 
ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ട്‌. ദമയന്തിയമ്മ അത്ഭുതത്തോടെ 
പറഞ്ഞു_ ''മോള്‍ക്കു നല്ല ഓര്‍മ്മയാണല്ലോ.”” 


സുധാമണി “അതെ, എനിക്ക്‌ എല്ലാം നല്ല ഓര്‍മ്മയുണ്ട്‌." 

ആ ഓര്‍മ്മയുടെ വ്യാപ്തി എത്രമായതമുണ്ടെന്ന്‌ 'ആനന്ദവീഥിയിലൂടെ 
എന്ന തന്‍െറ കവിതയില്‍ സുധാമണി പില്‍ക്കാലത്ത്‌ ഇങ്ങനെ 
രേഖപ്പെടുത്തി. 


“ കോടിയബ്ദങ്ങള്‍ പിന്നിട്ട കഥകളെന്‍ 
ചാരുസിരയിലുദിച്ചുയര്‍ന്നു.”” 


കോടാനുകോടി അബ്ദങ്ങളിലെ കാര്യങ്ങള്‍ ഓര്‍മ്മിക്കുന്ന ആ അചിന്ത്യ 
ശക്തി ഏത്‌ എന്നു ചിന്തിക്കാന്‍ നാം നിര്‍ബന്‌ ധിതരായിത്തീരുന്നു. 


വാക്കുകള്‍ കൂട്ടി ഉച്ചരിക്കാനുളള കഴിവുണ്ടായ കാലം മുതല്‍ ഭജന 
കീര്‍ത്തനങ്ങള്‍ പാടുന്നതില്‍ സുധാമണി അതിയായ താല്പര്യം കാണിച്ചു 
തുടങ്ങിയിരുന്നു. രണ്ടുവയസ്സു കഴിഞ്ഞപ്പോള്‍ത്തന്നെ കുഞ്ഞിന്‍െറ ദിനസരി 
നാമജുപവും സങ്കീര്‍ത്തനവുമായിത്തീര്‍ന്നു. ഇത്‌ എത്രയും അസാധാരണം 
എന്നേ പറയാവൂ. പരപ്രേരണകൊണ്ടു സാധിക്കുന്ന കാര്യമല്ലിത്‌. മൂന്നു 
നാലു വയസ്സുതൊട്ടേ കുഞ്ഞ്‌ രണ്ടും നാലും വരി കൃഷ്ണസ്തുതി ഉണ്ടാക്കി 
പാടുമായിരുന്നു. പ്രേമം നിറഞ്ഞ തന്‍റ ഹൃദയത്തില്‍ നിന്നും ഉറവിടുന്ന 
ഭക്തിഗാനങ്ങള്‍ പാടുവാനായിരുന്നു കുഞ്ഞിന്‌ ഏറെ രസം. 


അരുമത്തം തുളുമ്പുന്ന പൈതലിന്‍െറ ഈ ബാലലീല എല്ലാവരേയും 


49 


രസിപ്പിച്ചു. ഹു സ്തുതിക്കുമ്പോഴും കുഞ്ഞ്‌ ഏതെങ്കിലും 
ഈശ്വരന്‍െറ പടത്തിലേക്ക്‌ ഏകാഗ്രമായി നോക്കിയിരിക്കും. അതിമധുരമായ 
കീര്‍ത്തനം, ഹൃദയമലിയിക്കുന്ന കരുണാര്‍ഗ്രമായ പ്രേമഭക്തി, കര്‍ണ്ണാന 
ന്ദകരമായ സ്വരം! ഇളം കുരുന്നു (പ്രായത്തില്‍ എന്തൊരു തന്‍ മയീഭാവമാര്‍ന്ന 
കീര്‍ത്തനാലാപം! കേള്‍ക്കാന്‍ ആളുകള്‍ ചുറ്റും കൂടും. ആ വിശ്വവശ്യമായ 
സങ്കീര്‍ത്തനാമൃതത്തിന്‍െറ ആകര്‍ഷണത്തില്‍ പെടാതിരിക്കുക ആര്‍ക്കും 
സാധ്യമല്ലതന്നെ. ഭക്‌ തിയില്ലാത്തവര്‍പോലും, അതുകേട്ട്‌ ലയിച്ചു നില്‍ക്കും. 
ആ ദേവസ്വരത്തിന്‍െറ മാസ്മരശക്തി എര്രമാര്രമാണെന്ന്‌ ആര്രമത്തില്‍ 
വന്നിട്ടുളള ആയിരക്കണക്കിനു ഭക്‌ തളുനങ്ങള്‍ പില്‍ക്കാലത്ത്‌ അനുഭവിച്ച 
' റിയുകയുണ്ടായി. 


കുഞ്ഞിനെ ഇട്ടിട്ട്‌ ദമയന്തിയമ്മ അകലെ വെളളത്തിനു പോകും. 
സുധാമണിയും പുറകെ കൂടും. കൂടെ ചെല്ലുന്നതു തടഞ്ഞാല്‍ കിടന്നു 
വിളിവയ്ക്കും. ബഹളം കൂട്ടും. അമ്മയുടെ അടുത്തുനിന്നു മാറത്തില്ല. 'മറുതാ 
വരുന്നു” എന്നു പറഞ്ഞു പേടിപ്പിക്കാന്‍ ശ്രമിച്ചുകൊണ്ട്‌ ദമയന്തിയമ്മ 
കുഞ്ഞിനെ പിടിച്ചു മുറിയിലിട്ടു പൂട്ടും. പോരെങ്കില്‍ കുഞ്ഞിനെ പേടിപ്പിച്ച്‌ 
അടക്കിയിരുത്താന്‍ “ആപ്പീസിലമ്മ' എന്ന്‌ ആളുകള്‍ വിളിക്കുന്ന ഒരു സ്ത്രീ 
എത്തും. അവര്‍ തലയില്‍ ചാക്കിട്ടുമൂടി ജനാലയ്ക്കല്‍ വന്ന്‌ ഗോഷ്ടി 
കാട്ടും. 'പോടീ'ന്നു പറഞ്ഞ്‌ കുഞ്ഞ്‌ അവരെ ശകാരിക്കും “നിന്നെ 
എനിയ്ക്കറിയാം. നീ ആപ്പീസിലമ്മയാ. പേടിപ്പിക്കണ്ട.” ആപ്പീസിലമ്മ 
തോററു പിന്‍വാങ്ങും. കുഞ്ഞിനെ ആര്‍ക്കും പറ്റിക്കാന്‍ പറ്റുകയില്ലായിരുന്നു. 


അഞ്ചാം വയസ്സില്‍ (സായിക്കാട്ട്‌ സ്കൂളില്‍ സുധാമണിയെ ഒന്നാം 
. ക്ളാസ്സില്‍ ചേര്‍ത്തു. അസാധാരണമായ ഓര്‍മ്മശക്തിയും ബുദ്ധിശ 
ക്തിയും ആ കുഞ്ഞ്‌ (പകടിപ്പിച്ചിരുന്നു. ഒരുകാര്യം ഒരിക്കല്‍ കേട്ടാല്‍ പിന്നെ 
മറക്കുകയില്ല, ഒരിക്കല്‍ വായിച്ചു കേട്ടാല്‍ ആ പുസ്തകം മനഃപാഠമാണ്‌. 
' അതുകൊണ്ട്‌ എല്ലാ വിഷയത്തിനും മുഴുവന്‍ മാര്‍ക്കും കിട്ടിയിരുന്നു. 
പലപ്പോഴും സ്കൂളില്‍ പോകാതിരുന്നാലും മാര്‍ക്കിനു കുറവൊന്നുമില്ല. 


വീട്ടില്‍ വന്നാല്‍ ജോലി ചെയ്യാന്‍ കാണും. അല്ലെങ്കില്‍ 
ഭക്തിലഹരിയില്‍ എല്ലാം മറന്നിരിക്കും. അതിനാല്‍ അടുത്തദിവസം 
എഴുതിക്കൊണ്ടുവരാനുളള ഗൃഹപാഠം സ്‌കൂളില്‍ വച്ചുതന്നെ ഇടവേളയില്‍ 
എഴുതി ശരിയാക്കി വച്ചിരിക്കും. എന്നിട്ടായിരിക്കും വീട്ടില്‍ വരിക. അപ്പോള്‍ 
പിന്നെ ഈശ്വരചിന്ത ചെയ്യാനുളള സമയം സ്‌കൂള്‍ കാര്യത്തിനു 
ചെലവഴിക്കേണ്ടല്ലോ. സ്‌കൂളില്‍ വെറുതെയിരിക്കുന്ന സമയം ബഹളം കൂട്ടി 
നടന്നു പാഴാക്കാതെ വേണ്ടതു പോലെ വിനിയോഗിക്കാനും കഴിഞ്ഞു. “ഒരു 
നിമിഷം വെറുതെ നഷ്ടപ്പെട്ടാല്‍ ജീവിതം നഷ്ടപ്പെട്ടു ' എന്ന ചിന്തയില്‍ 
ഒറ്റനിമിഷവും പാഴായിപ്പോകാതിരിക്കാന്‍ ചെറുരപായത്തില്‍തന്നെ, സുധാ 
മണി ശ്രദ്ധിച്ചിരുന്നു. “കുഞ്ഞുങ്ങളെ, മറ്റെന്തും വീണ്ടെടുക്കാം, : ഒരുനിമിഷം 
നഷ്ടമായാല്‍ വീണ്ടുകിട്ടുകയില്ല.' എന്ന്‌ അമ്മ പില്‍ക്കാലത്ത്‌ കൂടെക്കൂടെ 


50 


എല്ലാവരേയും ഓര്‍മ്മിപ്പിക്കാറുണ്ട്‌. സ്വയം അനുഷ്ഠിച്ചിട്ടാണ്‌ 
അങ്ങനെ പറയുന്നത്‌. ഉപദേശിക്കുന്നതിനു മുമ്പ്‌ അനുഭവത്ത്‌ 
വരുത്തണം, 

സ്‌കൂളില്‍ നിന്നു വന്നാലുടന്‍ സുധാമണി വീട്ടുജോലികളി 
ശ്രദ്ധിക്കും. എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും “കൃഷ്ണാ, കൃഷ്ണാ” എ 
ഇുപിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണനെ മറന്നൊരു നേരമില്ല, 










ഏഴാം വയസ്സില്‍ രണ്ടാംക്ളാസ്സില്‍ പഠിക്കുന്ന കാലത്തുതഒ 
മൂത്തവര്‍ പത്താം ക്ളാസ്സുവരെ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം മറ്റുളള 
വായിക്കുന്നതുകേട്ട്‌ സുധാമണിക്ക്‌ മനഃപാഠമായിരുന്നു. മുത്തസ്ഹോദരന്‍ 
കവിത കാണാപാഠം ചൊല്ലാത്തതിനു ക്ളാസ്സില്‍ തല്ലുകൊണ്ടു പുളയുമ്പോള്‍, 
കൊച്ചുകുട്ടിയായ സുധാമണി ആ പാട്ടെല്ലാം ആദ്യവസാനം പാടിരസിച്ച്‌ 
ഓടിനടക്കുമായിരുന്നു. എന്നാലും താല്‌ പര്യം മുഴുവന്‍ ഭക്തി 
ഗാനങ്ങളോടായിരുന്നു. | 


സന്ദര്‍ഭാനുസരണം എന്തു യുക്തിയും പറഞ്ഞൊപ്പിക്കാനുളള 
കഴിവ്‌, പഠിപ്പിലുളള സാമര്‍ത്ഥ്യം, വീട്ടുജോലികളിലുളള ഉത്സാഹം, 
മധുരമായി ഭക്തിഗാനങ്ങള്‍ പാടാനുളളമിടുക്ക്‌, പാവങ്ങളോടു കാണിക്കുന്ന 
കരുണ ഇതെല്ലാംകൂടി സുധാമണിയെ ഏവര്‍ക്കും (പിയമുളളവളാക്കി, 
കണ്ണനോടൊട്ടി നിന്നപ്പോഴും മണ്ണിനോടുള്ള കടമ നിറവേററാന്‍ ആ ബാലിക 
മറന്നില്ല. തന്‍െറ അമ്മയേയും സഹോദരങ്ങളേയും പരമാവധി സഹായി 
ക്കാന്‍ സുധാമണി മനസ്സുനിറയെ പാടുപെട്ടു. എന്തെങ്കിലും ഒഴിവുകഴിവു 
കണ്ടുപിടിച്ച്‌ അലസയായിട്ടിരിക്കാന്‍ കുഞ്ഞ്‌ ചിന്തിച്ചതുപോലുമില്ല. 


എങ്കിലും ദമയന്തിയമ്മയുടെ നിര്‍ദ്ദയഹസ്തം കൊച്ചു സുധാമണി 
യുടെ മേനിയില്‍ പാടുകള്‍ വീഴ്ത്തിയിരുന്നു, കാരണം പലതാണ്‌. 
ദമയന്തിയമ്മ പണ്ടേ മുന്‍കോപക്കാരിയാണ്‌ . ഈ കറമ്പിമോളോട്‌ അത്ര 
അടുപ്പവുമില്ല. പോരെങ്കില്‍, തൈരും മറ്റും ആരും കാണാതെ എടുത്തു 
പകുടിക്കാന്‍ സുധാമണിക്കു സാമര്‍ത്ഥ്യവും കൂടുതലായിരുന്നു. വെറുതെയല്ല 
കുടിച്ചിടത്തോളം ഭാഗം കുറവുവരാതെ വെള്ളമൊഴിച്ചു വച്ചേക്കും. 
പഞ്ചസാരയും തേങ്ങായുമൊക്കെ കട്ടുതിന്നെങ്കിലുമായി. അതിനുളള 
അടിയും കൈപ്പറ്റം. പണം വച്ചിരുന്നാല്‍ കാണുകയില്ല. സുധാമണി 
അതെടുത്ത്‌ ഏതെങ്കിലും പാവങ്ങള്‍ക്കു കൊടുത്തിരിക്കും, കഷ്ടപ്പെടുന്ന 
വര്‍ക്കാണ്‌ കൊടുക്കുന്നതെന്നതു വേറെ കാര്യം. ഒരു വീട്ടമ്മയ്ക്ക്‌ അതു 
ചിന്തിക്കേണ്ട കാര്യമില്ല. മോഷ്ടിച്ചോ?' എങ്കില്‍ തല്ലും. പെണ്‍കുട്ടികള്‍ 
കളളം ശീലിച്ചു വളര്‍ന്നാലുള്ള നാണക്കേട്‌ പറഞ്ഞറിയിക്കണോ? 


ചെറുപ്പത്തില്‍ത്തന്നെ നല്ല തന്‍േറടമുണ്ടായിരുന്നതിനാല്‍ എന്തെങ്കിലും 
ആവശ്യംവന്നാല്‍ സുധാമണിയെ അയല്‍പക്കങ്ങളില്‍ വിടുമായിരുന്നു" 
അതുതന്നെ തരം, ഏതെങ്കിലും വീട്ടില്‍ ഉച്ചയ്ക്കു തീ പുകയുന്നില്ലെങ്കില്‍ 


“ 


51 


സുധാമണി അവിടെ കയറിച്ചെല്ലും. വിവരം തിരക്കും. പട്ടിണിയാണെന്നു, 
കണ്ടാല്‍ വീട്ടില്‍ നിന്നു പണം മോഷ്ടിച്ചു കൊണ്ടുക്കൊടുക്കും. അല്ലെങ്കില്‍ . 
അച്ഛനോടു ശാഠ്യംപിടിച്ചു രൂപാവാങ്ങിക്കൊണ്ടുപോകും. ഒന്നും 
പറ്റിയില്ലെങ്കില്‍ സ്വന്തം അടുക്കളയിലെ ആഹാരം മോഷ്ടിച്ചുകൊണ്ടു 
പോയി അവര്‍ക്കു നല്‍കും. 


സുധാമണിയുടെ മോഷണത്തിന്‌ ' ഒരു മറുവശവും ഇല്ലാതില്ല. ആ 
രഹസ്യം അച്ഛനമ്മമാര്‍ക്ക്‌ അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിലെ (പസിദ്ധ 
യായ കള്ളി സുധാമണിയാകയാല്‍ എന്തു മോഷണം പോയാലും മറ്റാരെയും 
സംശയിക്കുകയില്ല.പോയതുവാസ്തവമെങ്കില്‍ കട്ടതു സുധാമണിതന്നെ. 
അത്‌ മറ്റു സഹോദരങ്ങള്‍ക്ക്‌ തക്കമായി. അവരുടെ വീതത്തിന്‌ അവരും 
കക്കും. അതിന്‍െറയുംകൂടി മര്‍ദ്ദനം പലിശചേര്‍ത്തു വാങ്ങുന്നത്‌ 
സുധാമണിയായിരിക്കും. കളളനെ കുഞ്ഞിനറിയാം. പക്ഷേ മിണ്ടുകയില്ല. 
നിശബ്ദമായിനിന്ന്‌ തല്ലെല്ലാം ഏറ്റുവാങ്ങും. മറ്റുളളവരുടെ പാപവും 
ദുഃഖവും ഏറ്റുവാങ്ങി സ്വയം അനുഭവിച്ച്‌ അവരെ രക്ഷിക്കുന്നതില്‍ ആ 
കൊച്ചുബാലിക സംതൃപ്തി കണ്ടു. മറ്റുളളവര്‍ക്കുവേണ്ടി താന്‍ ദുഃഖിക്കാം, , 

' അവര്‍ ആനന്ദമായിരിക്കട്ടെ എന്നായിരുന്നു സുധാമണിയുടെ മനോഭാവം. 
തന്‍െറ ത്യാഗം മാതാപിതാക്കളില്‍ നിന്നു ഗോപ്യമാക്കി വയ്ക്കാന്‍ 
സുധാമണി (പത്യയകം ശ്രദ്‌ ധിച്ചിരുന്നു. ത്യാഗം പരസ്യത്തിനുള്ള വസ്തുവല്ല എന്ന 
സുക്ഷ്മതത്വം ആ കുഞ്ഞിന്‌ അറിയാമായിരുന്നു എന്നത്‌ സാമാന്യദൃഷ്ടിയില്‍ വി 

! സ്മയകരമാണ്‌. ഇടതുകൈ ചെയ്യുന്നത്യാഗം വലതുകൈ അറിയരുതെന്നാണല്ലൊ. 


ജോലിസംബന്ധമായി ദൂരെ പോയിരുന്ന സുഗുണച്ചന്‍െറ വരവ്‌ 
മിക്കപ്പോഴും മക്കള്‍ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. ഭര്‍ത്താവു വന്നാലുടന്‍ 
ദമയന്തിയമ്മ മകളുടെ കുറ്റങ്ങള്‍ വിസ്തരിച്ചു പറയാന്‍ തുടങ്ങും. ഇത്തരം 
ഒരവസരത്തില്‍ ഉറക്കം നടിച്ചു കിടന്നിരുന്ന സുധാമണി പെട്ടെന്ന്‌ 
വിളിച്ചുപറഞ്ഞു: ''ഞാന്‍ നിങ്ങളുടെ മകളല്ല, മരുമകളാണ്‌ .'' ദമയന്തിയമ്മ 
പകച്ചിരുന്നു. അനങ്ങിയില്ല, ആറേഴുവയസ്സുളള കുട്ടിയുടെ വാക്കുകളാണ്‌. 
അതിന്‍െറ അര്‍ത്ഥമോ? മകളാണെങ്കില്‍ പെറ്റമ്മ ക്ഷമിക്കും. അച്ഛനോടു. 
Ne മരുമകളാണെങ്കില്‍ ഒന്നിനു പത്തു വച്ച്‌ പറഞ്ഞുകൊടു 

|, “ക്കുകയും ചെയ്യും. : ൦ 

എല്ലാവരോടും വളരെ സ്‌നേഹത്തില്‍ പെരുമാനിയിരുന്ന കുഞ്ഞിന്‌ 
ചെറുപ്പത്തില്‍ ധാരാളം പൊടിക്കൊച്ചുങ്ങള്‍ കൂട്ടുണ്ടായിരുന്നു. തരാകിട്ടി 
യാല്‍ അവര്‍ സുധാമണിക്കു ചുറ്റും വന്നുകൂടും. അവര്‍ ഒരുമിച്ചു പശുക്കള്‍ക്കു 
പോച്ചപറിക്കാന്‍ പോകും. ഇത്തരം ജോലികള്‍ പൊതുവെ കുട്ടികള്‍ക്ക്‌ 
ഇഷ്ടമുളളതല്ലെങ്കിലും കുഞ്ഞ്‌ കൂട്ടിനുണ്ടെങ്കില്‍ മറ്റു കുട്ടികള്‍ക്കു നല്ല 
ഉത്സാഹമാണ്‌. അവര്‍ക്ക്‌ സുധാമണിയോട്‌ എന്തോ വലിയ ആകര്‍ഷ 
ണവും സ്‌നേഹവും തോന്നിയിരുന്നു. ജോലി കഴിഞ്ഞാല്‍ സുധാമണിയോ 
ടുകൂടി അവര്‍ ഓടിച്ചാടി കളിക്കും. കുടുകുടു കളിക്കും. അതിനിടയ്ക്ക്‌ 

\ ‘ 


52 


ഈശ്വരപരമായ കളികളിലേക്ക്‌ കുഞ്ഞ്‌ മറ്റു കുട്ടികളെ ആകര്‍ഷിച്ചുപോന്നു 


കൃഷ്ണലീലകളും മറ്റും കളിക്കുവാന്‍ സുധാമണി മുന്‍കൈയെടുത്തിരുന്നു, 
കൂട്ടത്തില്‍ കൂട്ടുകാരെക്കൊണ്ട്‌ ഈശ്വരസ്തുതികള്‍ . പാടിക്കുവാന്‍ 
പ്രത്യേകം : ഉത്‌സാഹിച്ചിരുന്നു. തന്നെപ്പോലെ അവരും ചെറുപ്പംതൊട്ട്‌ 
ഭഗവത്ഭക്തരാകുന്നതു കാണാന്‍ കുഞ്ഞിന്‍െറ ഹൃദയം വെമ്പി. 


ബാലയോഗിനി 


ആരുടേയും ഹൃദയം കവരുന്ന കൊച്ചു സുധാമണിയുടെ ഗുണവിശേ 
ഷങ്ങള്‍ അവര്‍ണ്ണനീയങ്ങളാണ്‌ . അതേസമയം ആ :പിഞ്ചോമനയുടെ 
ഏറ്റവും വലിയ സവിശേഷത ശൈശവം തൊട്ടുതന്നെയുളള ഈശ്വരപ്രേ 
മോന്‍മാദമായിരുന്നു. ഒരിക്കല്‍ അമ്മ ഇതേപ്പറ്റി ഇങ്ങനെ പറഞ്ഞു 
“കുഞ്ഞിലെ മുതല്‍ എനിക്ക്‌ ഈശ്വരന്‍െറ ദിവ്യനാമങ്ങളോട്‌ അതിരറ്റ 
പ്രേമമുണ്ടായിരുന്നു. ഓരോ ശ്വാസത്തോടും കൂടി നിരന്തരം നാമം 
ജുപിക്കുമായിരുന്നു. സ്ഥലമോ കാലമോ കര്‍മ്മമോ ഒന്നും നോക്കാതെ 
എവിടെയും ഞാന്‍ ഈശ്വരചിന്തയ്യില്‍ത്തന്നെ കഴിഞ്ഞുവന്നു. പ്രേമഭക്തി 
യോടെ നിരന്തരം ഈശ്വരസ്മരണയും നാമളുപവും നടത്തുന്നത്‌ 
ഈശ്വരസാക്ഷാത്കാരം നേടാന്‍ സാധകന്‍ ഏറ്റവും സഹായകമാണ്‌ .” 

മറ്റു കുട്ടികളുമായി കളിക്കുകയും വീട്ടുജോലികളെല്ലാം ഉത്സാഹ 
ത്തോടെ ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിലും കുഞ്ഞിന്‍െറ മനസ്സ്‌ സദാ 
ഈശ്വരനില്‍ തന്നെ ലയിച്ചിരുന്നു. “എന്‍െറ” സന്ദേശം എന്‍െറ 
ജീവിതമാണ്‌ ' എന്ന്‌ അമ്മ ചെറുപ്പം മുതല്‍ ജീവിച്ചു കാണിച്ചുതരികയാണു 
ചെയ്തത്‌: അതിനുവേണ്ടി എന്തു ക്ളേശവും ത്യാഗവും സഹിക്കാന്‍ താന്‍ 
സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 


ഏതു സ്തുതിയും ഒരിക്കല്‍ കേട്ടാല്‍മതി ഹൃദിസ്ഥമാകും. മറ്റ 
പാട്ടുകള്‍ നമ്മെ നാശഗര്‍ത്തത്തിലേക്കു തളളിവിടുമ്പോള്‍ ഭക്തിഗാനങ്ങള്‍ 
നമ്മെ അമൃതത്വത്തിലേക്ക്‌ ഉയര്‍ത്തിവിടുമെന്ന്‌ ആ കുഞ്ഞോമനമകള്‍ 
അനുഷ്ഠാനത്തിലൂടെ വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. ആചരണമാണ്‌ 
ഉത്തമമായ പ്രചരണം. അക്കാര്യം ആ പുംപൈതല്‍ എപ്പോഴും 
തെളിയിച്ചുകൊണ്ടിരുന്നു. . 

കുഞ്ഞിന്‍െറ പ്രേമാര്‍ഗദ്രമായ സ്വരം കേട്ടവര്‍ കേട്ടവര്‍ ആ 
ദിവ്യബാലികയെ മനസ്സിന്‍െറ ഈഞ്ഞാലിലാട്ടി നിര്‍വൃതികൊണ്ടു. 
അവരുടെ നിശാസ്വപ്നങ്ങളുടെ വിശുദ്ധമായ വിഹായസ്സില്‍ ആ പൈതല്‍ 
പറന്നെത്തിയിരുന്നു. അവര്‍ തങ്ങളുടെ ദിവാസ്വപ്നങ്ങളില്‍ ആ കൊച്ചി 
മീരയുടെ നാദധാരയോടു ലയിച്ചു ചേര്‍ന്നുകൊണ്ട്‌ സങ്കീര്‍ത്തനങ്ങള്‍ 

' ആലപിച്ചിരുന്നു. 

തങ്ങള്‍ക്കു ലഭിച്ച അസുലഭ ഭാഗ്യത്തില്‍ : ബാഹ്യപകൃതിയും 

പുളകമണിഞ്ഞിരിക്കണം. പൌരാണിക “ജഷികളെപ്പോലെ (പകൃതിയുടെ 


53 


ഹൃദയത്തുടിപ്പുകള്‍ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കില്‍ വൃ 
ക്ഷലതാദികള്‍ സുധാമണിയെ നോക്കി ഇങ്ങനെ തേങ്ങുന്നത്‌ 
കേള്‍ക്കുമായിരുന്നു. 'ഓ നാദമയീ, നീ നാമാമൃതവും തുകി ഞങ്ങളുടെയിട 
യിലേക്കു വരാന്‍ കരുണ കാണിച്ചല്ലോ. അല്ലയോ പ്രേമമയി, നിന്‍െറ 
ചിലമ്പൊലിക്കുവേണ്ടി എത രാവുകളില്‍ ഞങ്ങള്‍ തപസ്സിരുന്നു. 
സ്നേഹത്തിന്‍റെ ശീതള പവാഹമേ, നടക്കാന്‍ കാലുകളില്ലാത്ത 
ഞങ്ങളിലേക്ക്‌ നീ കൃപാസമീരണനിലൂടെ ഒഴുകിയണഞ്ഞല്ലൊ. 


ഈറന്‍ രാവുകള്‍ ഹിമബിന്ദുക്കളിലൂടെ ഈശ്വരനുവേണ്ടി കണ്ണുനീര്‍ 
. ആഷാന്ദസന്ധ്യകള്‍ - പൊട്ടിക്കരഞ്ഞു പേമാരി തുകി. 
രാക്കിളികള്‍ പാടി 'പൊന്നോമനേ, സുധാമണീ, നിന്‍െറ ഇളം തനുവിനെ 
തലോടിയെത്തുന്ന ശീതപവനന്‍ വന്നു സ്പര്‍ശിക്കുമ്പോള്‍ ആത്മഹര്‍ഷ 
മണിഞ്ഞ്‌ ഞങ്ങള്‍ പുളകിതരാകുന്നതെന്താണ്‌ ! നിന്‍െറ ഘനനീല 
കളേബരത്തെ മാറോടടുക്കിയ നിശീഥിനി വീര്‍പ്പടക്കാന്‍ പാടുപെട്ട്‌ 
സാഗരഹൃദയത്തിലൂടെ വിങ്ങിപ്പൊട്ടുന്നതെന്തേ ? രപകൃതിയുടെ ഹൃദയത്തെ 
തൊട്ടുണര്‍ത്തിയ ആ പാവനമൂര്‍ത്തി സ്വസാന്നിദ്ധ്യംകൊണ്ട്‌ സൂക്ഷ്മതല 
ങ്ങളില്‍ ശാന്തി നിറച്ച്‌ ഭജനാനന്ദ്ത്തില്‍ ലയിച്ചു നടന്നു. അമൃതാനന്ദ 
ത്തിന്‍റെ അമലനിര്‍ത്ധരി ഭക്തിയുടെ അലകളിളക്കി പതഞ്ഞൊഴുകി. 


നാലഞ്ചു വയസ്സായപ്പോള്‍ മുതല്‍ സുധാമണിയുടെ പെരുമാറ്റത്തില്‍ 
മറ്റൊരു രപത്യേകത കണ്ടുതുടങ്ങിയിരുന്നു. ഓടിച്ചാടി കളിക്കുകയും 
ദിനകൃത്യങ്ങളില്‍ ഏര്‍പ്പെടുകയും ചെയ്യുന്നതിനിടയ്ക്ക്‌ കുഞ്ഞ്‌ അന! 
മനസ്ക്കയാകും. ലോകകാര്യങ്ങളില്‍ നിന്ന്‌ മനസ്സ്‌ പിന്‍തിരിഞ്ഞ്‌ 
അന്തര്‍മുഖമാകും. എവിടെയെങ്കിലും പോയി ഒററയ്‌ ക്കിരിക്കും 
തികച്ചും മാനം, നിശ്ചലം! ചിലപ്പോള്‍ കായലരികില്‍ ചെന്ന്‌ 
ധ്യാനിച്ചിരിക്കും. വെളളത്തില്‍ തത്തിക്കളിക്കുന്ന മീനുകളെ നോക്കി 
രസിക്കുകയാണെന്ന്‌ അകലെ നിൽക്കുന്നവർക്കു തോന്നും. (ബഹ്മസമു 
ര്രത്തിലെ ജീവമത്സ്യങ്ങളെ പോററുന്ന ഒരു അരയപ്പെണ്‍കിടാവിനെ 
പാര്‍ത്ത്‌ മാനത്ത്‌ ഗരുഡന്‍മാര്‍ വട്ടമിട്ടു പറന്നിരുന്നു. 


തന്‍െറ സ്വരൂപബോധത്തിലേക്ക്‌ ഇടയ്ക്കിടെ ഉയര്‍ന്നുപോവുക 
യാവ്ൃനത്തില്‍ സുധാമണിയുടെ സ്വഭാവമായിരുന്നിട്ടുണ്ട്‌; ഏത്‌ ആള്‍ക്കൂ 
ട്ടത്തിലായാലും നിമിഷംകൊണ്ട്‌ ഉയര്‍ന്ന ഭാവഭൂമിയിലേക്ക്‌ പൊങ്ങിമറ 
യുന്നത്‌ കണ്ടിരുന്നു. നാലഞ്ചു വയസ്സിന്‍െറ ചെറുരപായത്തിലും കുഞ്ഞിന്‌ 
ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു എന്ന്‌ മാതാപിതാക്കളുടെ വിവരണത്തില്‍ 
നിന്നു മനസ്സിലാക്കാം. ഈ ജന്മം സാധനകൊണ്ടു നേടിയെടുത്തതല്ല, 
ജന്മ്നാ ഉള്ള ആത്മീയതയാണ്‌ സുധാമണിയില്‍ കാണപ്പെട്ടിരുന്നത്‌ 
എന്നു കരുതേണ്ടിയിരിക്കുന്നു. : 


കുഞ്ഞ്‌ ചിലപ്പോള്‍ വെള്ളത്തിലേക്കു നോക്കിയിരിക്കും, ചിലപ്പോള്‍ 


54 


മാനത്തേക്കു കണ്ണുംനട്ടിരിക്കും, അതല്ലെങ്കില്‍ കണ്ണടച്ചിരിക്കും. ഇങ്ങനെ 
അവീടെയുമിവിടെയും പോയി - അനങ്ങാതെ കുത്തിയിരിക്കുന്നതിനു 
മാതാപിതാക്കളും മററും കുഞ്ഞിനെ ശാസിക്കുമായിരുന്നു. ഓടിച്ചാടി 
കളിക്കേണ്ട പായത്തില്‍ കൂനിക്കൂടിയിരിക്കുന്നോ? എന്തെങ്കിലും മാന 
സികമായ വൈകല്യമാകാന്‍ സാധ്യതയുണ്ട്‌ . ഈ ചിന്ത മാതാപിതാക്കളെ 
അലട്ടി. 


സുഗുണാനന്ദന്‍ പറഞ്ഞു-_ "അന്ന്‌ കുഞ്ഞ്‌ ധ്യാനത്തിലിരിക്കുക 
യായിരുന്നു എന്ന്‌ ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാനാണ്‌ ? കുഞ്ഞിനെ: 
അതൊന്നും ആരും പഠിപ്പിച്ചില്ല. വീട്ടിലോ നാട്ടിലോ ആരും ധ്യാനിക്കുന്നത്‌ 
ഞങ്ങളാരും കണ്ടിട്ടുമില്ല. പില്‍ക്കാലത്ത്‌ വിവരമുള്ളവര്‍ വെളിയില്‍നിന്നു 
വന്നു പറഞ്ഞപ്പോഴാണ്‌ കുഞ്ഞു ധ്യാനിക്കുകയാണ്‌ എന്നു ഞങ്ങള്‍ക്കു 
മനസ്സിലായത്‌. പണ്ട്‌ കുഞ്ഞു ധ്യാനിക്കുമ്പോള്‍ അനങ്ങാതെ കല്ലുപോലെ 
യിരിക്കും. ശ്വാസം പോലും കാണുകയില്ല. കുഞ്ഞു മരിച്ചുപോയി, 
അല്ലെങ്കില്‍ മരിച്ചുപോകും എന്നു ചിന്തിച്ച്‌ പലപ്പോഴും വീട്ടിലുള്ളവര്‍ 
തല്ലിയലച്ചു കരഞ്ഞിട്ടുണ്ട്‌. ധ്യാനത്തെക്കുറിച്ചും സമാധിയെക്കുറിച്ചും 
ഞങ്ങള്‍ക്ക്‌ അത്രയേ അറിയാമായിരുന്നുളളു. ഇപ്പോഴത്തെപ്പോലെയാണ്‌ 
ചെറുപ്പത്തിലും കുഞ്ഞ്‌ ധ്യാനിച്ചിരുന്നത്‌ . കുഞ്ഞ്‌ ഇതൊക്കെ തനിയെ 
എങ്ങനെ വശമാക്കി എന്നതാണ്‌ അത്ഭുതം!” 


ഈ അത്ഭുതത്തെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിച്ചാല്‍ സുധാമണിയുടെ 
ശരിയായ മഹത്വം മനസ്സിലാകും. 


ഇപ്പോഴത്തെ കളരിയുടെ സ്ഥാനത്ത്‌ മുമ്പ്‌ കാലിത്തൊഴുത്തായിരുന്നു. 
അതിന്‍െറ ഒരുവശത്ത്‌ സുഗുണാനന്ദന്‍ ഒരു മുറികെട്ടി. കുഞ്ഞുങ്ങള്‍ക്കു 
പഠിക്കാന്‍ അത്‌ ഉപയോഗിച്ചു. വീട്ടില്‍ തീരെ സ്ഥലസകര്യമില്ല. ഓടിട്ട ഒരു 
മേല്‍ക്കൂരയ്ക്കു കീഴില്‍ രണ്ടുമൂന്നു കൊച്ചുമുറികളും ഒരു അടുക്കളയും. 
നിന്നുതിരിയാന്‍ സ്ഥലമില്ല. 


കുഞ്ഞിലെ ഈ കാലിത്തൊഴുത്തിലിരുന്ന്‌ സുധാമണി ഇപിക്കുകയും 
ധ്യാനിക്കുകയും ചെയ്യുക പതിവായിരുന്നു. കൃഷ്ണന്‍െറയാണ്‌ പശുക്കള്‍. 
അവയോടുളള ഇഷ്ടം കൊണ്ട്‌ പശുത്തൊഴുത്തും ഇഷ്ടമായി. മനുഷ്യരുടെ 
ശല്യം വലുതായിട്ടില്ലാതെ അവിടെ തനിച്ചിരിക്കാം . മററു രണ്ടു 
മനുഷ്യജ്രീവികള്‍കൂടി അവിടെ ശരണം (പാപിച്ചിരുന്നു. പൊടിച്ചി എന്ന 
അനാഥയായ ഒരു ക്ഷുരക സ്ത്രീയും അവരുടെ ഒരു കൊച്ചു മകളും. 
“അയ്യോ പാവം” തോന്നിയിട്ട്‌ താമസിപ്പിച്ചിരിക്കുകയാണ്‌. പൊടിച്ചിയ്ക്ക്‌ 
സുധാമണിയെ ജീവനായിരുന്നു. എപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ടു 
നടക്കും. അക്കാലത്ത്‌ ദമയന്തിയമ്മയല്ല. അവരാണ്‌ കുഞ്ഞിനെ 
വളര്‍ത്തിയിരുന്നത്‌ എന്നു പറയാം അതിനുളള പൂര്‍വ്വബന്‌ ധമെന്തെന്ന്‌ 
ഈശ്വരനേ അറിഞ്ഞുകൂട. 


55 


അങ്ങനെ സുധാമണിയുടെ വാസം തൊഴുത്തിലായി. സ്വപ്നങ്ങളെല്ലാം 
ആമ്പാടി മണിപ്പൈതലിനെപ്പറ്റിയായി. ചിരിക്കുന്നതും കരയുന്നതും 
കണ്ണനുവേണ്ടിയായി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കണ്ണനെ കാണാന്‍ വേണ്ടി 
മാത്രമായി. 
ആറേഴു വയസ്സായപ്പോഴേക്ക്‌ കുഞ്ഞിന്‍െറ ഈശ്വരാവേശം കൂടുവാന്‍ 
തുടങ്ങി. ജപധ്യാനാദികള്‍ക്കു പുറമെ കീര്‍ത്തനം പാടി നൃത്തവും തുടങ്ങി. 
ഭക്തിലഹരിയില്‍ സ്വയം മറന്ന ആ ബാലികയുടെ ഹൃദയത്തില്‍ നിന്നു 
കണ്ണന്‍െറ നാമങ്ങള്‍ ഉയര്‍ന്നുവന്നു 
പാഹി പരാത്പരനേ 
ഗുരുവായൂര്‍ പുരാധിപനേ 
ബാലഗോപാലകനേ 
ജഗന്നായകാ ശ്രീധരനേ 
രാധാപതേ പാഹി കൃഷ്ണ 
ഗോപികാ കാന്തനാം കൃഷ്ണാ 
നന്ദകുമാരനാം കൃഷ്ണാ 
വന്ദ്യവന്ദ്യാത്മജാ കൃഷ്ണാ 
ഈ സ്തുതി സ്വയം രചിച്ചു പാടുമ്പോള്‍ സുധാമണിക്ക്‌ ഏഴുവയസ്സു 
കാണും. കുഞ്ഞ്‌ കീര്‍ത്തനം പാടി കറങ്ങിക്കറങ്ങി നൃത്തം ചെയ്യും. 
ഇതൊക്കെ കുഞ്ഞിന്‍െറ കുട്ടിക്കളികളെന്ന്‌ എല്ലാവരും എണ്ണി. അവര്‍ 
നോക്കിനിന്ന്‌ ആനന്ദിക്കും. ഭാവോന്‍മത്തയായി കീര്‍ത്തനം പാടിയാടുന്ന 
ബാലികയ്ക്ക്‌ പലപ്പോഴും പരിസരബോധം ' കാണുകയില്ല. ചിലപ്പോള്‍ 
കതകടച്ച്‌ മുറിയ്ക്കുള്ളില്‍ ഒററയ്ക്ക്‌ നൃത്തം ചെയ്യും. കതകിന്‍െറ 
വിടവിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട്‌ ഒരിക്കല്‍ ദമയന്തിയമ്മ പറഞ്ഞു_ 
“കണ്ടോ മോളു നൃത്തം ചെയ്യുന്നത്‌ ! അവളെ നമുക്ക്‌ നൃത്തം പഠിപ്പിക്കണം ' 


സൃഷ്ടി ലീലാനൃത്തമാടിക്കുന്ന മഹാമായ ഏതെല്ലാം രീതിയില്‍ 
തുള്ളുകയും തുളളിക്കുകയും ചെയ്യുമെന്ന്‌ ആരു കണ്ടു! ഈശ്വരഭാവത്തില്‍ . 
ഉന്‍മത്തമായ നൃത്തമെന്തെന്ന്‌ അറിയാവുന്നവര്‍ അന്ന്‌ ഇടമണ്ണേലും 
പരി ൦ ആരും ഉണ്ടായിരുന്നില്ല. ചൈതന്യന്‍റയും മീരയുടേയും മററും 
ജീവചരിശ്രം വായിച്ചവരാരെങ്കിലും ആ കാഴ്ച കണ്ടിരുന്നെങ്കില്‍ ഒരു 
പക്ഷേ വല്ലതും ഈഹിച്ചെടുക്കുമായിരുന്നിരിക്കണം. എന്നാല്‍പ്പോലും 
ഇത്ര ചെറുപ്രായത്തില്‍ അത്തരം ഉയര്‍ന്ന ഭക്ത്യുന്മാദം ആരും 
പ്രതീക്‌ ഷിക്കുകയില്ല. 


കാരുണ്യ വാരിധേ കൃഷ്ണാ”, 'കാലിണകാണാനെന്‍' എന്നീ രണ്ടു 
സ്തുതികള്‍ തനിയെ രചിച്ചു പാടുമ്പോള്‍ സുധാമണിക്ക്‌ ഏഴെട്ടു വയസ്സു 
കാണണം. കണ്ണനെ കാണാതെ ആ കൊച്ചു ബാലികയുടെ മനസ്സിനു 
ശാന്തിയില്ലാതായി. കണ്ണനെ കാണാന്‍ കണ്ണുകള്‍ പതറി. കണ്ണന്‍െറ 


56 


ലഹരിയില്‍ ന്യത്തം ചെയ്തുചെയ്ത്‌ പിഞ്ചു കാലുകള്‍ കുഴഞ്ഞു, 
"കായാമ്പൂ വര്‍ണ്ണാ, നിന്നെ കാണാതെ എന്‍െറ കണ്ണുകള്‍ കാളുന്നു. ഞാന്‍ 
കരഞ്ഞു കരഞ്ഞു (പാണന്‍ വെടിയുന്നതിനു മുമ്പെ, എന്‍െറ കണ്ണാ, നീ 
ഓടിവരില്ലേ? നിന്നെ ഞാന്‍ എത്ര കാലമായി വിളിക്കുന്നു കൃഷ്ണാ. നീ 
“ഇത്ര കഠിനഹൃദയനായിപ്പോയോ? ഒരിത്തിരി കരുണ ഈ ഏഴയോടു 
കാണിച്ചുകൂടേ? അങ്ങയെ കാണാത്ത ഓരോ നിമിഷവും പാഴായി 
തോന്നുന്നു കണ്ണാ. എന്‍െറ പൊന്നേ, മുരളീലോലാ, നീ ഓടിവാ.” 

കാരുണ്യവാരിധേ കൃഷ്ണാ-നിത്യം 

ഏറുന്നു ജീവിത തൃഷ്ണ. 


ഇല്ലാ മനസ്സിനു ശാന്തി-അയ്യോ 
വല്ലാതെയായി'വിശ്രാന്തി. 


തെററുകളെല്ലാം പൊറുത്തു-വന്നെന്‍ 
നെററി വിയര്‍പ്പു തുടയ്ക്കു 
കണ്ണാ മററില്ലിനിയവലംബം-നിന്‍െറ 


പദമലര്‍ ചേവടിയെന്നും ക്രാരുണ്യ-) 


തൊണ്ടവരളുന്നു കൃഷ്ണാ-കണ്ണു 

രണ്ടും പതറുന്നു കൃഷ്ണാ , ' 

പാദങ്ങള്‍ രണ്ടും തളര്‍ന്നു-മണ്ണില്‍ 3 
വീണുപോകുന്നു ശ്രീകൃഷ്ണാ (കാരുണ്യ-) 


* * * 


കാലിണ കാണാനെന്‍ കണ്ണുകളാഹന്ത 
കാളുന്നു കായാമ്പൂ വര്‍ണ്ണാ 

കാലികളോടും കുഴല്‍വിളിയോടും നീ 

ഓടിവാ താമരക്കണ്ണാ.... ഓടിവാ താമരക്കണ്ണാ. 


വെണ്ണയും പാലും തരാനില്ല ഞാന്‍ കുറെ 
വേദനകള്‍ കാഴ്ചവയ്ക്കാം, 
കണ്ണീര്‍ക്കണങ്ങളാം മുത്തുകള്‍ ഞാനെന്‍െറ 
കണ്ണാ നിന്‍ കാല്ക്കലര്‍പ്പിക്കാം. 
എരതനാളായി വിളിക്കുന്നു ഞാന്‍ നിന- 
ക്കിത്തിരിയും കനിവില്ലെ? 

ഇരതമേലെന്തു പിഴച്ചു ഞാനയ്യോ നീ 
ഭക്തളുന്പപിയനല്ലേ? 

കേണു കേണയ്യോ ഞാന്‍ വീണിടും മുമ്പെ നീ 


കേവലനാം നിന്നെ കാണാതെ വാഴുവാന്‍ 
ആവതില്ലയ്യോ നീ വാവാ. 
പീലികള്‍ ചൂടിയ കാര്‍കൂന്തല്‍ കെട്ടുമാ 


കാരണപൂരുഷാ കാമിതദായകാ 
കായാമ്പുവര്‍ണ്ണാ നീ വാവാ ക 
കാലം കളയാതെ ഖേദം വളര്‍ത്താതെ 
കാരുണ്യമൂര്‍ത്തേ നീ വാവാ 


കൃഷ്ണഭക്തിയില്‍ മുഴുകി പിടഞ്ഞു കേഴുന്ന ആ പിഞ്ചു 
ബാലികയുടെ ശോകാകുലമായ കൊച്ചുമുഖം ആരിലും സഹതാപം 
വളര്‍ത്തിയിരുന്നു. ഹൃദയമലിയിക്കുന്ന ഈ സ്തുതികള്‍ എ(തയ്യെത 
ഭക്തജനങ്ങള്‍ ഇന്നും നിത്യവും പാടി ഭക്തിവിഹ്വലരായി കണ്ണീരൊ 
ഴുക്കാറുണ്ട്‌ ! 

ഹൃദയം പൊട്ടിയൊഴുകുന്ന നിര്‍മ്മല പ്രേമഭക്തിയുടെ വിശുദ്ധമായ 
തെളിനീര്‍ച്ചോലകളാണ്‌ സുധാമണി രചിച്ച സ്തുതിഗീതങ്ങള്‍. ചിലപ്പോള്‍ 
അവ ജ്ഞാനസരസ്വതിയോടുകൂടിച്ചേര്‍ന്നും ഒഴുകാറുണ്ട്‌ . 


അദ്ധ്യായം ഏഴ്‌ 


കൌമാരത്തിലെ കൃഷ്ണഭക്ത 


വംശീവിഭൂഷിതകരാന്നവനീരദാഭാത്‌ 
പീതാംബരാദരുണബിംബഫലാധരോഷ്ഠാത്‌ 
പുര്‍ണ്ണേന്ദുസുന്ദരമുഖാദരവിന്ദന്റേമാത്‌ 
കൃഷ്ണാത്ചരം കിമപിതത്വമഹം ന ജാനേ. 
കൃഷ്ണനുമേലെ ഒരു പരമതത്വം ഞാനറിയുന്നില്ല. 


* 


സുധാമണിക്ക്‌ ഒമ്പതാം വയസ്സ്‌ ആയി. നാലാം ക്ളാസ്സിലേക്കു 
പ്രവേശിച്ചു. രാവിലെ ഉണര്‍ണാല്‍ വീട്ടുജോലികള്‍ ചെയ്യും. പിന്നെ 
സ്‌കൂളില്‍ പോകും. നാലുമണിക്കു മടങ്ങിവരും. കിട്ടുന്നസമയം മുഴുവന്‍ ' 
കണ്ണനെ വിളിച്ചു (പാര്‍ത്ഥിക്കും. പോകുന്നിടത്തെല്ലാം ഭഗവാന്‍െറ ഒരു 
ഫോട്ടോ കൊണ്ടുനടക്കും. ബ്ജഈസിനകത്ത്‌ മാറോടുചേര്‍ത്ത്‌ ഒളിച്ചുവച്ചി 
രിക്കുന്ന ഉണ്ണിക്കണ്ണന്‍െറ പടമെടുത്ത്‌ കൂടെക്കൂടെ നോക്കും. കണ്ണുനീര്‍ 
വാര്‍ക്കും ഇടയ്ക്കിടെ അതില്‍ ഉമ്മ വയ്ക്കും. കണ്ണീരില്‍ കുതിര്‍ന്ന പടം 
മാറത്തെ ചൂടില്‍ ഉണങ്ങും. കണ്ണനെ കമുണാതെ കൊച്ചുസുധാമണിയുടെ 
പിഞ്ചുഹൃദയം പിടയും. 

അവള്‍ തേങ്ങി-- “കനിവിന്‍ ത കൃഷ്ണാ, നീ ഈ ഏഴയ്ക്ക്‌ 
അഭയമേകുകയില്ലേ?' 


കനിവിന്‍ പൊരുളെ കരുണാമയനെ 

കൃഷ്ണാ അഭയമേകു-കൃഷ്ണാ അഭയമേകു. 
ഉരുകിയൊഴുകുമീ കണ്ണീര്‍കണങ്ങള്‍ തന്‍ 

കഥയറിയുന്നില്ലേ കൃഷ്ണാ, കഥയറിയുന്നില്ലേ? 

കാളിയ സര്‍പ്പത്തെ മെതിച്ച നിന്‍ പാദത്തില്‍ 4 


59 


പൂവിടാം പൂജിക്കാം ശ്രീകൃഷ്ണാ. (കനിവിന്‍...) 
ദുഷ്ട സംഹാരമൂര്‍ത്തേ കുമാരാ 

ശിഷ്ടരോടല്പവും കരുണയില്ലേ? 

പാല്‍ക്കടല്‍ വര്‍ണ്ണാ നിന്‍ പാദാരവിന്ദത്തില്‍ 

പുൂവിടാം പൂജിക്കാം ശ്രീകൃഷ്ണാ. (കനിവിന്‍...) 
മത്സ്യകൂര്‍മ്മ വരാഹവും നീ തന്നെ 

നരസിംഹ വാമന ഭാര്‍ഗ്ഗവനും 

ശ്രീരാമ കല്കി ജുനാര്‍ദ്ദനനും നീയേ 
ലോകൈകനാഥാ ശ്രീകൃഷ്ണാ. (കനിവിന്‍...) 
കുരുക്ഷ്രേതത്തില്‍ പാര്‍ത്ഥസാരഥിയായ്‌ വന്നു 
സത്യവും ധര്‍മ്മവും കാത്തവനേ 

സത്യവും ധര്‍മ്മവും വാലിക്കുമീശ്വരാ 

ഞങ്ങളോടിത്തിരി കരുണകാട്ടു. (കനിവിന്‍...) 
ഗീതാനായകാ സംഗീത്രപിയനെ 

നിന്‍ഗീതം ചൊല്ലാന്‍ കരുത്തു നല്‍കൂ 
ഉളളിന്‍െറയുളളില്‍ നിന്നുരുവിടും നിൻനാമം 
കേള്‍ക്കുന്നില്ലേ നീ ഭജുന്റപിയാ. (കനിവിന്‍...) 


ദുഃഖനിവാരകനായ കണ്ണാ, കരുണ നിറഞ്ഞ നിന്‍െറ ദൃഷ്ടികള്‍ 
എന്നാണെന്നില്‍ പതിയുക! 


കാരുണ്യമൂര്‍ത്തേ കായാമ്പൂവര്‍ണ്ണാ 

കണ്ണുതുറന്നിടണേ 

ദുഃഖനിവാരകനല്ലോ നീയെന്‍ 

താപമകറ്റിടണേ, താപമകറ്റിടണേ 

ഉലകില്‍ ആശ്രയം നീയേ 

ചെന്താമരക്കണ്ണാ മണിവര്‍ണ്ണാ 

പൂഇയ്ക്കനുദിനം പുഷ്പങ്ങളെന്‍െറ , 

കണ്ണുനീരാണു കൃഷ്ണാ, കണ്ണുനീരാണു കൃഷ്ണാ (കാരുണ്യ) 
ഇരുളില്‍ ഉഴലുകയായ്‌ ഞാന്‍ 

മാനസമോഹന ഗോപാലാ 

ഈരേഴുലകിലും നിറഞ്ഞ ശ്രീധരാ 

കണ്ണുതുറന്നിടണേ, താപമകറ്റീടണേ. (കാരുണ്യ) 
ഭഗവാനെ ഒരുനാളില്‍ ഈ ഞാന്‍ 

അറിയാതെ ചെയ്‌ തൊരീ പാപങ്ങള്‍ 

പാടേ മറന്നു നീ പാപിയാം ഞങ്ങള്‍ക്കു 

അനുഗ്ഥരഹമരുളീടുമോ, 

കണ്ണന്‍ മോക്ഷം കൊടുത്തീടുമോ? (കാരുണ്യ...) 


ദുയഖപൃത്രിയെപ്പോലെ പരിസരചിന്തയില്ലാതെ തെന്നിത്തെന്നി നടക്കുന്ന 


60 


സുധാമണിയോട്‌ പരിസരത്തുള്ളവര്‍ക്ക്‌ സഹതാപം തോന്നി. അവര്‍ 
ചിന്തിച്ച കഷ്ടം ഈ കുഞ്ഞിനെന്തുപററി? എപ്പോഴും കരഞ്ഞൊലിക്കുന്ന 
ദയനീയമായ മുഖം. ഈ പാവം കൊച്ച്‌ കണ്ണൂനീര്‍കുടിക്കാന്‍ (വേണ്ടി മാത്രം. 
ജനിച്ചതാണോ? വീട്ടുകാര്‍ ഇതിനെ കഷ്ടപ്പെടുത്തുകയായിരിക്കുമോ? 
അതിനുതക്കണ്ണം ഈ സാധു എന്തു ചെയ്തു?” ഇങ്ങനെയൊക്കെ 
ചിന്തിക്കുന്ന അവരുടെ ഹൃദയം പരിതാപം കൊണ്ടു നിറയും. പക്ഷേ എന്തു 
ഫലം? അവളുടെ നീറുന്ന ഹൃദയത്തെ തണുപ്പിക്കാന്‍ കണ്ണനല്ലാതെ 
മററാര്‍ക്കു കഴിയും? മധുരസ്വരത്തില്‍ ഹൃദയമലിയുംവിധം ഈശ്വരസ്തു 
തികള്‍ പാടുന്ന സുധാമണി ഏവര്‍ക്കും കണ്ണിലുണ്ണിയായിരുന്നു. കുഞ്ഞ്‌ 
തന്‍െറ ഭൂതദയയും കാരുണ്യവും സ്നേഹവും സമദൃഷ്‌ടിയുംമൂലം 
എല്ലാവരുടെയും സ്‌നേഹത്തിനു പഠ്രതമായിരുന്നു. പക്ഷേ വിധിവൈപ 
രീത്യമെന്നല്ലാതെന്തു പറയാന്‍? വീട്ടിലുളളവര്‍ക്ക്‌, വിശേഷിച്ച്‌ പെററ - 
തള്ളയ്ക്ക്‌ സുധാമണിയുടെ ദര്‍ശനം ചതുര്‍ത്ഥി കാണുന്നതുപോലെ 
ആയിരുന്നു. 


മററു കുട്ടികള്‍ ചിരിച്ചു കളിച്ചു നടക്കുന്ന ഇളം (,പായത്തില്‍ കൊച്ചു 
സുധാമണിക്കുമാര്തം അതൊന്നും വിധിച്ചിരുന്നില്ല. ഭക്തന്‍മാരില്‍ നിന്നു 
മറഞ്ഞിരുന്നുകൊണ്ട്‌ അവരുടെ ഹൃദയം മഥിക്കുന്ന കുണ്ണന്‍െറ നിര്‍ദ്ദയത്വം 
മാ്രമായിരുന്നില്ല കുഞ്ഞിന്‍െറ ദുഃഖഹേതു. ജന്മനാ കറമ്പിയായ 
സുധാമണിയോട്‌ വീട്ടിലാര്‍ക്കും അത അടുപ്പമില്ലായിരുന്നു. അതുകൊണ്ട്‌ 
എല്ലാ ജോലിയും ആ കുഞ്ഞിന്‍റെ തലയില്‍ വച്ചുകൊടുക്കും. 
അനുസരിച്ചില്ലെങ്കില്‍ ദമയന്തിയമ്മയുടെ തനിനിറം അപ്പോള്‍ കാണാം. 
ഇഷ്ടമില്ലാത്തച്ചി തൊട്ടതെല്ലാം കുററം” സുധാമണി എരത പാടുപെട്ടാലും 
ആര്‍ക്കും തൃപ്തിയല്ല. കണ്ണനെചിന്തിച്ച്‌ ഈറനണിഞ്ഞ മുഖവുമായി 
ഓടിനടന്ന്‌ അവള്‍ വീട്ടുപണിയെല്ലാം ചെയ്യും. "എന്തായാലും എനിക്കു 
കണ്ണനുണ്ടല്ലോ'” എന്ന ചിന്ത കുഞ്ഞിന്‌ ആശ്വാസമേകി. കഷ്ടതയേറുമ്പോള്‍ 
കുണ്ണന്‍െറ കാലിണ കെട്ടിപ്പിടിക്കാമല്ലൊ. 


ഒരു (ഗഹപ്പിഴകൂടി വന്നുകൂടി, അനാരോഗ്യംമൂലം ദമയന്തിയമ്മയ്ക്കു 
വീട്ടുജോലികളൊന്നും ചെയ്യാന്‍ വയ്യാതായി. സുധാമണിയുടെ ജനനത്തിനു 
ശേഷം അഞ്ചു മക്കളെക്കൂടി പെററുവളര്‍ത്തേണ്ടിവരികയും ആരോഗ്യം 
തീരെ വഷളാവുകയും ചെയ്ത ദമയന്തിയമ്മയ്ക്കു ഗൃഹകൃത്യങ്ങള്‍ 
' തരമില്ലാതായി. വീട്ടുജോലിയ്‌ ക്കാളില്ല. മുത്തതകള്‍ കസ്തൂര്‍ബായിയും 
മകന്‍ സുഭഗനും പഠിക്കാന്‍ പോകും. ഗൃഹജോലിക്കു ശേഷിച്ചത്‌ സുധാമണി 
മാര്തം. ഒരിക്കലുമൊടുങ്ങാത്ത വീട്ടുപണികഴിഞ്ഞിട്ട്‌ സുധാമണിക്കു 
സ്കൂളില്‍ പോകാന്‍ നേരമെവിടെ? പലപ്പോഴും ഓടിക്കിതച്ചു സ്കൂളി 
ലെത്തുമ്പോള്‍ പഠിത്തം തുടങ്ങി ഏറെ നേരമായിരിക്കും. താമസിച്ചതിന്‍െറ 
ശിക്ഷയായി ക്ളാസ്സില്‍ കയററുകയില്ല. വെളിയില്‍ നിന്നുകൊണ്ടുവേണം 
പഠിക്കേണ്ടത്‌. അങ്ങനെ ഒരുവിധം നാലാംക്ളാസ്സ്‌ കഴിഞ്ഞുകിട്ടി എന്നു 


61 
പറഞ്ഞാലായല്ലോ. 


പത്താമത്തെ വയസ്സില്‍ അഞ്ചാം ക്ളാസില്‍ പഠിത്തമാരംഭിച്ചെങ്കിലും 
അത്‌ ഏറെ നീണ്ടുപോയില്ല. വീട്ടുജോലി തീര്‍ന്നിട്ട്‌ പള്ളിക്കൂടത്തില്‍ 
പോകാന്‍ പററാതായി, അഞ്ചാം ക്ളാസില്‍ നാലഞ്ചുമാസം പോയശേഷം 
സ്‌കൂളില്‍ പോക്ക്‌ അവസാനിച്ചു. കുഞ്ഞിന്‍െറ പഠിപ്പുമുടങ്ങാനുള്ള 
ബാഹ്യകാരണം വീട്ടിലെ ജോലിക്കൂടുതല്‍ ആണ്‌ എന്നു സ്പഷ്ടമാണ്‌. 
സ്വയം വീട്ടുജോലികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്‌ സഹോദരങ്ങളെ 
പഠിക്കാന്‍ സഹായിക്കുക എന്ന ത്യാഗത്തിന്‍െറ മാര്‍ഗ്ഗമാണ്‌ സുധാമണി 
സ്വീകരിച്ചത്‌. ബുദ്ധിയുടെയും ഓര്‍മ്മശക്‌ തിയുടെയും പരിശ്രമത്തിന്‍െറയും 
കാര്യത്തില്‍ അദ്ധിതീയയായ സുധാമണി വിചാരിച്ചിരുന്നെങ്കില്‍ ലാകികമായി 
എത്ര വലിയ ബിരുദങ്ങളും സ്ഥാനമാനങ്ങളും നേടുക തുലോം 
നിസ്സാരകാര്യമായിരുന്നു. ആ വഴിക്കു നീങ്ങാതെ സ്വയം വീട്ടുപണിയുടെ വഴി 
തെരഞ്ഞെടുത്തത്‌ സ്വന്തമായ ത്യാഗമനോഭാവംകൊണ്ടു മാ്രമായിരുന്നു. 
അഥവാ ഈശ്വര കല്പിതം അങ്ങനെയായിരുന്നിരിക്കണം. ഈശ്വരന്‍െറ 
പ്രവര്‍ത്തനം ഒരിക്കലും ഏകമുഖമാകാറില്ല. അതിന്‌ പല ലക്ഷ്യങ്ങള്‍ 
കാണുമല്ലൊ. 


പഠിത്തം നിന്നതോടെ സുധാമണി ഒരു കൊച്ചു വീട്ടമ്മ തന്നെയായി. 
വെളുപ്പിന്‌ എഴുന്നേല്‍ക്കണം. ഇല്ലെങ്കില്‍ എഴുന്നേല്‍പ്പിക്കാന്‍ ദമയന്തിയ 
മ്മയ്ക്കറിയാം. എഴുന്നേറ്റാലുടന്‍ തൊണ്ടുതല്ലണം. പിന്നെ മുററമടിക്കണം. 
അടുക്കളപ്പണിയൊക്കെ ചെയ്യണം. അങ്ങനെ നൂറുകൂട്ടം പണി കഴിയുമ്പോള്‍ 
രാവേറെച്ചെന്നിരിക്കും. പലപ്പോഴും രാര്തി പതിനൊന്നു കഴിയാതെ 
മോചനമില്ല. എല്ലാററിനും മേല്‍നോട്ടം വഹിച്ചുകൊണ്ട്‌ ദമയന്തിയമ്മയുടെ 
സൂക്ഷ്മനയനങ്ങള്‍ ചുററിക്കറങ്ങുന്നുണ്ടായിരിക്കും. അടുക്കളയടയ്ക്കു 
മ്പോള്‍ വീട്ടിലും നാട്ടിലുമെല്ലാം വിളക്കണഞ്ഞിരിക്കും. ഇപ്പോഴെങ്കിലും 
ഒഴിവു കിട്ടിയല്ലൊ. ഇരുട്ടത്തു തന്നെയിരുന്നു നാമംചൊല്ലും. പാടിപ്പാടി 
തളര്‍ന്നു മയങ്ങും. ബാഹ്യവീക്ഷണത്തില്‍ ഇതിനെ യാതനയുടെയും 
സാധനയുടെയും കാലഫ്ൃട്ടം എന്നു വ്യവഹരിക്കാം. 

അങ്ങനെയിരിക്കെ സുധാമണിക്ക്‌ ശ്രീരാമകൃഷ്ണദേവനോട്‌ 
അതിയായ ആകര്‍ഷണം തോന്നി. വളളിക്കാവു മാര്‍ക്കററില്‍ സാധനങ്ങള്‍ 
വാങ്ങാന്‍ പോയപ്പോള്‍ ഒരു കടയില്‍ , ശ്രീരാമകൃഷ്ണന്‍െറ പടമുള്ള 
കലണ്ടര്‍ കിടക്കുന്നതു കണ്ടു. വലിയ ആകര്‍ഷണം തോന്നി. അന്ന്‌ 
പറയക്കടവിലാര്‍ക്കും (ശീരാമകൃഷ്ണനെപ്പററി ഒന്നും അറിഞ്ഞുകൂടാ. 
പറഞ്ഞു കേള്‍ക്കാനുളള അവസരവും ഉണ്ടായില്ല. “എങ്ങനെയാണാവോ, 
എനിക്കു രാമകൃഷ്ണദേവനോടങ്ങു ഭക്തിയായി” സുധാമണി പറഞ്ഞു. , 
എന്നിട്ടു തുടര്‍ന്നു. 'സുഗുണച്ചനെ അച്ഛാന്നു വിളിച്ചാല്‍ രജോഗുണം 
വര്‍ദ്ധിക്കുമെന്ന്‌ എനിക്കു തോന്നി. അതുകൊണ്ടു ഞാന്‍ രാമകൃഷ്ണ 
ദേവനെ അച്ഛാന്നു വിളിക്കാന്‍ തുടങ്ങി. 


62 


ശ്രീരാമകൃഷ്‌ ണദേവന്‍ അങ്ങ്‌ ഹിമാലയുത്തിലെവിടെയോ ഇരിക്കുന്നു 
എന്നായിരുന്നു കുഞ്ഞിന്‍െറ വിചാരം. പരമഹംസനച്ഛനെ കാണിക്കാന്‍ 
ഹിമാലയത്തില്‍ കൊണ്ടുപോകണമെന്നു പറഞ്ഞ്‌ കുഞ്ഞ്‌ കരഞ്ഞു ബഹളം 
വയ്ക്കും. മെലിഞ്ഞു പൊക്കം കുറഞ്ഞ മകളെ എടുത്തു തോളത്തിട്ട്‌ 
സുഗുണച്ചന്‍ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കും. അച്ഛന്‍ മോളെ ആശ്വസി 
പ്പിരഖും-- 'അതിനെന്താ കുഞ്ഞെ വിഷമം? അച്ഛന്‍ മോളെ ഹിമാലയത്തില്‍ 
കൊണ്ടുപോകാമല്ലൊ. പരമഹംസനെ കാണിച്ചു തരാമല്ലോ?'സുഗുണച്ചന്‍ 
ആള്‍ മഹാ സൂധതശാലി. ഹിമാലയത്തില്‍ കൊണ്ടുപോകാമെന്നൊക്കെയങ്ങു 
പറയും. എങ്ങനെയെങ്കിലും കുഞ്ഞിന്‍െറ കരച്ചില്‍ നിര്‍ത്തണമല്ലൊ. 


ശ്രീരാമകൃഷ്ണദേവന്‍െറ ഒരു പടം വേണമെന്നു സുധാമണിക്ക്‌ 
വലിയ കൊതിയായി. ആര്‍ എവിടെ നിന്നു കൊണ്ടുവരാനാണ്‌? 
വഴിയൊന്നുമില്ല. പക്ഷേ ഈശ്വരന്‍െറ വഴിമാര്രം മുട്ടുകയില്ല. ഒരു ദിവസം 
കായല്‍ത്തോട്ടിലെ വെളളത്തിലൂടെ ഒരു കടലാസ്‌ ഒഴുകിവന്നു. യാദൃഛി 
കമെന്നപോലെ സുധാമണി അതെടുത്തുനോക്കി. ആശ്ചര്യം! രാമകൃഷ്ണ 
ദേവന്‍െറ സുന്ദരമായ ഒരു പടം! ഈശ്വരകോടികളുടെയും ശുദ്ധഭക്ത 
രുടെയും ആഗ്രഹങ്ങള്‍ ഉടന്‍ നടപ്പിലാക്കണമെന്ന്‌ ഈശ്വരനു നിര്‍ബന്ധമു 
ഉളതുപോലെ തോന്നുന്നു. ഭക്തനില്‍ നിന്നു ഭഗവാന്‍ അന്യനല്ലല്ലൊ. 
സുധാമണി ആ പടം വച്ചു സുക്ഷിച്ചു. പിന്നീട്‌ വീട്ടുമുറ്റത്തെ കളരിയില്‍ 
തുക്കിയിരുന്നു. ആ ചിശ്രം വന്നുചേര്‍ന്ന രീതി അത്ഭുതകരമായിരുന്നു. 
സര്‍വ്വശക്തന്‍ അസാധ്യമായിട്ടെന്തുളളു! ഈശ്വരലോകത്തില്‍ അത്ഭുത 
മെവിടെ? അവിടെ എല്ലാം സഹഴുമാണ്‌. എങ്കിലും വിശാസിക്കാന്‍ 
സംസ്‌കാരമെത്താത്തവര്‍ ദുഃഖമാര്‍ഗ്ഗത്തിലൂടെ കുറെക്കാലം കൂടി ഇഴയും. 


അന്നൊക്കെ സുധാമണിയുടെ മനസ്സ്‌ അതീവ സംവേദനാക്‌ ഷമമായി 

ജുന്നു എന്നു പറയണം. ഒരു നിസ്സാര കാരണം മതി, മനസ്സ്‌ കുതറിച്ചാടി 
അനന്തതയില്‍ ഈളിയിട്ടു മറഞ്ഞുകളയും. ഒരിക്കല്‍ കുഞ്ഞ്‌ വളളിക്കാവു 

! മാര്‍ക്കററില്‍ സാധനങ്ങള്‍ വാങ്ങാനെത്തി. കുറച്ചകലെനിന്ന്‌ ഒരു 
ഈശ്വരസ്തുതി കേട്ടു. വേഗം അങ്ങോട്ടു നടന്നു, ഒരു ക്രൈസ്തവ 
കുടുംബത്തിന്‍െറ മുററത്തു ചെന്നുകയറി. അവിടെ ഒരാള്‍ മരിച്ചുകിടക്കുന്നു. 
ബന്ധുക്കള്‍ ശവത്തിനു ചുററുമിരുന്നു (പാര്‍ത്ഥിക്കുന്നു. തത്ക്ഷണം 
കുഞ്ഞ്‌ ഭാവാവസ്ഥയിലായി. പ്രാര്‍ത്ഥനയില്‍ ലയിച്ച്‌ ലോകം മറന്നു. 
സമാധിമഗ്‌നയായി നിന്നു. സമയം പോയതറിഞ്ഞില്ല. ഏതു മതക്കാരും ഒരേ 
ഈശ്വരനെയാണല്ലൊ (പാര്‍ത്ഥിക്കുന്നത്‌. ബന്‌ ധുമരണത്തില്‍ ഹൃദയം 
നൊന്ത്‌ ആളുകള്‍ പ്രാര്‍ത്ഥിച്ചത്‌ ആ കുമാരിയെ വല്ലാതെ സ്വാധീനിച്ചു. 
പരിസരം മറന്നുനിന്ന സുധാമണി ബോധത്തിലേക്കുവന്ന്‌, വീട്ടിലെത്തിയ 
പ്പോള്‍ നേരം വളരെ വൈകിപ്പോയി. ദമയന്തിയമ്മ ക്രോധാകുലയായി 
ഉറഞ്ഞുതുള്ളി നില്പുണ്ട്‌. കണക്കിനു ശകാരവും ചുട്ട അടിയും കിട്ടി. 
മറേറതോ ഭാവഭൂമികയില്‍ വിഹരിച്ചിരുന്ന സുധാമണി നിശബ്ധ്യായി 


63 


നിന്ന്‌ എല്ലാം സഹിച്ചു. ഈശ്വരനില്‍ ലയിച്ച്‌ മനസ്സ്‌ ബാഹൃത്തില്‍ 
കൂടിങ്ങിയില്ല. ഭക്തന്‍മാരെ പരീക്ഷണങ്ങളിലൂടെ നയിക്കുന്നതിലാണ്‌ 
ഭഗവാനു രസം എന്നു തോന്നുന്നു ഇവിടെ പിടിച്ചുനില്‍ക്കാന്‍ സ്വന്തം 
കരുത്തുവേണം; പൂര്‍ണ്ണമായ ഈശ്വരസമര്‍പ്പണം വേണം. 


ജോലി ചെയ്യുന്നതില്‍ മകള്‍ അല്പമെങ്കിലും താളം പിടിച്ചു എന്നു 
തോന്നിയാല്‍ ദമയന്തിയമ്മ ഉപദേശിക്കും. ' എടീ പെണ്ണേ, മടിപിടിക്കരുത്‌. 
എങ്കില്‍ ഈശ്വരന്‍ നിനക്ക്‌ ഒരു ജോലിയും തരത്തില്ല, അങ്ങനെ 
പട്ടിണികിടന്നു നീ ചത്തുപോകും. 'ഈശ്വരാ, എനിക്കു ജോലിതരണേ 
എന്ന്‌ എപ്പോഴും ഈശ്വരനോടു നീ പപാര്‍ത്ഥിക്കണം. അങ്ങനെയാണ്‌ 
എല്ലാവരും (പാര്‍ത്ഥിക്കുന്നത്‌ .” . 


അതു കേട്ടതുമുതല്‍ സുധാമണി നിഷ്കളങ്കതയോടെ പ്രാര്‍ത്ഥിക്കാന്‍ 
തുടങ്ങി- കണ്ണാ, എനിക്കു ജോലി തായേ, എനിക്കു നിന്‍െറ 
ജോലിതായേ! ഭഗവാന്‍ ആ പ്രാര്‍ത്ഥന കേട്ടു എന്നു കാലം തെളിയിച്ചു. 
ദൃഃഖിതര്‍ക്ക്‌ ആശ്വാസം നല്‍കുന്നതിലൂടെ കൃഷ്ണനെ സേവിക്കുവാന്‍ 
സുധാമണി ജീവിതം ഉഴിഞ്ഞുവയ്ക്കുകയാണുണ്ടായത്‌. അങ്ങനെ 
കൃഷ്ണന്‍റെ ജോോലിതന്നെ കിട്ടി. ഈശ്വരനോടുള്ള ഒരു നല്ല 
പ്രാര്‍ത്ഥനയും പാഴാവുകയില്ല. 


ഒരു ദാക്ഷിണ്യവും കൂടാതെ ദമയന്തിയമ്മ സുധാമണിയെക്കൊണ്ട്‌ 
കണ്ടമാനം ജോലിചെയ്യിക്കും. അതു കുറച്ചൊന്നുമല്ല. പശു, ആട്‌, താറാവ്‌, 
കോഴി, പട്ടി എല്ലാമുണ്ട്‌. അവയെ നോക്കുന്നതുതന്നെ ഒരാളുടെ 
പണിയാണ്‌ .. മററുള്ള വീട്ടുവേലകള്‍ വേറെയും കിടക്കുന്നു. സദാ ഭഗവത്‌ 
സ്മരണയില്‍ മുഴുകിയിരുന്ന ആ പിഞ്ചുകുമാരി പത്തു-പതിനൊന്നുവയസ്സു 
മുതല്‍ ഈ ജോലികളെല്ലാം മുടക്കം കൂടാതെ പത്തുവര്‍ഷത്തോളം ചെയ്തു 
എങ്കില്‍ അതുതന്നെ ആ കുട്ടിയുടെ അസാധാരണത്വത്തിനു മതിയായ 
തെളിവാണ്‌. ഇരതയധികം ക്ഷമയും ത്യാഗവും സഹനശക്തിയും എവിടെ... 
കിട്ടും? കഷ്ടപ്പാടുകൊണ്ടു വീര്‍പ്പുമുട്ടിയിട്ട്‌ ആത്മഹത്യയെ - ശരണം 
പ്രാപിച്ചാല്‍ അത്ഭുതമില്ല. എങ്കിലും ഈശ്വരബലത്താല്‍ ക്‌ളേശങ്ങളെല്ലാം 
അതിജീവിക്കാന്‍ കഴിഞ്ഞ സുധാമണി തന്‍െറ സംഭവബഹുലമായ 
ഭാവിജീവിതത്തിന്‌ അനുയോജ്യമായ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചു എന്നു 
പറയാം. ഭക്തിനിര്‍ഭരമായ ഹൃദയം കര്‍മ്മനിരതമായ ശരീരത്തിന്‍െറ 
ക്‌ളേശങ്ങളെ ധീരതയോടെ സഹിക്കുകയാണുണ്ടായത്‌ . 


യാതനയുടെയും സാധനയുടെയും തിരക്കുപിടിച്ച ദിവസങ്ങള്‍ 
ഒന്നൊന്നായി കൊഴിഞ്ഞുവീണുകൊണ്ടിരുന്നു. സുധാമണി പതിമ്മൂന്നാം 
വയസ്സിലേക്കു കടന്നു. വയസ്സിനോടൊപ്പം ഉത്തരവാദിത്തങ്ങളും വര്‍ദ്ധിച്ചു 
വന്നു. കടല്‍ത്തീരദേശത്തു വീട്ടുജോലിക്കു നില്ക്കാന്‍ ആളെ കിട്ടുകയില്ല. 
വലകെട്ടുക, കയറുപിരിക്കുക എന്നിങ്ങനെ “ കൂടുതല്‍ ആദായമുളള 


64 


ജോലികളുളളപ്പോള്‍ മററുളളവരുടെ അടുക്കളപ്പണിക്കു പോകുന്നതു 
മോശമെന്നാണു വയ്പ്‌. അതുകൊണ്ട്‌ ഏതെങ്കിലും വീട്ടില്‍ പഠിക്കാതെ 
വീട്ടില്‍ നില്ക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കില്‍ ജോലി കഴിഞ്ഞിട്ട്‌ അവള്‍ക്ക്‌ 
ഇരിക്കപ്പൊറുതിയില്ല. 


സ്വന്തം വീട്ടുകാര്‍ മാതമല്ല, ബന്ധുജനങ്ങളും ഇത്തരം' പെൺകുട്ടിക 
ളുടെ സേവനം ആവശ്യപ്പെടും. സുധാമണിയും ഇതിന്‌ അപവാദമായില്ല, 
പല ബന്ധുജനങ്ങളും വീട്ടുജോലിക്കു സഹായിക്കാന്‍ സുധാമണിയെ ഒന്ന്‌ 
വിട്ടുതരണമെന്ന്‌ ഇടമണ്ണേല്‍ വന്ന്‌ ശല്യം- ചെയ്യാന്‍ തുടങ്ങി. ഒടുവില്‍ 
നിവൃത്തിയില്ലാതെ മാതാപിതാക്കള്‍ക്ക്‌ സുധാമണിയെ അമ്മുമ്മയുടെ 
വീട്ടിലേക്കു കുറച്ചുകാലത്തേക്ക്‌ വിടേണ്ടിവന്നു. പറയകടവിന്‌ ആറുകിലോ 
മീററര്‍ തെക്കായിട്ടാണ്‌ ദമയന്തിയമ്മയുടെ അമ്മ താമസിക്കുന്നത്‌. 
കായലില്‍ക്കൂടി ബോട്ടില്‍ അമ്മൂമ്മയുടെ വീട്ടിലെത്താം. -കടല്‍ക്കരവഴി 
നടന്നും പോകാം. ആദ്യമൊക്കെ സുധാമണി ബോട്ടില്‍ പൊയ്‌ ക്കൊണ്ടിരുന്നു. 
കായലില്‍ക്കൂടി ബോട്ടില്‍ പോകുമ്പോള്‍ കുഞ്ഞ്‌ ആകാശത്തിലേക്കു 
നോക്കി കൃഷ്ണവര്‍ണ്ണം കണ്ട്‌ ഭക്തിപരവശയായി പരിസരം മറക്കും. 
ബോട്ടിലെ എന്‍ജിന്‍െറ ഒച്ചയും തിരകളിളക്കുന്ന നാദവുമെല്ലാം ദിവൃഗീതം 
പോലെ സുധാമണിയുടെ ഹൃദയത്തെ ഭക്തിനിര്‍ഭരമാക്കും. (പകൃതിയിലെ 
ഏതു സ്വരമാണ്‌ പ്രണവളുന്യമല്ലാത്തത്‌! അല്പനേരം ഏകാന്തത 
കിട്ടിയല്ലോ. ബോട്ടിലിരുന്ന്‌ സ്വസ്ഥമായി നാമം ഇുപിക്കും ഇടയ്ക്കിടെ 
സ്തുതികള്‍ മൂളാനും ആരംഭിക്കും, ദൂരം അറിയുകയേ ഉല്ല.. 


പക്ഷേ, ബോട്ടുയാരതയുടെ ഈസുഖം അധികം അനുഭവിക്കേണ്ടി 
വന്നില്ല. ഒരുദിവസം ബോട്ടുകൂലി ചോദിച്ചപ്പോള്‍ ദമയന്തിയമ്മ ദേഷ്യപ്പെട്ടു 
പറഞ്ഞു--' “നീയെന്താ കോളേജുകുമാരിയാണോടി? വേണമെങ്കില്‍ നടന്ന 
ങ്ങോട്ടു പോ.” 


മൂത്തമകള്‍ കസ്തൂരി കോളേജില്‍ പോയിത്തുടങ്ങിയ സമയമാണ്‌ 
അതിന്‍െറ ഗമയാണ്‌. വെളുത്ത സുന്ദരിയായ കോളേജുകുമാരിക്കാണെ 
ങ്കില്‍ ദമയന്തിയമ്മ കാശുകൊടുക്കും. അട്ടകറമ്പി വേലക്കാരിക്കെന്താ' 
നടന്നുപോകരുതോ? സുധാമണിക്ക്‌ അമ്മയോട്‌ അ്രപിയമൊന്നും തോ 
_ന്നിയില്ല. മറിച്ച്‌ മനസ്സില്‍ ആനന്ദിക്കുകയാണ്‌ ചെയ്തത്‌. കടല്‍ത്തീരം വഴി 
ആറുകിലോമീറ്റര്‍ നടന്നാലേ അമ്മുമ്മയുടെ വീടെത്തു. അത്രയും ദൂരം 
ഏകാകിനിയായി നാമംപാടി നടക്കാമല്ലോ, മടക്കയാരതയും ആരതതന്നെ 
ഉണ്ട്‌. ഇതിനെക്കാള്‍ നല്ല ഉല്ലാസയാരത ഏതുണ്ട്‌. മഹാദഗ്യമെന്നു കരുതി 
സുധാമണി നടന്നു പോകാനാരംഭിച്ചു. 


കടല്‍ത്തീരത്തു തിരകളെ മുട്ടിരുട്ടി ഉറക്കെ കീര്‍ത്തനങ്ങളും പാടി 
കുഞ്ഞ്‌ നടക്കും. പക്ഷേ, നടപ്പിനു വേഗത കിട്ടുകയില്ല. മനസ്സ്‌ 
അനന്തനീലാകാശപ്പരപ്പിലും അഗാധനീലിമയാര്‍ന്ന സമുദ്രത്തിലും പാറി: 


65 


നടന്ന്‌ ഉന്മാദാവസ്ഥയിലാകും. ഹൃദയം ലന്‍. കണ്ണനെ വിളിച്ചു 
വലിയ വായില്‍ കരയും. വീട്ടില്‍വച്ച്‌ ഉള്ളില്‍ തടഞ്ഞുവച്ചിരുന്ന വികാരങ്ങള്‍ 
അണപൊട്ടും. 


ഒഴുകിയെത്തുന്ന കുളിര്‍തെന്നലിന്‍െറ സ്പര്‍ശം. കണ്ണന്‍െറ കാരുണ്യ 
സ്പര്‍ശമായി തോന്നും. അതോടെ ബാഹ്യബോധംവിട്ട സുധാമണി 
പൂഴിയില്‍ കുഴഞ്ഞുവീഴും. മൂര്‍ഛയില്‍ നിന്നുണരുമ്പോള്‍ പൊട്ടിക്കരയും— 
"കണ്ണാ, എന്‍െറ കണ്ണാ ഓടി വാ, നീ എന്നെ ഇവിടെ വിട്ടിട്ടെവിടെ പോയി? 
നീയെന്നെ .ഏത്‌ അജ്ഞാത തീരങ്ങളില്‍ രുളളിവിട്ട? ഞാന്‍ എവിടെ 
എത്തിപ്പെട്ടിരിക്കുന്നു? ഈ. സംസാരസാഗരത്തിരകള്‍ എന്നെ വിഴുങ്ങുംമുമ്പെ 
ഓടി വാ കണ്ണാ. ഈ ഏഴയെ ഭോഗങ്ങളുടെ പൂഴിയില്‍ നിന്നു പിടിച്ചുയര്‍ത്തു 


൦ കൃഷ്ണാ. അങ്ങ്‌ ആര്‍ത്ത്രതാണ പരായണനല്ലേ? എന്‍െറ ഹൃദയവേദന നീ 


അറിയുന്നില്ലേ ദേവാ? എന്നെ ഇങ്ങനെയിട്ടു വലയ്ക്കാന്‍ ഞാന്‍ 
എന്തപരാധമാണാവോ നിന്നോടു ചെയ്തത്‌ ? നിനക്കു സംസാരനാടകമാടി 
രസിക്കാന്‍ ഈയുളളവളുടെ ഹൃദയരക്തം തന്നെ ഒഴുക്കണമെന്നോ?”” 
കരഞ്ഞുകരഞ്ഞ്‌ കുഞ്ഞ്‌ എഴുന്നേററു നടക്കും. ദുഃഖഭാരത്താല്‍ കുഴുഞ്ഞുവീഴും. 
വീണ്ടും എഴുന്നേററു നടക്കും. ആ വിശിഷ്ട ബാലികയുടെ ഭക്ത്യുന്മാദ 
ത്തിനും പ്രേമമൂര്‍ഛയ്ക്കും സാക്ഷിയായ സമുദ്രം അവളുടെ പുണ്യപാദ 
ങ്ങളെ 'തിരകളാല്‍ സ്പര്‍ശിച്ച്‌ സാഫല്യമടഞ്ഞു. 


ഇങ്ങനെ ഭക്തിയില്‍ എല്ലാം മറന്ന്‌ ആനന ദത്തിലാറാടി അമ്മുമ്മയുടെ 


വീട്ടിലെത്തിയാല്‍ വീണ്ടും പരുക്കന്‍ ജീവിതത്തിലേക്ക്‌ (പവേശിക്കുകയായി. 


അവിടെയും ജോലികള്‍ ഒട്ടും കുറവല്ല, ശ്വാസംവിടാതെ ചെയ്യാനുള്ള 
പണികളുണ്ട്‌ . ഇടയ്ക്കിടെ നെല്ലുകുത്തിക്കാന്‍ വിടും. കുറേ അകലെ 
പോകണം. വഴിയിലെല്ലാം നാമസങ്കീര്‍ത്തനംതന്നെ. മററാരുടേയും ശല്യമില്ല. 
ദരിദ്രരായ ആളുകള്‍ തിങ്ങിപ്പാര്‍ക്കുന്ന സ്ഥലത്തുകൂടിയാണ്‌ പോകേണ്ടത്‌. 
അവരുടെ കഷ്ടപ്പാടു കാണുമ്പോള്‍ സുധാമണിയുടെ മനസ്സലിയും. തീരെ 
ഗതിമുട്ടിയവര്‍ക്കു കുഞ്ഞ്‌ അരിവാരിക്കൊടുക്കും. വീട്ടില്‍ വരുമ്പോള്‍ അരി 
കുറവ്‌. അമ്മൂമ്മ കോപിക്കും. പെണ്ണ്‌ അരി കുട്ടുവിററ്‌ വല്ലതും വാങ്ങി 
തിന്നുകാണണം എന്ന്‌ സംശയമാണ്‌ . അമ്മൂമ്മ ശകാരിക്കും. ചിലപ്പോള്‍ 
തല്ലു കിട്ടിയെന്നും വരും. എത ചോദിച്ചാലും അരി ആര്‍ക്കാണു 
കൊടുത്തതെന്നു പത്ത്മുകയില്ല. പറഞ്ഞാല്‍ അമ്മൂമ്മ അവരോടു വഴക്കിനു 
ചെല്ലും. 


നെല്ലിനു കാക്കയടിക്കാന്‍ പോകും. വീട്ടില്‍നിന്നു ഒത്തിരി 
അകലെയാണ്‌ തറ. അവിടെ നെല്ലു പാകും. കാക്കയും കോഴിയും തിന്നാതെ 
കാവലിരിക്കണം. സുധാമണിയെ വിടും. നല്ല ഭാഗ്യം! കുഞ്ഞ്‌ അവിടിരുന്ന്‌ 
നാമം ചൊല്ലും. (പാര്‍ത്ഥിക്കാന്‍ ഇഷ്‌ടംപോലെ സമയം കിട്ടും. കൃഷ്ണനെ 
വിളിച്ച കരയും. ഓരോ ശ്വാസത്തിലും ഓരോ കാല്‍വയ്പിലും 
കൃഷ്ണസ്മരണ നിറഞ്ഞുനില്ക്കും. നാമത്തിന്‍െറ രുചിയറിഞ്ഞവരാരെ 


ങ്കിലും ഭോഗത്തിന്‍െറ തരി പെറുക്കുമോ? ധ്യാനത്തിന്‍െറ ഗുണമറിഞ്ഞവരാ 
രെങ്കിലും വിഷയത്തിന്‍െറ പിണം തിന്നുമോ? പ്രേമഭക്തിക്കുമേലെ ഒരു 
ആനന്ദം എവിടെയുണ്ട്‌ ? 


അമ്മൂമ്മ ഭക്തയാണെന്ന്‌ ഒരാശ്വാസമുണ്ട്‌ . മുറിയില്‍ പൊക്കത്തില്‍ 
കൃഷ്ണന്‍െറ പടം വച്ചിട്ടുണ്ട്‌. കൃഷ്ണന്‍െറ ചിത്രത്തില്‍ നോക്കിനിന്നു 
കൊണ്ട്‌ വളരെനേരം ഉറക്കെ നാമംചൊല്ലും. കുഞ്ഞ്‌ ഇരുന്ന്‌ നാമം ചൊല്ലട്ടെ 
എന്നു കരുതി അമ്മാവന്‍ സ്ററൂള്‍ നീക്കിയിട്ടുകൊടുക്കും. അതിലിരുന്ന്‌ 
നാമം ചൊല്ലാന്‍ പറയും. അപ്പോള്‍ കുഞ്ഞു പറയും-കൃഷ്ണന്‍ 
നില്ക്കുമ്പോള്‍ ഞാനെങ്ങനെ ഇരിക്കും. ചിശ്രത്തിലെ കൃഷ്ണന്‍ 
സാക്ഷാല്‍ കൃഷ്ണനായിട്ടാണ്‌ കുഞ്ഞ്‌ കരുതിയിരുന്നത്‌. ഫോട്ടോയുടെ 
സ്ഥാനത്ത്‌ സജ്ീവമൂര്‍ത്തിയെ കണ്ടുകൊണ്ടാണ്‌ സുധാമണി ഭജന പാടി 
സ്തുതിച്ചിരുന്നത്‌. കുഞ്ഞിന്‍െറ മനമലിയിക്കുന്ന ഭക്തിഗാനം അയലത്തു 
കാരെ ആകര്‍ഷിക്കും. അവര്‍ വന്ന്‌ തന്മയീഭാവത്തോടെ അതെല്ലാം 
കേട്ടുനില്ക്കും. അങ്ങനെ കുഞ്ഞുമൂലം പരിസരത്തുളളവരും ഈശ്വരചിന്ത 
യുളളവരായിത്തീര്‍ന്നു. സുധാമണി പാടുന്ന്‌ കീര്‍ത്തനങ്ങള്‍ അവരും പഠിച്ച്‌ 
ജഗന്നിയന്താവിനെ സ്തുതിക്കാന്‍ തുടങ്ങി. സത്സംഗം ആര്‍ക്കും 
മോക്ഷദ്വാരം തുറന്നുകൊടുക്കുമല്ലൊ. അനന്തരവള്‍ക്കു കണ്ണുകിട്ടാതി 
രിക്കാന്‍ അമ്മാവന്‍ ഭസ്മം ഇുപിച്ചിടുമായിരുന്നു. 


പതിന്നാലാം വയസ്സില്‍ മാതാപിതാക്കള്‍ മകളെ ദമയന്തിയമ്മയുടെ 
ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കു പറഞ്ഞയച്ചു. അവരുടെ വീട്ടില്‍ പിടിപ്പതു 
ജോലി. ചെയ്യാനാരുമില്ല. എല്ലാവര്‍ക്കും തുണ ചെയ്യാന്‍ തയ്യാറുള്ള 
ഒരുകൊച്ച്‌ ഇടമണ്ണേലുണ്ടല്ലോ. അതിനെ വരുത്തുകതന്നെ. അങ്ങനെ 
സുധാമണി ബന്‌ ധുവീട്ടിലെത്തി. 


അവിടെയും എമ്പാടും ജോലികള്‍ തന്നെ. നെല്ലു പുഴുങ്ങണം. 
” ഉണക്കണം, തുണി കഴുകണം, അടുക്കളപ്പണി ചെയ്യണം അങ്ങനെ 
നൂറുകൂട്ടം. അവരുടെ മക്കളെല്ലാം കോളേജില്‍ പഠിക്കുന്നവരാണ്‌! 
അവരെയൊന്നും വീട്ടുപണിക്ക്‌ കിട്ടുകയില്ല. ആര്‍ക്കും ദൈവവിശ്വാസവുമില്ല. 
കുഞ്ഞ്‌ നാമംചൊല്ലുന്നതുപോലും തടസ്സപ്പെടുത്തും. സങ്കടം സഹിക്കാതെ 
കുഞ്ഞ്‌ കണ്ണുപൊത്തിയിരുന്ന്‌ കരയും. അത്‌ ആരുണ്ട്‌ കാണാന്‍. 
കണ്ണനാണെങ്കില്‍ തരിമ്പും ചലിക്കാത്തവന്‍ . തന്‍െറ ഭക്തയെ അങ്ങോട്ടുമി 
ങ്ങോട്ടുമിട്ട്‌ നിഷ്ക്കരുണം വട്ടുതട്ടുകയാണ്‌ ! 


അവരുടെ വീടിനുചുററും വെളളമാണ്‌ . പക്ഷേ, ഉപ്പുവെള്ളം. 
കുടിക്കാന്‍ ഒരു തുളളിയില്ല. ശുദ്ധജലം കൊണ്ടുവരാന്‍ വള്ളത്തില്‍ 
കായല്‍മുറിച്ച്‌ കടന്നു കുഞ്ഞ്‌ തനിയെ തുഴഞ്ഞുപോകും. അക്കൂട്ടത്തില്‍ 
ചിലപ്പോള്‍ കൊച്ചുകുട്ടികളെ അക്കരെ-ഇക്കരെ കടത്തുകയും ചെയ്യും. 
ചേതമില്ലാത്ത ഉപകാരം! അപ്പോള്‍ കുഞ്ഞിനു സന്തോഷമാണ്‌. 


67 


കായലില്‍ക്കൂടി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകാം. 


അത്‌ ഏകാന്തതയുടെ നിമിഷങ്ങളാണ്‌ . കുഞ്ഞ്‌ കൃഷ്ണനെ വിളിച്ചു 
കരയും. കൊച്ചുകൊച്ചോളങ്ങളോട്‌ സംസാരിക്കും. കുഞ്ഞോളങ്ങളേ 
നിങ്ങളിലാരാനും എന്‍െറ നീജക്കാര്‍വര്‍ണ്ണനെ കണ്ടതുണ്ടോ? അവന്‍െറ 
മധുരമധുരമായ ഓമനമുരളീനാദം നിങ്ങള്‍ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 
ഇല്ല എന്ന അര്‍ത്ഥത്തിലാകാം തിരകള്‍ തലയാട്ടും. കുഞ്ഞ്‌ സങ്കടംകൊണ്ട്‌ 
പൊട്ടിക്കരയും. തന്നെപ്പോലെതന്നെ ആ തിരകളും കണ്ണനെക്കാണാതെ 
സങ്കടപ്പെടുന്നതുകണ്ടോ? തന്‍െറ വിരഹതാപം എവിടെയും നിറഞ്ഞു 
ഴില്ക്കുന്നു. അവള്‍ പ്രകൃതിയെ നോക്കി കേഴും-- “ആകാശത്തിന്‍െറ 
അനന്തനീലിമകളെ നിങ്ങളെന്‍െറ ്പിയമുളളവനെ എവിടെയാണൊളിച്ച 
വച്ചിരിക്കുന്നത്‌ ? തിടുക്കത്തില്‍ പറന്നകലുന്ന വെളളക്കൊററികളെ നിങ്ങള്‍ 
വൃന്ദാവനത്തിലെങ്ങാന്‍ പോകുന്നുണ്ടോ? കണ്ണനെ കണ്ടാലൊന്നു 
പറയുമോ, അവനെ ഓര്‍ത്തോര്‍ത്തു കണ്ണീരുകുടിക്കുന്ന ഒരു സാധു 
പെണ്‍കുട്ടി ഇവിടെയുണ്ടെന്ന്‌ ? വളളം തുഴയാന്‍ മറന്ന്‌ സുധാമണി 
വഞ്ചിയിലിരിക്കും. തുഴ വളളത്തിലോ വെള്ളത്തിലോ ഈര്‍ന്നുവീണെന്നുവരും. 
ബാഹ്യബോധം തെല്ലും കാണുകയില്ല. ഇടയ്ക്കു ബോധം വീഴുമ്പോള്‍ 
കണ്ണാ കണ്ണാ” എന്നു കേണുവിളിക്കും. വീണ്ടും ബോധം വിടും. വളളം 
യാത്രാബോട്ടിന്‍െറ ചാലിലായിരിക്കും. യ്രന്തബോട്ട്‌ ശീര്വം പാഞ്ഞുവരും. 
കുഞ്ഞ്‌ ഒന്നുമറിയാതെ വഞ്ചിയില്‍ മയങ്ങിക്കിടക്കുകയാവും. ചാലില്‍നിന്നു 
വളളം തുഴഞ്ഞുമാററിയില്ലെങ്കില്‍ അപകടമാണ്‌. ബോട്ടുകാര്‍ ഓ ഓ...... 
എന്നു ഒച്ചകൂട്ടും, കരയ്ക്കു നില്ക്കുന്ന ആള്‍ക്കാര്‍ അലറിവിളിച്ച്‌ ബഹളം 
വയ്ക്കും. ചിലര്‍ വഞ്ചിയിലേക്കു കല്ലു വലിച്ചെറിയും. അപകടത്തില്‍നിന്ന്‌ 
കഷ്ടിച്ചു തെന്നിമാറി രക്ഷപ്പെട്ട അവസരങ്ങളുണ്ട്‌ . 


പിന്നീട്‌ പതിനഞ്ചു വയസ്സുള്ളപ്പോള്‍ സുധാമണി ദമയന്തിയമ്മയുടെ മൂത്ത 
ആങ്ങളയായ ആനന്ദന്‍െറ വീട്ടിലും കുറേക്കാലം വീട്ടുവേല ചെയ്തു 
കഴിഞ്ഞുകൂടി. കരുനാഗപ്പളളിക്കടുക്കലായിരുന്നു അമ്മാവന്‍െറ താമസം. 
അവിടെയും കഠിനമായ ജോലിതന്നെ. വളരെ ക്ഷമയോടും സാമര്‍ത്ഥ്യ 
ത്തോടുംകൂടി സുധാമണി അവിടത്തെ ഭാരിച്ച പണികളെല്ലാം കുറേനാള്‍ 
ചെയ്തു. ബന്‍ ധുവീട്ടുകാര്‍ക്ക്‌ സന്തോഷമായി. ആയിടയ്ക്ക്‌ അമ്മാവന്‍െറ 
ഭാര്യ സുധാമണിക്ക്‌ ഒരു ജോഡി നല്ല കമ്മല്‍ പണിയിച്ചുകൊടുക്കുകയു 
ണ്ടായി. 


പക്ഷേ, പിന്നീട്‌ സ്വരം മാറിവീണു. അയലത്തുള്ള ദരിഗ്രര്‍ക്കൊക്കെ 
ഓരോന്നു മോഷ്ടിച്ചുകൊടുക്കുക സുധാമണിയുടെ പതിവായിരുന്നു, ചുററും 
പാവപ്പെട്ട മുസ്‌ലീമങ്ങളാണ്‌ . അവരെ കുഞ്ഞ്‌ രഹസ്യമായി സഹായിക്കും. 
ആദ്യമാദ്യം ആരും ശശദ്‌ ധിച്ചില്ല. പിന്നെ കളളം കണ്ടുപിടിച്ചപ്പോള്‍ വീട്ടുകാര്‍ 
പിണങ്ങി. അമ്മായി കുഞ്ഞിനെ തല്ലാന്‍ തുടങ്ങി. സുധാമണിക്കു 
പരിഭവമൊന്നും തോന്നിയില്ല. '"അന്യമെന്നു തോന്നുമ്പോഴല്ലേ വിരോധം 





വരുന്നത്‌. ഞാന്‍ അവരെ അന്യരായി കണ്ടില്ല. വീട്ടിലായിരിക്കുമ്പോഴും 
എനിക്കു തല്ലുകിട്ടും. പിന്നെ ഇവിടെ കിട്ടുന്നതിലെന്താണ്‌ പുതുമ!” 
എന്നാണ്‌ ഇതേപ്പററി സുധാമണി ചിന്തിച്ചത്‌ . ദുഃഖിക്കേണ്ട സന്ദര്‍ഭത്തിലും 
കോപിക്കേണ്ട സമയത്തുമെല്ലാം എന്തൊരു ഉദാത്തമായ സമത്വബുദ്ധിയും 
വികാരനിയ്രന്തണവുമാണ്‌ കുഞ്ഞ്‌ ഗ്പകടിപ്പിച്ചത്‌ എന്നു പറഞ്ഞറിയിക്കുക 
വയ്യ. അങ്ങേ അററത്തെ ക്ഷമാശീലം സ്വീകരിച്ചുകൊണ്ട്‌ സുധാമണി എല്ലാ 
ദുരിതങ്ങളും കടിച്ചിറക്കി. സ്വയം സഹിച്ചാലും പാവങ്ങളെ സഹായിക്കുന്ന 
തില്‍ കുഞ്ഞ്‌ ഇളവു വരുത്തിയില്ല. 


. ഏതു സന്ദര്‍ഭത്തില്‍ നിന്നും തത്വം (ഗഹിക്കാനുളള കുഞ്ഞിന്‍െറ 
കഴിവ്‌ അസാധാരണമായിരുന്നു. സ്വന്തംവീട്ടിലും ബന്ധുവീടുകളിലും 
പതിനഞ്ചുവയസ്സുവരെ താമസിച്ചതിന്‍െറ ഗുണപാഠമെന്നവിധം പില്ക്കാ 
ലത്തു സുധാമണി ഇങ്ങനെ പറഞ്ഞു_ ഇതില്‍ നിന്നൊക്കെ എനിക്കൊന്നു 
മനസ്സിലായി. ലോകത്തില്‍ ദുഃഖമേ ഉള്ളു. നമുക്ക്‌ ബന്ധുക്കളാരുമില്ല, 
എല്ലാവര്‍ക്കും കാര്യം കാണാനുളള സ്നേഹമേ ഉളളു. ആഗ്രഹത്തോടെ 
യാണ്‌ മനുഷ്യന്‍ സ്‌നേഹിക്കുന്നത്‌. നിഷ്‌ കാമമായി ആരും സ്നേഹിക്കു 
ന്നില്ല. അത്തരം സ്നേഹം ഈശ്വരനുമാ്രമേ ഉള്ളൂ.” 

“ആ ഈശ്വരനെവിടെ? എനിക്കു കാണണം'എന്നു കുഞ്ഞ്‌ 
മനസ്സിലുറച്ചു. അതിനു ബന്ധുവീടുകളിലെ താമസം അനുയോജ്യമല്ല. 
ഇവിടെ നിന്നു പോവുകതന്നെ. അതുകൊണ്ട്‌ ഒരുദിവസം ബന്‍ ധുവീട്ടില്‍ 
നിന്ന്‌ സുധാമണി വഴക്കിട്ടിറങ്ങിപ്പോന്നു. പോരുമ്പോള്‍ സുധാമണി ഒരു 
പണി പററിച്ചു. അവിടത്തെ നാമബുക്ക്‌ ആരും കാണാതെ കൈക്കലാക്കി. 
എവിടെപ്പോയാലും കുഞ്ഞിന്‍െറ ഓഹരി നാമബുക്കാണ്‌ . അത്‌ കുഞ്ഞ്‌ 
എടുക്കും. തീര്‍ച്ചയാണ്‌. ഭക്തന്മാരെ ഉപ്രദവിച്ചാല്‍ ഭഗവാന്‍ ശിക്ഷിക്കും. 
തന്‍െറ സാന്നിദ്ധ്യം ആ വീട്ടുകാര്‍ക്ക്‌ ഏതെങ്കിലും വിധത്തില്‍ അമംഗളം 
വരുത്താന്‍ ഇടയാക്കരുതെന്ന്‌ കുഞ്ഞ്‌ ചിന്തിച്ചിരിക്കണം. അതുകൊണ്ട്‌ 
നാമബുക്കാകുന്ന ്രതിഫലം പററിക്കൊണ്ട്‌ അവരുടെയെല്ലാം അപരാധ 
ങ്ങള്‍ക്ക്‌ ആ ഭക്ത മാപ്പുകൊടുക്കുകയായിരുന്നിരിക്കാം. 


കുഞ്ഞ്‌ അവിടെനിന്നു പോരുമ്പോള്‍ വീട്ടുകാര്‍ ഒരു കടുംകൈ ചെയ്തു. 
സുധാമണിക്കു കൊടുത്ത സമ്മാനങ്ങളൊക്കെ തിരിച്ചുവാങ്ങിയിട്ട്‌ വെറും 
കൈയോടെയാണ്‌ പറഞ്ഞുവിട്ടത്‌. പെട്ടെന്ന്‌ കുഞ്ഞ്‌ അവരോടു ഇങ്ങനെ 
പറഞ്ഞു നിങ്ങള്‍ ഒരിക്കല്‍ എന്‍െറയടുക്കല്‍ വരും. എന്നോട്‌ എന്തെങ്കിലും 
ചോദിച്ചുവാങ്ങേണ്ടിവരും. അല്ലാതെ ഈ വീട്ടില്‍ ഞാന്‍ കയറത്തില്ല.' 


സുധാമണി വീട്ടിലേക്കു പോന്നു. അതുകഴിഞ്ഞ്‌ പതിനൊന്നാമത്തെ 
വര്‍ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട്‌ ഞെരുങ്ങിയപ്പോള്‍ ആ 
| ബന്ധുവീട്ടുകാര്‍ ഇടമണ്ണേല്‍ വന്ന്‌ സുധാമണിയയോ പി അവളുടെ 
ചോദിക്കേണ്ടിവന്നു. അതിനുശേഷം മാശ്രമാണ്‌ സുധാമണി 1 


69 


വീട്ടില്‍ വീണ്ടും പോയത്‌. വാശി പിടിച്ചതല്ല. ഈശ്വരന്‍ അങ്ങനെയാണ്‌ 
സഹാചര്യങ്ങള്‍ നിയ്യന്തിച്ചത്‌. ഭഗവത്‌ പരായണരുടെ വാക്കു സത്യമാ 
ക്കണമെന്ന്‌ ഭഗവാനു നിര്‍ബന്ധമുണ്ട്‌ . 


ആ വീട്ടിലെ അമ്മായി പിന്നീട്‌ ആശ്രമത്തില്‍ വന്ന്‌ പശ്ചാത്താപ 
ത്തോടെ പറഞ്ഞു_'അയ്യോ കുഞ്ഞ്‌ ഇങ്ങനെ വലിയവളാകുമെന്ന്‌ അന്ന്‌ 
ഞാനറിഞ്ഞോ? കുഞ്ഞിനെ ഞാനെന്തു വഴക്കു പറഞ്ഞു.” 


അമ്മാവന്‍െറ വീട്ടില്‍നിന്നു . മടങ്ങിയെത്തിയ സുധാമണി പതിനാറു- 
പതിനേഴു വയസ്സുകളില്‍ നിരന്തരസാധനയും ഭാരിച്ച ഗൃഹകൃത്യങ്ങളുമായി 
കഴിഞ്ഞു. ഇതെല്ലാം കുഞ്ഞിന്‍െറ കൃശഗാരതം എങ്ങനെ താങ്ങി 
എന്നതാണദ്ഭുതം. ദമയന്തിയമ്മയെ ദീനവും ഗൃഹകൃത്യങ്ങളും എല്ലാംകൂടി 
കൂടുതല്‍ ശുണ്റഠിക്കാരിയാക്കിക്കഴിഞ്ഞിരുന്നു. പോരെങ്കില്‍ സുധാമണി 
ജോലിക്കുപോയ ബന്‌ ധുവീടുകളില്‍നിന്നെല്ലാം മോഷണക്കാരി എന്ന 
ചീത്തപ്പേരുകൂടി സമ്പാദിച്ചുകൊണ്ടുവന്നിരുന്നു. മോഷ്ടിച്ചത്‌ പാവങ്ങളെ 
സഹായിക്കാനായിരുന്നു എന്ന്‌ ആരു തിരക്കുന്നു! ഏതായാലും 
ദമയന്തിയമ്മയ്ക്കു കുഞ്ഞിനോടുളള അതൃപ്തി പലവാറിരട്ടിച്ചു എന്നു 
പറഞ്ഞാല്‍ മതിയല്ലൊ. അതുകൊണ്ട്‌ സുധാമണി എല്ലാ ജോലിയും നന്നായി 
ചെയ്താലും ദമയന്തിയമ്മയില്‍നിന്നു അടി കിട്ടും. തല്ലുന്തോറും: 
സ്വര്‍ണ്ണത്തിന്‍െറ തിളക്കം കൂടുംപോലെ പിളേളരും നന്നാകുമെന്നാണോ 
വിചാരമെന്നു തോന്നും. 


ഈശ്വരഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളുമുളള ദമയന്തിയമ്മയ്ക്ക്‌ 
ഇങ്ങനെയൊരു സ്വഭാവം എങ്ങനെ വന്നു എന്നു തോന്നാം. തത്വമറിയാ 
തെയുളള മാമൂല്‍ഭക്തിക്കാരില്‍ ഇത്തരം വൈരുദ്ധ്യം ഒഴിച്ചുകൂടാന്‍ 
വയ്യാത്തതാണ്‌ . ഭക്തി ഒരു വശത്ത്‌, ലാകിക ഭാവങ്ങള്‍ മറെറാരു വശത്ത്‌, 
നിത്യവും മുറതെറ്റാതെ ക്ഷ്രേതാരാധന നടത്തുന്ന പല ഭക്തന്മാരും 
അറുത്ത കൈയ്ക്ക്‌ ഉപ്പിടാത്തവരായി കാണുന്നുണ്ടല്ലൊ. ഈശ്വരന്‍ സര്‍വ്വ 
വ്യാപിയാണെന്നൊക്കെ പറയും. "ഞാന്‍ ്രഹ്മമാണ്‌ ” എന്നും 
പറഞ്ഞുകളയും. പക്ഷേ അതും വച്ചുകൊണ്ടിരുന്നാല്‍ ജീവിക്കാന്‍ 
പററുമോ? ആവശ്യം വരുമ്പോള്‍ തത്വം മറക്കും. 


എത്രു ജോലി ചെയ്താലും സുധാമണിക്കു ദമയന്തിയമ്മയുടെ കയ്യിൽ 
നിന്നു തല്ലു കിട്ടും. പ്രതം കഴുകിവച്ചാല്‍ അവര്‍ വന്നു നോക്കും. ഒരുപൊടി 
പററിയിരിക്കുന്നതു കണ്ടാല്‍ തല്ലും. മുററം തൂക്കുമ്പോള്‍ ഒരു കല്ലെങ്ങാന്‍ 
കണ്ടാല്‍ അപ്പോളിടിക്കും പുറത്ത്‌. ഒരു പാറപോലും മുററത്തു 
കിടക്കരുതെന്നാണ്‌. മകളുടെ കുററം കണ്ടുപിടിക്കാനായി മാര്തം 
ദമയന്തിയമ്മ ചുററി നടക്കും. മുററം തൂക്കുമ്പോള്‍ ചൂലില്‍ നിന്ന്‌ ഒരീര്‍ക്കില്‍ 
കഷണം താഴെ വീണാല്‍ അടി കിട്ടും. അശ്രദ്ധകൊണ്ടല്ലെ ഈര്‍ക്കില്‍ 
, താഴെ വീണത്‌. തല്ലു കിട്ടുകതന്നെ വേണം. ദമയന്തിയമ്മ മകളുടെ കുററം 


70 


മാത്രം കാണും; നന്മയൊന്നും കാണുകയുമില്ല. ഉറക്കെ സംസാരിച്ചാല്‍ 
അപ്പോള്‍ ദമയന്തിയമ്മയുടെ കൈ കുഞ്ഞിന്‍െറ പുറത്തു വീഴും. 
പെണ്‍കുട്ടികള്‍ ഉറക്കെ സംസാരിച്ചുകൂടാ. അടക്കവും ഒതുക്കവും വേണം. 
കുഞ്ഞ്‌ അടുപ്പില്‍. വിറകുകത്തിച്ചു തീയുതിയൂതി ചോറുവയ്ക്കും. ചാരം 
പറക്കാതിരിക്കുമോ? ചോറുവയ്ക്കുന്ന പാരതത്തിന്‍െറ പളളയ്‌ ക്കെങ്ങാനും 
ചാരം കണ്ടാല്‍ അപ്പോള്‍ അടി കിട്ടും. ചോറുവച്ചാല്‍ പുക തട്ടാന്‍ പാടില്ല, 
മീന്‍ വെട്ടുന്നതു ദമയന്തിയമ്മ വന്നു നിരീക്ഷിക്കും, അതില്‍ വല്ല, 
ചെതുമ്പലോ മറേറാ കണ്ടുപോയാല്‍ അപ്പോളടിയാണ്‌ . ഒരു ദിവസം എത്ര 
തല്ലകൊളളണമെന്നോ! 

ചിലപ്പോള്‍ തല്ലാന്‍ വരുമ്പോള്‍ സുധാമണി -ദമയന്തിയമ്മയുടെ 
കൈക്കു കയറിയങ്ങു പിടിക്കും. ആ പിടി വിടുവിക്കാന്‍ പററുകയില്ല. 
കൈമാത്രമല്ലല്ലൊ ദൈവം മനുഷ്യര്‍ക്കു തന്നിട്ടുളത്‌ . കാലുമുണ്ടല്ലോ. 
ദമയന്തിയമ്മ കാലുവലിച്ചു ചവിട്ടും. കാലിനു കയറിപ്പിടിക്കും. പറഞ്ഞാല്‍ 
വിശ്വസിക്കാന്‍ പ്രയാസമുണ്ട്‌ . അപ്പോള്‍ ദമയന്തിയമ്മ മകളെ കടിക്കും. 
വെട്ടുകത്തികൊണ്ട്‌ വെട്ടിയ അവസരങ്ങളുമുണ്ട്‌ . കൂട്ടത്തില്‍ വൃത്തികെട്ട 
തെറിയും വിളിക്കും. 


. ഉള്ളതു പറയണമല്ലൊ, വീട്ടുവേലയെല്ലാം ചെയ്യുന്നതു സുധ്ധാമണി 
യാകയാല്‍ കുറച്ചു തന്‍േറടമുണ്ട്‌ . ചിലപ്പോള്‍ അമ്മയോടു തറുതല പറയും. 
‘മിണ്ടരുത്‌ ' എന്നു പറഞ്ഞാല്‍ “മിണ്ടും” എന്നു പറയും. ഇന്നതുപോലെ 
ചെയ്യരുതെന്നു” പറഞ്ഞാല്‍ “ചെയ്യും” എന്നു പറയും. അതനുസരിച്ച്‌ 
മര്‍ദ്ദനവും ഏറും. എങ്ങനെയും ഈ ധിക്കാരിമകളുടെ തലപോയാല്‍ മതി 
എന്നായി. “നീ വളര്‍ന്നുവന്നാല്‍ കുടുംബത്തിനു പേരുകിട്ടും' എന്ന്‌ 
ദമയന്തിയമ്മ പറയും. “പേര്‌” എന്നു പറഞ്ഞാല്‍ ചീത്തപ്പേര്‌ എന്നര്‍ത്ഥം. 
ദൈവമെ, ഇവള്‍ തുലയുന്നില്ലല്ലൊ, അവര്‍ സങ്കടപ്പെടും. 
ൂ സുധാമണി മുതിര്‍ന്ന പുരുഷന്മാരെ “അച്ഛാ :എന്നാണു 
വിളിച്ചിരുന്നത്‌. അതിന്‌ സുഗുണച്ഛന്‍ മകളെ ശാസിക്കും. കണ്ട കെട്ട 
ആളുകളെയൊക്കെ അച്ഛാ എന്നു വിളിക്കുകയോ? അപ്പോള്‍ കുഞ്ഞു 
പറയും. ' 'എന്‍റച്ഛനേയും അമ്മയേയും ഞാന്‍ കണ്ടില്ല, അതിനാല്‍ 
എല്ലാവരേയും ഞാന്‍ അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്നു.” 


അച്ഛനെ വളര്‍ത്തച്ഛാ എന്നും അമ്മയെ വളര്‍ത്തമ്മേ എന്നും 
വിളിക്കുന്നത്‌ തുടക്കം മുതലേ സുധാമണിയുടെ രീതിയായിരുന്നു. അതിന്‌ 
പലപ്പോഴും നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്‌. അതുകൊണ്ടൊന്നും കുഞ്ഞ്‌ തന്‍െറ 
സംബോധന മാററിയില്ല. തന്നെയല്ല, തന്‍െറ ഭാഗം ന്യായീകരിച്ചുകൊണ്ട്‌ 
സുധാമണി പറയും- 'ഈശ്വരനല്ലാതെ മററാരെങ്കിലും അച്‌ ഛനമ്മമാരാ 
യിട്ടുണ്ടോ? ജീവന്‍ കൊടുക്കുന്നതാര്‌ ? ഭൂമിയിലെ അച്ഛനമ്മമാര്‍ 
വളര്‍ത്തച്‌ ഛനും വളര്‍ത്തമ്മയും മാത്രമല്ലേ?” 


71 


കുഞ്ഞിന്‍െറ 'യുക്തികള്‍ക്കു മറുപടി പറയാന്‍ പററിയവരാരും 
അവിടെ ഇല്ലായിരുന്നു. 


ഭസ്മക്കുറിയിടാന്‍ സമ്മതിക്കത്തില്ല. തല്ലും. പെണ്ണെന്താ ഭസ്മവും 
പൂശി സന്യസിക്കാന്‍ പോകുന്നോ? പഡറിടരുത്‌ . പൊട്ടുതൊടരുത്‌, 
പുള്ളിയുള്ള വേഷമണിയരുത്‌ . അല്ലെങ്കില്‍ തല്ലാണ്‌ . അണിഞ്ഞൊരുങ്ങുന്നത്‌ 
ആരെ കാണിക്കാനാണ്‌ ? പെണ്‍പിളേളരായാല്‍ മര്യാദയ്ക്കു ജീവിച്ചു 
കൊളളണം. ഇതിനെക്കാള്‍ നരകം.പിടിച്ച ജീവിതം സങ്കല്പിക്കാന്‍ വയ്യാ. 
ഒന്നും ചെയ്യാതിരിക്കാന്‍ വയ്യാ, ചെയ്യാനും വയ്യാ. എന്തിനും കുററം പുറകേ 
തെറിയും മര്‍ദ്ദനവും. 


ഇരതയെല്ലാമായിട്ടും സുധാമണിക്ക്‌ അമ്മയോട്‌ ഒരു കാലുഷ്യവും 
തോന്നിയില്ല എന്നത്‌ അത്യസാധാരണമാണ്‌. ഒരിക്കല്‍ ' ഇതേപ്പററി 
സുധാമണി പറഞ്ഞു "ഇതൊന്നും അമ്മ എന്നെ ശിക്ഷിച്ചതല്ല. ആ 
ശിക്ഷകള്‍ എന്നെ ശരിയിലേക്കു നയിച്ചില്ലെ. അതുകൊണ്ടെനിക്കു 
വിദ്വേഷമൊന്നുമില്ല. ഒരുകണക്കിന്‌ ദമയന്തിയമ്മ എന്‍െറ മ 
പറയാം.” “ 


വെളളത്തിനു പോകുമ്പോള്‍ ഒററയ്ക്കേ വിടുകയുള്ളൂ. കൂട്ടുകൂടിപ്പോ 
യാല്‍ സുഭഗന്‍െറ കൈയില്‍ നിന്നും അടികിട്ടും. ചീത്ത കൂട്ടുകെട്ടില്‍ 
പിഴച്ചുപോകുമെന്നാണ്‌ . അതും നന്ന്‌. ഒററയ്ക്കു നടക്കുമ്പോള്‍ നാമം 
ജപിക്കാന്‍ സാകര്യം കൂടുമല്ലൊ. കുഞ്ഞിനു സന്തോഷം തോന്നി. 
പെണ്ണുങ്ങള്‍ അച്ചടക്കം പാലിക്കണമെന്ന്‌ അസാധാരണ നിര്‍ബന്ധമുള്ള 
ആങ്ങളയും സുധാമണിയെ ഉപ്രദവിക്കാന്‍ പിന്നിലായിരുന്നില്ല. പുളളി 
ബ്ഈസിടുന്നത്‌ അഹങ്കാരമാണത്രെ! ഒരു ദിവസം സുധാമണിയിട്ടിരുന്ന 
പുളളി ബ്ഈസ്‌ ഈരിവാങ്ങി സുഭഗന്‍ കത്തിച്ചുകളയുകയുണ്ടായി. 


ഗ്രാമത്തിലെല്ലാവര്‍ക്കുംകൂടി ശുദ്ധജലം കിട്ടുന്ന ഒററപൈപ്പേ ഉള്ളൂ. 
ഇടമണ്ണേല്‍ നിന്നും കുറേ ദുരെയാണത്‌ . കുററടിച്ചു ച്രകം കറങ്ങുമ്പോള്‍ 
മാര്രം വെളളം കിട്ടുന്ന കുഴല്‍ക്കിണര്‍ പൈപ്പാണ്‌ കാററാടി പൈപ്പ്‌! 
അവിടെനീണ്ട ക്യൂ ആണ്‌ . എളുപ്പമൊന്നും വെളളം കിട്ടുകയില്ല. നാട്ടുകാരുടെ 
മുഴുവന്‍ പാ്രതങ്ങള്‍ അവിടെ കാണും. സുധാമണി പഠരതം ക്യൂവില്‍ വച്ചിട്ട്‌ 
പോച്ച പറിക്കാനും മററും പോകും. പൈപ്പിനടുക്കല്‍ നില്ക്കാന്‍ നേരമില്ല. 
ഏതെങ്കിലും കൂട്ടുകാരികള്‍ സുധാമണിക്ക്‌ വെളളം പിടിച്ചുവച്ചേക്കും. 
എല്ലാവരേയും സ്നേഹിക്കുകയും വീട്ടില്‍ വല്ലാതെ കഷ്ടപ്പെടുകയും 
ചെയ്യുന്ന സുധാമണിയോട്‌ കൂട്ടകാരികള്‍ക്കു സ്‌നേഹവും സഹതാപവു 
മാണ്‌ തോന്നിയിരുന്നത്‌ . 


എസ്ത ജോലിത്തിരക്കായാലും പാവങ്ങളെ സഹായിക്കുന്നതിനുളള 
ഒരവസരവും സുധാമണി വേണ്ടെന്നു വച്ചിരുന്നില്ല. പാവപ്പെട്ടവരാരെങ്കിലും 


72 


വന്നാല്‍ കഴിക്കാന്‍ വല്ലതും കൊടുക്കും. അമ്മൂമ്മമാരെയും വൃത്തികെട്ടു 
നടക്കുന്ന കുട്ടികളെയും വീട്ടില്‍ വിളിച്ചുകൊണ്ടുവന്നു കുളിപ്പിച്ച്‌ ആഹാരം 
നല്‍കും. പണം കൊടുത്തും സഹായിക്കും. ചിലപ്പോള്‍ ഈ ദാനധര്‍മ്മം 
വളരെ കൂടിപ്പോയിട്ടുണ്ട്‌. ഒരുതവണ വളരെ കഷ്ടപ്പെടുന്ന ഏതോ സ്ത്രീ 
വന്ന്‌ കുഞ്ഞിനോട്‌ സങ്കടം പറഞ്ഞു. സുധാമണി അകത്തുപോയി, 
ദമയന്തിയമ്മയുടെ വിലപിടിപ്പുള്ള ഒരു സ്വര്‍ണ്ണാഭരണം എടുത്തു അവര്‍ക്ക്‌ 
കൊടത്തുവിട്ടു. കുളളിവെളിച്ചത്തായപ്പോള്‍ വീട്ടില്‍ ഭൂകമ്പമായി. ഇപ്രാവശ്യം 
ശിക്ഷണനടപടി കൂടുതല്‍ കര്‍ശനമാക്കാന്‍ ഉറച്ചു. തളള തല്ലിയിട്ടു 
നേരെയാകാത്തവളെ ഇനി തന്ത നോക്കാമെന്നായി., സുഗുണച്ചന്‍ മകളെ 
മരത്തില്‍ കെട്ടിയിട്ടടിച്ച. അന്നത്തെ മര്‍ദ്ദനത്തില്‍ നിന്നു കുഞ്ഞ്‌ 
രക്ഷപ്പെട്ടത്‌ ആയുസ്സിന്‍െറ വലിപ്പം എന്നു പറയാം. ഇതേപ്പററി കുഞ്ഞ്‌ 
ചിന്തിച്ചു-' ര്രസവിച്ച തളളയ്ക്കുപോലും ഇങ്ങനെയാണ്‌ സ്വഭാവം. 
അതുകൊണ്ടെനിക്കു മനസ്സിലായി ലോകം ഇന്നതാണെന്ന്‌, സഹോദരങ്ങ 
ളാണെങ്കില്‍ വേറൊരുതരം. സ്നേഹമെന്നു പറഞ്ഞാലെന്താണീ ലോക 
ത്തില്‍? നിസ്വാര്‍ത്ഥമായ സ്നേഹമെവിടെ? സ്വാര്‍ത്ഥമായ സ്നേഹം 
സ്നേഹമാണോ? അത്‌ വെറും, മോഹമല്ലേ?' കുഞ്ഞ്‌ പുജ്ാമുറിയില്‍ ചെന്ന്‌ 
_ നെഞ്ചത്തടിച്ച്‌ പൊട്ടിക്കരയും-'എന്‍െറ കണ്ണോ എന്നെ കൊണ്ടുപോ കണ്ണാ. 
എനിക്കു ഞാല്ലനാരുളി്യ. ഓടി വാ കണ്ണാ. 


ഒരിക്കല്‍ തല്ലിമടുത്ത ദമയന്തിയമ്മ പറഞ്ഞു- “നീ എന്‍െറ മോളല്ല, 
തണ്ടാത്തിയാണ്‌ ' “സുധാമണി പറഞ്ഞു “ശരിയാണ്‌ ഞാന്‍ നിങ്ങളുടെ 


മോളല്ല. എനിക്കൊട്ടമ്മയുമില്ല.” 


കേട്ടാല്‍ തറുതല. പക്ഷേ, അതില്‍ തത്ത്വം മറിഞ്ഞിരുന്നത്‌ ആരും- 
ശ്രദ്ധിച്ചിരിക്കുകയില്ല. 
5 അക്കാലത്ത്‌ ബന്ധത്തില്‍പ്പെട്ട ഒരു പടുവ്യദ്ധന്‍ ഇടമണ്ണേൽ 
വന്നുകൂടി. നോക്കാനാരുമില്ല, വാര്‍ദ്ധക്യസഹജുമായ ദീനം. എഴുന്നേ 
ല്ക്കാന്‍ കൂടി വയ്യാ. മലമൂ്ത വിസര്‍ജ്ജനം പോലും കിടക്കുന്നിടത്തുതന്നെ. 
ആ വൃദ്ധനെ നോക്കുന്നതിന്‍െറ മുഴുവന്‍ ചുമതലയും ആരും പറയാതെ 
തന്നെ സുധാമണി ഏറെറടുത്തു. മററാരും ഒരുക്കമായിരുന്നില്ലതാനും. 
വൃദ്ദന്‍െറ മലമൂ്രാദികള്‍ നീക്കം ചെയ്യുക, തുണി കഴുകിക്കൊടുക്കുക, 
കുളിപ്പിച്ച്‌ ആഹാരം കൊടുക്കുക, മരുന്നു കൊടുക്കുക എല്ലാം സുധാമണി 
.ചെയ്തുകൊണ്ടിരുന്നു. ഒരു കൊച്ചു പെണ്‍കുട്ടിയില്‍ പ്രകടമാകുന്ന 
നിഷ്കാമമായ ഈ സേവന മനസ്സ്ഥിതിയും ജീവകാരണ്യവും ഉള്‍ക്കൊളളുന്ന 
മഹത്ത്വമറിയാന്‍ അന്ന്‌ ഇടമണ്ണേല്‍ ആരുമില്ലായിരുന്നു. ഇത്തരം 
സ്വഭാവംമൂലം വീട്ടുകാര്‍ ശ്രതുതയിലായിരുന്നപ്പോഴും ശ്രമേവസികള്‍ക്കു 
സുധാമണിയോടു വളരെ സ്നേഹമായിരുന്നു. 


23 
വെളുപ്പിനു മുന്നുമണിക്ക്‌ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട്‌ എഴുന്നേല്‍ക്കുന്ന 
സുധാമണി കൃഷ്ണമുന്തം ജപിച്ചുകൊണ്ട്‌ തൊണ്ടുതല്ലാന്‍ തുടങ്ങും. 
പിന്നീട്‌ അടുക്കളപ്പണി ആരംഭിക്കുമ്പോള്‍, കണ്ണനെ മുലയുട്ടിക്കൊണ്ട്‌ 
തൈരുകടയുന്ന യശോദയുടെ രൂപം മനസ്സില്‍ നിറഞ്ഞുനില്ക്കും. 
രാവിലത്തെ പാചകമെല്ലാം ഒരുവിധം ഒരുക്കി ആങ്ങളമാരെയും മററും 
. അണിയിച്ചൊരുക്കി സ്‌ക്കൂളിലേക്കു “യാശ്രയാക്കുമ്പോള്‍ കണ്ണനെയും 
ബലരാമനെയും ഗോപകുമാരന്മാരെയും വൃന്ദാവനത്തിലേക്കു യാ 
ശ്രയയയ്ക്കുകയാണെന്നു ഭാവനചെയ്യും, അപ്പോള്‍ ആനന്ദംകൊണ്ട്‌ 
കണ്ണുകള്‍ അറിയാതെ നിറഞ്ഞൊഴുകും. ഓരോ സാധനങ്ങള്‍ വാങ്ങാന്‍ 
കടയിലേക്കു പോകുമ്പോള്‍ വിറകുപെറുക്കാനും മററും ഫുറത്തേക്കു 
പോകുന്ന .ഗോപികമാരെ ഓര്‍മ്മിക്കും. അപ്പോള്‍ താന്‍ രാധയാണെന്നു 
ഭാവനചെയ്ത്‌ സുധാമണി ഭാവതരളിതയാകും. ശ്വാസംവിടാന്‍ നേരമില്ല, 
ചുണ്ടനക്കി മന്തം ജപിച്ചുകൊണ്ട്‌ പാത്രങ്ങള്‍ കഴുകി വൃത്തിയാക്കും. 
തലയില്‍ കുടവുംവച്ച്‌ വെള്ളമെടുക്കാന്‍ യമുനയിലേക്കു പോകുന്ന 
ഗ്രജാംഗനകളെ ഓര്‍ത്തുകൊണ്ട്‌ സുധാമണി വെള്ളം കൊണ്ടുവരാന്‍ 
പോകും. ഗോപീഗോപന്മാരുടെ വസ്രതങ്ങളെന്നു സങ്കല്‌ പിച്ചുകൊണ്ട്‌ 
കൃഷ്ണസ്തുതികളും പാടി വീട്ടിലെ മുഷിഞ്ഞ വസ്ശങ്ങളെല്ലാം. 
. കഴുകിയുണക്കും. പശുവിനു പുല്ലുപരിക്കുമ്പോള്‍ ബാലഗോപാലനെ 
ചിന്തിച്ച്‌ കണ്ണീരൊഴുക്കും. കൂട്ടംവിട്ട പശുക്കിടാങ്ങളെ കാട്ടില്‍ തേടിനടക്കുന്ന 
കണ്ണനെ സ്മരിച്ചുകൊണ്ട്‌ സുധാമണി കാണാതായ താറാവുകളെതേടി 
കായല്‍ത്തോട്ടിലെല്ലാം നീന്തിനടക്കും. ഇടവിടാതെയുളള പണികള്‍കൊണ്ട്‌ 
സുധാമണിയുടെ വസ്ര്തം എപ്പോഴും നനഞ്ഞുകുതിര്‍ന്നിരിക്കും. ഉണങ്ങിയ 
“ തുടുക്കാന്‍ നേരം കിട്ടാറില്ല. 


എന്തുചെയ്യുമ്പോഴും ചുണ്ടനങ്ങിക്കൊണ്ടിരിക്കും. നാമം ജുപിക്കുകയാണ്‌ . 
മററുളളവര്‍ക്കു മനസ്സിലാവുകയില്ല. ' “ഇങ്ങനെ ചുണ്ടനക്കുന്നത്‌ ശ്രാന്താണ്‌ 
ഒരിക്കല്‍ ഇളയസഹോദരന്‍ സതീഷ്കുമാര്‍, പറഞ്ഞു, സുധാമണിയുടെ 
മുഖത്ത്‌ ഒരു ഭാവഭേദവും കണ്ടില്ല. അവന്‍ അറിവില്ലാത്ത കുട്ടിയല്ലെ. ഈ j 
സതീശന്‌ ചെറുപ്പത്തില്‍ വലിവിന്‍െറ ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. 
സുധാമണി അനുജനെ പൊക്കിയെടുത്തു തോളത്തിട്ട്‌ ആശുപ്രതിയിലേ 
ക്കോടും. വീട്ടില്‍ വേറെ ആളുകളുണ്ട്‌ . പക്‌ ഷെ ഈ ബുദ്ധിമുട്ടു സഹിക്കാന്‍ 
തയ്യാറുള്ളവര്‍ വേറെ ആരുമില്ലായിരുന്നു. ഒരവസരവും പാഴാക്കാതെ 
കാത്തിരുന്ന്‌ ക്ളേശിച്ച്‌ മററുള്ളവരുടെ ദുഃഖം പരിഹരിക്കുന്നതില്‍ 
ആനന്ദം കണ്ടെത്തുവാന്‍ സുധാമണിയെപ്പോലെ എത്രപേര്‍ കാണും! 
സ്വാര്‍ത്ഥതയല്ല, ത്യാഗമാണ്‌ അമൃതത്വത്തിന്‍െറ മാര്‍ഗ്ഗം എന്ന്‌ കുഞ്ഞ്‌ 
അറിഞ്ഞിരിക്കണം. 


ജോലി തീരുമ്പോള്‍ നേരം വളരെ ഇരുട്ടിയിരിക്കും. വീട്ടിലും നാട്ടിലും 
വിളക്കണഞ്ഞിരിക്കും. ഇരുട്ടത്തിരുന്ന്‌ ഉറക്കെ ഈശ്വരസ്തുതികള്‍ പാടും. 


74 


വിളക്കില്ലാതെ നാമം ജപിക്കുന്നത്‌ മററുളളവര്‍ കണ്ടാല്‍ മോശം. അതിനു. 
വഴക്കുകിട്ടും. രാര്രിയില്‍ കിടന്നു ബഹളംവയ്ക്കുന്നു എന്ന കുററത്തിന്‌ , 
വഴക്കും ഇടിയും വേറെ കിട്ടും. മൂത്ത അണ്ണന്‍ സുഭഗന്‍ ചോദിക്കും 
“എന്താടീ അങ്ങു സ്വര്‍ഗ്ഗത്തില്‍ കേള്‍ക്കാന്‍വേണ്ടിയാണോ ഇങ്ങനെ 
വിളിച്ചുകുവുന്നത്‌ ? നിന്‍െറ ദൈവമെന്താ പൊട്ടനാണോടീ ? വിളക്കില്ലാതെ 
ജപിക്കുന്നതിന്‌ ആക്‌ ഷേപിക്കുമ്പോള്‍ സുധാമണി പറയും” “ഈ വിളക്കു 
വേണ്ടാ എനിക്ക്‌. ആ വിളക്കു കാണുന്നുണ്ട്‌.” കേട്ടവര്‍ എന്തു 
ധരിച്ചകാണുമോ ആവോ? ആ വിളക്ക്‌ ഏത്‌? ഗ്രപഞ്ചത്തിന്‍െറ 
മണിവിളക്കിനെയാണ്‌ സൂചിപ്പിച്ചതെന്നാരറിഞ്ഞു? 


നാമം ചൊല്ലുമ്പോള്‍ തല്ലിയാല്‍ വീട്ടുകാര്‍ക്ക്‌ ഈശ്വരനില്‍നിന്നു ശിക്ഷ 
കിട്ടുമെന്നു സുധാമണിക്കു ചിന്ത വന്നു. അതുകൊണ്ട്‌ ഉറക്കെ ചൊല്ലാതെ 
പതുക്കെ ചൊല്ലും. അപ്പോള്‍ അവര്‍ തല്ലുകയില്ലല്ലൊ. ശരിക്കും നാമം 
ജപിക്കാന്‍ വയ്യാ. ആ സങ്കടംകൊണ്ട്‌ ഇരുന്നു കരയും. ഉടനെ അവര്‍ 
പറയും, നാമം ചൊല്ലുന്നിടത്തിരുന്നു കരഞ്ഞാല്‍ അവര്‍ക്കു ദോഷമാണെന്ന്‌. 
“അതുകൊണ്ട്‌ ഈശ്വരനെ വിളിച്ച കരയാനും വയ്യാ എന്നായി. 


. ഇതേപ്പററി ഒരു ഭക്തന്‍ ഒരിക്കല്‍ അമ്മയോടു പറഞ്ഞു 

, “ബ്രഹ്മചാരികളെ എങ്ങനെ കര്‍ശനമായ ചിട്ടയില്‍ വളര്‍ത്തണമെന്നതിന്‌ 
അമ്മയ്ക്കു നല്ല പരിശീലനമാണ്‌ ചെറുപ്പത്തില്‍ കിട്ടിയത്‌.” ചിരിച്ചുകൊണ്ട്‌ 
അമ്മ” പറഞ്ഞു_ “അതുതന്നെയാണ്‌ അമ്മയും പറയുന്നത്‌. എന്നെ 
എങ്ങനെ ഇടിച്ചോ അതുപോലാണു ഞാനും ചെയ്യുന്നത്‌ . ര്ബഹ്മചാരികളെ 
വേണ്ടിവന്നാല്‍ ഇടിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ വഴക്കു പറയരുതെന്നു 
ചിലപ്പോള്‍ അമ്മ ചിന്തിക്കും. ഇറങ്ങിവരുമ്പോള്‍ കാണാം മക്കള്‍ 
സംസാരിച്ചു സമയം പാഴാക്കുന്നത്‌. ഞാനങ്ങു തുടങ്ങും. കാരണം, അതല്ല ” 
എന്‍െറ ശീലവും ആദര്‍ശവും. അമ്മ ആരോടെങ്കിലും സംസാരിക്കുന്നെങ്കില്‍ 
കൃഷ്ണരൂപം സങ്കല്‍ പിച്ചിട്ടേ സംസാരിക്കൂ. അപ്പോള്‍ പിന്നെ വേണ്ടാത്ത 
സംസാരത്തിന്‌ ഇട കിട്ടുകയില്ലല്ലെറ. അല്പം സംസാരിച്ചാല്‍ അത്രയും 
സമയം നഷ്‌ടപ്പെട്ടുപോയല്ലൊ എന്നുകരുതി പണ്ട്‌. ഓടിച്ചെന്ന്‌ കരഞ്ഞ്‌ 
ഗ്രാര്‍ത്ഥിക്കാറുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങള്‍ക്കും അതുപോലെ 
വൈരാഗ്യം വരേണ്ടതല്ലെ? ഭഗവാനെ വിളിച്ചു കീര്‍ത്തനം ചൊല്ലിക്കൊണ്ടേ 
അമ്മ പണ്ടു ചോറുവച്ചിരുന്നുളളു. പോച്ച ഇടയുമ്പോഴും കണ്ണനെ വിളിച്ചു 
കരയും-- കണ്ണാ, നീ എന്നെ കാണുന്നില്ലയോ? അവരൊക്കെ എന്നെ 
ഇടിക്കുന്നു. നീ എന്നെ രക്ഷിക്കാന്‍ 'വരാത്തതെന്താണ്‌ ? 


എല്ലാവരേയും വിശാലമായി സ്നേഹിക്കുന്നത്‌ ഈശ്വരനാണ്‌. 
ഈശ്വരനെല്ലാം കാണുന്നു. ദുഃഖിക്കുന്നവര്‍ക്കു കൂട്ട്‌ ഭഗവാനാണ്‌ . അപ്പോള്‍ 
എനിക്കും ദൈവം കൂട്ടായി വരാതിരിക്കില്ല. അതുകൊണ്ട്‌ എപ്പോഴും . 
കൃഷ്ണനെ വിളിക്കും പശുക്കളെ തീററാന്‍ പോകുമ്പോള്‍ ള്‌ 


75 


വിളിക്കും. വൃക്ഷത്തിലും കൃഷ്ണനുണ്ടല്ലോ, തുമ്പയിലും കൃഷ്ണനു 
ണ്ടല്ലൊ. അതുകൊണ്ട്‌ തുമ്പയോടും കൃഷ്‌ ണനോടെന്നവിധം സംസാരിക്കും. 
സങ്കടം വന്നാല്‍ ഞാന്‍ കൃഷ്ണനെ വിളിച്ചേ ചെറുപ്പത്തില്‍ കരഞ്ഞിരുന്നുള്ളു. 
മനുഷ്യരെ വിളിച്ചു കരഞ്ഞിട്ടെന്തു ഫലം? പശുവിന്‍െറ ദേഹത്തു തലവച്ചു 
കിടക്കും. കൃഷ്ണന്‍െറയാണല്ലൊ പശു. അതിനോടും സംസാരിക്കും 
ആകാശത്ത്‌ കാര്‍മേഘ്വം കൂടിവരുമ്പോള്‍ കൃഷ്ണനാണെന്നു തോന്നും 
ആകാശം നോക്കി, നക്ഷ്രതങ്ങള്‍ നോക്കി, കൃഷ്ണന്‍െറ വരവും 
കാത്തിരിക്കും. അപ്പോള്‍ പിന്നെ .ബഹ്മചാരികള്‍ വെറുതെ സമയം 
പാഴാക്കുന്നത്‌ അമ്മ എങ്ങനെ പൊറുക്കും. ലക്ഷ്യബോധമുള്ളവര്‍ 
ഒരുനിമിഷം ഈശ്വരചിന്ത വിട്ടു പെരുമാറാന്‍ പാടില്ല, അങ്ങനെയുള്ളവരാണ്‌ 
ഇങ്ങനെയുളള ആശ്രമങ്ങളില്‍ താമസിക്കേണ്ടത്‌." 


തുന്നല്‍ക്കാരി 


വിശ്രമമില്ലാത്ത വീട്ടുപണികളുമായി കഴിഞ്ഞുവരവെ സുധാമണിക്കു 
പതിനേഴാം വയസ്സില്‍ തുന്നലു പഠിച്ചാല്‍ കൊള്ളാമെന്നു തോന്നി, 
ഈണിലും ഉറക്കത്തിലും ഒരുനിമിഷം വിടാതെ ഈശ്വരചിന്തയില്‍ കഴിയുന്ന 
ഒരു ആദ്ധ്യാത്മിക ജീവിക്ക്‌ ഇങ്ങനെ ഒരാ്രഹം വരാന്‍ എന്തു ന്യായം? 
വീട്ടുജോലികളില്‍നിന്ന്‌ ഒഴിയാന്‍ പററില്ലെന്നു വയ്ക്കാം. തുന്നലുമൊക്കെ 
ഒഴിവാക്കാവുന്നതാണ്‌ . ആരും നിര്‍ബ്ബന്‌ ധിച്ചതുമല്ല. തനിയെ തോന്നിയ 
താണ്‌. തുന്നല്‍ പഠിച്ചാല്‍ അതുകൊണ്ട്‌ മററുളളവര്‍ക്ക്‌ ഉപകാരം ചെയ്യാന്‍ 
കഴിഞ്ഞേക്കാം എന്നു ചിന്തിച്ചിരിക്കാം. തുന്നിയാല്‍ പണം കിട്ടും. അപ്പോള്‍ 
വീട്ടില്‍നിന്നു മോഷ്ടിച്ച്‌ മററുള്ളവരെ സഹായിക്കേണ്ട ആവശ്യം 


" വരില്ലല്ലൊ. ഇതിനേക്കാള്‍ “ (പധാനം മറെറാന്നാണെന്നും വരാം. ഏതു 


ജോലിത്തിരക്കിനിടയിലും സ്വന്തമായി വരുമാനത്തിനുളള എന്തെങ്കിലും 
കൈത്തൊഴില്‍ നമ്മുടെ നാട്ടിലെ അസമ്പന്നരായ സ്രതീകള്‍ വശമാക്കണം 
എന്നതിന്‌ ആമ്മ ചെറുപ്പത്തില്‍ മാതൃക കാട്ടിയതാകാം. ഒരുപക്ഷെ” 
ഇതിനൊക്കെ അപ്പുറവുമാകാം അമ്മയുടെ ഉദ്ദേശ്യങ്ങള്‍. അതാരറിഞ്ഞു? 


തുന്നലു പഠിക്കണമെന്നു സുധാമണി വീട്ടില്‍ പറഞ്ഞു. ്രതികരണം ഒട്ടും 
നല്ലതായിരുന്നില്ല. ആര്‍ക്കും തീരെ സമ്മതമായില്ല. ദമയന്തിയമ്മ പറഞ്ഞു 
“നിന്നെ തുന്നലിനല്ല വിടാന്‍ പോകുന്നത്‌. വല്ല തണ്ടാനും (തെങ്ങു 


കയററക്കാരന്‍) കെട്ടിച്ചുകൊടുക്കും.” സുധാമണി പറഞ്ഞു- 'തണ്ടാനു 
തന്നെ കൊടുത്തോ. അപ്പോള്‍ ഇഷ്ടംപോലെ തേങ്ങാ തിന്നാമല്ലൊ.' 


ര്രഹ്മമെന്നൊരു തണ്ടാന്‍, .നിത്യാനന് ദമെന്നൊരു തേങ്ങാ! 


നിര്‍ബന്ധം കൂടിവന്നപ്പോള്‍ ഒരുമണിക്കൂര്‍ പഠിക്കാന്‍ അനുവാദം കിട്ടി. 
വീട്ടിലെ ജോലിയെല്ലാം തീര്‍ത്തിട്ട്‌ പൊയ്‌ ക്കൊളളണം. സുധാമണിയുടെ 


76 


അക്കാലത്തെ ദിനചര്യ കേട്ടാ അത്ഭുതം തോന്നും. വെളുപ്പിന്‌ 
മൂന്നുമണിക്ക്‌ എഴുന്നേല്ക്കണം. ഉടനെ തൊണ്ടു തല്ലാനിരിക്കണം. നേരം 
പരപരാ വെളുക്കുമ്പോഴേക്ക്‌ വീട്ടുപണികള്‍ തുടങ്ങുകയായി. വീട്ടിനകവും 
പുറവുമെല്ലാം അടിച്ചുവാരി തളിച്ച്‌ ശുദ്ധമാക്കും. പഠ്രതങ്ങളെല്ലാം 
തേച്ചുകഴുകും. അടുപ്പില്‍ തീ പിടിപ്പിച്ച്‌ രാവിലത്തെ ആഹാരം 
പാചകംചെയ്തു തുടങ്ങും ദൂരെയുള്ള പൈപ്പില്‍നിന്നു - വെള്ളം 
കൊണ്ടുവരും കറിയ്ക്ക്‌ അരിയും, മീന്‍വെട്ടും. കുട്ടാനരയ്ക്കും, 
പലഹാരമുണ്ടാക്കും, ചോറുവയ്ക്കും. സ്ക്കൂളില്‍ പോകുന്ന സ 
ഹോദരീസഹോദരന മാര്‍ക്കു ഭക്ഷണം നല്‍കി ഒരുക്കി അയയ്ക്കും, 
വീട്ടുകാര്‍ക്കെല്ലാം ആഹാരം നല്‍കും, എല്ലാവരുടെയും വസ്‌ ്രങ്ങള്‍ കഴുകി 
ഉണക്കി മടക്കിവയ്ക്കും 


ഉച്ചവരെയുളള ജോലി ഒതുക്കിയിട്ടുവേണം തുന്നലിനു പോകാന്‍. 
തിരിച്ചുവന്നിട്ട്‌ ഉച്ചയ്‌ ക്കു കൂട്ടാന്‍വയ്‌ ക്കാനുള്ള തേങ്ങാ അരച്ചുവയ്‌ ക്കുകകൂടി 
ചെയ്തിട്ടായിരീക്കും തുന്നലിനു പോവുക. ചിലപ്പോള്‍ കൂടെ തുന്നലിനു, 
പോകുന്ന ചില കൂട്ടുകാരികളും അടുക്കളപ്പണിക്കു സഹായിച്ചിട്ടുണ്ട്‌ 
നട്ടുച്ചയ്ക്ക്‌ രണ്ടുമൂന്നു കിലോമീററര്‍ ദുരം നടന്ന്‌ തുന്നലിനു പോകും. 
ഒരുമണിക്കൂര്‍ തുന്നല്‍ കഴിഞ്ഞ്‌ എത്തും. ഉടന്‍ അടുക്കളയില്‍ കയറി 
ഉച്ചയൂണിന്‍െറ ഒരുക്കം പൂര്‍ത്തിയാക്കി എല്ലാവര്‍ക്കും ഈണ്ുകൊടുക്കും. 
പാര്രങ്ങള്‍ കഴുകും. അപ്പോഴേക്ക്‌ മണി രണ്ടായിരിക്കും. പശുക്കളെ 
കുളിപ്പിക്കും. കാടികൊടുക്കും. പൈപ്പില്‍നിന്നു വെളളം കൊണ്ടുവരാന്‍ 
പോകും. പശുക്കള്‍ക്കു പുല്ലകിളച്ച്‌ ഇടയാനും കണ്ടല്‍ (തുപ്പ്‌) ഒടിക്കാ; 
പോകും. അപ്പോഴേക്ക്‌ മണി നാല്‌. എല്ലാവര്‍ക്കും കാപ്പി തയ്യാറാക്കി 
കൊടുക്കും. 


കാപ്പികുടിക്കുശേഷമുളള ഒഴിവുസമയത്ത്‌ പരിസരത്തുള്ള വീടുകളില്‍ 
ചീനിത്തൊലിക്കു . പോകണം. കുറെ വീടുകള്‍ കയറിയിറങ്ങിയാല്‍ 
പശുക്കള്‍ക്കു കൊടുക്കാന്‍ ധാരാളം ചീനിത്തൊലി കിട്ടും. ചില വീടുകളില്‍ 
ചെന്നാല്‍ അവിടിരുന്ന്‌ കീര്‍ത്തനം പാടും. ഓരോ ആളുകളുടെ പട്ടിണിയും 
കഷ്‌ ടപ്പാടുമോര്‍ത്ത്‌ കരയും. 


“ദൈവമെ, ഇതാണോ ജ്ലീവിതം? രാവും പകലും ആളുകള്‍ എത്ര 
കഷ്ടപ്പെടുന്നു! എന്തിനുവേണ്ടിയാണിതെല്ലാം? ദൈവമെ, നീ എന്തിനിവരെ 
പട്ടിണിക്കിടുന്നു ? എന്തിനിവരെ രോഗികളാക്കുന്നു? എങ്ങും സ്വാര്‍ത്ഥതയും 
അതുകൊണ്ടുള്ള ദുഃഖവുംതന്നെ. നിസ്വാര്‍ത്ഥമായ സ്നേഹം ഒരിടത്തും 
കണികാണാനില്ല. ചെറുപ്പമാണെങ്കില്‍ ആയുസ്സു നീണ്ടുകിട്ടാന്‍ (പാര്‍ത്ഥി 
ക്കും. എന്നാല്‍ വയസ്സായവര്‍ വേഗം ചാകാനാണ്‌ മക്കള്‍പോലും 
ആശിക്കുന്നത്‌ . വീടുകളില്‍ (പായമായവരെ ആരും നോക്കാനില്ല. ഇങ്ങനെ 
ദുഖം നിറഞ്ഞ ഒരു ലോകത്തെ ദൈവം എന്തിനു സൃഷ്ടിച്ചു? ഇതെന്തു 


77 


ലോകം? ഇതിനൊന്നും പരിഹാരമില്ലെ ഭഗവാനെ?” എന്നിങ്ങനെ 
സുധാമണി (പാര്‍ത്ഥിച്ച കരയും. ആരും സഹായിക്കാനില്ലാത്ത വൃദ്ധകളും 
മററുമുള്ള വീടുകളില്‍ ചെന്നാല്‍ അവരെ വീട്ടുജോലികളില്‍ സഹായിക്കും. 
അവരെ കുളിപ്പിക്കും. കഴിക്കാനില്ലാത്തവര്‍ക്ക്‌ വീട്ടില്‍നിന്ന്‌ ചീനിത്തൊലി 
ക്കുള്ള പാ്രത്തില്‍ തന്‍െറ വീതം ആഹാരം ഒളിച്ചുവച്ച്‌ കൊണ്ടുവന്നു 
കൊടുക്കും. ചില വീടുകളില്‍ ചെന്നാല്‍ പൂജാമുറിയില്‍ കയറിയിരുന്നു നാമം 
ചൊല്ലും. ആശ്രയഹീനര്‍ക്ക്‌ അത്‌ ആശനല്‍കും. അവര്‍ ഈശ്വരനെ 
സ്മരിക്കാനിടയാകും. ചീനിത്തൊലി ശേഖരിച്ചു മടങ്ങിവന്നാലുടന്‍ 
പുല്ലുപറിക്കാന്‍ പോകും. പശുക്കള്‍ക്ക്‌ പുളിയരി വേവിക്കും, തുടര്‍ന്ന്‌ 
വൈകിട്ടത്തെ ആഹാരത്തിനുള്ള ജോലി തുടങ്ങുകയായി. നേരം 
സന്ധ്യയാകുമ്പോഴേക്ക്‌ തൊഴുത്തെല്ലാം വൃത്തിയാക്കി ആടുമാടുകളെ 
അഴിച്ചുകൊണ്ടുവന്നു കെട്ടണം. കൂട്ടം തെററി അങ്ങുമിങ്ങും കായല്‍പൊന്ത 
" കളില്‍ പോയിരിക്കുന്ന താറാവുകളെ പിടിക്കാന്‍ കായല്‍ത്തോടു നീന്തി 
നടക്കണം. അക്കൂട്ടത്തില്‍ അടുത്ത വീടുകളിലെങ്ങാനും നാമം ഇുപിക്കു 
ന്നുണ്ടെങ്കില്‍ അത്‌ പാത്തിരുന്നു കേട്ട്‌ ആനന്ദിക്കും. ചിലപ്പോള്‍ 
സമാധിമഗ്‌നയായി ഇരുന്നുപോകും. 


വെയിലെന്നില്ല, മഴയെന്നില്ല, രാധതിയെന്നില്ല, പകലെന്നീല്ല, ജോലിതന്നെ . 
ജോലി. ഒപ്പം ഈശ്വരസ്മരണയും മഴയാണെങ്കില്‍ ആ ശ്രുതിയില്‍. 
ലയിച്ച്‌ നാമം പാടി ജോലിചെയും. വെയിലാണെങ്കില്‍ കടലിന്‍െറ 
ഇരമ്പത്തിന്‍െറ ്ശുതിപിടിച്ച്‌ കീര്‍ത്തനംപാടി പണിയെടുക്കും. എല്ലാ 
. പണിയും തീര്‍ന്ന്‌ അടുക്കളയടയ്ക്കുമ്പോള്‍ രാര്തി മണി പതിനൊന്നു 
കഴിഞ്ഞിരിക്കും. ഇരുട്ടത്തിരുന്ന്‌ ഈശ്വരനെ വിളിച്ചു കരഞ്ഞുകരഞ്ഞു 
ബോധം വിടും. ഉറക്കമില്ല, ഉറങ്ങിയാല്‍ ഭഗവാന്‍ വന്നിട്ടു പോയാലോ? 
വിരഹദുഃഖം സഹിക്കാതെ മയങ്ങിക്കീടക്കുമ്പോള്‍ .മയന്തിയമ്മയുടെ വിളി 
കേള്‍ക്കാം. മണി മൂന്ന്‌! ഉടന്‍ എഴുന്നേല്ക്കും. അടുത്ത ദിവസം 
ആരംഭിക്കുകയായി. ി 


അത്ഭുതകരമായ സഹനവും ക്ഷമയും പരിശ്രമശേഷിയുമാണ്‌ 
അക്കാലത്ത്‌ സുധാമണി (്പകാശിപ്പിച്ചിരുന്നത്‌ . എ്ര പണിയെടുത്താലും 
മുറുമുറുപ്പില്ല, (പതിഷേധമില്ല. അതു വീട്ടിലെ മററ്‌ അംഗങ്ങള്‍ക്കു 
സൌകര്യമായി. എല്ലാ ജോലിയും സുധാമണിക്കായി. ഓരോരോ ആളുകള്‍ 
സ്വാര്‍ത്ഥതകൊണ്ടു ലോകത്തെ ദുഃഖപൂരിതമാക്കുമ്പോള്‍, താന്‍ ഒരാളെങ്കി 
ലും മററുളളവരുടെ ദുഃഖം കുറയ്‌ ക്കുന്നതിനു വേണ്ടി ക്‌ ളേശിക്കാം എന്നാണ്‌ 
സുധാമണി ചിന്തിച്ചത്‌. താന്‍ രാപകലില്ലാതെ പണിയെടുക്കുന്നതുകൊണ്ട്‌ 
അമ്മയും സഹോദരങ്ങളും പശുക്കളുമെല്ലാം ആനന്ദിച്ച്‌ ആശ്വസിക്കുന്നല്ലൊ 
എന്നാണ്‌ സുധാമണി കണ്ടത്‌. തന്നെയല്ല അയല്‍പക്കത്തുള്ള അഗതികള്‍ 
ക്കും തന്നെക്കൊണ്ടു ഗുണം കിട്ടുന്നതില്‍ സുധാമണി സന്തോഷിച്ച. 
മററുള്ളവര്‍ക്കുവേണ്ടി കടുത്ത ത്യാഗം സഹിക്കാന്‍ കുഞ്ഞ്‌ ഒട്ടും 


78 
1 


മടിച്ചില്ലെന്നു തന്നെയല്ല, അത്‌ തന്‍െറ ധര്‍മ്മമാണെന്നു വിശ്വസിക്കുകയും 
ചെയ്തു. 1 


തുന്നലിനു പോകുമ്പോള്‍ മിക്കവാറും ഇളയസഹോദരന്‍ സതീശിനെ 
തുണയായി വിടുമായിരുന്നു. വള്ളിക്കാവിനടുക്കല്‍ തോട്ടത്തിമുക്കില്‍ 
ഒരിടത്തും കോണത്തുവീട്ടിനടുക്കലൊരിടത്തും തുന്നലു പഠിക്കാന്‍ പോ 
യെങ്കിലും, (പധാനമായി പഠിച്ചത്‌ ക്ളാപ്പന പളളിയിലായിരുന്നു. അവിടെ 
പളളിയോടു ചേര്‍ന്ന ഒരു കെട്ടിടത്തില്‍ തുന്നല്‍ക്ളാസ്സ്‌ ഉണ്ടായിരുന്നു, 
സുധാമണി വളരെവേഗം തുന്നല്‍ വശമാക്കി. ഒരുമാസത്തെ പഠിത്തം 
കഴിഞ്ഞപ്പോള്‍ത്തന്നെ അടുത്തുളള ചില സ്രതീകള്‍ക്കും മററും ഓരോന്നു 
തുന്നിക്കൊടുത്തു സഹായിക്കാന്‍ തുടങ്ങി. അവര്‍ പണം കൊടുത്താല്‍ 
ആദ്യമൊന്നും. വാങ്ങിയിരുന്നില്ല. എന്നാല്‍ വലിയ ബുദ്‌ധിമുട്ടില്ലാത്തവരില്‍ 
നിന്ന്‌ ചിലപ്പോഴൊക്കെ പണം വാങ്ങിയിരുന്നു. അതിനു കാരണവുമുണ്ട്‌. 
തുന്നലു പഠിക്കാന്‍ വിടുന്നത്‌ വീട്ടുകാര്‍ക്ക്‌ ഇഷ്ടമല്ല. തുന്നല്‍ ഫീസ്‌ 
ചോദിച്ചാല്‍ കിട്ടാന്‍ എളുപ്പമല്ല. അപ്പോള്‍ പിന്നെ, വീട്ടുകാരെ 
ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാമല്ലൊ എന്നു കരുതി. തുന്നല്‍ സാധനങ്ങള്‍ 
വാങ്ങുന്നതിനുള്ള പണവും അങ്ങനെ തുന്നലില്‍നിന്നുതന്നെ ഉണ്ടാക്കി. 
കുറച്ചുകഴിഞ്ഞപ്പോള്‍ തുന്നല്‍ കൂലിയായി കൂടുതല്‍ പണം കിട്ടിയെങ്കിലും 
സുധാമണി അതില്‍ ഒരുപൈസയും വീട്ടില്‍ .കൊടുക്കാതെ എല്ലാം 
പാവങ്ങളെ സഹായിക്കാന്‍ ഉപയോഗിക്കുകയാണു ചെയ്തത്‌ . 


കീര്‍ത്തനം ചൊല്ലിചൊല്ലിയാണ്‌ സുധാമണി തുന്നുന്നത്‌ . തുന്നുമ്പോള്‍ 
മെഷീന്‍ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്‌ നല്ല ശ്രുതി ഉണ്ടത്രെ. അതിന്‍െറ 
താളത്തിനു നാമം ചൊല്ലും. മെഷീനില്‍ കണ്ണീരുവീഴും. പളളിയിലെ 
വൃദ്ധനായ പുരോഹിതന്‍ നോക്കുമ്പോള്‍ ഒരുകുട്ടിമ്രതം ഈശ്വരനാമം 
ചൊല്ലി തുന്നുന്നതു കാണും. അത്‌ അദ്‌ ദേഹത്തിനു വലിയ സന്തോഷമാണ്‌. 
.കൂടെ തയ്ക്കുന്നത്‌ കുറെ (ക്രിസ്ത്യാനി പെണ്‍കുട്ടികളാണ്‌ . അവരിരുന്ന്‌ 
എന്തെങ്കിലും ലാകിക കാര്യങ്ങള്‍ പറയുകയായിരിക്കും. അച്ചന്‍ അവരെ 
വഴക്കു പറയും. സുധാമണിയെ പുകഴ്ത്തും. അതുകൊണ്ട്‌ ആ 
പെണ്‍കുട്ടികള്‍ക്കു സുധാമണിയോട്‌ അസുയയായി. എന്നാലും ബാക്കി 
യുള്ളവര്‍ക്ക്‌ അറിയാന്‍ വയ്യാത്തത്‌ സുധാമണി പറഞ്ഞുകൊടുക്കുമായിരുന്നു. 


തുണയായി വരുന്ന സതീശന്‍ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നു 
ണ്ടാകും. പള്ളിയില്‍ ്രാര്‍ത്ഥനാസമയമാകുമ്പോള്‍ സുധാമണി ചോ 
ദിക്കും 

*“മോനെന്താ (പാര്‍ത്ഥിക്കാന്‍ പോകാത്തത്‌ ?”” 

"നമ്മളു ഹിന്ദുക്കളല്ല?” 

“മോനു ഗ്രാര്‍ത്ഥിക്കാമോന്ന്‌ അച്ചനോട്‌ ചോദിക്ക്‌.” സതീശന്‍ അങ്ങനെ 
പള്ളിയിലെ ഗ്രാര്‍ത്ഥനയില്‍ പങ്കുകൊള്ളാന്‍ തുടങ്ങി. 


79 


തയ്ച്ചു കഴിഞ്ഞാല്‍ എമ്മിങ്ങ്‌ (കൈത്തയുല്‍) ചെയ്യണം. തുണിയുമെ 
ടുത്തുകൊണ്ട്‌ സുധാമണി നേരെ പോകുന്നത്‌ ശവപ്പറമ്പിലേക്കായിരിക്കും. 
സെമിത്തേരിയിലിരുന്നേ കൈത്തയ്യലുളളു. അവിടെ ഏകാന്തതയുണ്ട്‌. 
മരിച്ചവരുടെ ആത്മാക്കളോട്‌ സംസാരിക്കും. എ്രപേരെ അവിടെ അടക്കം 
ചെയ്തിരിക്കുന്നു! അവരോട്‌ ഓരോന്നു ചോദിക്കും. നല്ല ധൈര്യമാണ്‌ . 
തീരെ പേടിയില്ല. “നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്‌ ?' എന്നൊക്കെ 
ആത്മാക്കളോടു ചോദിക്കും. കസ്‌ തുരിയുടെ ഒരു കൂട്ടുകാരി മരിച്ചപോയി. 
അതിന്‌ സുധാമണിയോടും സ്‌നേഹമായിരുന്നു. ഈ പള്ളിയിലാണ്‌ ആ 
കൊച്ചിനെ അടക്കിയത്‌. സെമിത്തേരിയില്‍ അതും ഉണ്ടല്ലൊ. അവിടെ 
പോയിരിക്കാന്‍ അതും ഒരു കാരണമത്രെ. ചിലപ്പോള്‍ സമാധിമഗ്നയായി 
പരിസരം മറന്ന്‌ ഇരുന്നുപോകും. 


ഈശ്വരപരായണരായ സത്തുക്കളുടെ സംഗം ഗതികിട്ടാത്ത ആത്മാ 
ക്കള്‍ക്ക്‌ മുക്തിരപദമായതുകൊണ്ടു കൂടിയാകാം സുധാമണി ശ്മശാനത്തില്‍ 
പോയി ഇരുന്നത്‌ . അവര്‍ക്കും ആശ്വാസം കിട്ടട്ടെ എന്നു ചിന്തിച്ചിരിക്കണം. 

ഒരുദിവസം പളളിയില്‍ പ്രാര്‍ത്ഥിക്കാന്‍ പോയ സതീശന്‍ മടങ്ങി 
വന്നപ്പോള്‍ ചേച്ചിയെ കണ്ടില്ല, നോക്കി നടക്കുമ്പോഴുണ്ട്‌ സെമിത്തേരിയിലി 
രുന്നു കരയുന്നു. കാരണം ചോദിച്ചപ്പോള്‍ 'ചുമ്മാതെ' എന്നു മറുപടി കിട്ടി. 
ശ്മശാനവാസിനിയാകാന്‍ താല്പര്യം കാണിച്ച  സഹോദരിയെപ്പററി 
അപ്പോള്‍ സതീശന്‍ എന്തു കരുതി എന്നു നിശ്ചയമില്ല. ജ്രീവിച്ചിരിക്കുന്പോള്‍ 
അറിഞ്ഞും അറിയാതെയും പാപങ്ങള്‍ ചെയ്തിട്ട്‌ മരണാനന്തരം 
നരകിക്കുന്ന ആത്മാക്കളുടെ ദയനീയമായ അവസ്ഥ കണ്ട്‌ കരുണമൂലം 
സുധാമണി കരഞ്ഞുപോയതാകാം എന്ന്‌ ആ സഹോദരന്‍ എങ്ങനെ 
ഈഹിക്കും! മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടാന്‍ തന്‍െറ 
സഹോദരിക്കു കഴിയുമെന്ന്‌ ആ കുട്ടി എങ്ങനെ ചിന്തിക്കും! 


ശ്മശാനത്തിലെ കൈത്തയ്യൽ കഴിഞ്ഞാല്‍ പളളിക്കകത്തു ചെല്ലും. 
അവിടെ ഈശോയുടെ പടമുണ്ട്‌. കൃഷ്ണനാണെന്നു തോന്നും. 
ക്രൂശിതരൂപം നോക്കി കണ്ണീരൊഴുക്കും. അവരുടെയൊക്കെ ത്യാഗമോര്‍ക്കും. 
അപ്പോള്‍ താന്‍ സഹിക്കുന്നതിലെന്താണു പുതുമ എന്നു ചിന്തിക്കും. 
അടഞ്ഞുകിടക്കുന്ന പളളിയില്‍ കയറിയാല്‍ വലിയ ഗുഹപോലെ തോന്നും. 
അവിടെ തനിച്ചിരുന്നു ധ്യാനിക്കും. 


തുന്നലിനു പോകുമ്പോള്‍ വഴിവക്കില്‍നിന്നുകൊണ്ട്‌ ചെറുപ്പക്കാര്‍ 
പ്രലതും പറയാന്‍ സാധ്യതയുണ്ട്‌. അവര്‍ക്കു വേറൊരു വീക്‌ ഷണമാണ്‌ . 
അതുകൊണ്ട്‌ സുധാമണി വഴിവിട്ട്‌ കണ്ടത്തില്‍ക്കൂടി കുറുക്കുവഴിയേ 
പോകും. അപ്പോള്‍ വിശാലതയും ഏകാന്തതയുമുണ്ട്‌ . ഈശ്വരനെ ഭജിച്ചു 


ഭജിച്ചു നടക്കും. 


അങ്ങനെ മൂന്നുനാലു വര്‍ഷം തുന്നല്‍ പഠിച്ചു. എഴുപതിനുമേല്‍ 


80 


പ്രായമുളള വൃദ്ധനായ പുരോഹിതന്‌ സുധാമണിയുടെ ഈശ്വരഭക്തി 
കണ്ടിട്ട്‌ വലിയ താല്‍പര്യമായിരുന്നു. സുധാമണി തുന്നല്‍ നിറുത്തി 
കുറച്ചുകഴിഞ്ഞ്‌ ആ അച്ചന്‌ പളളിയില്‍നിന്നു സ്ഥലംമാററമായി. അപ്പോള്‍ 
സുധാമണിയെ കാണണമെന്നു കുട്ടികളോട്‌ പറഞ്ഞയച്ചു. സുധാമണി 
പോയി. കുഞ്ഞിനെ നോക്കിനിന്ന്‌ അച്ചന്‍ കരഞ്ഞു. കുഞ്ഞ്‌ നിര്‍വികാരയായി 
നിന്നതേയുളളു. "എനിക്കു ജോലി മതിയായി. ഇനി സാധനചെയ്ത്‌ 
സന്യാസിയായി ജീവിക്കാന്‍ പോകുന്നു, മോളെ എന്ന്‌ തപന്‍ പറഞ്ഞു. 


അച്ചന്‍ പോയതിനുശേഷം കുറച്ചുകാലം പളളിയിലേക്കു കുത്തയയ്ക്കു 
മ്പോള്‍ കുഞ്ഞിനെപ്പററി അന്വേഷിക്കുമായിരുന്നു. “കുഞ്ഞ്‌ ഭാവിയില്‍ 
വലിയ ആളാകും” എന്ന്‌ സുധാമണിയെപ്പററി അച്ചന്‍ സതീശനോട്‌ 
ഒരിക്കല്‍ പറയുകയുണ്ടായി. ആ പുണ്യവാന്‍ “അമ്മ'യുടെ മാഹാത്മ്യം 
കുറച്ചെന്തൊക്കെയോ മനസ്സിലാക്കിയിരുന്നു എന്നു കരുതേണ്ടിയിരിക്കുന്നു. 

തുന്നലു പഠിച്ചുകഴിഞ്ഞശേഷം, ഒരു തുന്നല്‍മെഷീന്‍ വാങ്ങിക്കൊടുക്കണ 
മെന്ന്‌ സുധാമണി വീട്ടില്‍ പറഞ്ഞു. പററില്ലെന്നു വീട്ടുകാര്‍ തീര്‍ത്തു പറഞ്ഞു. 
സുധാമണിയോടുളള അപ്രിയം മാത്രമായിരുന്നു കാരണം. "എങ്കില്‍ 
ഈശ്വരന്‍ തരുന്നെങ്കില്‍ മെഷീന്‍ മതി” എന്ന്‌ സുധാമണി മനസ്സില്‍ കരുതി. 
അങ്ങനെതന്നെ സംഭവിച്ചു. പിന്നീട്‌ അമ്മയുടെ ഒരു ഭക്തനായ പീററര്‍ 
വന്നപ്പോള്‍ അമ്മയ്ക്ക്‌ ഒരു, തുന്നല്‍മെഷീന്‍ കൊണ്ടുവന്നു കൊടുത്തു. 
ഈശ്വരനെ ശരണംപാപിച്ചവരെ നിസ്സാര കാര്യങ്ങളില്‍പോലും ഈശ്വരന്‍ 
സഹായിക്കുമെന്നതിന്‌ ഇത്‌ ഒരു നല്ല ഉദാഹരണമാണ്‌ . P ' 


മററു മക്കളൊക്കെ പഠിക്കുന്നവര്‍, വെളുത്തു സൌന്ദര്യമുളളവര്‍. 
സുധാമണി കറമ്പി. വീട്ടുപണിക്കാരി. പഠിപ്പില്ല. അതുകൊണ്ട്‌ തുന്നല്‍മെഷീ 
നെന്നല്ല, ആവശ്യത്തിനു തുണിപോലും  വാങ്ങിക്കൊടുത്തിരുന്നില്ല. 
ഇതെല്ലാം കണ്ടിട്ട്‌ അയലത്തുകാര്‍ പറയുമായിരുന്നു: ‘സുധാമണിയെ 
കൊല്ലത്തുനിന്ന്‌ തവിടുകൊടുത്ത്‌ വാങ്ങിയതാണ്‌ .'' വീട്ടുകാര്‍ ഉത്‌സവത്തി 
നും മററും പോകും. സുധാമണിയെ മാത്രം കൊണ്ടുപോകത്തില്ല. നല്ല 
വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തിരുന്നില്ല. ഒരിക്കല്‍ സഹോദരിമാരുടെ 
ആരുടെയോ ഒരു മഞ്ഞ ക്രേപ്പുപാവാട കുഞ്ഞ്‌ എടുത്തുടുത്തു. 
അമ്മയുമെല്ലാം ശകാരിച്ചു. അതോടെ നല്ല വേഷത്തോടുളള ആശ 
ഉപേക്ഷിച്ച. ആശയാണല്ലൊ ദുഃഖത്തിനു കാരണം. പുതിയതു 
കാശുകൊടുത്താല്‍ കിട്ടും. പഴയതു വിലയ്ക്കു വാങ്ങാന്‍ കിട്ടുന്നതല്ല. 
അതിനു പണം മുടക്കില്ല. കുഞ്ഞ്‌ പന്നത്തുണിയൊക്കെ വെട്ടി പാവാട 
തുന്നും. തുന്നലു പഠിക്കാനുപയോഗിക്കുന്ന പഴയ തുണി വെട്ടി ബ്ഈസ്‌ 
തയ്ച്ചിടും. അയകെട്ടുന്ന ചരടില്‍നിന്നു നൂലെടുത്ത്‌ പത്തലുസൂ 
ഉടുപ്പു തുന്നും. ആരെയും ബുദ്ധിമുട്ടിക്കാന്‍ (പകൃതി അനുവദിച്ചില്ല; 
ആരോടും അതൃപ്തിയും തോന്നിയില്ല. വീട്ടുകാര്‍ ഇഴ്രയും (കൂരത കാണിച്ച 
നിലയ്ക്ക്‌ ഇനി ഈശ്വരന്‍ തരാതെ നല്ല വേഷമൊന്നും അണിയുകയില്ലെന്നു 


81 


സുധാമണി മനസ്സില്‍ കരുതി. അധികകാലം കഴിയുന്നതിനുമുമ്പ്‌ 
ഭക്തജനങ്ങള്‍ അമ്മയെ തേടിയെത്തിത്തുടങ്ങുകയും അവര്‍ മുഖാന്തിരം 
തരാതരംപോലെ വസ്(്ങ്ങള്‍ വന്നു കുമിഞ്ഞുകൂടുകയും ചെയ്തു. 














പില്ക്കാലത്ത്‌ ആശ്രമാധിപയായശേഷം അമ്മ സാധാരണസ്രതീകളെ 
പ്പോലെ മേനി പറയുന്നതു കേട്ടു-- “കേട്ടോ ഞാന്‍ തുന്നലൊക്കെ 
പഠിച്ചിട്ടുണ്ട്‌. നോക്കൂ, ആ പാവാട ഞാന്‍ തുന്നിയതാണ്‌, ഈ ബ്ളഈസ്‌ 
ഞാന്‍ തുന്നിയതാണ്‌ .”' കേട്ടിരിക്കുന്ന ഭക്‌ തജുനങ്ങള്‍ ചിരിച്ച്‌ ആനന്ദിക്കും. 
അമ്മയും കൂടെ ചിരിക്കും. ആനന്‍ ദോത്‌സവംതന്നെ . കൂട്ടത്തില്‍ 
മായാവസ്രത്ത്തിന്‍െറ തുന്നല്‍ക്കാരിയെയും മക്കള്‍ ഓര്‍മ്മിച്ചുപോയി. 


അദ്‌ധ്യായം--എട്ട്‌ 
യാവ്ൃവനാരംഭത്തിലെ കൃഷ്ണമയി 


ശ്യണ്വന്‍ സുഭ്രദാണി രഥാംഗ പാണേര്‍ 
ജന്മാനി കര്‍മ്മാണി ച യാനി ലോകേ 
ഗീതാനി നാമാനി തദര്‍ത്ഥകാനി 

ഗായന്‍ വിലജ്ജോ വിചരേദസംഗ്മള. (ഭാഗ) 


ച്രകപാണിയായ ഭഗവാന്‍െറ ദിവ്യജുന്‌ മ-കര്‍മ്മകഥകള്‍ ശ്രവിച്ച്‌ ആ 
ഗീതങ്ങളും നാമങ്ങളുമെല്ലാം നാണം വെടിഞ്ഞു പാടി അസംഗനായി 
കഴിയണം. 


x 


ശൈശവത്തിലും ബാല്യത്തിലും കൌമാരത്തിലും (കമ്രപവ്ൃദ്ധമായി 
വന്ന ഈശ്വരപരതമൂലം പതിനെട്ടു-പത്തൊന്‍പതു വയസ്സായപ്പോഴേക്ക്‌ 
സുധാമണി അസാധാരണമായ ഉയര്‍ന്ന ആദ്‌ ധ്യാത്മികാവസ്ഥ ര പകടമാക്കി 
ത്തുടങ്ങി. പക്ഷേ ആദഃ്യാത്മികത അറിയാന്‍ പാടില്ലാത്ത വീട്ടുകാരും 
നാട്ടുകാരും കഥയമിയാതെ ആട്ടം ഞു. ഈ നില കുറെക്കാലം 
. തുടരുകയും ചെയ്ത്‌. 

: ഇവിടെ, സുധാമണിയുടെ പതിനേഴു മുതല്‍ ഇരുപത്തൊന്നു 
വയസ്സുവരെയുളള കാലയളവിന്റെയാണ്‌ യനവ്വനാരംഭം എന്ന്‌ വിവക്ഷി 
ക്കന്നുത്‌. എന്തെന്നാല്‍ കറുത്തു മെല്ലിച്ചു പൊക്കം കുറഞ്ഞ സുധാമണിക്ക്‌ 
വാസ്തവത്തിലുളളതിനേക്കാള്‍ വളരെ കുറച്ചേ (പായം തോന്നിച്ചിരുന്നുളളു. 
കഠിന സാധനകൊണ്ടു : വരണ്ടുണങ്ങി യാഗയഷ്ടി പോലെയായ ആ 
യുവതിയെ 23-ാം വയസില്‍ കാണുമ്പോഴും പത്തുപതിന്നാലു വയസ്സേ 


83 


പറഞ്ഞു. '“സാധനാഫ്പട്ടത്തില്‍ ശരീരം തീരെ ശോഷിക്കും. അതുകഴിഞ്ഞാല്‍ 
ആവശ്യാനുസരണം ശരീരത്തിനു സ്ഥൂലത സ്വീകരിക്കാന്‍ ഒരു നല്ല 
തപന്ധിക്കു കഴിയും. മക്കളെല്ലാം വന്ന്‌ അമ്മേന്നു വിളിച്ചുതുടങ്ങിയപ്പോള്‍ 
അമ്മയ്ക്ക്‌ ബാഹ്യരൂപത്തിലും ഒരു അമ്മയ്ക്കു ചേര്‍ന്ന ശരീരം 
സ്വീകരിക്കേണ്ടിവന്നു.”' 


യവ്വനാരംഭഫട്ടത്തില്‍ സുധാമണി എന്തെല്ലാം ബാഹ്യവ്യാപാരങ്ങളില്‍ 
ഏര്‍പ്പെട്ടിരുന്നാലും, നിരന്തരമായ ഈശ്വരഭക്തിയിലൂടെയും അനുഭൂ 
തികളിലൂടെയും ഭാവാവസ്ഥകളിലൂടെയും സമാധി അവസ്ഥയിലൂടെയും 
കടന്നുപോവുകയായിരുന്നു. വീട്ടുകാരോ മറ്റാരെങ്കിലുമോ അതിനെപ്പറ്റി 
ബോധമുളളവരായിരുന്നില്ല എന്നേ ഉള്ളു. മററുളളവര്‍ അറിയാനുളള സമയം 
വന്നുചേര്‍ന്നുകാണുകയില്ല എന്നു വിചാരിക്കാം. 


തുന്നല്‍ പഠിക്കുന്ന കാലത്ത്‌ തുന്നല്‍ മെഷീനെ ഭക്തിബാഷ്പ൦ 
കൊണ്ട്‌ അഭിഷേകം കഴിച്ചിരുന്ന സുധാമണിക്കു കണ്ണനെ വിട്ടുള്ള 
നേരമില്ലെന്നായി. ചിലപ്പോള്‍ ജപിക്കും. ചിലപ്പോള്‍ ധ്യാനിക്കും, ചിലപ്പോള്‍ 
കീര്‍ത്തനം പാടും, ചിലപ്പോള്‍ ആരുടെയും ശകാരത്തിനു പഠ്രതമാകാതിരി 
ക്കാനെന്നുതോന്നുംവിധം മുറിയടച്ചിട്ട്‌ ഭക്തിപാരവശ്യത്തോടെ നൃത്തം 
- ചെയ്യും. ചിലപ്പോള്‍ ചിരിക്കും, ചിലപ്പോള്‍ കരയും, ചിലപ്പോള്‍ 
ബോധാകെടും, ഉണരുമ്പോള്‍ വീണ്ടും കരയും, നിലത്തുകിടന്നുരുളും. ആരും 
കാണാതെ ആ ആധുനികമീര കണ്ണനെക്കുറിച്ചു പാടി ആടും. 


ഭഗവത്കഥകള്‍ കേള്‍ക്കാന്‍ സുധാമണിയുടെ കാതുകള്‍ കൊതിച്ചു. 
കണ്ണനെ കാണാന്‍ കണ്ണുകള്‍ പിടഞ്ഞു. വിരഹതാപത്താല്‍ ഹൃദയം ഉരുകി. 
ആരെങ്കിലും ഈശ്വരകഥ പറഞ്ഞാല്‍ “അത്‌ ആര്‍ത്തിയോടെ കേള്‍ക്കും. 
അടുത്തുളള കൊച്ചുകുഞ്ഞുങ്ങളെക്കൊണ്ട്‌ ഈശ്വരകഥകള്‍ പറയിക്കും. 
പകരം അവര്‍ക്കു വല്ലതും തിന്നാന്‍ കൊടുക്കും. അടുത്തെങ്ങാനും ഭാഗവത 
വായനയുണ്ടെങ്കില്‍ തരംകിട്ടിയാല്‍ പോയി എല്ലാം മറന്നു നിന്നു കേള്‍ക്കും. 
കണ്ണന്‍െറ മാധുര്യം നിറഞ്ഞ കഥകള്‍ ഒന്നൊന്നായി ഓര്‍ത്തു കരയും. 


“ഹാ, എന്‍റ ആമ്പാടി മണിപ്പൈതലേ, നീ എത്ര സുന്ദരന്‍! തൈരും 
കലമുടയ്ക്കുക, പശുക്കിടാങ്ങളെ അഴിച്ചുവിടുക ഒക്കെ ചെയ്താലും 
ഗോപികമാര്‍ക്കു നിന്നോട്‌ അല്പവും നീരസം തോന്നിയില്ലല്ലോ. എന്‍െറ 
കണ്ണാ, നിന്‍െറ മോഹനരൂപം എന്നു ഞാന്‍ കാണും? കണ്ണാ, നീ . 
ഗോവര്‍ദ്ധനം പൊക്കി നിന്ന രൂപം എങ്ങനെ മറക്കും.! കണ്ണാ, പവിയതാല്‍ 
പവിരതതരമായ യമുനാപുളിനം ഓര്‍മ്മവരുന്നു. എന്താ കണ്ണാ, ഗോപികക 
ളുടെ ഭക്തിക്കു മാരതമേ മാന്യതയുളേളാ? ഈയുളളവള്‍ എര്തകാലമായി 
അങ്ങയെ വിളിച മുറയിടുന്നു. ഹാ, എന്തു രസം! ആ കംസനെ തഉരുട്ടിയിട്ടു 
മാറില്‍ കയറിയിരുന്നപ്പോഴത്തെ ഗാരവഭാവം! മറക്കാന്‍ പററുന്നില്ല കണ്ണാ. 
ആ സുന്ദരരുപം ഒന്നു കാണിച്ചു തരു മഥുരാധിപതേ. കരവസഭയില്‍ 





84 


ദ്രാപതിയെ രക്ഷിച്ച ആ കാരുണ്യം എവിടെപ്പോയി കൃഷ്ണാഃ 
ദൂതനായതും സാര്ഥിയായതുമെല്ലാം ഓര്‍ത്തോര്‍ത്തു കരയട്ടെ. ഞാന്‍ 
അഹങ്കാരിയും പാപിയുമായിരിക്കാം. സ്വന്തം യാദവവംശത്തെ മുടിച്ചു 


കളഞ്ഞ നിന്നില്‍ നിന്ന്‌ എന്നേപ്പോലുളള അഹങ്കാരികള്‍ കാരുണ്യം 
പ്രതീക്ഷിക്കണോ?” 


ഇങ്ങനെ കണ്ണന്‍െറ ഗുണങ്ങളും കഥകളും സ്മരിച്ചു സ്മരിച്ച്‌ 
കുഞ്ഞിനു ബുദ്ധി വിടുപോകും. 


ആശ്വാസത്തിനായി കണ്ണനെ കീര്‍ത്തനങ്ങള്‍കൊണ്ടു സ്തുതിക്കാന്‍ 
തുടങ്ങും. 
ആമ്പാടി തന്നിലേ പൊന്‍മണിപ്പൈതലായ്‌ 
ഗോകുലം പാലിച്ച ദേവാ 
പാല്‍ക്കടല്‍നാഥാ മുകില്‍ വര്‍ണ്ണാ 
.. പങ്കജുലോചനാ കൈതൊഴുന്നേന്‍ (ആമ്പാടി-) 
പാപികളാകുമീ ലോകര്‍ക്കെല്ലാം | 
“പാപവിമോചനം നല്‍കേണമേ റ 
ഈ ഗ്രാമത്തിലെ ഏഴകള്‍ക്കെന്നും | 
കാരുണ്യമേകണേ കാര്‍മുകില്‍ വര്‍ണ്ണാ (ആമ്പാടി) 
പിച്ചകപ്പൂമാല ചാര്‍ത്തിയോനെ 
പീതാംബരധാരി വേണുനാഥാ 
പുല്ലാംകുഴലൂതി വന്നീടുക നീ 
പൂതനാനിഗ്രഹാ പാലയമാം - . (ആമ്പാടി-) 
പെരുമ്പാമ്പിൻ മീതേ ശയിപ്പവനേ 
പേമാരിയേ തടുത്ത ഗോകുല നാഥാ 
എന്നാത്മാവിലെ വേദനമാററി 
നിന്‍പാദപത്മത്തില്‍ ചേര്‍ത്തിടണേ - -(ആമ്പാടി) 
'ചെളികൊണ്ടു കൃഷ്ണ വിഗ്രഹമുണ്ടാക്കി വച്ചു പൂജിക്കും. 'കണ്ണാ, നിന്‍െറ 
പാദസേവ ചെയ്യാനോ അര്‍ച്ചന നടത്താനോ ഒന്നും ഈ അഗതിക്കു 
പരിശീലനം കിട്ടിയിട്ടില്ല 
കണ്ണാ, നിനക്കു നിവേദ്യമായ്‌ നല്‍കാന്‍ 
കദനത്തിന്‍ കനിയല്ലാതൊന്നുമില്ല.” 
പൂക്കള്‍ക്കു പകരം കണ്ണന്‍െറ പാദങ്ങളില്‍. പൂഴിമണ്ണു നുള്ളിയിട്ട്‌ അര്‍ച്ചന. 
നടത്തും. സാക്ഷാല്‍ കൃഷ്ണന്‍ മുമ്പില്‍ വന്നു നില്‍ക്കുന്നതുപോലെ 
തോന്നിയിട്ട്‌ വേപഥുഗായതിയായി വീണ്ടും വീണ്ടും പാദത്തില്‍ വീണു 
വന്ദിക്കും. 
g “കൃഷ്ണാ, നീയെന്നില്‍ കാരുണ്യമേകണെ 
വിഷ്ണുഭഗവാനെ കൈതൊഴുന്നേന്‍ 
ദീനര്‍ക്കു ബന്ധുവാം ദേവാ ദയാനിധേ 


തതി 


85 
ദീനരിലൊട്ടും കനിവില്ലയോ. 


എന്‍െറ പൊന്നോമന മുത്തേ, നിന്‍െറ ദാസ്യവൃത്തി ഒ. അവസരം 
പാര്‍ത്ത്‌ മഹാലക്ഷ്മിപോലും കാത്തുകെട്ടി കിടക്കുമ്പോള്‍ ഈ 
അണുവിലും അണുവായ പെണ്ണ്‌ അതിനാശിക്കാമോ? ഹനുമാന്‍ 
സ്വാമിയുടെ ദാസ്യഭക്‌ തിക്കു ദാസ്യം വഹിക്കുന്ന നീ എന്‍െറ ദാസ്യം 
സ്വീകരിക്കുമോ? ഇങ്ങനെ എന്നെ കൊല്ലാതെ കൊല്ലുന്നതെന്താണു 
കൃഷ്‌ ണാ. കഠിനമാനസാ, നീ വന്നു നില്‍ക്കാന്‍ ഭാവമില്ലെങ്കില്‍ വേണ്ടാ. 
നിന്‍െറ പടം ഞാന്‍ തുടച്ചമിനുക്കും. അതു വയ്ക്കാനുള്ള നിലം കഴുകി 
വൃത്തിയാക്കും ഞാന്‍. പൂമാലകെട്ടി എന്‍െറ കരളിന്‍െറ കരളായ കണ്ണന്‍െറ 
പടം അലങ്കരിക്കും. ഗോരോചനക്കുറിയ്‌ ക്കൊന്നുമീയുളളവള്‍ക്കു പാങ്ങില്ല. 
കണ്ണീരില്‍ ചാലിച്ച ചന്ദനംകൊണ്ടുനിനക്കു ഞാന്‍ തിലകം ചാര്‍ത്തും, നില്ല്‌ 
നില്ല! കണ്ണാ, ഓടിപ്പോകാതെ. ഞാന്‍ നിന്‍െറ കാര്‍വേണിയൊന്നു 
കോതിക്കെട്ടിത്തരാം. ആ തിരുമുടിയിലൊരു മയില്‍പ്പീലിയും തിരുകിത്തരാം. 
എടാ കുസൃതിക്കുട്ടു, നീയെന്താ കന്നത്തംകാട്ടുന്നത്‌? ഒന്നടങ്ങി 
നില്‍ക്കുന്നുണ്ടോ? എങ്ങോട്ടാ ഇ്രത തിടുക്കത്തില്‍ പായാന്‍ തുടങ്ങുന്നത്‌ ? 


കണ്ണനെ കയറിപ്പിടിക്കും. അപ്പോഴല്ലേ ഓര്‍ക്കുന്നത്‌ പടമാണെന്ന്‌. 
പൊട്ടിക്കരഞ്ഞുപോകും. കൃഷ്ണന്‍െറ പടം മാറത്തടുക്കിപ്പിടിച്ച്‌ തേങ്ങി 
ത്തേങ്ങി കരയും. എന്നിട്ടു പറയും 


“എന്‍െറ പൊന്നേ, കൂട്ടുകാരാ, നീയല്ലാതൊരു ചങ്ങാതി എനിക്കില്ല. ഈ 
ലോകത്തിലാരുടേയും കൂട്ട്‌ എനിക്കു വേണ്ടാ കണ്ണാ. അതെല്ലാം ദുഃഖം 
തരുന്നവയാണ്‌. നീ മാ്രമല്ലേ നിത്യാനന്ദസ്വരൂപന്‍. - അതുകൊണ്ടല്ലേ 
യാദവപ്പടയെ മുഴുവന്‍ ഉപേക്ഷിച്ചിട്ട്‌ നിന്‍െറ സഖാവായ അര്‍ജ്ജുനന്‍ 


നിന്നെ മാതം സ്വപക്‌ ഷത്തു പിടിച്ചുവച്ചത്‌. മതി കണ്ണാ, എനിക്കു നിന്‍െറ 
ചങ്ങാത്തമല്ലാതൊന്നും വേണ്ടേ വേണ്ടാ. 


കൃഷ്‌ ണനേയും കാത്ത്‌ ആ ആധുനികരാധ ശുഭ്രപതീക്‌ ഷയോടെ 
ഇരുന്നു. എന്നെങ്കിലുമൊരിക്കല്‍ കണ്ണന്‍ വരും. ജന്മം സഫലമാകും. 


“ഒരുനാളില്‍ ഞാനെന്‍ കണ്ണനെ കാണും 
ഒരു ഗാനമാധുരി കേള്‍ക്കും 
ഓമനച്ചുണ്ടുകളില്‍ ഓടക്കുഴലുമായ്‌ 
ആരോമല്‍ക്കണ്ണനെന്‍ മുന്നില്‍വരും 
അന്നെന്‍െറ ജന്മം സഫലമാകും 
അന്നുഞാനാനന് ദമഗ്‌ നയാകും 
ഉന്മത്തഭക്‌ തിയാല്‍ എന്നെ മറന്നിടും 
നിന്നില്‍ ലയിച്ചു ഞാനില്ലാതാകും 
ഈ ജീവരാശികള്‍ക്കാധാരമായുളേളാ- 


86 


രീശനല്ലേ ജഗത്‌ പാലകനെ 

ഈഷലും കാലവിളംബമെന്യേ 

ഈശ്വരാ നിന്നെ ഞാന്‍ കണ്ടിടട്ടെ. 
ഭക്തിശാസ്്രങ്ങള്‍ കണ്ടിട്ടില്ലാത്ത സുധാമണി എന്ന ഗാമീണ 
പെണ്‍കുട്ടിയുടെ ജീവിതത്തിലൂടെ ശാസ്രതങ്ങളെല്ലാം സജ്ജീവങ്ങളായി 
ഉയര്‍ത്തെഴുന്നേറ്റ. സ്വാനുഭവങ്ങളാണ്‌ ജുഷീശ്വരന്‍മാര്‍ തി സൂക്ഷിച്ച 
തെന്ന്‌ ഒരിക്കല്‍കൂടി ലോകം ദര്‍ശിച്ച. 

ശ്രവണം, കീര്‍ത്തനം, വിഷ്ണോഃ 

സ്മരണം, പാദസേവനം, 

അര്‍ച്ചനം, വന്ദനം, ദാസ്യം 

. സഖ്യം, ആത്മനിവേദനം 

എന്നു ശാസ്ര്രസമ്മതമായ നവവിധ ഭക്തിയുടെയും ജീവല്‍സ്വരൂപമായി 
ത്തീര്‍ന്നു സുധാമണി എന്ന അരയപ്പെണ്‍കൊടി. 


ഇതുപോലെയുളളവരെ ആധാരമാക്കിയാണ്‌ ആചാര്യന്‍മാര്‍ ' ശാ 
സ്രതങ്ങള്‍ എഴുതിയിട്ടുളളത്‌ . ശാസ്ര്തം നോക്കി മഹാത്മാക്കളുടെ 
ലക്ഷണങ്ങള്‍ അറിയാം. അതേസമയം, ശാസ്രതത്തിൽ പറയാത്തതെന്തെ 
ങ്കിലും ഇത്തരക്കാരുടെ ജീവിതത്തില്‍ കണ്ടാല്‍ അത്‌ അശാസ്‌ (തീയം എന്നു 
പറയരുത്‌ . ആ പുതിയ കാര്യംകൂടി ശാസ്‌ (തത്തില്‍ കൂട്ടിച്ചേര്‍ക്കുകയാണു 
വേണ്ടത്‌. 


സുധാമണി വീണ്ടും വീണ്ടും കണ്ണന്‍െറ പാദങ്ങളില്‍ ശരണാഗതിയട 
ഞ്ഞുകൊണ്ടു പ്രാര്‍ത്ഥിച്ച 
? “കൃഷ്ണാ, നിനക്കു വേണ്ടി ഞാന്‍ എന്‍െറ പ്രാണനെ തന്നെ നിന്‍െറ 
പാദങ്ങളില്‍ നിവേദിക്കുന്നു. എന്നാലെങ്കിലും കനിയൂ കണ്ണാ. ഇതാ, 
ഇവിടെന്‍െറ പാണന്‍ പോകാന്‍ തുടങ്ങുന്നു, മരണകാലത്തെങ്കിലും നീ ഒന്നു 
ദര്‍ശനം തരില്ലെ, കൃഷ്ണാ? നിന്‍െറ വിരഹം സഹിക്കാതെ പിടഞ്ഞു 
പിടഞ്ഞു മരിക്കുന്നതില്‍ എനിക്കു വിഷമമില്ല മുരാരേ! പക്ഷേ ഒന്നു 
ചിന്തിച്ചു ഞാന്‍ നടുങ്ങുന്നു ദേവാ. നിന്നെമാരതം ശരണം (പാപിച്ച എനിക്കു 
ദര്‍ശനം നല്‍കി രക്ഷിക്കാന്‍ നിനക്കു ഹൃദയമില്ലാതെ പോയി എന്നു 
ലോകുമറിഞ്ഞാല്‍ പിന്നെ നിന്നെ ആരു പൂജിക്കും, കണ്ണാ? 


അങ്ങനെ നിമിഷങ്ങളെണ്ണിയെണ്ണി കരഞ്ഞു കരഞ്ഞു കാത്തിരുന്ന്‌ 
രാവിന്‍െറ മദ്ധ്യയാമങ്ങളില്‍ മയങ്ങി വീണു. ഹാ! ഇതാ, കണ്ണന്‍െറ 
വരവായി. 

കണ്ണില്ലെങ്കിലും കരളിന്‍ കണ്ണിനാല്‍ 

കണ്ണനെ ഞാനിന്നു കണ്ടു 

എന്‍െറ രാധാരമണനെ കണ്ടൂ 

എന്‍െറ രാധാരമണനെ കണ്ടൂ 


സങ്കല്പചോരനെ സനന് ദര്യരൂപനെ 
സംഗീതകാരനെ കണ്ടൂ-എന്‍െറ 
സായൂജ്യനാഥനെ കണ്ടൂ-എന്‍െറ 
സായൂജ്യനാഥനെ കണ്ടൂ. (കണ്ണില്ലൊ) 
നീലക്കടല്‍ വര്‍ണ്ണമുണ്ടോ-ആവോ 
പീലിച്ചുരുള്‍ മുടിയുണ്ടോ 

ഓടക്കുഴലിന്‍െറ നാദത്തിലൂടെ ഞാന്‍ ; 
കോമള രൂപനെ കണ്ടു. (കണ്ണില്ല) 


87 


കണ്ണാ, ഏതായാലും നീ വന്നതല്ലെ. അങ്ങനങ്ങ്‌ ഓടിപ്പോകരുതെ! എനിക്ക്‌ 


ഒരുപാടു കാര്യങ്ങള്‍ പറയാനുണ്ട്‌ 
കണ്ണന്‍െറ കാലൊച്ച കേട്ടു അന്നൊരു 
വെളളി നിലാവുള്ള രാവില്‍ 
പുല്ലാം കുഴല്‍ വിളികേട്ടു എന്‍മനം 
തങ്കക്കിനാവില്‍ ലയിച്ചു... 
തങ്കക്കിനാവില്‍. ലയിച്ചു. 
ഈ വെണ്‍നിലാവിന്‍െറ തൂവെണ്‍മയില്‍ പൂത്ത 
ഹേമന്ത സാഗന്ധമേ 
തേന്‍ തൂകുമാ മന്ദഹാസത്തിലെന്‍മനം 
സാനന്ദമായ്‌ ലസിപ്പൂ കണ്ണാ 
സാനന്ദമായ്‌ ലസിപ്പൂ. (കണ്ണന്‍െറ-) 
ഉണ്ടനേകം കഥ ചൊല്ലാനെനിക്കെന്‍െറ 
കണ്ണാ നീ പോകരുതെ 
എന്‍ മതിയിലുള്ളെളാരുന്‍മാദ പൊയ്‌ കയില്‍ 
വന്നു നീരാടി നില്‍ക്കൂ കണ്ണാ 


വന്നു നീരാടി നില്‍ക്കൂ (കണ്ണന്‍െറ-) 


പ്രേമഭക്തിയില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറാന്‍ പററാതെ ദര്‍ശനം 


തന്ന 


ഭക്തവത്സലാ, നിന്‍െറ പാദപത്മങ്ങളില്‍ വീണ്ടും വീണ്ടും പന്ത്‌ 


കരിമുകില്‍ വര്‍ണ്ണന്‍ വന്നല്ലൊ 

അഴകേറും നീലക്കാര്‍വര്‍ണ്ണനല്ലൊ) 
മന്ദസ്മിതം തൂകും സുന ദരരൂപാനിന്‍ 
തിരുവുടല്‍ ഞാനൊന്നു കണ്ടോട്ടെ. 
ശാന്തിനായകാ മുകില്‍ വര്‍ണ്ണാ . 
ശാന്തതയെന്നില്‍ നീയേകിടണേ:- - 
ഗോപകുമാരകാ ഗോകുലനാഥാ 

കാലമായില്ലെ മാലകററാന്‍ - (കരിമുകില്‍--) 
ദേവകീസുതനായ്‌ പിറന്നോനെ 

ഗോകുലബാലാ ശ്രീകൃഷ്ണാ 


ദുഷ്ടസംഹാരി ശിഷ്ട സംരക്ഷകാ 
നിന്‍പാദപത്മം നമോ നമസ്തേ! (കരിമുകില്‍-) 
കഷ്ടം, എന്‍െറ കണ്ണാ, എന്നെ വിട്ടിട്ട്‌ നീ ഇര വേഗം എവിടെ 
പോയിമറഞ്ഞു? എനിക്കിതു താങ്ങാനാവുന്നില്ല-- 
കണ്ണാ നീയെന്നെ മറന്നുവോ-മുകില്‍ 
വര്‍ണ്ണാ നീയെന്നെ മറന്നുവോ. 
ദണ്ഡം പെരുകുന്നു കണ്ണനെ-കാണാ- 
നൊന്നും തിരിയാത്തൊരെന്‍ ഹൃദി. 
എങ്ങോ മറഞ്ഞു കളഞ്ഞതോ-കണ്ണ- 
നെന്നെ വെടിഞ്ഞു നടന്നതോ. 
കണ്ണീര്‍ കടലിലേക്കെന്നെ നീ-കണ്ണാ 
മുങ്ങാനയച്ചു മറഞ്ഞതോ? (കണ്ണാ-) 
നിന്‍പാദ ദാസനായ്‌ നിന്നുഞാന്‍-ദിന- 
മെണ്ണിക്കഴിഞ്ഞു ദയാനിധേ 
കണ്ണാ നീ എന്‍ മനമന്ദിരേ -വരാന്‍ 
എന്തേ അമാന്തം കൃപാനിധേ '(കണ്ണാ-) 
പകല്‍ സമയം അവസരം വന്നാല്‍ ഒററയ്ക്കു ചെറുവഞ്ചിയില്‍ കായലിലൂടെ 
തുഴഞ്ഞു;പോകും. കായല്‍ കാണുന്നത്‌ വലിയ ആനന ദമായിരുന്നു. 
, അതിലെ ഓളങ്ങളുമായി ഒന്നായിത്തീരുന്നതായി സുധാമണിക്കു തോന്നും. 
ഗ്രകൃതിയെ നോക്കുമ്പോള്‍ ഈശ്വരന്‍െറ സൃഷ്ടിമാഹാത്മ്യം ചിന്തിച്ച്‌ 
കരയും. കരഞ്ഞു കരഞ്ഞു ബോധമില്ലാതാകും സമാധിയില്‍ മുഴുകും. 
അനന്തനീലാകാശം കാണുമ്പോള്‍ കണ്ണനെ ഓര്‍ത്തു കണ്ണുനീരൊഴുക്കും. 
എല്ലാം മറന്നു മണിക്കൂറുകള്‍ നീങ്ങും. 


അക്കാലത്ത്‌ വീട്ടില്‍ ബുദ്‌ ധിമുട്ടായി. മത്‌ സ്യവ്യാപാരത്തില്‍ കനത്ത 
നഷ്ടം വന്ന്‌ സുഗുണാനന്ദന്‍ കഷ്ടപ്പെട്ടു. ദമയന്തിയമ്മ സുധമണിയോടു 
പറഞ്ഞു_ “എന്തിനാണ്‌ ദൈവം അമ്മയ്ക്കു ദുഃഖം വരുത്തുന്നത്‌. 
കച്ചവടമെല്ലാം നഷ്‌ടമായല്ലൊ. അച്‌ ഛനുവേണ്ടി (പാര്‍ത്ഥിക്കു, മോളെ.” 
സുധാമണി സ്വയം ചിന്തിച്ച ഭഗവാനെ, ദുഃഖം എങ്ങനെയാണുണ്ടാ 
കുന്നത്‌ ? ഇതിന്‍െറ കാരണം എന്താണ്‌ ? അമ്മ ദുഃഖിക്കുന്നു. കാരണം 
ഭര്‍ത്താവില്‍ നിന്നു സുഖം ആഗ്രഹിക്കുന്നു. അല്ലെങ്കില്‍ സുഖമായി 
ജീവിക്കാനാഥ്രഹിക്കുന്നു,. അതല്ലെ ദുഃഖത്തിനു കാരണം? ആഗ്രഹമല്ലേ 
ദുഃഖമുണ്ടാക്കുന്നത്‌ ?' എന്നിട്ട്‌ സുധാമണി ദുഃഖം തീരാന്‍ കൃഷ്ണനെ 
വിളിതുടങ്ങി. നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനല്ലാതെ മററാരാണ്‌ ദുഃഖം 
മാററുക! അജ്ഞാനത്തിലും ദുഃഖത്തിലും കഴിയുന്ന മനുഷ്യരെ 
ആശ്രയിച്ചാല്‍ ദുഃഖമല്ലെ കിട്ടുകയുള്ളു. 


ഇക്കാലത്ത്‌ വീട്ടില്‍ മറെറാരു നീക്കം ആരംഭിച്ചു. സുധാമണി സ്‌കൂളില്‍ 
പോകുന്നില്ല. അതുകൊണ്ട്‌ വേഗം വിവാഹം കഴിപ്പിച്ചയയ്ക്കണം. 


89 


ദമയന്തിയമ്മയ്‌ ക്കു അഭിമാനം ഭയങ്കരമാണ്‌ . മാനം പോയാല്‍ എല്ലാം 
പോയി. വീടിനു ചുററും കായലാണ്‌. പോരെങ്കില്‍ പറമ്പിനു വേലി 
കെട്ടിയിട്ടു. എന്നിട്ടും പോരാത്തതിന്‌ പട്ടിയെ വളര്‍ത്താനും തുടങ്ങി. 
പ്രായമായ പെണ്‍കുട്ടികളുള്ള വീടാണ്‌. അപരിചിതരായ ചെറുപ്പക്കാര്‍ 
പെട്ടെന്ന്‌ വന്നു” കയറരുത്‌. പട്ടി കുരച്ചാല്‍ ദമയന്തിയമ്മ മൂത്തമകന്‍ 
സുഭഗനെ വിളിച്ച്‌ ആളെ നോക്കിയിട്ടേ വാതില്‍ തുറക്കൂ. ആമ്പിളേളരാ 
ണെങ്കില്‍ വീട്ടിലേക്കു കയററത്തില്ല. ഒരാളെയെങ്കിലും വിവാഹം 


കഴിപ്പിച്ചയച്ചാല്‍ അരതയും ശല്യം തീര്‍ന്നല്ലൊ. അതുകൊണ്ടു സുധാമണിയെ 
കെട്ടിച്ചയയ്‌ ക്കാന്‍ ആലോചനയായി. 


സുഗുണാനന്ദനും സുഭഗനും കൂടി ഒരുകൂട്ടര്‍ക്കു വാക്കുകൊടുത്തു. 
ഒരുദിവസം വീട്ടിനധികം അകലെയല്ലാതുളള. ഒരു വീട്ടുകാര്‍ ഉടുപ്പിന്‌ 
അളവെടുക്കാനെന്നും പറഞ്ഞ്‌ സുധാമണിയെ വിളിച്ചു. അവിടെ ചെന്നു 
കയറിയപ്പോള്‍ അളവെടുക്കാനല്ല വിളിപ്പിച്ചതെന്നു സുധാമണിക്കു തോന്നി. 
വീട്ടുകാരത്തി ഒരു ഗ്ളാസ്‌ വെളളം സുധാമണിയുടെ കൈയില്‍ കൊടുത്തിട്ട്‌ 
പറഞ്ഞു_ ദാ, ആ മുറിയിലൊരാളുണ്ട്‌, കൊണ്ടു ചെന്നു കൊടുക്ക്‌,” 
കല്യാണത്തിന്‌ ചെറുക്കളനയും പെണ്ണിനെയും കൂട്ടിമുട്ടിക്കുന്നതിന്‍െറ ഒരു 
, ടെക്നിക്കാണിത്‌ . സുധ്റ്ണി പറഞ്ഞു “എനിക്കു മനസ്സില്ല. തുന്നലിനാണ്‌ 
ഞാന്‍ വന്നത്‌, വെളളം കൊടുക്കാനല്ല.” ഇറങ്ങിയിങ്ങു പോന്നു. വീട്ടില്‍ വന്നു 
പറഞ്ഞു അവരെ ശകാരിക്കണമെന്ന്‌ . അപ്പോളാണറിയുന്നത്‌ വീട്ടുകാരും 
അറിഞ്ഞുകൊണ്ടുള്ള പണിയായിരുന്നെന്ന്‌ . നല്ല ദേഷ്യം തോന്നി. 


അതില്‍പ്പിന്നെ ഒരാള്‍ പെണ്ണുകാണാന്‍ വന്നു. ദമയന്തിയമ്മ 
സുധാമണിയോടു പറഞ്ഞു, അയാള്‍ക്കു കൊടുക്കാന്‍ പഴം വാങ്ങിക്കൊണ്ടു 
വരാന്‍. കുഞ്ഞു പറഞ്ഞു_ “ഞാന്‍ ഒരുത്തനും പഴം വാങ്ങാന്‍ പോകുന്നില്ല. 
അമ്മ വേണേല്‍ പോയി വാങ്ങിക്ക്‌ .' 


പിന്നെ ഒരാള്‍ കാണാന്‍ വന്നു. സുധാമണി ഉലക്കകൊണ്ട്‌ ഉരലില്‍ 
മുളകിടിക്കുകയോ മറേറാ ആണ്‌. അടുത്ത മുറിയില്‍ ചെറുക്കന്‍ വന്ന്‌ 
ഇരുന്നു. അവനെ സുധാമണി ജനാലയിലൂടെ ഉലക്കകൊണ്ട്‌ ഇടിക്കാന്‍ 
ചെന്നു; കിടന്നലറി. ദമയന്തിയമ്മ വന്നു മോളോടു കരഞ്ഞുപറഞ്ഞു 
“ഞങ്ങളെ നാണം കെടുത്തല്ലെ, മോളെ. സുധാമണി വിട്ടില്ല. 
ഉലക്കയുമെടുത്തുകൊണ്ടു ചാടി. നല്ല ലീലയൊക്കെ കാണിച്ചു. തനി വട്ടു 
സൈസ്‌. വന്നവര്‍ക്കു മതിയായി. ഈ യല | ആര്‍ക്കുവേണം! അവര്‍ 


പോയിക്കഴിഞ്ഞപ്പോള്‍, സുധാമണിക്കു നല്ല തെറിയും തൊഴിയും ഇടിയും 
കിട്ടി. 


ഇനി കെട്ടിയ്ക്കാന്‍ തുനിഞ്ഞാല്‍ ഒളിച്ചോടി വല്ല ഗുഹയിലും 


പോയിരിക്കണമെന്ന്‌ കുഞ്ഞു ചിന്തിച്ചു. എങ്കിലും ഉളളിലുറഫ്ഫുണ്ട്‌ . 
കെട്ടിക്കത്തില്ലെന്ന്‌. എല്ലാ വിവാഹാലോചനകളും ഈശ്വരന്‍തന്നെ 


90 


തട്ടിത്തെറിപ്പിച്ചു. വീട്ടുകാരുടെ നാനാമുഖമായ ശല്യം സഹിക്കാതെ | 
ഒരുദിവസം കുഞ്ഞ്‌ വീടുവിടാന്‍ ഭാണ്ഡം കെട്ടിയതാണ്‌. അപ്പോള്‍ ഒരു 
പ്രതക്കടലാസ്‌ പറന്നു മുമ്പില്‍ വന്നു വീണു. അതെടുത്തുനോക്കിയപ്പോള്‍, 
വീടുവിട്ടുപോയ ഒരു ചെറുപ്പക്കാരിക്കു ചട്ടമ്പികളില്‍ നിന്നുണ്ടായ അനുഭവം 
അതില്‍ വിവരിച്ചിരിക്കുന്നു. അപ്പോള്‍ തോന്നി താന്‍ വീടുവിടുന്നത്‌ 
ഈശ്വരന്‍ ഇഷ്ടമല്ലെന്ന്‌. അതോടെ ആ ചിന്ത ഉപേക്ഷിച്ചു. വീട്ടുകാരുടെ 
ശല്യംകൊണ്ട്‌ ഒരിക്കല്‍ കടലില്‍ ചാടി ചാകാന്‍ പോയതാണ്‌. അപ്പോള്‍ 
ചിന്തിച്ച ആരു മരിക്കുന്നു? ആരു ജനിക്കുന്നു?” ചാകാനൊത്തില്ല. 


പണ്ട്‌ തീരവമായ സാധനയുടെ കാലത്ത്‌ സുധാമണിക്കു മറ്റു 
വീടുകളില്‍ ഉറങ്ങാന്‍ പററത്തില്ല. ഭാണ്ഡവുമായി ഒരു കറുത്തരൂപം 
അടുത്തുവന്നു നില്‍ക്കുന്നതായി തോന്നും. കൃഷ്ണനേയും കാണും. പിന്നെ 
വീട്ടില്‍ വന്നുകിടക്കും. പൂജാമുറിയിലാണ്‌ കിടക്കുന്നത്‌. അശുദ്ധമായ ' 
സ്ഥാനങ്ങളില്‍ കിടക്കാന്‍ വയ്യാ. ഉറക്കമില്ല, ഭഗവാനെ വിളിച്ചു വിളിച്ചൊരു 
മയക്കം, അത്രേയുള്ളു. ഉറങ്ങിയാല്‍ ഭഗവാന്‍ വന്നിട്ടു പോയാലോ, കാണാന്‍ . 
പററിയില്ലെങ്കിലോ എന്നായിരുന്നു പേടി. 


കീര്‍ത്തനം പാടി മുറിയ്ക്കകത്ത്‌ നൃത്തം വയ്ക്കും. ആരും . 
കാണുകയില്ല. കൃഷ്ണനെ സ്തുതിക്കുമ്പോള്‍ അറിയാതെ എഴുന്നേറ്റു നിന്നു : . 
നൃത്തം വച്ചുപോകും. തളര്‍ന്നു വീഴും. അങ്ങനെ അബോധാവസ്ഥയില്‍ 
കിടക്കുന്നതിനാണ്‌ ഉറക്കം എന്നു പറയുന്നത്‌. അല്ലാതെ സുധാമണിക്ക്‌ -. 
ഉറക്കം ഇല്ലായിരുന്നു. ഉറങ്ങാന്‍ കിടക്കുമ്പോള്‍ ചിന്തിക്കും “ശെടാ, എന്നെ - 
ഉറക്കുകയാണല്ലോ. കണ്ണന്‍ വന്നില്ലല്ലോ. പിന്നെ എഴുന്നേററിരുന്നു കരയാന്‍ 
തുടങ്ങും. പിന്നെയും അബോധാവസ്ഥ വരും. “ കൃഷ്ണന്‍ എന്നെ 
മനഃപൂര്‍വം ഉറക്കുകയാണ്‌ . എന്‍െന്യ്ടുത്തു “വരാതിരിക്കാനുള്ള പണി ' 
യാണ്‌.” എന്നിങ്ങനെ കുഞ്ഞ്‌ കൃഷ്ണനെ ഭളളുപറയും. മിക്കപ്പോഴും 
ഉറങ്ങുമ്പോള്‍ പൊങ്ങിപ്പൊങ്ങി പോകുന്നതായി തോന്നും. പകൃതിയില്‍ . 
ക്കൂടി സഞ്ചരിക്കുന്നതായി കാണും. (പകൃതിയിലൂടെ ബാലന്‍സ്‌ 
പിടിച്ചുപോകും. കണ്ണന്‍ പിടിക്കാന്‍ വരും. ഏതോ മനുഷ്യന്‍ പിടിക്കാന്‍ 
“വരുന്നതുപോലെ കിടന്നു വിളിയ്ക്കും. അച്‌ ഛനുമമ്മയുമെല്ലാം ഓടിവരും. 
നോക്കും. ആരുമില്ല. അമ്മ മകളെ അടുത്തുകിടത്തും. എന്നാലും 
വിളിച്ചുകൂവും. അപ്പോള്‍ സ്വപ്നമാണെന്നു മനസ്സിലായി. ദുഃസ്വപ്നം 
കാണാതിരിക്കാന്‍ അച്ഛനമ്മമാര്‍ ചരടു ഇപിപ്പിച്ച്‌ കുഞ്ഞിന്‍െറ ദേഹത്തു ' 
കെട്ടി. | 


എത്ര ഭക്തിയാണെന്നു പറഞ്ഞാലും വീട്ടജോലി കഴിഞ്ഞിട്ടു നേരമില്ല. 
അതുകൊണ്ട്‌ ആള്‍ക്കാര്‍ സുധാമണിയെ 'കാവേരി' 'കാവേതി ന്ന്‌ ഇരട്ടപ്പേരു 
വിളിക്കും. കാവേരി കഥാപാരതമാണ്‌ . അവള്‍ വീട്ടുവേല മുഴുവന്‍ ചെയ്യണം. 
കാലുമുറിഞ്ഞാലും എന്തുവന്നാലും പാലുമായി അയലത്തൊക്കെ പോകണം. 
അതുപോലെ കഷ്ടപ്പെടുന്നതു കണ്ടിട്ട്‌ അവര്‍ സുധാമണിയെ കാവേരീന്ന്‌ : 


91 


വിളിക്കാന്‍ തുടങ്ങി. എല്ലാ ജോലിയും സുധാമണി ചെയ്യണം. ആര്‍ക്കും 
സുധാമണിയോട്‌ കരുണയും സ്‌നേഹവുമില്ല. അതുകൊണ്ട്‌ ജീവിതത്തെ 
പ്ലററി ചിന്തിക്കാന്‍ തുടങ്ങി “ഈശ്വരാ, നീയെന്‍െറ ദുഃഖം കാണുന്നില്ലെ? 
എനിക്കീ ലോകത്തിലാരുമില്ലേ? ബന്ധുവാര്‍ ? അച്‌ ഛനാര്‍ ? അമ്മയാര്‌ ? 
ഇതിന്‍െറയൊക്കെ സത്യമെന്ത്‌ ? മനുഷ്യശരീരമെടുത്താല്‍ ദുഃഖമേ ഉള്ളോ?” ഇ 
ങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കരയും. ഈ കഷ്ടപ്പാടെല്ലാം കുഞ്ഞിനെ 
ഈശ്വരനോട്‌ അടുപ്പിക്കുകയാണുണ്ടായത്‌. സാധാരണ മനുഷ്യര്‍ 
വിലകുറഞ്ഞ ലൌകിക കാര്യങ്ങള്‍ക്കുവേണ്ടി ഓടിക്കിതച്ച്‌ ക്ഷീണിക്കുന്നതു 
കാണുമ്പോള്‍ സുധാമണിക്ക്‌ അവരോട്‌ സഹതാപം തോന്നും. 
അവര്‍ക്കുവേണ്ടി പലപ്പോഴും ഈശ്വരനോടു പാര്‍ത്ഥിച്ചിട്ടുണ്ട്‌-- 
"ഭഗവാനെ, അറിവില്ലായ്‌മകൊണ്ട്‌ ലൌകിക സുഖം കേമമാണെന്നു കരുതി 
കഷ്ടപ്പെടുന്നവര്‍ക്കു ശരിയായ ജ്ഞാനം നല്‍കി രക്ഷിക്കണെ!” 


ദമയന്തിയമ്മയ്ക്കു പശുവിനെ വലിയ ഇഷ്ടമാണ്‌. മനുഷ്യര്‍ 
കഷ്ടപ്പെട്ടാലും പശുവിനെ ദുഃഖിപ്പിക്കരുത്‌. പശുവാണ്‌ ദൈവം. 
അതുകൊണ്ട്‌ വെളളപ്പൊക്കക്കാലത്ത്‌ പശുവിനെ വീട്ടിനകത്ത്‌ കയറ്റിക്കെട്ടും, 
വീട്ടുകാരുടെ ദേഹത്തു ചാണകവും മൂര്തവും വീഴും. സുധാമണിക്ക്‌ 
അതൊക്കെ രസമാണ്‌ . പശു കൃഷ്ണന്‍െറയാണ്‌ . 


മഴയും വെളളവുമുളള കാലമാണ്‌. വെളിയില്‍ തകര്‍ത്തുപിടിച്ച ; മഴ. 
മഴപെയ്താല്‍ നല്ല ശ്രുതിയാണ്‌ . സുധാമണി മഴയോട്‌ ഓരോന്നു 
ചോദിക്കും. മഴ ഈശ്വരനാണെന്നു തോന്നും. 'ഓം' എന്ന ്രുതിക്കാണ്‌ മഴ 
വീഴുന്നത്‌. അതേ ശ്രുതിക്കു കുഞ്ഞ്‌ കീര്‍ത്തനം ചൊല്ലും. എല്ലാം 
പ്രണവമയം! 


ചിലപ്പോള്‍ സുധാമണിക്കു താന്‍തന്നെ കൃഷ്ണനാണെന്ന ഭാവം 
വരും. കണ്ടലൊടിക്കാന്‍ പോകുമ്പോള്‍ മരത്തില്‍ ചാടിക്കയറും. താന്‍ 
കൃഷ്ണനാണെന്നു തോന്നും. അവിടിരുന്നു കൃഷ്ണനെപ്പോലെ കാലാട്ടും. 
പൊടിക്കൊച്ചുങ്ങള്‍ താഴെ നില്ക്കും. അവരൊക്കെ ഗോപബാലരും 
ഗോപികകളുമാണെന്നു തോന്നും. ഭാവാവസ്ഥയിലല്ല, പകല്‍ നല്ല 
സ്വബോധത്തില്‍ തന്നെയാണ്‌ ഇങ്ങനെ തോന്നുന്നത്‌ . അഭിനയമൊന്നുമല്ല. 
താന്‍ കൃഷ്ണനാണെന്നു സുധാമണിക്കു പൂര്‍ണ്ണ ബോദ്ധ്യമാണ്‌ . അന്ന്‌ 
ഇരുപതിനടുക്കല്‍ വയസ്സുണ്ട്‌ . 8 

രാധ്രിയില്‍ കൃഷ്ണന്‍ വന്നു നൃത്തം ചെയ്യുന്നതുപോലെ തോന്നും. 
കൃഷ്ണന്‍വന്നു കൂടെ പിടിച്ചോണ്ടു നടക്കും, നൃത്തം ചെയ്യും, കളിക്കും, 
ചിരിക്കും, നാമം ചൊല്ലിക്കഴിഞ്ഞ്‌ മുറിക്കകത്ത്‌ നൃത്തം ചെയ്യും. മററാരും 
കാണുകയില്ല. ശരി രാധാകൃഷ്ണനൃത്തം. ഓടക്കുഴലൂതുന്ന നല്ല ശബ്ദം 
കേള്‍ക്കാം. ശ്രദ്ധിച്ചപ്പോള്‍ മുരളീഗാനം പുറപ്പെടുന്നത്‌ തന്‍െറതന്നെ 


92 


ഉളളില്‍നിന്നാണെന്ന്‌ സുധാമണിക്കു മനസ്സിലായി. നൃത്തം ചെയ്യുമ്പോള്‍ 
ഉളളില്‍ തന്നത്താനെ അങ്ങനെ ശബ്ദം കേള്‍ക്കും. ആദ്യം വിചാരിച്ചത്‌ 
കൃഷ്ണന്‍ അടുത്തുനിന്നുകൊണ്ട്‌ കുഴലൂതുകയാണ്‌ എന്നാണ്‌. കരഞ്ഞു 
കരഞ്ഞ്‌ കൃഷ്ണന്‍െറ ഫോട്ടോയുടെ മുമ്പില്‍ ബോധമില്ലാതെ വീഴും. 
കിടന്നുറങ്ങിയാലുടന്‍ കൃഷ്ണന്‍ അടുത്തുവന്നു നില്ക്കുന്നതുമെല്ലാം 
കാണാം. നീലയും ഇളംചുവപ്പും ചേര്‍ന്ന നിറം. ധാരാളം പൂക്കള്‍കൊണ്ടുളള 
മെത്ത. അതില്‍ കൃഷ്ണന്‍ സുധാമണിയേയും പിടിച്ചുകൊണ്ട്‌ നൃത്തം 
ചെയ്യും. കുഞ്ഞിനേയുംകൊണ്ടു മേലോട്ടുപോയി പലപല ലോകങ്ങളും 
കാണിച്ചുകൊടുക്കും. എന്താനന് ദമെന്നോ! നിര്‍മ്മലഭക്തിയുടെ ആനന്ദം 
ഒന്നുവേറെതന്നെ. 


കാര്‍മേഘം കാണുമ്പോള്‍ കൃഷ്ണനായി സങ്കല പിക്കും. കടല്‍ 
ത്തീരത്തു നടക്കുമ്പോള്‍ കടലമ്മയോടു സ്വന്തം ദുഃഖങ്ങള്‍ പറയും. 
ചിലപ്പോള്‍ തോന്നും തനിക്കു പ്രാന്താണെന്ന്‌ . അപ്പോള്‍ സങ്കടം വരും. 
എന്നാലും ആശ്വാസമുണ്ട്‌. തനിക്കു കൃഷ്ണപ്രാന്ത്‌, മററുള്ളവര്‍ക്ക്‌ 
ലോകപ്രാന്ത്‌ . ലോകം രക്ഷിക്കുകയില്ല, കൃഷ്ണന്‍ രക്ഷിക്കും. 


ഒരിക്കല്‍ കൃഷ്ണനെ ഗ്രാര്‍ത്ഥിച്ചപ്പോള്‍ കൃഷ്ണന്‍ ഒരുകുഞ്ഞായി 
മുട്ടിലിഴഞ്ഞു വന്ന്‌ മുലപ്പാല്‍ കുടിക്കുന്നതായി ദര്‍ശിച്ചു. ജഗന്നിയന്താവായ 
കൃഷ്ണന്‍ കുഞ്ഞായി വരികയോ? വേണ്ടാ, ഇങ്ങനെ ഭഗവാനെ കുഞ്ഞായി 
കാണാന്‍ ഇഷ്ടമില്ല എന്ന ചിന്ത വന്നു. 


കൃഷ്ണന്‍ തന്നോടൊപ്പം നടക്കുന്നതു ചിലപ്പോള്‍ കാണും. 
ഇടയ്ക്കിടെ സമാധിലീനയാകും. പിന്നെ തോന്നും താന്‍ തന്നെയാണ്‌ 
കൃഷ്ണനെന്ന്‌. ആ അവസ്ഥ്യില്‍ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ 
കീറിക്കളയണമെന്നു തോന്നും. ഫോട്ടോ കടലാസും ചായവുമല്ലേ? 
കൃഷ്ണനല്ലല്ലോ. കൃഷ്ണന്‍ താന്‍ തന്നെയല്ലേ? ഉടനെ മറെറാരു ചിന്ത 
. വരും-'ഛെ, ഫോട്ടോ കീറാന്‍ പാടില്ല. ഈ ഫോട്ടോ ആണല്ലൊ എന്നെ 
കൃഷ്‌ ണനിലെത്തിച്ചത്‌. അതിനാല്‍ ഈ ഫോട്ടോയും കൃഷ്ണന്‍തന്നെ. 
സഗുണോപാസന വേണ്ടെന്നു പറഞ്ഞുകൂടാ. കല്ലില്‍ നിന്നു ശില്പി നല്ല 
രൂപങ്ങള്‍ ഉണ്ടാക്കുന്നു. പാറ പോരാ, അതില്‍ നിന്നു കൃഷ്ണരൂപം 
കൊത്തിയെടുക്കണം.” 


സാധന മുന്നോട്ടു ദപാകുന്തോറും'താന്‍തന്നെയാണ്‌ കൃഷ്ണന്‍ എന്ന. 
ബോധം സുധാമണിയില്‍ ദൃഡമായി. ബാഹ്യരൂപം ഒരു. യുവതിയുടേതാ 
ണെങ്കിലും ആന്തരഭാവംകൊണ്ട്‌ സുധാമണി സദാ കൃഷ്ണനായി, 
മാറിക്കഴിഞ്ഞിരുന്നു. സമാധിക്കും മേലെ ഉളള അവസ്ഥയാണിത്‌ എന്നു 
പറയാം. സമാധിയില്‍ മനസ്സ്‌ ഭഗവാനില്‍ ലയിക്കുകയും ബാഹ്യബോധം 
ഇല്ലാതിരിക്കുകയും ചെയുന്നു. ' എന്നാല്‍ ഇവിടെ നില മറ്റൊന്നാണ്‌. 
സാധാരണ ഭാവത്തില്‍ ബാഹ്യബോധത്തിലിരിക്കുമ്പോഴും സദാ താന്‍ 


93 


ഭഗവാനാണെന്ന ഭാവം പൂര്‍ണ്ണമായിട്ടുണ്ട്‌ . ഭക്തനും ഭഗ്രവാനും ഒന്നായ 
പരമാവസ്ഥയാണിത്‌ . സാധകന്‍മാര്‍ സമാധിമഗ്‌നരാകുന്നതിനെപ്പററി 
പറയാറുണ്ട്‌ . എന്നാല്‍, ശ്രീരാമനും ശ്രീകൃഷ്ണനും മററും സമാധിയിലിരി 
ക്കുന്നതിനെപ്പററി പറയാറില്ല. കാരണം സമാധി അവസ്ഥയ്ക്കും ഉപരി 
സദാ ഈശ്വരഭാവത്തില്‍ വര്‍ത്തിക്കുന്നവരാണ്‌ അവതാരങ്ങള്‍. സുധാമണി 
ഇങ്ങനെ ഒരു അവസ്ഥയില്‍ ആയിരുന്നെങ്കിലും ആരും അത്‌ 
മനസ്സിലാക്കിയില്ല. 


ചിലപ്പോള്‍ തോന്നും ഇക്കാണായതെല്ലാം കൃഷ്ണനാണെന്ന്‌. തെങ്ങ്‌ 
കൃഷ്ണനാണ്‌ . കുട്ടികള്‍ കൃഷ്ണനാണ്‌ . അവരെയൊക്കെ കെട്ടിപ്പിടിക്കും. 
കൃഷ്ണനല്ലാത്തതൊന്നുമില്ല. താന്‍ കൃഷ്‌ ണന്‍, എല്ലാം കൃഷ്ണന്‍. 


പില്‍ക്കാലത്ത്‌ അമ്മ പറഞ്ഞു_ അന്ന്‌ ഞാന്‍ പ്രകൃതിയിലേക്കു 
നോക്കുകയും അവിടെ ഈശ്വരനെ ദര്‍ശിക്കുകയും വിളിച്ചു കേഴുകയും: 
ചെയ്യുമായിരുന്നു. പൂവിറുക്കാന്‍ പോലും എനിക്കു വയ്യാതായി. എന്തെന്നാല്‍ 
ആ പൂവും അദ്ദേഹം തന്നെ. ദേഹത്തുവന്നു കാററു തട്ടുമ്പോള്‍ അതും 
ഭഗവാനാണെന്ന്‌ അനുഭവപ്പെടു. എല്ലാമെല്ലാം കൃഷ്ണന്‍. നിലത്തു 
കാലുകുത്താന്‍ വയ്യാ. ഭൂമിയും ഭഗവാനാണ്‌. പിന്നെ ഇടയ്ക്കിടയ്ക്കു 
തോന്നും ഞാന്‍തന്നെയാണ്‌ കൃഷ്ണന്‍ എന്ന്‌. പിന്നെ ആ ഭാവം 
സ്ഥിരമായി.” 


തീരവമായ കൃഷ്ണസാധനയുടെ 'അവസാനം ലോകമാകെ കൃഷ്ണ 
മയമായി ദര്‍ശിക്കുകയും ആന്തരികമായി സ്വയം കൃഷ്ണനായിത്തീരുകയും 
ചെയ്ത സുധാമണി ആദ്ധ്യാത്മികതയുടെ അത്യുച്ചമണ്ഡലങ്ങളില്‍ 
സ്ഥിരമായി വിഹരിച്ചു കൊണ്ടിരുന്നെങ്കിലും അധോമുഖമായ ലോകം 
അതൊന്നും അറിഞ്ഞില്ല. 


1 Yes 2 Ces | 








പ ക eee 


കടല്‍ത്തീരത്തെ ആല്‍ത്തറ (പുറം. 98) 











അദ്ധ്യായം ഒന്‍പത്‌ 


കൃഷ്ണഭാവം 


ഇതി ഗോപ്യഃ (പഗായന്ത്യഃ ്രലപന്ത്യശ്ച ചിതധാ 

രുരുദൂഃ സുസ്വരം രാജന്‍ കൃഷ്ണദര്‍ശനലാലമ്ധാഃ 

താസാമാവിരഭൂച്‌ഛരിഃ സ്മയമാനമുഖാംബ്ുജഃ 

പീതാംബ്രധരഃ സഗ്വീ സ്ാക്ഷാന്‍മന് മഥ മന്മഥഃ 

(ഭാഗവതം) 

ഇങ്ങനെ പല രീതിയില്‍ ഗോപികള്‍ കൃഷ്ണനെ കാണാന്‍ കൊതിച്ച്‌ 
അലമുറയിട്ടു കരഞ്ഞു. അപ്പോള്‍ അവരുടെ ഇടയില്‍ മന്ദസ്‌ മേരമുഖ 
ത്തോടെ വനമാലി ആവിര്‍ഭവിച്ച. 


വ 


1150 കുംഭം 21 ബുധന്‍, കേട്ട നക്ഷ്രതം (5-3-1975). അന്ന്‌ 
സുധാമണിക്ക്‌ 218 വയസ്സ്‌ (പായം. പക്ഷേ സാധനകൊണ്ട്‌ ശുഷ്കിച്ച 
ദേഹമാകയാല്‍ പതിനൊന്നു പ്രന്തണ്ടു വയസ്സില്‍ കൂടുതല്‍ മതിക്കുകയില്ല, 
പതിവുപോലെ സുധാമണി പുല്ലപറിക്കാന്‍ പോയിട്ട്‌ മടങ്ങുകയായിരുന്ന. 
കൂടെ സഹോദരന്‍ സതീഷ്‌ കുമാറുമുണ്ട്‌ . തലയില്‍ പുല്‍ക്കെട്ട്‌ . വൈകിട്ട്‌ 
അഞ്ചുമണി സമയം. ഇടമണ്ണേല്‍ വീടിന്‍െറ തൊട്ടു വടക്കുവശത്തുള്ള 
പുത്തന്‍ പറമ്പിന്‍െറ്‌ പടിയ്ക്കലെത്തി. അവിടെ അന്ന്‌ ഭാഗവതം വായന 
നടക്കുകയായിരുന്നു. വായിക്കുന്നത്‌ നാട്ടുകാരനായ ശ്രീ നാരായണന്‍, 
വായന തീരാന്‍ നേരത്തുളള ഭജന നടക്കുകയാണ്‌. 


സുധാമണി ഭജുന കേട്ടുനിന്നു. പെട്ടെന്ന്‌ ആകപ്പാടെ ഭാവമൊന്നു മാറി. 
പുല്‍ക്കെട്ടു താഴെയിട്ടു. ഭജന നടക്കുന്നിടത്തു കയറിച്ചെന്ന്‌ ഭക്തന്‍മാരുടെ 
നടുക്കുനിന്നു. കൈകള്‍. രണ്ടും ഭഗവന്‍മുരദ പിടിച്ചിട്ടുണ്ട്‌. ഭാവവും 
ചലനങ്ങളുമൊക്കെക്കൊണ്ട്‌ കൃഷ്ണന്‍ മുമ്പില്‍വന്നു നില്‍ക്കുന്നു എന്ന്‌ 


95 


| എല്ലാവര്‍ക്കും തോന്നി. “ഭഗവാന്‍” കുറച്ചു ശുദ്ധജലം വരുത്തി ആളുകളുടെ 

ദേഹത്തു തീര്‍ത്ഥമായി തളിച്ചു. സുധാമണിയില്‍ കൃഷ്ണന്‍ അനുഗ്രഹിച്ചു 

എന്ന വാര്‍ത്ത വേഗം പരന്നു. ആളുകള്‍ ഓടിക്കൂടി. എല്ലാവരിലും 
അത്ഭുതവും ജിജ്ഞാസയും വളര്‍ന്നു. 


കൃഷ്ണഭാവാരംഭത്തെപ്പററി അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി 
"കൃഷ്ണഭാവം തുടങ്ങിയപ്പോള്‍ എനിക്ക്‌ എല്ലാവരുടെയും എല്ലാ 
കാര്യങ്ങളും അറിയാം. എല്ലാവരും വന്ന്‌ നമസ്‌കരിക്കുകയും ‘ഭഗവാനെ 
എന്നു വിളിക്കുകയും ചെയ്തു. ഞാന്‍ വലിയ ആളാണെന്നു തോന്ധയില്ല, 
കൃഷ്ണനാണെന്ന ഭാവമുണ്ട്‌ . പലരുടെയും മുഖം കണ്ടിട്ട്‌ മനസ്സലിഞ്ഞു. 
ഈ ദുഃഖത്തിനൊക്കെ എന്തു പരിഹാരം എന്നു ചിന്തിച്ചു. ഇതിനു മുമ്പും 
ഞാന്‍ കൃഷ്ണഭാവത്തില്‍ നൃത്തം ചെയ്യുമായിരുന്നു. പക്ഷേ, വെളിയിലാരും 
, കണ്ടിരുന്നില്ല. എനിക്കു കൃഷ്ണനില്‍ ലയിച്ചങ്ങു പോയാല്‍ മതി 
എന്നായിരുന്നു. അപ്പോള്‍ ഉളളില്‍ നിന്ന്‌ ഇങ്ങനെ കേട്ടു-'നീ എന്നെ 
ആശ്രയിച്ചിരിക്കുന്നു. പക്‌ഷേ, ഇതല്ല യഥാര്‍ത്ഥ ആശ്രയം. ലോകത്തില്‍ 
അനേകംദുഃഖിതരുണ്ട്‌ . നിന്നെക്കൊണ്ട്‌ പലതും എനിക്കു സാധിക്കാനുണ്ട്‌ റ 
i ഇതിന്‍െറ അടുത്ത ദിവസമാണ്‌ പുത്തന്‍വീട്ടില്‍ വച്ച്‌ കൃഷ്ണഭാവം 
എല്ലാവരും കണ്ടത്‌ . എല്ലാം ഈശ്വരനിശ്‌ ചയം. ഭാവസമയത്ത്‌ ആളുകളുടെ 
ദുഃഖവും അതിന്‍െറ കാരണങ്ങളും എനിക്കു മനസ്സിലായി. ചിലര്‍ വന്ദിച്ചു, 
ചിലര്‍ നിന്ദിച്ചു. എനിക്കാരോടും ്രത്യേകത തോന്നിയില്ല. നിന്ദിച്ചവരോട്‌ 
വിരോധം തോന്നിയില്ല. ഈ ഭാവാവസ്ഥ എന്തെന്ന്‌ അവര്‍ക്ക്‌ 
അറിഞ്ഞുകുടല്ലൊ.'” 


വന്നുകൂടിയവരെല്ലാം വിശ്വാസികളായിരുന്നില്ല. ചിലര്‍ എതിര്‍ത്തു 
കൊണ്ടു പറഞ്ഞു- 'ഭഗവാനാണെന്നു വിശ്വസിക്കണമെങ്കില്‍ എന്തെങ്കിലും 
അത്ഭുതം കാണിക്കണം. സിദ്‌ധികാണിച്ചാല്‍ വിശ്വസിക്കാം.” കൃഷ്ണ 
ഭാവത്തില്‍ , നില്‍ക്കുന്ന സുധാമണി പറഞ്ഞു- “സിദ്ധി കാണിച്ച്‌ 
, ആരെയെങ്കിലും വിശ്വസിപ്പിക്കുന്നതില്‍ എനിക്കു താല്‍പ്പര്യമില്ല. എന്‍െറ. 
മാര്‍ഗ്ഗം അതല്ല. നിതൃത്തെ അറിയുകയും അറിയിക്കുകയുമാണ്‌ എന്‍െറ 
ലക്ഷ്യം. സിദ്ധി മിഥ്യയാണ്‌. അതല്ലതത്വം. ഒരിക്കല്‍ സിദ്ധി കാണിച്ചാല്‍ 
നിങ്ങള്‍ വീണ്ടും ആവശ്യപ്പെടും. 
ഇല്ല. ഒരിക്കല്‍ സിദ്ധി കാണിച്ചാല്‍ മതി. പിന്നെ നിര്‍ബന്‌ ധിക്ക 
ത്തില്ല്‌ "ആളുകള്‍ പറഞ്ഞു. 
എങ്കില്‍ അടുത്ത കേട്ടനാളില്‍ ഈ കക്ക വായനയ്ക്കു 
വരിക ' എന്നു നിര്‍ദ്ദേശിച്ചു. 


അടുത്ത വായനദിവസം: മുന്‍കൂട്ടിത്തന്നെ ധാരാളം ആളുകള്‍ കൂടി. 
സിദ്ധി കാണിക്കുന്നതില്‍ വല്ല കൃ്രിമവുമുണ്ടെങ്കില്‍ കണ്ടുപിടിക്കാന്‍ 
ചിലര്‍ പുരയുടെ : തട്ടില്‍ കയറി താഴേയ്ക്കു സൂക്ഷിച്ചുനോക്കി 
കാവലിരുന്നു. |. 


96 


അന്നും സുധാമണി കൃഷ്ണഭാവം കൈക്കൊണ്ടു. കുറച്ചു ശുദ്ധജുലം 
ആവശ്യപ്പെട്ടു. ആള്‍ക്കൂട്ടത്തില്‍ ഒരാള്‍ ഒരുമെമറുന്ത പച്ചവെള്ളം കൊണ്ടുവന്നു. 
ആദ്യം മൊന്തയില്‍ നിന്ന്‌ കുറെ പച്ചവെളളമെടുത്ത്‌ തീര്‍ത്ഥമായി കുടഞ്ഞു. 
പിന്നെ സുധാമണി ഒരു സംശയാലുവിനെക്കൊണ്ട്‌ മൊന്തയില്‍ കൈ 
തൊടുവിച്ചിട്ട്‌ പ്രസാദം നല്‍കിയപ്പോള്‍ തനി പാല്‍! വീണ്ടും 
വേറൊരാളെക്കൊണ്ടു മൊന്തയില്‍ കൈയിടുവിച്ചശേഷം മൊന്ത കൈമാറി. 
മൊന്ത നിറയെ ഒന്നാംതരം പഞ്ചാമൃതം! നല്ല വാസന! ഭഗവാന്‍ അവരുടെ 
സങ്കല്പം സാധിച്ചുകൊടുത്തു എന്ന്‌ ബോധ്യപ്പെടുത്താനാണ്‌ സ്വയം 
പഠരതത്തില്‍ തൊടാതെ ആളുകളെക്കൊണ്ടു തന്നെ തൊടുവിച്ചത്‌ . അവിടെ 
കൂടിനിന്ന അനേകം പേര്‍ക്ക്‌ വാരിവാരി കൊടുത്തിട്ടും ആ കൊച്ചുമൊന്തയില്‍ 
വീണ്ടും പഞ്ചാമൃതം ശേഷിച്ചു. പടിഞ്ഞാറ്‌ കടല്‍ത്തീരത്തുള്ള ആല്‍ത്തറയില്‍ 
കുറച്ചുപേര്‍ ഇരുന്നിരുന്നു. അവര്‍ക്കും (പസാദം കൊണ്ടുചെന്നു കൊടുത്തു. 
എത വിളമ്പിയിട്ടും പാരതത്തില്‍ പഞ്ചാമൃതം അവശേഷിച്ചു. 


അത്ഭുതകരമായ രീതിയില്‍ പഞ്ചാമൃതം ഉണ്ടായത്‌ അനേകംപേര്‍ 
നേരില്‍ കണ്ടു. അവരെല്ലാം സുധാമണിയുടെ ദിവ്യത്വത്തില്‍ വിശ്വസിച്ചു. 
കുറെ ദിവസത്തേക്ക്‌ ആ പഞ്ചാമൃതത്തിന്‍െറ മണം കൈകളില്‍ 
തങ്ങിനിന്നതിനാല്‍ പഞ്ചാമൃതമെടുത്തത്‌ കണ്‍കെട്ടുമൊന്നുമല്ലെന്ന്‌ എല്ലാ 
വര്‍ക്കും ബോധ്യമായി. 


ചിലര്‍ ദുഃഖനിവൃത്തിക്ക്‌ അപേക്ഷിച്ചപ്പോള്‍ കര്‍പ്പൂരം കുത്തിച്ചു 
തന്‍െറ നാവിലിടാന്‍ സുധാമണി കൃഷ്ണഭാവത്തില്‍ നിര്‍ദ്ദേശിച്ച, 
സങ്കടപരിഹാരത്തിന്‍െറ സങ്കല്പത്തോടെ പലരും കര്‍പ്പൂരം കത്തിച്ച്‌ 
കുഞ്ഞിന്‍െറ നാവിലിട്ടു. നീട്ടിയ നാക്കില്‍ കത്തിനിന്ന കര്‍പ്പൂരം 
അഗ്‌നിയോടെ വിഴുങ്ങുകയും ചെയ്തു. ഭാവം തീര്‍ന്നപ്പോള്‍ വായില്‍ ഒട്ടും 
പൊള്ളല്‍ കാണപ്പെട്ടില്ല. സുധാമണിയില്‍ “കൃഷ്ണന്‍െറ അനുഗ്രഹം” 
യഥാര്‍ത്ഥമാണെന്നു ബോധ്യമാകാന്‍ ഇതും സഹായിച്ചു. 


വാര്‍ത്ത വളരെവേഗം പരന്നു. കൃഷ്ണഭാവം കാണാന്‍ ദുരെ 
ദിക്കുകളില്‍ നിന്നുപോലും ആളുകള്‍ വരാന്‍ തുടങ്ങി. ദുഃഖപരിഹാരത്തിനു. 
വന്നവരുണ്ട്‌, ജിജ്ഞാസകൊണ്ടു വന്നവരുണ്ട്‌, രസത്തിനു വന്നവരുണ്ട്‌, 
കളളത്തരമാണെങ്കില്‍ കണ്ടുപിടിക്കണമെന്നു കരുതി വന്നവരുണ്ട്‌. 
' ആദ്ധ്യാത്മിക കൃഷിക്ക്‌ നിലം ഉഴുതുമറിഞ്ഞു എന്നു പറയാം; 
ഈശ്വരപരമായ കാര്യങ്ങളില്‍ ഒരു താല്‍ പര്യവുമില്ലാതിരുന്ന ജനങ്ങളുടെ 
ഇടയില്‍ 'കൃഷ്ണന്‍' ഒരു നിരന്തര ചര്‍ച്ചാവിഷയമായി. 


സുഗുണാനന്ദന്‍ മകളുടെ ആദ്യത്തെ രണ്ടു കൃഷ്ണഭാവങ്ങളും 
കണ്ടിരുന്നില്ല. അദ്ദേഹം ജോലി സംബന്‌ ധമായി വെളിയില്‍ പോയിരുന്നു. 
വിവരമറിഞ്ഞപ്പോള്‍ സുധാമണിക്കു വല്ല ദീനവുമായിരിക്കും എന്ന്‌ ഹിച്ചു. 
നേരില്‍ ഭാവം കാണാന്‍ തീരുമാനിച്ചു. വീട്ടില്‍ ഒരു ഭാഗവത വായന വച്ചു. 


-—sf 


97 


അന്നും സുധാമണി കൃഷ്ണഭാവത്തിലായി. ഭാവം കണ്ടതോടെ 
സുഗുണാനന്ദന്‌ മകളെ ആക്‌ ഷേ ഓന്‍ വകയില്ലാതായി. 
യ്‌ 


ഭാവസമയത്ത്‌ 'ഭഗവാന്‍' സുധുണാനന്ദനേട്ടു പറഞ്ഞു_ എന്‍െറ 
ഭക്തജനങ്ങള്‍ വളരെ ദൂരെനിന്നു വരും. അവരൊക്കെ ഇവിടെ 
സ്ഥിരതാമസമാക്കും. നിങ്ങള്‍ക്കു പല ബുദ്ധിമുട്ടുകളും വരും. പതറരുത്‌. 
എല്ലാം സഹിക്കണം. ആരോടും പകരം ചോദിക്കരുത്‌, ശ്രതുത അരുത്‌. 
ആരോടും ഒന്നും ചോദിച്ചു വാങ്ങരുത്‌. കിട്ടുന്നതില്‍ ഒരു പങ്ക്‌ ദാനം 
ചെയ്യണം. എല്ലാം ഇവിടെ വന്നു ചേര്‍ന്നുകൊളളും. ഇന്നുമുതല്‍ കുഞ്ഞ്‌ 
അശുദ്ധിയാകുകയില്ല.” 


ഈ ഒടുവില്‍ പറഞ്ഞതിന്‍െറ അര്‍ത്ഥം അപ്പോള്‍ 'സുഗുണാനന്ദന്‌ 
മനസ്സിലായില്ല. പിന്നീട്‌ മനസ്സിലായി. കൃഷ്ണഭാവാരംഭത്തിനുശേഷം 
സുധാമണി ഭുതുവായില്ല. സ്ത്രീകള്‍ക്കും തപസ്സുകൊണ്ട്‌ ഈര്‍ദ്ധ്വരേത 
സ്താകാമെന്ന്‌ സുധാമണി ര്പമാണീകരിക്കുന്നു. 


എന്നെങ്കിലും, ഭാവം ഇല്ലാതാകുമെന്നും സുധാമണിയെ വിവാഹം 
കഴിച്ചയയ്‌ ക്കേണ്ടിവരുമെന്നും മാതാപിതാക്കള്‍ കരുതിയിരുന്നു. അതിന 
നുസരിച്ച്‌ നീക്കങ്ങള്‍ നടക്കുകയുണ്ടായി. എന്നാല്‍ വിവാഹാലോചനയുമായി 
വന്നവ്തരയെല്ലാം സുധാമണി വിരട്ടിയോടിച്ചു. ഒരിക്കല്‍ കലിതുളളിക്കൊണ്ട്‌ 
കുഞ്ഞു പറഞ്ഞു_'എന്നെ കെട്ടിച്ചയച്ചാല്‍ അവനെ കൊന്നിട്ട്‌ ഞാനിങ്ങു 
വരും. 


ഒരു രീതിയിലും മകളുടെ കല്യാണം നടക്കാതായപ്പോള്‍ സുഗുണച്ചന്‍ 
ഒരു. ജോത്സ്യനെ കണ്ടു. ഇടമണ്ണേല്‍ക്കാരെ പരിചയമില്ലാത്ത നല്ല ഒരു 
ജോത്സ്യന്‍. മുക്കടയുളള ഒരു കണിയാന്‍. ജോത്സ്യന്‍ പറഞ്ഞു_ 'ഈ 
കുട്ടി ഏതോ യോഗിയുടെയോ യോഗിനിയുടെയോ . ആത്മാവാണ്‌ 
ഇതുവരെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി നടത്തരുത്‌. കല്യാണം 
കഴിഞ്ഞെങ്കില്‍ തിരിച്ചുവിളിക്കണം. അല്ലെങ്കില്‍ ദുഃഖിക്കാനിടവരും, ” 


സുഗുണാനന്ദന്‍ ദുഃഖിതനായി മടങ്ങി. അതോടെ സുധാമണിയുടെ 
കല്യാണാലോചന തണുത്ത മട്ടായി. 


സുധാമണിയുടെ കൃഷ്ണഭാവം വാസ്തവമാണെന്നും സിദ്ധികളില്‍ 
സത്യമുണ്ടെന്നും ധാരണ പരന്നതോടെ ചില മുതലെടുപ്പുകാര്‍ പററിക്കൂടാന്‍ 
തുടങ്ങി. സിദ്ധി പ്രകടിപ്പിച്ചാല്‍ പണം നല്‍കാമെന്നും മററും 
പ്രലോഭനവുമായി വന്നവരുണ്ട്‌. അവരോട്‌ സുധാമണി പറഞ്ഞു 

"നമുക്ക്‌ സിദ്ധി കാണിച്ച്‌ ഒന്നും നേടണ്ടാ. ഭാതിക ലാഭത്തിനുവേണ്ടി 
സിദ്ധി കാണിക്കുകയല്ല എന്‍െറ ലക്ഷ്യം. നിങ്ങളില്‍ തന്നെ രത്നമുണ്ട്‌ 
പിന്നെ നിങ്ങളെന്തിന്‌ ഇമിറേറഷനുവേണ്ടി യാപിക്കുന്നു? നിഷ്‌ കാമമായി 
ഈശ്വരനെ സ്‌ നേഹിക്കുന്നതാരെന്നാണ്‌ നമ്മുടെ നോട്ടം.” 


ക്രമേണ കൃഷ്ണഭാവം ദര്‍ശിക്കാനും ദുഃഖപരിഹാരം നേടാനുമായി 
ആളുകള്‍ വന്നുതുടങ്ങി. 'ഭഗവാന്‍െ” അനുഗ്രഹത്താല്‍ അത്ഭുതകരമായ 
ഗുണങ്ങള്‍ ലഭിച്ചവര മറ്റുളളവരോടു വിറഞ്ഞുപറഞ്ഞ്‌ പ്രതിദിനം ആളുകളുടെ 
വരവ്‌ വര്‍ദ്‌ധിച്ചുകൊണ്ടിരുന്നു. ' 


ആല്‍ത്തറ 


ഇടമണ്ണേല്‍ ഗൃഹത്തിനുനേരെ പടിഞ്ഞാറായി കടല്‍ക്കരയിലെ 
റോഡുവക്കില്‍ ഒരു ആല്‍ത്തറയുണ്ട്‌ . ഒരു ചെറിയ ആലും പൂച്ചെടികളുമെല്യാം 
ചേര്‍ന്ന കുററിക്കാട്‌. നാട്ടുകാരുടെ വക പൊതുസ്ഥലമാണത്‌ . അവിടെ ഒരു 
ക്ഷ്രേതം പണിയാനുള്ള ആലോചന പണ്ടു നടന്നു. അതിന്‍െറ തുടക്കമായി 
കുറെ ചെറുപ്പക്കാര്‍ ചേര്‍ന്ന്‌ ആലുവച്ചു വിളക്കുവച്ചു. അവിടെ ക്ഷ്രേതം 
വരാന്‍ സുഗുണാനന്ദനും ഉത്‌ സാഹിച്ചുപോല്‍. :സുഗുണാനന്ദന്‍െറ 
വൃദ്ധമാതാവായ മാധവി അവിടെ നിത്യവും വിളക്കുവയ്ക്കുകയും നാമം 
ജപിക്കുകയും ചെയ്തിരുന്നു. സുധാരണിയും കൂടെ പോകുമായിരുന്നു. 
ആല്‍ത്തറയ്ക്കല്‍ ഒരു ചെറിയ ഓലപ്പുരയുണ്ടാക്കി കൃഷ്ണന്‍െറയു, 
കാളിയുടെയും പടം വച്ചു. ' 


ഭാവദർശനം ആരംഭത്തില്‍ ഈ ആല്‍ത്തറയില്‍ പതിവായി. 
പൊതുസ്ഥലമാകയാല്‍ ആളുകള്‍ക്കു കൂടാന്‍ സാകര്യമാണ്‌ . കൃഷ്ണ 
വസമയത്ത്‌ സുധാമണി ഈര്‍ക്കിലുപോലെയുളള ചെറിയ ആലിന്‍കൊമ്പില്‍ 
അനന്തശയനം കിടക്കുന്നത്‌ അത്‌ ഭുതകരമായ കാഴ്ചയായിരുന്നു. 


ആ സമയത്ത്‌ സുധാമണിയുടെ ശരീരത്തിന്‌ ഒട്ടും ഭാരം 
അനുഭവപ്പെട്ടിരുന്നില്ല എന്നു പറയുന്നു. അല്ലെങ്കില്‍ ആരയും ചെറിയ 
ആലില്‍ ആര്‍ക്കും കയറാന്‍ സാധ്യമല്ല. ' 


ആല്‍ത്തറയില്‍ ധാരാളം ജനങ്ങള്‍ കൂടിയിട്ടുളള ഒരു ഭാവദിവസം 
വലിയ മഴ പെയ്യാനുളള ആരംഭമായി. ആളുകള്‍ നനയുകയേ 
നിവൃത്തിയുള്ളു. എങ്ങും മേല്‍ക്കൂരയില്ല, അധികം താമസിയാതെ 
കോരിച്ചൊരിയുന്ന മഴ ആരംഭിച്ചു. എന്നാല്‍ ആളുകള്‍ അത്‌ഭുതസ്ത 
ബ്ധരായി നിന്നു. ആല്‍ത്തറയിലും അതിന്‍െറ ചുററും ആളുകള്‍ 
കൂടിയിരുന്ന ഭാഗത്തു മഴ വീണില്ല. ആളുകള്‍ നില്‍ക്കുന്നതിനു നാലുചുററും 
നല്ല മഴ പെയ്യുന്നുണ്ട്‌. 


ഇത്‌ ഭഗവാന്‍െറ അത്‌ ഭുതലീല എന്ന്‌ ആളുകള്‍ വാഴ്ത്തി സ്തുതിച്ചു 


ആല്‍ത്തറയുടെ ഭാഗത്ത്‌ അക്കാലത്ത്‌ ഒരു പാമ്പിനെക്കൊണ്ടു ശല്യം 
വളരെക്കൂടി. ആളുകള്‍ക്കു രാത്രിയില്‍ വഴിനടക്കാന്‍ ഭയമായി, ചിലര്‍ 
ഭഗവാനോട്‌” സങ്കടം പറഞ്ഞു. ഒരുദിവസം ഭാവസമയത്ത്‌ ആ പാമ്പ്‌ 


99 


ഇഴഞ്ഞുവന്നു. ഭാവാവസ്ഥയില്‍ സുധാമണി അതിനെ പിടിച്ചെടുത്തു. 
പാമ്പിന്‍റെ നാക്കും തന്‍െറ നാക്കും കൂട്ടിമുട്ടിച്ചിട്ടു വിട്ടു. പിന്നെ 
“ അതിനെക്കൊണ്ടുളള ശല്യം ഇല്ലാതായി. 


അക്കാലത്ത്‌ കടലില്‍ നിന്നു മീന്‍കിട്ടാതെ അരയന്‍മാര്‍ വലഞ്ഞു 
അവര്‍ കൃഷ്ണഭാവസമയത്തു വന്നു സങ്കടം പറഞ്ഞു. “ഭഗവാന്‍ കുറച്ചു 
തുളസിയില കൊടുത്തിട്ട്‌ അതു കടലിലിടാന്‍ നിര്‍ദ്ദേശിച്ചു. എന്തുകൊണ്ടോ, 
അവര്‍ അങ്ങനെ ചെയ്യാതെ വീണ്ടും പരാതിയുമായി വന്നു. അപ്പോള്‍ 
ഭാവാവസ്ഥയില്‍ സുധാമണി പറഞ്ഞു--' 'നിങ്ങള്‍ പരീക്ഷിക്കുകയാണോ? 
ഞാന്‍ തന്ന തുളസിയില നിങ്ങള്‍ കടലിലിട്ടില്ല.'' വന്നവര്‍ ഇളിഭ്യരായി. 


ഭാവാവസ്ഥയില്‍ സുധാമണി ആല്‍ത്തറയില്‍നിന്ന്‌ കടല്‍ത്തീര 
ത്തേക്കു പോയി. കൂടെ ജനവും. സുധാമണി കടല്‍ത്തിരകളില്‍ തൊട്ട്‌ തൊട്ട്‌ 
തീരത്ത്‌ നൃത്തം ചെയ്തു. പിറേറദിവസം ആ പ്രദേശം മുഴുവന്‍ കടലില്‍ 
മത്സ്യം വന്നു നിറയുകയും അരയന്‍മാര്‍ ആശ്വസിക്കുകയും ചെയ്തു. 
ഇങ്ങനെ ഒന്നുരണ്ടു തവണ കൂടി സുധാമണി അരയന്‍മാരുടെ 
അപേക്ഷ്രപകാരം അവരില്‍ അനുഗ്രഹം ചൊരിയുകയുണ്ടായി. എങ്കിലും 
കാര്യം കാണാന്‍ മാതമുള്ള അത്തരം ഭക്തിക്കു കൂടുതല്‍ പ്രോത്സാഹനം 
കിട്ടുകയുണ്ടായില്ല. 


കൃഷ്ണഭാവത്തിന്‌ ധാരാളം ആളുകള്‍ വന്നുതുടങ്ങിയപ്പോശ 
ആല്‍ത്തറയില്‍ സേവപ്പന്തലും ഭാഗവത വായനയും എല്ലാം ഉണ്ടായി. 
ഭക്തഇുനങ്ങളുടെ കാണിക്ക വര്‍ദ്ധിച്ചപ്പോള്‍ നാട്ടുകാരുടെ ഭരണസമിയും 
മററും ഉടലെടുക്കാന്‍ വഴിയൊരുങ്ങി. 


. കൃഷ്ണന്‍നട 


വഴിവക്കിലാണ്‌ ആല്‍ത്തറ. അവിടെയുളള ഭാവദർശനം പല 
ബുദ്ധിമുട്ടുകള്‍ക്കും ഇടയാക്കി. ആരാധിക്കാന്‍ എന്ന പോലെ ആക്ഷേ 
പിക്കാന്‍ വരുന്നവരുടെ എണ്ണം കുറവായിരുന്നില്ല. ഒരുദിവസം സുഗുണച്ചന്‍ 
ഭാവസമയത്ത്‌ ‘ഭഗവാനോട്‌ ' പരാതിപ്പെട്ടു- “വഴിവക്കില്‍ ഭാവം തുടരുന്നത്‌ 
സങ്കടമാണ്‌. ആളുകള്‍ കളിയാക്കുന്നു. മകളെക്കുറിച്ച്‌ ഞങ്ങള്‍ക്ക്‌ 
ചിന്തയുണ്ട്‌. | 

തന്‍െറ മകളുടെ ദേഹത്ത്‌ കൃഷ്ണന്‍ വന്നു കയറി അനുഗ്രഹിക്കുന്നു 
എന്നായിരുന്നു മറ്റുളളവരെപ്പോലെ സുഗുണാനന്ദന്‍െറയും വിശ്വാസം. 


. കൃഷ്ണഭാവത്തില്‍ സുധാമണി പറഞ്ഞു_ എങ്കില്‍ എനിക്കിരിക്കാന്‍ 
ഇടം തരിക. വേറെ സ്ഥലമില്ലെങ്കില്‍ തൊഴുത്തു തന്നാലും മതി.” അത്‌ 
സുഗുണച്ചന്‍ സമ്മതിച്ചു. ഭാവദർശനം ഇടമണ്ണേലുളള തൊഴുത്തിലേക്കു 


നി 


100 


മാറി. ഇവിടം ഭാവിയില്‍ കൃഷ്ണന്‍നട എന്നു ്രസിദ്ധമായി. തൊഴുത്ത്‌ 
ഒന്നു വൃത്തിയാക്കി, സിമെന്‍റിട്ടു. നടുക്ക്‌ അരമതില്‍ കെട്ടി. അപ്പുറം 
പശുത്തൊഴുത്ത്‌, ഇപ്പുറം പൂജാമുറിയായ കളരി. ചുററും ഓലകെട്ടി മറച്ചു, ; 
ഭാവത്തിന്‌ സുധാമണി അരമതിലില്‍ ചാരിനില്‍ക്കും. ഇടയ്ക്ക്‌ പിന്നില്‍ 
നില്‍ക്കുന്ന പശുവിന്‍െറ പുറത്ത്‌ കൈവയ്ക്കും. പിന്നീട്‌ 1976-ല്‍ കളരി 
അല്പംകൂടി മെച്ചമായ രീതിയില്‍ പരിഷ്കരിച്ച്‌ ഓടിട്ടു, ഭജുനക്കാര്‍ക്കി 
രിക്കാന്‍ ഒരുവശത്ത്‌ ഓലച്ചാര്‍ത്തും ഉണ്ടാക്കി. വീണ്ടും 1982-ല്‍ കളരി” 
അല്പംകൂടി വലുതാക്കി പുതുക്കിപ്പണിഞ്ഞു. പുജാമുറിക്കു മുമ്പില്‍ 
പത്തിരുപതു പേര്‍ക്ക്‌ ഇരുന്നു ഭജന പാടാവുന്ന ഒരു തളവും ഉണ്ടാക്കി. ഈ 
.കളരിമണ്‌ ഡപത്തിനുമുമ്പില്‍ മുകളില്‍ ഒരു കൃഷ്ണ്രപതിമയും സ്ഥാപിച്ചു. 
കളരിയിലേക്കാവശ്യമുളള മാലകെട്ടുന്ന ജോലി സുഗുണാനന്ദന്‍െറ 
വൃദ്ധമാതാവ്‌ മാധവി സ്വയം ഏറ്റെടുത്തു. 


ഭാവദർശനം ആല്‍ത്തറയില്‍ നിന്ന്‌ ഇടമണ്ണേലേക്കു മാറിയത്‌ ചില 
്രശ്‌നങ്ങള്‍ സൃഷ്ടിച്ചു. നാട്ടുപമാണിമാര്‍ക്കു കിട്ടിയിരുന്ന ്രമാണിത്തവും 
ആദായവും നഷ്ടമായപ്പോള്‍ അവര്‍ എതിരായി. “സുധാമണിയുടെ 
അച്ഛന്‍െറ ഇഷ്ടത്തിനു നില്‍ക്കുന്ന ഭഗവാനെ ഞങ്ങള്‍ക്കു, വേണ്ടാ.” 
എന്നു പറഞ്ഞ്‌ ചിലര്‍ അകന്നുമാറി. ഭജനക്കാര്‍ രണ്ടു സെററായി. ഒരുകൂട്ടര്‍ 
പിണങ്ങിമാറി. മറേറക്കൂട്ടര്‍ ഇടമണ്ണേല്‍ പാടമുനെത്തി. ഭജനക്കാരുടെ 
കക്ഷി പിടിച്ചു ചിലര്‍ വഴക്കിനു. വന്നു. ഭാവസമയത്ത്‌ രാശ്രിയിൽ 
പെണ്‍കുട്ടികളും ആണ്‍കുട്ടികളും ഭജനപാടിക്കൊണ്ടിരിക്കും. എതിരാളികള്‍ 
കളിയാക്കാന്‍ വരും. സഹികെട്ടിട്ട്‌ ഒരിക്കല്‍ ഭക്‌ തന്‍മാരും സുഗുണച്ചനും 
കൂടി അവരെ ബലമായി പറഞ്ഞുവിട്ടു. അവരില്‍ ചിലര്‍ നാട്ട്രപമാണികളുടെ 
മക്കളാണ്‌. അവരെല്ലാം ചേര്‍ന്ന്‌ ഭാവദർശനം നിര്‍ത്താന്‍ ശമം തുടങ്ങി. 
യുക്തിവാദിസംഘടന ഉടലെടുത്തു, സമരമായി. അന്‌ ധവിശ്വാസ നിര്‍മ്മാര്‍ 
ജ്ജനത്തിന്‌ ആയിരം ചെറുപ്പക്കാര്‍ ഒത്തുചേര്‍ന്നു എന്നു പറയുന്നു. കേസും. 
വഴക്കുമായി. നാട്ടുകാരോടു വഴക്കിനു പോകരുതെന്ന്‌ സുധാമണി 
അച്ഛനോടു പറഞ്ഞിരുന്നതാണ്‌. അതു സുരുണച്ചന്‍ കേള്‍ക്കാഞ്ഞതിനാല്‍ 
പ്രശ്‌നങ്ങള്‍ മുത്തു. 


നാട്ടുകാര്‍ക്കു ഭാവദര്‍ശനത്തില്‍ വിശ്വാസമുണ്ട്‌. ചെറുപ്പം മുതല്‍ 
സുധാമണിയോട്‌ അവര്‍ക്കെല്ലാം സ്‌നേഹവും മതിപ്പുമാണ്‌, എന്നാല്‍ 
നാട്ടുകാരും സുഗുണച്ചനുമായുളള പിണക്കം കുഴപ്പങ്ങള്‍ വര്‍ദ്ധിപ്പിച്ചു. 

ഭക്തിയുടെ പേരില്‍ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നും പറഞ്ഞ്‌ 
കുളളപ്പരാതി പോയി. യുക്തിവാദികള്‍ എതിരായി നോട്ടീസടിച്ചു 
ഗ്രചരിപ്പിച്ഛു. ഒരു പോലീസ്‌ ഉദ്യോഗസ്ഥന്‍ അന്വേഷണത്തിനു വന്നപ്പോള്‍ 
സുധാമണി പറഞ്ഞു-- “നിങ്ങള്‍ എന്നെ പിടിച്ച്‌ പോലീസ്‌ സ്‌റ്റേഷനില്‍ 
കൊണ്ടുപോയാല്‍ വലിയ ഉപകാരമായി. ഇവിടിരുന്നു , ധ്യാനിക്കാന്‍ 
വീട്ടുകാരും നാട്ടുകാരും സമ്മതിക്കുന്നില്ല. പ ശല്യ 


101 


മില്ലാതെ ധ്യാനിക്കാമല്ലൊ.'” “ഈ കുട്ടിയെ കുറിച്ചാണോ കളളപ്പരദതി 
അയച്ചത്‌? എന്ന്‌ ആശ്ചര്യപ്പെട്ടുകൊണ്ട്‌ ഉദ്യോഗസ്ഥന്‍ മടങ്ങി. 


പോലീസ്‌ അന്വേഷിക്കാന്‍ വന്നപ്പോള്‍ സുധാമണി സ്വയം രചിച്ചു 
പാടിയ ഒരു സ്തുതിയാണിത്‌ -- 

ഭഗവാനേ -ഭഗവാനേ-ഭക്‌ തവത്്‌സലാ ഭഗവാനേ 

പാവനപുൂരുഷാ പാപവിനാശനാ 


പാപികള്‍ മാതമായ്‌ പാരിടത്തിൽ (ഭഗവാനേ) 
നേരായ മാര്‍ഗ്ഗങ്ങള്‍ നല്‍കുവാനാരുണ്ട്‌ . 
നാരായണാ നന്മ പോയ്മറഞ്ഞു... (ഗേവാനേ) 


സത്യധര്‍മ്മാദികള്‍ നഷ്ടമായ്‌ മര്‍ത്യരില്‍ 

തത്വങ്ങളേടില്‍ മാതം ഒതുങ്ങിനില്‍പ്പൂ. (ഭഗവാനേ) 

കാണുന്നതൊക്കെയും കാപട്യവേഷങ്ങള്‍ 

കാത്തിടൂ കണ്ണാ ധര്‍മ്മം വീണ്ടെടുക്കൂ... (ഭഗവാനേ) 
പിന്നീടൊരിക്കല്‍ വേറൊരു ഉദ്യോഗസ്ഥന്‍ അന്വേഷണത്തിനു വന്നപ്പോള്‍ 
സന്ധ്യയ്ക്കു ഭജന നടക്കുകയാണ്‌ . എന്തെങ്കിലും തെററു കണ്ടുപിടിക്കാന്‍ 
കഴിഞ്ഞിലു. ആരോ കളുളപ്പരാതി അയച്ചതാണെന്നു മനസ്സിലാക്കി ആ 
ഉദ്യോഗസ്ഥനും തിരിച്ചുപോയി. 


എതിരുകാര്‍ പപതികാര ബുദ്ധിയോടെ സുധാമണിയെപ്പററി നുണ 
ക്കഥകള്‍ പ്രചരിപ്പിക്കാന്‍ തുടങ്ങി. ഇത്‌ വീട്ടുകാര്‍ക്ക്‌ ബുദ്ധിമുട്ടായി. 
സുധാമണിയുടെ ആങ്ങളമാര്‍ക്ക്‌ നാണക്കേടു തോന്നി. ഭാവം നിര്‍ത്തണ 
മെന്ന്‌ സുഭഗനും മററും നിര്‍ബന്ധിച്ചു തുടങ്ങി. 


ദര്‍ശനം തുടങ്ങിയപ്പോള്‍ ദമയന്തിയമ്മയ്ക്ക്‌ “ഭഗവാനില്‍” വിശ്വാ 
സമായി. പക്ഷെ സുധാമണിയോടുളള പെരുമാററത്തില്‍ വലിയ 
മാററമൊന്നും വന്നില്ല. വീട്ടുജോലികളില്‍ നിന്നു സുധാമണിയെ ഒഴിവാക്കി 
എന്നത്‌ ' എടുത്തു പറയാനുണ്ട്‌ . അതിനു തക്കതായ കാരണവുമുണ്ട്‌. 
ഈശ്വരനില്‍ എപ്പോഴും മനസ്സു ലയിച്ചിരിക്കുന്ന സുധാമണിയെക്കൊണ്ട്‌ 
ഒരു ജോലിയും ചെയ്യാന്‍ വയ്യാതായി. അടുപ്പിന്‍െറ അടുക്കലിരിക്കുമ്പോഴും 
- കൂളിമുറിയിലായിരിക്കുമ്പോഴുമെല്ലാം സുധാമണി ധ്യാനമഗ്‌നയായി ബാഹ്യ 
ബോധം വിടും. അങ്ങനെയായപ്പോള്‍ സുധാമണിയെക്കൊണ്ടു വീട്ടുജോലി 
ചെയ്യിക്കുക സാധ്യമല്ലെന്നു വന്നു. പക്ഷെ, സുധാമണി ഭാവദര്‍ശനത്തിനു 
വരുന്ന ഭക്തന്‍മാരോടു മിണ്ടിയാല്‍ ദമയന്തിയമ്മ ശകാരിക്കും. തെറിയും 
തല്ലും കിട്ടും. മകള്‍ ഏതെങ്കിലും ചെറുപ്പക്കാരോടു മിണ്ടിയാല്‍ 
കുടുംബത്തിന്‍െറ മാനവും സദാചാരവും നഷ്ടപ്പെടുമെന്ന്‌ യാഥാസ്ഥിതി 
കയായ അമ്മ ഭയപ്പെട്ടു. 


ഭാവം നിര്‍ത്തിക്കുന്നതിനുവേണ്ടി എതിരുകാര്‍ കൊണ്ടു പിടിച്ച 
"ശ്രമിക്കുന്ന കാലമായിരുന്നു അത്‌. അവര്‍ പല നീചകര്‍മ്മങ്ങള്‍ക്കും 


102 
മുതിര്‍ന്നിട്ടുണ്ട്‌. ഭാവസമയത്ത്‌ ഒരിക്കല്‍ എതിരാളികള്‍ പാലില്‍ വിഷം 
കലര്‍ത്തി സുധാമണിക്കു കൊടുത്തു. സുധാമണി അതു “കുടിച്ചിട്ട്‌ കുറെ 
കഴിഞ്ഞ്‌ ഛര്‍ദ്ദിച്ചുകളഞ്ഞു. വിഷം കൊടുത്തവര്‍ നിരാശരായി മടങ്ങി, 
വേറൊരിക്കല്‍ ഒരു മ്രന്തവാദി പാമ്പിനെ ചുട്ടെരിച്ചു ഭസ്മമെടുത്ത്‌ ഇപിച്ച്‌ 
കളരിയിലേക്കു കൊടുത്തുവിട്ടു. ഭസ്മത്തിന്‍െറ ശക്തികൊണ്ട്‌ സുധാ 
മണിക്ക്‌ അപകടം സംഭവിക്കുന്നതു കാണാന്‍ തല്‍പരകക്ഷികള്‍ 
വെളിയില്‍ കാത്തുനിന്നെങ്കിലും നിരാശരായി മടങ്ങി. 


പിന്നെ കളരിയില്‍ എതിരുകാര്‍ പത്തും പതിനഞ്ചും പേര്‍ ചേര്‍ന്നു 
വന്നു. സുധാമണിയെ പിടിച്ചുകെട്ടി അപമാനിക്കുകയാണ്‌ ലക്ഷ്യം. 
അപ്പോള്‍ പിന്നെ ഭഗവാന്‍െറ സാന്നിധ്യം കളളമാണെന്നു തെളിയുമല്ലോ. 
പക്ഷേ ഭാവസമയത്ത്‌ സുധാമണിയോടടുക്കാന്‍ എതിരാളികള്‍ക്കു 
ധൈര്യമുണ്ടായില്ല. ഒരാള്‍ മടിയില്‍ കത്തി ഒളിച്ചുവച്ചുകൊണ്ടു കളരിയില്‍ 
കയറി. പെട്ടെന്നു പശ്ചാത്താപം തോന്നുകയും കത്തി “ഭഗവാന്‍െറ്‌ 
പാദത്തില്‍വച്ച്‌ ക്ഷമചോദിച്ചിട്ട്‌ ഭക്തനായി മടങ്ങുങ്കയും ചെയ്തു. 

സുധാമണിയെ ആക്രമിക്കാന്‍ ചിലര്‍ നടക്കുന്നു എന്നറിഞ്ഞ്‌ 
സുഗുണച്ചന്‍ പരിശ്രമിച്ചു പറഞ്ഞു---“മോള്‍ വെളിയിലെങ്ങും നില്‍ക്കണ്ട. 
മുറിയില്‍ വന്ന്‌ കിടക്ക്‌. & 


സുധാമണി പറഞ്ഞു_ എനിക്ക്‌ വീടില്ല. ഞാന്‍ മുററത്തു തന്നെ 
കിടക്കും. ഈശ്വരന്‍ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നെങ്കില്‍ പിന്നെ 


ഞാനെന്തിന്‌ അകത്തുകയറി കിടക്കണം. വെളിയിലും ഭഗവാനുണ്ടല്ലോ. 


ആരെങ്കിലും പിടിക്കുന്നെങ്കില്‍, അതൊന്നു കാണട്ടെ. ഞാന്‍ വെളിയില്‍ 
ത്തന്നെ കിടക്കാം.” 


സുധാമണി വാശിപിടിച്ച്‌ വെളിയില്‍ കിടക്കും. വെളിയിലാണെങ്കില്‍ 
ഈശ്വരചിന്ത ചെയ്യാന്‍ സൌകര്യം കൂടും. രാഗ്രിയില്‍ ഏരാന്തത്യില്‍ 
ഭക്തിനൃത്തം ചെയ്യാം. അത്‌ ആനന്ദകരമാണ്‌ 


അന്നൊക്കെ ഭാവം കഴിഞ്ഞാല്‍ സുധാമണി പല ഭുനൂതില 
കാട്ടിയിരുന്നു. ഉറങ്ങുന്ന സ്രതീകളുടെ മുടിയും സാരിത്തുമ്പും കെട്ടിയിടും. 
മണ്ണു വലിച്ചെറിയും. ഭാവത്തിനു വരുന്നവര്‍ക്കു. വലിയ രസം. പക്ഷെ 
അച്ചടക്കത്തില്‍ വിശ്വസിച്ചിരുന്ന സുഭഗന്‍ സഹോദരിയുടെ ഇത്തരം 
നടപടികള്‍ക്ക്‌ എതിരായിരുന്നു. 


ഒരിക്കല്‍ കുറെ എതിരാളികള്‍ വൃത്തികെട്ട വാര്‍ത്തകള്‍ സുധാമ 
ണിയെപ്പറ്റി ഏതോ താണതരം പ്രതത്തില്‍ കൊടുത്തു. ഭക്തന്‍മാര്‍ക്ക്‌ 
വലിയ സങ്കടമായി. പല ഗൃഹസ്ഥ ഭക്തന്‍മാരും നിരാഹാരമെടുത്തു. 
അവര്‍ക്കു കുഞ്ഞിനോട്‌ അത സ്‌നേഹമായിരുന്നു. കുഞ്ഞിനെ 
അധിക്ഷേപിക്കുന്നത്‌. അവര്‍ക്ക്‌ സഹിച്ചില്ല. 


103 


| മൂത്ത സഹോദരന്‍ സുനില്‍കുമാര്‍ (സുഭഗന്‍) സുധാമണിയുടെ ഭാവം 
നിര്‍ത്തിക്കാനും അച്ചടക്കത്തില്‍ കൊണ്ടുവരാനും വിവാഹം കടഴിപ്പിച്ചയ' 
യ്ക്കാനും പല അടവുകളും നോക്കി. ഒരിക്കല്‍ അയാളും ചില 
ബന്ധുസഹോദരന്‍മാരും കൂടി സുധാമണിയെ ഒരു ബന്ധുവീട്ടില്‍ 
വിളിപ്പിച്ചു. മുറിയില്‍ കയററി .കതകടച്ചിട്ട്‌ കത്തികാണിച്ച്‌ ഭീഷണിപ്പെടു' 

| ത്തിക്കൊണ്ടു പറഞ്ഞു_'നീ ഞങ്ങളുടെ കുടുംബത്തിനു പേരുദോഷമു 
ണ്ടാക്കി. ഞങ്ങള്‍ മാന്യമായി ജീവിച്ചവരാണ്‌. ഒന്നുകില്‍ നീ തുള്ളല്‍ 
നിര്‍ത്തണം. അല്ലെങ്കില്‍ നിന്നെ കൊല്ലും” 


ഒരാള്‍ കത്തി സുധാമണിയുടെ നെഞ്ചിനുനേരെ പിടിച്ചു. ഉടനെ 
അയാള്‍ക്കു നെഞ്ചുവേദനയായിട്ട്‌ മാറിയിരുന്നു. മററുളളവരോട്‌ സുധാമണി 
പറഞ്ഞു. ഏതായാലും നിങ്ങളെന്നെ കൊല്ലാന്‍ പോകുന്നു. എനിക്ക്‌ 
ഏകാന്തമായിരുന്നു അല്പം ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോള്‍ 
നിങ്ങളെന്നെ കൊന്നോ.” അപ്പോള്‍ ഒരാള്‍ ഗര്‍ജിച്ചു “നിന്‍െറ വരുതി 
ക്കാണോടീ ഞങ്ങള്‍, നീ പറയുമ്പോള്‍ കൊല്ലാതിരിക്കാനും പിന്നെ 
കൊല്ലാനും?” 


സുധാമണി പറഞ്ഞു_ 'ഈശ്വരനല്ലാതെ ആര്‍ക്കും എന്നെ കൊല്ലാന്‍ 
പററുമെന്നു തോന്നുന്നില്ല.” 


. അപ്പോള്‍ ഒരാള്‍ അലറി- ഈശ്വരനോ? ആരാടീ നിന്‍െറ 
ഈശ്വരന്‍?” എങ്കിലും അരകമമെന്തെങ്കിലും ചെയ്യാന്‍ അധൈര്യം തോന്നി. 
ഒരാള്‍ക്കുണ്ടായ അനുഭവം മററുളളവരില്‍ ആശങ്ക ജനിപ്പിച്ചു. 


ഈ സമയത്ത്‌ കുറച്ചകലെ മുററത്തു നിന്നിരുന്ന ദമയന്തിയമ്മ 
ഓടിയെത്തി. എന്തോ കുഴപ്പമുണ്ടെന്നു തോന്നിയിട്ട്‌ കതകില്‍ തട്ടിബഹളം 
വച്ചു; അകത്തുണ്ടായിരുന്നവര്‍ മുറി തുറന്നു. അമ്മ മകളെ ഇറക്കിക്കൊണ്ടു 








1 അയാളെ പിന്നീട ആശുപ്രതിയില്‍ ്പവേശിപ്പിക്കേണ്ടിവന്നു. കുറച്ചുദിവസം അവിടെ 
കിടന്നു. അവസാനം. ക്തം ഛര്‍ദ്ദിച്ചു മരിച്ചു. രോഗം മൂര്‍ഛിച്ചു കിടക്കുമ്പോള്‍ അമ്മ 
അയാളെ കാണാന്‍ ആശുപ്രതിയില്‍ ചെന്നു. അമ്മ അയാള്‍ക്ക്‌ സ്വന്തം കൈകൊണ്ട്‌ 
ആഹാരം” വായില്‍ വച്ചുകൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അമ്മയുടെ 
സ്നേഹവും കാരുണ്യവും കണ്ടിട്ട്‌ അയാള്‍. കരഞ്ഞുപോയി. ചെയ്ത തെററിന്‌ 
പശ്ചാത്തപിക്കുകയും ചെയ്തു, - 

അയാള്‍ക്കു ദോഷം വരാന്‍ അമ്മ ചിന്തിച്ചില്ല. അയാള്‍ തന്‍െറ കര്‍മ്മഫലം 
അനുഭവിക്കുക മാ്രമാണ്‌ ചെയ്തത്‌. ഇത്‌ ഒരിക്കല്‍ അമ്മ മറെറാരു രീതിയില്‍ 
വിശദമാക്കി മനുഷ്യര്‍ അമ്മയെ സ്നേഹിക്കുന്നതുപോലെ, അമ്മയെ സ്നേഹമുളള 
അനേകം സൂക്ഷ്മജീവികള്‍ അമ്മയോടൊപ്പമുണ്ട്‌ . ആരെങ്കിലും അമ്മയെ ദ്രോഹിക്കാന്‍ 
മുതിര്‍ന്നാല്‍, അമ്മ നിശ്ചിന്തയായിട്ടിരിക്കും. പക്ഷേ ആ സൂക്ഷ്മജീവികള്‍ കോപിച്ച്‌ 
പ്രതികാരം ചെയ്യും. എങ്ങനെയെന്നോ? സ്വന്തം പെററതളളയെ മററാരെങ്കിലും 
ഉപ്രദവിച്ചെന്നിരിക്കട്ടെ, മക്കള്‍ വെറുതെ ഇരിക്കുമോ? അമ്മ തടഞ്ഞാലും കൂട്ടാക്കാതെ 
മക്കള്‍ പ്രതികാരം ചെയ്യും. 


104 


പോന്നു. ആ ബന്ധുവീട്ടില്‍ നിന്ന്‌ ഇടമണ്ണേലേക്ക്‌ കടല്‍ത്തീരത്തുകൂടി 
നടക്കുമ്പോള്‍ സുധാമണി ദമയന്തിയമ്മയോടു പഠഞ്ഞു-- “അമ്മേ, 
ഞാന്‍മുലം നിങ്ങള്‍ക്ക്‌ അപമാനമാണല്ലൊ. ഈ സമുദ്രം എന്‍റീശ്വരനാണ്‌.., 
എന്നെ രണ്ടുകൈയും നീട്ടി സ്വീകരിക്കും. ഞാന്‍ അങ്ങോട്ടു പോകുന്നു, ”' 
ഉടനെ ദമയന്തിയമ്മ പരിരഭമത്തോടെ പറഞ്ഞു-_' “അങ്ങനെ പറയല്ലെ 
മോളെ. നിന്‍െറ ദേഹത്തു ഭഗവാന്‍ വരുന്നുണ്ട്‌. നീ ആത്മഹത്യചെയ്യാ 
നിടയായാല്‍ എന്‍െറ മക്കള്‍ക്കു (രഭാന്തുപിടിക്കുമെന്ന്‌ ഭാവസമയത്ത്‌ 
ഭഗവാന്‍ എന്നോടു പറഞ്ഞിട്ടുണ്ട്‌ .'” ദമയന്തിയമ്മ മകളേയുംകൊണ്ട്‌ 


ഇടമണ്ണേല്‍ എത്തി. 


ഭാവത്തിന്‌ സ്വന്തം സഹോദരി പലരേയും തൊടുന്നതും അനുഗ്രഹി 
ക്കുന്നതുമെല്ലാം സുഭഗനെ കൂടുതല്‍ കൂടുതല്‍ കോപിഷ്ഠനാക്കി. പല 
രീതിയില്‍ ഭാവത്തിനു തടസ്സം സൃഷ്ടിക്കാന്‍ അയാള്‍ ശ്രമിച്ചു. ഒരുദിവസം 
കളരിയില്‍ ദീപംകത്തിച്ചിരുന്ന ഒരേയൊരു വിളക്ക്‌ സുഭഗന്‍ തല്ലിപ്പൊട്ടിച്ു. 
അടുത്തഭാവത്തിന്‌ ഭക്തജനങ്ങള്‍ വന്നപ്പോള്‍ വിളക്കില്ലെന്നു കണ്ടു ദുഃഖിച്ചു. 
പരിഹാരമുണ്ടാക്കേണ്ടത്‌ ഭഗവാന്‍െറ കടമയാണെല്ലൊ. സുധാമണി 
ഭക്തന്‍മാരെക്കൊണ്ട്‌ ചിപ്പികള്‍, വരുത്തി. അവരെക്കൊണ്ട്‌ അതില്‍ തിരി , 
ഇടുവിച്ചു. വിളക്കു കത്തുവാന്‍ ഭഗവാനോടു (പാര്‍ത്ഥിക്കുവാന്‍ സുധാമണി 
പറഞ്ഞു, ആളുകള്‍ അനുസരിച്ചു. ആശ്ചര്യമെന്നു പറയട്ടെ. ചിപ്പിവിളക്കുകള്‍ . 
എണ്ണയില്ലാതെ നിന്നു കത്തി. ഭാവം തീരുന്നതുവരെയും അവ അണഞ്ഞില്ല. 
പ്രാര്‍ത്ഥന അനുസരിച്ച്‌ ഭഗവാന്‍ അത്ഭുതം [പവര്‍ത്തിച്ചതായി എല്ലാവരും 
വിശ്വസിച്ചു. തന്നിലുള്ള അനന്തമായ കഴിവുകള്‍. മററുളളവരെ മനസ്സിലാ 
ക്കിക്കുവാന്‍ സുധാമണി (ശമിച്ചില്ലെന്നു മാതമല്ല, സ്വന്തം കഴിവുകളെ 
മൂടിവയ് ക്കുകയും ചെയ്തു. ഭഗവാനില്‍ ആളുകള്‍ക്കു വിശ്വാസമുറയ്ക്കാന്‍ 
ഇത്‌ വളരെ സഹായകമായിത്തീര്‍ന്നു. 


അടുത്ത ഭാവദിവസമായപ്പോഴേക്ക്‌ ഭക്തന്‍മാര്‍ ക്ളരിയില്‍ പുതിയ 
വിളക്കുകള്‍ ഇടയ്ക്കുവച്ചു. ഒരു വിളക്കുപോയപ്പോള്‍ പല വിളക്കുകള്‍ 
എത്തിച്ചേര്‍ന്നു. 

ഈശ്വരക്കുരുണ്യം വെളിവാകുന്ന മറെറാരു സംഭവംകൂടി ഇക്കാല 
ത്തുണ്ടായി. ഒരുരാ്രിയില്‍ ഭാവംകഴിഞ്ഞ്‌ സുധാമണി മുററത്തു മണലില്‍ 
കിടക്കുകയായിരുന്നു മുഖത്തും ദേഹത്തുമെല്ലാം മണ്ണുമായി കുഞ്ഞു 
കിടക്കുന്നത്‌ ഭക്തളുനങ്ങള്‍ക്കു സഹിച്ചില്ല. അവര്‍ സുഗുണച്ചനോട്‌ 
വിഷമം പറഞ്ഞു. സുഗുണച്ചനും ഭക്തജുനങ്ങളുംകൂടി, കുഞ്ഞിനെ 
വീട്ടിനകത്തുകൊണ്ടുപോയി സുഭഗന്‍െറ കുട്ടിലില്‍ കിടത്തി. വെളിയില്‍ 
പോയിരുന്ന സുഭഗന്‍ കുറച്ചുകഴിഞ്ഞപ്പോള്‍ വന്നു. കട്ടിലില്‍ സുധാമണിയെ 
കിണ്ടിട്ട്‌ അയാള്‍ ശ്രുദ്ധനായി. ഈ 'വൃത്തികെട്ടവളെ ആരാണിവിടെ 
കിടത്തിയത്‌ ?? എന്ന്‌ അലറി. സഹോദരിയെ കട്ടിലോടെ എടുത്തു 
നിലത്തുതല്ലി. സുഭഗന്‍ കട്ടില്‍ തല്ലിയൊടിച്ചു നശിപ്പിച്ചു. പിറേറദിവസം 


105 
എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട്‌ ഭക്തനായ ഒരു ആശാരി 


കുഞ്ഞിനുവേണ്ടി കട്ടിലും കസേരയും എല്ലാമായി എത്തി. ചോദിച്ചപ്പോള്‍ 
ഭഗവാന്‍ സ്വപ്‌നം കാണിച്ചിട്ട്‌ അതെല്ലാം കൊണ്ടുവന്നതാണെന്ന്‌ പറഞ്ഞു. 


ഇതോടെ ഈശ്വരകാരുണ്യത്തിന്‍െറ മഹത്വം എല്ലാവര്‍ക്കും ബോധ്യ 
മായി. ഈശ്വരഭക്തിയും സമര്‍പ്പണവുമുളളിടത്ത്‌ ഭഗവാന്‍െറ സാന്നിദ്ധ്യം 
ഉണ്ടായിരിക്കുമെന്നും അവിടെ ഒന്നിനും മുട്ടുവരാന്‍ ഈശ്വരന്‍ അനുവദി- 
ക്കുകയില്ലെന്നും എല്ലാവര്‍ക്കും ബോധ്യമായി. പില്‍ക്കാല സംഭവങ്ങള്‍ ഈ 
കാര്യം വീണ്ടും- വീണ്ടും സമര്‍ത്ഥിക്കുകയുണ്ടായി. 


കൃഷ്ണഭാവം--ഒരു ദൃക്‌സാക്ഷി വിവരണം 


ഞായര്‍, ചൊവ്വാ, വ്യാഴം എന്നീ മൂന്നു ദിവസങ്ങളിലാണ്‌ ഭാവദർശനം. 
ദര്‍ശനമുള്ള ദിവസം വൈകിട്ട്‌ നാലുമണിയോടുകൂടി കളരിക്കു മുമ്പില്‍ 
അമ്മയും മക്കളും ഭജന ആരംഭിക്കും. സ്വയം പാടിക്കൊണ്ട്‌ അമ്മ ഭജന 
നയിക്കും. വിഫ്‌നേശ്വരനേയോ ഗുരുവിനേയോ സ്തുതിച്ചുകൊണ്ട്‌ ഭജന 
തുടങ്ങും. പിന്നീട്‌ ര്രത്യേകിച്ഠ (കുമമൊന്നുമില്ലാതെ ഏതു ദേവീദേവന്‍- 
മാരുടെയും കീര്‍ത്തനങ്ങള്‍ പാടും. കളുരിമണ്‌ ഡപത്തില്‍ സ്ഥലക്കുറവായ- 
തിനാല്‍ ഭജുനക്കാരും ഭക്തജുനങ്ങളും മുററത്തിരിക്കും. അമ്മ, നീലു, 
ബാലു, ശ്രീകുമാര്‍, ഗായ്രതി, വേണു, ഉണ്ണിക്കൃഷ്ണന്‍ എന്നിവരാണ്‌ 
പ്രധാനമായും ഭജുന പാടിയിരുന്നത്‌. ഭജന സൃഷ്ടിക്കുന്ന ദിവ്യമായ 
അന്തരീക്ഷത്തില്‍ സന്ധ്യയോടുകൂടി അമ്മ ഭാവത്തിന്‌ കളരിയുടെ 
വാതില്‍ക്കല്‍ നിലംതൊട്ടു വന്ദിച്ച്‌ ഉള്ളില്‍ കയറും. അമ്മയോടൊപ്പം 
ഗൃഹസ്ഥാശ്രമികളായ ചില ഭക്തകളും കാണും. നട അടയും, ശംഖനാദം 
മുഴങ്ങും. ഭജന തുടര്‍ന്നുകൊണ്ടിരിക്കും . 


ദര്‍ശന ദിവസം നേരത്തെ കളരി ഒരുക്കിയിരിക്കും. പടങ്ങളില്‍ മാല. 
ചാര്‍ത്തും. വിളക്കുകള്‍ കൊളുത്തും, ദര്‍ശനത്തിനു വരുന്നവര്‍ക്ക്‌ 
(പസാദമായി നല്‍കാന്‍ ചന്ദനത്തിരി, പഴം, ഭസ്മം മുതലായവ, 
ഒരുക്കിവയ്ക്കും. (ബഹ്മചാരിണി ഗായ്രതിയാണ്‌ അതൊക്കെ ചെയ്യുക. 


കൃഷ്ണഭാവാരംഭത്തിനു മുന്‍പുളള പൂജയ്ക്ക്‌ കളരി ഒരുങ്ങിക്കഴി 
ഞ്ഞാല്‍ നടതുറക്കും . അമ്മ കൃഷ്‌ ണവിയ്രഹിനും മററും ദീപാരാധന നടത്തി 
പൂവിട്ടു പൂജിക്കും. വെളിയില്‍ ശംഖനാദം മുഴങ്ങും, മണിയടികേള്‍ക്കും. 
ഇനക്കൂട്ടം ദീപാരാധന തൊഴും. അമ്മ പടിഞ്ഞാട്ട്‌ കൃഷ്ണവിഗ്രഹത്തിനദി 
മുഖമായി ഇരുന്ന്‌ ഏതെങ്കിലുമൊരു കൃഷ്ണകീര്‍ത്തനം പാടും. “കൃഷ്ണാ 
നീയെന്നില്‍ കാരുണ്യമേകണെ” എന്നു തുടങ്ങുന്ന കീര്‍ത്തനമായിരിക്കും 
മിക്കവാറും പാടുക. 

കൃഷ്ണാ, നീയെന്നില്‍ കാരുണ്യമേകണെ 


106 


വിഷ്ണുഭഗവാനെ കൈതൊഴുന്നേന്‍ 
വാങ്മന ദേഹങ്ങള്‍ ഭാരമകററണെ 
വാത്സല്യമോടെന്നെ കാത്തീടണേ 
സല്‍ക്കര്‍മ്മ കാര്യത്തില്‍ പ്രേമവും നല്‍കണെ 
ദുഷ്ക്കര്‍മ്മമൊട്ടങ്ങൊഴിക്ക്ണേമെ. 
ദാരി്രൃതാപത്താല്‍ മുങ്ങിത്തളരുന്നു 
സാരസന്റേതം കനിയേണമെ. 
പാപാബ്ധി തന്നില്‍ കിടന്നു ഞാന്‍ നീന്തുന്നു 
പാപവിനാശകാ ദീനനാഥാ 
നിദ്രയും രാധതിയിലേകുന്നതില്ലെന്നി 
ലാര്‍ധ്രതയെന്നോടു തെല്ലുമില്ലെ? 
ദീനര്‍ക്കു ബന്ധുവാം ദേവാ ദയാനിധേ 
ദീനരിലൊട്ടും കനിയില്ലയോ? 
കാരുണ്യവാരിധേ മോഹവിനാശകാ 
തീരാരുരിതങ്ങള്‍ തീര്‍ത്തീടണേ. 
ആധിയും വ്യാധിയും ബാധയും തീര്‍ത്തെന്നെ 
സാധുസംരക്ഷകാ പാലിക്കണെ. 
എന്നുളളിലുളെളാരു ക്‌ളേശമെല്ലാം കൃഷ്ണാ 
എന്നുണ്ണിക്കൃഷ്ണാ നീ തീര്‍ത്തിടണെ. 
പാരിലെന്‍ ഖേദമകറേറണമെ കൃഷ്ണാ 
സാരമാം മുക്തിയും നല്‍കേണമെ. 
താണുകുമ്പിട്ടു ഞാന്‍ വീണുവണങ്ങുന്നു 
കേണിടുമെന്നെ നീ കാത്തിടണേ. 
കല്യാണനാഥ ഗുരുവായുരപ്പനേ 
വല്ലാതെയെന്നെ വലച്ചിടൊല്ലെ. 
ഗോവിന്ദ, മാധവ, സര്‍വ്വജുഗല്‍ (പ ഭോ 
ദേവകീനന് ദനാ പത്മനാഭാ 
നിത്യവും നിന്‍പാദപത്മം തൊഴുന്നു ഞാന്‍ 
ആതങ്കമെല്ലാമകററിടണെ. 
ഭക്തിയേകീടണെ നിന്നെ ഭജിക്കുവാന്‍ 
“ ഭക്തജുന്റപിയ രാഗ്രപിയ 
സര്‍വ്വപാപങ്ങളും തീര്‍ത്തു പാലിക്കണേ 
സര്‍വ്വേശാ നിന്‍പാദം കുമ്പിടുന്നേന്‍ 


ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോള്‍ അമ്മ കൃഷ്ണഭാവത്തിലാകും. മുഖത്ത്‌ 
വശ്യമായ മന്ദഹാസം വിടരും. ചിന്‍മുദ്ര പിടിച്ചുകൊണ്ട്‌ എഴുന്നേല്‍ക്കും. 
അടുക്കലുള്ള ആരെങ്കിലും ചന്ദനത്തിരി കത്തിച്ച്‌ കൃഷ്ണഭാവത്തിലുള്ള 
അമ്മയെ ഉഴിയും. ദമയന്തിയമ്മ ഒരു തുളസിയില വായില്‍ വച്ചുകൊടുക്കും. 
അത്‌. അമ്മ ചവച്ചുതിന്നും. കളരിയുടെ തെക്കുപടിഞ്ഞാറേ മൂലയില്‍ 





107 


വിരിച്ചിട്ടുളള പട്ടില്‍ കൃഷ്ണഭാവം- തീരുന്നതുവരെ അമ്മ നില്‍ക്കും. 
ഭജുനക്കാര്‍ താളമേളങ്ങളോടെ കീര്‍ത്തനം ചൊല്ലും-- 

ആഗതനായ്‌ ആഗതനായ്‌ വിഷ്ണുദേവന്‍ 

ആശംസകള്‍ നല്‍കുക നാം ദേവനു നിത്യം 

ലോകാധി നായകന്‍ വന്നല്ലൊ 

ലോകത്തിനാശ്വാസമേകുവാനായ്‌ 

മന്നില്‍ വാഴും മര്‍ത്ത്യരുടെ ക്‌ ളേശമകററാന്‍ 

മന്നിലേക്കിതാ ദേവന്‍ വന്നു നില്‍ക്കുന്നു. 

ശാന്തിനായകന്‍ ദേവന്‍ കാരുണ്യപൂര്‍ണ്ണന്‍ 

മോക്ഷമാര്‍ഗ്ഗമേകുവാനായ്‌ വന്നിറങ്ങിയോ. 


പ്രത്യേകം ക്യൂവില്‍ നിന്ന്‌ സ്തീകളും പുരുഷന്‍മാരും ഉള്ളില്‍ കയറും. ഒരാള്‍ 
നമസ്കരിച്ചിട്ട്‌ എഴുന്നേററാലുടന്‍ അമ്മ ഇടത്തെ ചൂണ്ടുവിരല്‍ ഭക്തന്‍െറ 
ശ്രമദ്ധ്യത്തില്‍ അല്പസമയം അമര്‍ത്തിപ്പിടിക്കും. ആദ്ധ്യാത്മികമായ . 
ഉണര്‍വുണ്ടാക്കാന്‍ ഇത്‌ ഉപകരിക്കുന്നു. പിന്നെ ഭക്തരുടെ മുഖം തന്‍െറ 
വലത്തെ തോളില്‍ ചേര്‍ത്തുപിടിച്ച്‌ അവര്‍ക്കു പറയാനുള്ളതു കേള്‍ക്കും. 
അവര്‍ക്കു വേണ്ട നിര്‍ദ്ദേശങ്ങള്‍ നല്‍കും. പ്രസാദം നല്‍കും. ദുഃഖവുമായി 
ചെല്ലുന്നവര്‍ ആശ്വാസത്തോടെ മടങ്ങും. കൃഷ്ണഭാവം തീരുമ്പോള്‍ 
പലപ്പോഴും അര്‍ദ്‌ധരാശ്രി കഴിയും. ഭാവാവസാനം അമ്മ കളരിവാതില്‍ക്കല്‍ 
വരും. രണ്ടുകൈയും ഉയര്‍ത്തി ചിന്‍മൃദ്ദ പിടിച്ചു നൃത്തം ചെയ്യും. ഭജന, 
ശംഖനാദം, മണിയടി, സ്രതീകളുടെ കുരവ ഇതെല്ലാം മുഴങ്ങവെ നട 
അടയും. അല്പം കഴിഞ്ഞ്‌ അമ്മ വെളിയില്‍ വരും. വീട്ടില്‍ വന്ന്‌ അല്പ 
സമയം വിശ്രമിക്കുമ്പോള്‍, കളരിയില്‍ ദേവീഭാവത്തിനുളള ഒരുക്കങ്ങള്‍ 
പൂര്‍ത്തിയാകും. 


കൃഷ്ണഭാവം എന്തിന്‌ ? 


കൃഷ്ണന്‍ ശുദ്ധബോധമാണ്‌. കൃഷ്ണഭാവസമയത്ത്‌ അമ്മ ആ 
ദിവ്യഭാവത്തില്‍ വര്‍ത്തിച്ചുക്കെണ്ട്‌ സംസാര താപത്താല്‍ വീര്‍പ്പുമുട്ടുന്നവരെ 
ആദ്ധ്യാത്മികതയുടെ ഉയര്‍ന്ന മണ്ഡലങ്ങളിലേക്ക്‌ [പവേശിക്കാന്‍ 
സഹായിക്കുന്നു. ജനങ്ങളില്‍ ഭൂരിപക്ഷത്തിനും ശുദ്ധമായ ആത്മീയത 
ഇല്ല. കോടിയില്‍ പത്തുപേര്‍ ശുദ്ധബോധത്തില്‍ തല്പരരായാല്‍ 
അത്ഭുതമായിരിക്കും. ലൌങ്കികമായ പല ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും 
അധികംപേരും കൃഷ്‌ ണഭാവത്തിനു വരിക. പക്ഷെ, അമ്മ കൃഷ്ണഭാ 
വസമയത്ത്‌ അവരുടെ ലാകികവശങ്ങള്‍ അ്രതയൊന്നും ശ്രദ്ധിക്കാതെ 
ആത്മീയമായ ഉന്നതിക്കു ശമിക്കുന്നു. കളരിയിലിരുത്തി ധ്യാനിപ്പിക്കും. 
തത്വങ്ങള്‍ പറഞ്ഞുകൊടുക്കും. കൂടാതെ ദുഃഖഭാണ്ഡം പേറി കണ്ണീരൊ 
ലിപ്പിച്ചു വരുന്നവരെ തമാശപറഞ്ഞും മററും ചിരിപ്പിച്ച്‌ ആനന്ദിപ്പിക്കും. 























അദ്‌ ധ്യായം. പത്ത്‌ 


ദേവീസാധനയും മറ്റു സാധനകളും 


സഹ്രസഗാ ഭവേത്‌ ഏഷ? 
സങ്കല്പാദ്ധിയഥാ ഹരിഃ 
അംശാവതാര ലീലാഭിഃ 
കുരുതേ ജാഗതിം സ്ഥിതിം 


ഭഗവാന്‍ ഹരിലോകസംരക്‌ഷണാര്‍ത്ഥം അംശാവതാരലീലകള്‍ 
സ്വീകരിക്കും പോലെ സങ്കല്‍ പശക്‌തിയാല്‍ ഒരു യോഗിക്ക്‌ പലത്‌ ആകാം. 


(യോഗവാസിഷ്ഠം-ഭിക്‌ ഷൂപാഖ്യാനം) 


പി 

ഭക്തിയുടെ ദിവ്യാമൃതം പാനം ചെയ്തവര്‍ പിന്നെ അത്‌ 
കൈവിടാറില്ല. ലക്ഷ്യം കണ്ട ശുക്രബഹ്മര്‍ഷിവരെയും ഭഗവത്കഥകള്‍ 
പാടി. രസിച്ചു നടന്ന്‌ ഭക്തിരസം നുകര്‍ന്നുവന്നു. ഭക്തന്മാര്‍: 
ഭക്തിയല്ലാതെ സ്വര്‍ഗ്ഗമോ മുക്തിയോ ഒന്നും തന്നെ കാംക്ഷിക്കുന്നില്ല. 
ചെറുപ്പം മുതല്‍ ഭഗവാനില്‍ മുഴുകി ലോകം മറന്നു ജീവിച്ച സുധാമണി 
കൃഷ്ണഭാവാരംഭത്തോടെ ഒരു ര്രതിസന്ധിയിലായോ എന്നു തോന്നി. 
താന്‍ തന്നെ കൃഷ്ണനാണെന്ന ഭാവം പൂര്‍ണ്ണമായപ്പോള്‍ കൃഷ്ണഭക്തി 
യില്‍ മുഴുകാനോ കൃഷ്ണനെ ധ്യാനിക്കാനോ നിര്‍വാഹമില്ലാതായി. 
ഭക്തിയുടെ ആനന്ദം ആസ്വദിക്കണമെങ്കില്‍ മറേറതെങ്കിലും ദേവീദേ 

വന്മാരുടെ നേരെ ഭക്തി തിരിച്ചുവിടുകയേ മാര്‍ഗ്ഗമുളളു എന്നു വന്നു. 


അങ്ങനെയിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായി “ഒരു ദിവസം 
സുധാമണിക്ക്‌ ഒരു ദിവൃദര്‍ശനഭാഗ്യം ലഭിച്ചു. പകല്‍ സമയം ഒററയ്ക്ക്‌ 
മുറിയിലിരിക്കുമ്പോള്‍ നഗ്നന്റേതങ്ങള്‍ക്കു ന്ത്‌ ഈ 


അലാകികദൃശ്യഠ - 


110 

തികച്ചും അന്തര്‍മുഖിയായി സുധാമണി കിടക്കുകയാണ്‌ . ബാഹ്യവി 
ഷയങ്ങളിലേക്ക്‌ മനസ്സും ഇന്ദ്രിയങ്ങളും സഞ്ചരിക്കാതെ ആത്മവസ്തുവില്‍ 
ലയിച്ചിരിക്കുകയാണ്‌. പെട്ടെന്ന്‌ ഒരു തേജോഗോളം മുന്നില്‍ അന്തര്‍ 
ക്ഷത്തിലായി (പത്യക്ഷപ്പെട്ടു. സൂര്യനെപ്പോലെ (പഭ വിതറുന്ന ഗോളം. 
അസ്തമയത്തിലെ നിറം: ചന്ദ്രനെപ്പോലെ തോന്നും. ഓറഞ്ചുനിറം. ആ 
ഗോളം ആകാശത്തുമല്ല, ഭൂമിയിലുമല്ല. അത്‌ ചുററിക്കൊണ്ടിരുന്നു. ആ 
ഗോളത്തില്‍ കിരീടം ധരിച്ച്‌ ദേവി ഉരിക്കുന്നു. 


അപ്പോള്‍ സുധാമണി കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു പറഞ്ഞു-- 
“കൃഷ്ണാ, അമ്മ വന്നു നില്ക്കുന്നു. അമ്മയുടെ അടുത്ത്‌ എന്നെ 
കൊണ്ടുപോകൂ. എനിക്ക്‌ അമ്മയെ പിടിക്കണം.” അപ്പോള്‍ ഭഗവാന്‍ തന്നെ 
പൊക്കിയെടുക്കുന്നതായി സുധാമണി കണ്ടു. വളരെ ഉയരത്തില്‍ 
കൊണ്ടുപ്പോയി. എന്തെല്ലാം കാഴ്ചകള്‍! മലകള്‍ കാട്‌, നീലനിറമുള്ള 
സര്‍പ്പങ്ങള്‍, ഭയങ്കര ഗുഹകള്‍ ഇതൊക്കെ കണ്ടു. 


പക്ഷെ അമ്മയെ അവിടെങ്ങും കണ്ടില്ല. ''എനിക്കമ്മയെ കാണണം, 
എന്‍റമ്മയെവിടെ '? എന്നു പറഞ്ഞു കരയാന്‍ തുടങ്ങി. 


ജഗദാധാരയായ ദുര്‍ഗ്ഗാഭഗവതിയുടെ മൃദുസ്‌മേരവദനം കര്‍ന്തിനു 
മുമ്പില്‍നിന്നു മായുന്നില്ല. ജഗന്മാതാവിന്‍െറ ആ യാദൃഛിക ദര്‍ശനം 
കൃഷ്ണതന്മയിയായി കഴിഞ്ഞിരുന്ന സുധാമണിയെ ഹഠാദാകര്‍ഷിച്ചു 
കളഞ്ഞു. ഹൃദയം ദേവിക്കുന്റേരെ കുതിച്ചു. ദേവിയെ കെട്ടിപ്പിടിക്കണം, 
ദേവിയുടെ മടിയിലിരിക്കണം, അമ്മയെ ഉമ്മവയ്ക്കണം എന്നെല്ലാമുള്ള 
ആഗ്രഹം ഉണര്‍ന്നു. ഉമാമഹേശ്വരിയുടെ മോഹനരൂപം കണ്ണില്‍നിന്നു 
മറഞ്ഞെങ്കിലും ഹൃദയ്രശീകോവിലില്‍ പപതിഷ്ഠിതമായി. 


ജനനം മുതല്‍ ഇതുവരെ കൃഷ്ണനെയല്ലാതെ മറെരാരു ഈശ്വര 
ഗൂപവും സ്മരിക്കാന്‍ കഴിയാതിരുന്ന, കൃഷ്ണനല്ലാതെ മറെറാരു 
ഈശ്വരരൂപത്തെ തിരിഞ്ഞുനോക്കാന്‍ പോലും ഇഷ്ദമില്ലാതിരുന്ന, 
കണ്ണനല്ലാതെ മറെറാരു ദൈവമില്ല എന്നു വിശ്വസിച്ചിരുന്ന സുധാമണി 
ശ്രീദുര്‍ഗ്ഗയായ അമ്മയ്ക്കുവേണ്ടി പിടയാന്‍ തുടങ്ങി. മുറ്രപകാരം 
നടന്നുവന്ന കൃഷ്ണഭാവമൊഴികെ മററു സമയങ്ങളിലെല്ലാം സുധാമണി 
ദേവീപ്രേമലഹരിയില്‍ മുഴുകി. 

5-3-1975-ല്‍ കൃഷ്ണഭാവം തുടങ്ങുന്നതുവരെ കൃഷ്ണസാധനയുടെ 
കാലമായിരുന്നു. പിന്നീട്‌ -ആറു മാസം കഴിഞ്ഞ്‌ ദേവീഭാവം ആരംഭിക്കു 
ന്നതുവരെയുളള കാലം ദേവീസാധനയിലൂടെ കടന്നുപോയി. 

ദേവീഭക്തിയുടെ വേലിയേററത്തില്‍ സുധാമണിയുടെ ഹൃദയം ഇളകി 
മറിഞ്ഞു. ഇക്കാലത്ത്‌ സുധാമണിക്ക്‌ ഈണില്ല, ഉറക്കമില്ല, കുളിയില്ല, 
നനയില്ല; ബാഹ്യബോധം തീരെയില്ല. മിക്കപ്പോഴും ഭാവസമാധിയില്‍ മുഴുകി 
കഴിയും. ബാഹ്യബോധം വന്നാലുടന്‍ “അമ്മാ, അമ്മാ” എന്നു വിളിച്ചു 


111 
കേഴും. 'അമ്മാ നീയെവിടെ? എനിക്കു സത്യത്തെ കാട്ടിത്തരു. നിന്‍െറ മകളെ 
നിന്നിലേയ്ക്കണയ്ക്കു. ഈ വേര്‍പാട്‌ സഹിക്കാന്‍വയ്യാ'” എന്നു പറഞ്ഞു 
കരയും. ''അമ്മേ ഇഗദീശ്വരീ, ഈ കുഞ്ഞിന്‍െറ വിളി കേള്‍ക്കാത്തതെന്താണ്‌ ? 
ഒന്നു വരൂ അമ്മെ. നിന്‍െറ മകളെ വന്നെടുത്തു മടിയിലിരുത്തു. നിനക്ക്‌ 
അലിവില്ലാത്തതെന്തമ്മെ! കണ്ണുനീരുകൊണ്ട്‌ ഈ ഏഴയായ മകള്‍ നിന്‍െറ 
പാദം കഴുകാം. എന്നെ നീ കൈവിട്ടു പോകരുതേ! വിജനമായ ഈ 
പ്രപഞ്ചവീഥിയിലൂടെ എരതകാലമായി അമ്മേ നിന്നെ ഈ മകള്‍ തേടി 
അലയുന്നു! പറയൂ അമ്മെ, നിന്‍െറ മനസ്സില്‍ കാരുണ്യത്തിന്‍െറ നീരുറവ 
ഒരിത്തിരിയെങ്കിലും ഇല്ലെ?” 

പിടയുന്ന ഹൃദയവുമായി ആ യുവഭക്ത ഇങ്ങനെ പാടി; 

കണ്ണുനീര്‍കൊണ്ടു നിന്‍ പാദം കഴുകാം 

കാത്യായനീ നീ കൈവിടല്ലേ... 

എത്രനാള്‍ വേണമെന്നംബികേ 

ത്വദ്രൂപ ദര്‍ശനമേകുവാന്‍ .... (കണ്ണു) 

കാമരാജ്രപിയേ നിന്‍ മനശൈലത്തില്‍ 

കാരുണ്യമുണ്ടോ, ചൊല്ലുചൊല്ല്‌ (കണ്ണ) 

വിജുനമാമീ വീഥിയിലൂടെന്‍ 

വരദേ തേടി അലയുന്നു ഞാന്‍... 

കണ്ണുനീര്‍ വേണമെന്‍ കഥയും വേണം 

കണ്ടുരസിക്കാന്‌ മാത്രമല്ലേ 

ഒരു ചെന്നിറമലര്‍ അപ്പദതളിരില്‍ 

അര്‍പ്പിക്കാന്‍ നീ അനുവദിക്കൂ. ' 

അവധികള്‍ കേട്ടന്‍െറ ആത്മാവ്‌ 

ആശ്വസിയ്ക്കുന്നു നിന്‍ മായയാല്‍ 

കാമരാജ്രപിയേ! നിന്‍ മനശൈലത്തില്‍ 

കാരുണ്യമുണ്ടോ ചൊല്ലുചൊല്ല്‌ ക്രണ്ണു 

അമ്മയുടെ ചിന്‌ മോഹന സ്വരൂപത്തില്‍, ചെന്നു ലയിക്കാതെ ശാന്തി 
കിട്ടുകയില്ല എന്ന്‌ ആ യുവതപന്ധിനിക്കു തോന്നി. ആരശയമില്ലാതെ 
അലഞ്ഞു തിരിയുന്ന തന്‍െറ ഭക്തനെ എങ്ങനെയും നീ തുണയ്ക്കും എന്നു 
പറഞ്ഞ ഗീതാസാരം വ്യര്‍ത്ഥമായെന്നോ? എന്‍െറ സന്താപമകുററാള്‍, 
അമ്മേ, നീ വന്നു ചേരാത്തതെന്താണ്‌ ? 


വേദാന്ത വേനലിലൂടെ 

ഒരു നാദാന്ത പാന്ഥനലഞ്ഞാല്‍ 
നീ താന്‍ തുണയ്ക്കുമവനേ എന്ന 
ഗീതാര്‍ത്ഥമിപ്പോഴെവിടെ? 


ശാന്താത്മനാ പദ്രപാപ്തിക്കായ്‌ 
കാന്താര സാമൃപദത്തില്‍ കൂടി 


112 


നീന്താന്‍ തുടങ്ങി എന്നാലും 
ചിന്തുന്നു ചിത്തം വ്ൃഥയാല്‍ 


എന്തിനോ വേണ്ടി ഹൃദന്തം സദാ-- 
വെന്തുരുകുന്നാര്‍ത്ത ബന്ധോ..... 
ചിന്ത നിനക്കിതിലില്ലേ.... എന്‍െറ 
സന്താപമൊക്കെയും മാററാന്‍ 


ആമ്മേ ഭഗവതീ ദേവീ നിന്‍െറ 

ചിന്‌ മോഹന സ്വരൂപത്തില്‍ 

വന്നു ലയിക്കാതെ ശാന്തി 

യില്ലെന്നമ്മേയറിയുന്നതില്ലേ! 

അമ്മയോടുളള നിര്‍മ്മലഭക്തിയുടെ ഒരു തുളളിയെങ്കിലും ലഭിച്ചു 
ധന്യയാകുവാന്‍ ആ ഭക്ത ഉഴറി. ആ തേങ്ങല്‍ ഇങ്ങനെ അലയടിച്ചു. 


ഒരുതുളളി സ്‌നേഹമെന്‍ ജീവസന്തുഷ്ടിക്കായ്‌ 
വരളുന്നീ ഹൃദയത്തിനേകുകമ്മേ. 
എന്തിനാണെന്തിനാണെരിയുന്ന തീ കോരി 
കരിയുന്നീ വല്ലിക്കു വളമിടുന്നു 


പൊടുപൊടെ പൊട്ടിക്കരഞ്ഞു ഞാന്റെതയോ 
ചുടുകണ്ണീര്‍ നിന്‍ മുന്നിലര്‍പ്പിച്ചുപോയ്‌ 
നെടുവീര്‍പ്പില്‍ മാര്തമൊതുങ്ങി പിടയുമെന്‍ 
ഉടല്‍ തിങ്ങും കരള്‍ വിങ്ങല്‍ കേള്‍ക്കുന്നില്ലേ. 


പാടെ പടര്‍ന്നൊരാ ചന്ദനക്കാടതി- 
ലൂടെ കടന്നഗ്നി നൃത്തമാടി 

ഈടും ബലവുമീ ശോകാഗ്്‌നിയില്‍ തകര്‍- 
ന്നോടായ്‌ തെറ്റിയ്ക്കാന്‍ നിനച്ചിടല്ലേ. 


ദുര്‍ഗ്ഗദുര്‍ഗ്ഗേതി ജപിച്ചെന്‍ മതി മററു 

മാര്‍ഗ്ഗങ്ങളൊക്കെ മറന്നു ദേവീ 

സ്വര്‍ഗ്ഗവും വേണ്ടാ! പവര്‍ഗ്ഗവും വേണ്ടെന്‍െറ 

ദുര്‍ഗ്ഗേ നിന്‍ നിര്‍മ്മല ഭക്തിമാ്രം. (ഒരുതുള്ളി) 

കരഞ്ഞു കേഴുന്ന മക്കളുടെ കണ്ണുനീര്‍ തുടയ്ക്കുന്ന അമ്മേ, നീ 
വരാത്തതെന്താണ്‌ ? എര്രനാളായി, അമ്മേ, ഞാന്‍ വിളിക്കുന്നു 


അമ്മയല്ലേ..... എന്‍റമ്മയല്ലേ 
കണ്ണീര്‍ തുടയ്ക്കും പൊന്നമ്മയല്ലേ 


113 


ഈര്ഴുലകിനുമമ്മയല്ലേ നീ 
‘ ഈ വിശ്വകാരണി അമ്മയല്ലേ 


എത്ര നാളായി വിളിക്കുന്നു ഞാന്‍. 
ശക്തിസ്വരൂപിണീ നീ; വരില്ലേ? 


സൃഷ്‌ ടിസ്ഥിതിലയ സംഹാരമൊക്കെയും 
ഇഷ്ടദാന്റപിയേ നിന്നിലല്ലേ 

എത്ര നാളായി വിളിക്കുന്നു നിന്നെ ഞാന്‍ 
ശക്തിസ്വരൂപിണീ നീ വരില്ലേ? 


പഞ്ചഭൂതങ്ങളും ലോകസമസ്തവും 
താതനും തായും നീ തന്നെയല്ലേ 
എത നാളായി വിളിക്കുന്നു ഞാന്‍ 
ശക്തിസ്വരൂപിണീ നീ വരില്ലേ? 


വേദവും ശാസ്രതവും വേദാന്തവിദ്യയും 
ആദിമ്ദ്‌ ധ്യാന്തവും നിന്നിലല്ലേ 

എര്ര നാളായി വിളിക്കുന്നു ഞാന്‍ 
ശക്തിസ്വരൂപിണീ നീ വരില്ലേ? 


കൃഷ്ണസാധനയുടെ അവസാനം ലോകം മുഴുവന്‍ കൃഷ്ണമയമായി 
കണ്ട സുധാമണി ഇപ്പോള്‍ (പകൃതിയെ ദേവീമയമായി കാണാന്‍ തുടങ്ങി. 
വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ദേവിയെന്നു കരുതി 
സംസാരിക്കും. എല്ലാമെല്ലാം ദേവിതന്നെ. ഭൂമിയും ദേവിതന്നെ. അമ്മയുടെ 
മടിയില്‍ കിടന്നുരുളുന്നു എന്ന ഭാവത്തില്‍ നിലത്തു കിടന്നുരുളും. “അമ്മേ, നീ 
എവിട്ടെ, എവിടെ? ഒന്നു വരില്ലെ?” എന്ന്‌ കേണു കരഞ്ഞുകൊണ്ട്‌ മണ്ണില്‍ 
കിടന്നുരുളും. 


ഉയിരായ്‌ ഒളിയായ്‌ ഉലകത്തിന്‍ മുരടായ്‌ 
ഉരപൊങ്ങും ഉമയേ നീയെവിടെ? 

കാറ്റായ്‌ കടലായ്‌ കനലായ്‌ നില്ക്കും എന്‍ 
കലയേ നിന്‍ കനിവെന്നിലില്ലേ? 


ഒരുദിവസം കളരിയിലെ ധ്യാനം കഴിഞ്ഞ്‌ ശരീരബോധമില്ലാതെ 
കുഞ്ഞ്‌ വെളിയില്‍ വന്നു. മുട്ടുകാലില്‍ ഇഴഞ്ഞിഴഞ്ഞ്‌ ഒരു തെങ്ങിന്‍െറ 
ചുവട്ടില്‍ പോയി അനങ്ങാതെയിരുന്ന്‌ “അമ്മേ, അമ്മേ എന്നു വിളിച്ചു 
കരഞ്ഞു. അങ്ങനെ എത സമയം' കഴിഞ്ഞുപോയി എന്നറിയില്ല. താന്‍ 
കൊച്ചുകുഞ്ഞും ഗപകൃതിയാകുന്ന ജഗദംബ തന്‍െറ അമ്മയും എന്ന ' 


114 


ഭാവമായിരുന്നു അപ്പോള്‍ സുധാമണിക്കുണ്ടായിരുന്നത്‌. ദേവിയാണെന്നു 
കരുതി തെങ്ങിനെ കെട്ടിപ്പിടിക്കും. താഴെ നോക്കിയാല്‍ ലാകികരായ 
ആളുകളുടെ ഇടയ്ക്കു കിടന്ന്‌ മനസ്സ്‌ ദുഷിച്ചാലോ? അതുകൊണ്ട്‌ 
ആകാശത്തേക്കു നോക്കിക്കിടക്കും. മാനത്ത്‌ കാര്‍മേഘം ഉരുണ്ടുകൂടുമ്പോള്‍ 
വിചാരിക്കും അത്‌ ദേവിയുടെ മുടിയാണെന്ന്‌ . ദിക്കുകളുടെ കരങ്ങളില്‍ 
മിന്നല്‍ പിണരിന്‍െറ വാളിളക്കവുമായി മാനം മുട്ടെ അതാ 
അമ്മ വന്നുനില്ക്കുന്നു. ചീറിപ്പായുന്ന കാറ്റ്‌ അമ്മയുടെ ഫുത്ക്കാരമല്ലാ 
തെന്താണ്‌! 


ദേവീപ്രേമലഹരിയില്‍ ആടിയുലയുന്ന സുധാമണിയുടെ ചെയ്തികള്‍ 
ബുദ്ധിസ്ഥിരതയില്ലായ്മയുടെ : ലക്ഷണമാണെന്നു വീട്ടുകാര്‍ക്കു തോന്നി. 
അവരുടെ അവിവേകവും നിര്‍ദ്ദയത്വവും കുഞ്ഞിനെ പീഡിപ്പിച്ചു. “അമ്മെ, 
ഞാനിത്ര ചീത്തയോ? വീട്ടുകാര്‍ എന്നെ ഇങ്ങനെ ദ്വേഷിക്കുന്നതെന്തേ? 
സാന്‌ ദരൃമുള്ളവരെ സ്നേഹിക്കുന്ന രീതിയാണ്‌ ലോകത്തില്‍. നിസ്വാര്‍ 
ത്ഥസ്‌നേഹം എങ്ങും കാണുന്നില്ല. ദേവീ, എല്ലാം മിഥ്യയായി തോന്നുന്നു. 
ദേവീ നിന്‍െറ മകളെ നിന്‍െറ മടിത്തട്ടിലേക്ക്‌ സ്വീകരിക്കു, അമ്മെ എന്ന്‌ 
കുഞ്ഞ്‌ വിളിച്ചു കരഞ്ഞു. 


വീട്ടുകാരുടെ മനുഷ്യത്വമില്ലായ്മയില്‍ സഹികെട്ട്‌ ഒരു ദിവസം കുഞ്ഞ്‌ 
കടലില്‍ ചാടാന്‍ പോയത്രെ! ഈശ്വരനുവേണ്ടി എല്ലാം വലിച്ചെറിയാനുളള 
വൈരാഗ്യം ആളിക്കത്തി. സുധാമണി ത്യാഗത്തിന്‍െറ ഉജ്‌ജ്വല പ്രതീകമായി 
വിളങ്ങി. പക്ഷെ ശരീരത്യാഗത്തിനുളള ശമം ഇഗദംബികയ്ക്ക്‌ 
അഭികാമ്യമായില്ല എന്നു തോന്നുന്നു. കടലില്‍ ചാടാന്‍ ചെന്നപ്പോള്‍ കടലും 
അമ്മയാണെന്നു കണ്ടു. പിന്നെങ്ങനെ ചാകും? ഭക്തിയുടെ മൂര്‍ദ്ധന്യത്തില്‍ 
മരണം സാധ്യമല്ല. തന്‍െറ കുഞ്ഞിനെ ഈശ്വരന്‍ പൊന്നുപോലെ 
കാത്തുസുക്ഷിക്കും. അതിന്‌ ്രഹ്ളാദനെപ്പോലുളള ഭക്തന്മാരുടെ 
ജീവിതം സാക്ഷിയാണ്‌! ഭക്തിലഹരിയില്‍ ആമഗ്നയായി നടന്നു നടന്ന്‌ 
ഓര്‍മ്മയില്ലാതെ കുഞ്ഞ്‌ എവിടെയെങ്കിലും ഇരിക്കും. ഓര്‍മ്മ വരുമ്പോള്‍ 
പിന്നെയും എഴുന്നേറ്റു നടക്കും. തികഞ്ഞ ഭക്ത്യുന്മാദത്തിന്‍െറ നാളുകള്‍ 
കടന്നുപോയി. 


മരങ്ങളെല്ലാം ദേവിയാണെന്നു കുഞ്ഞിനു തോന്നും. അവയെ 
കെട്ടിപ്പിടിക്കും. ജലം ദേവിയാണെന്നു തോന്നും. കായല്‍പ്പരപ്പില്‍ മൂക്കു . 
തൊടുവിച്ച്‌ ദേവിയെ ഉമ്മവയ്ക്കും. ഏതെങ്കിലും തുണി കയ്യിലെടുത്താല്‍ 
അമ്മയായി തോന്നും. വേഗം താഴെയിടും. അമ്മാ, അമ്മാ എന്നു 
വിളിച്ചുകരയും. കാറ്റും അമ്മയാണ്‌. പൂക്കള്‍ മാറോടടക്കിപ്പിടിച്ച്‌ അമ്മയെ 
വിളിച്ചുകേഴും. അവ ആ ഭക്തയുടെ ദേവീസ്മരണയും വിരഹതാപവും 


വര്‍ദ്ധിപ്പിക്കും. 


രാഗ്രികാലങ്ങളില്‍ ഏകാന്തമായ കടല്‍ത്തീരത്തുചെന്ന്‌ തനിച്ചിരുന്നാ 


115 


ലുളള അനുഭൂതി അനുഭവിച്ചറിയുകതന്നെ വേണം. സാധകന്‍ മാരുടെ കാര്യം 
പറയുകയും വേണ്ടാ. ആര്‍ത്തിരമ്പുന്ന കടല്‍. നക്ഷ്രതങ്ങള്‍ മിന്നുന്ന 
അനന്താകാശം. ഇരുള്‍ മൂടിയ അന്തരീക്‌ ഷത്തില്‍ കുളിരു പരത്തിയെത്തുന്ന 
കടല്‍ക്കാറ്റ്‌ . മനസ്സ്‌ വേഗം ഉദ്ദീപ്തമായി ഈശ്വരനില്‍ ഉറയ്ക്കും. വീടിനു 
തൊട്ടുമുട്ടി പടിഞ്ഞാറ്‌ കടലാകയാല്‍ സുധാമണി രാത്രി കാലങ്ങളില്‍ 
കടല്‍ത്തീരത്തു പോയിരുന്ന്‌ ധ്യാനിക്കുമായിരുന്നു. മണിക്കൂറുകള്‍ പോകു 
ന്നത്‌ അറിയുകയില്ല. മകളെ കാണാതെ തിരക്കിനടക്കുന്ന സുഗുണച്ചന്‍ 
കടല്‍ക്കരയില്‍ കുറ്റിപോലെ നിശ്ചലയായി ധ്യാനത്തിലിരിക്കുന്ന 
കുഞ്ഞിനെ കണ്ടെത്തും. കടല്‍ത്തീരത്ത്‌ ഒരു മരക്കുറ്റി താഴ്ത്തിയിട്ടുണ്ട്‌. 
അതിന്‍െറ അടുക്കലാണ്‌ കുഞ്ഞ്‌ ധ്യാനിക്കുക പതിവ്‌. ആ കുറ്റി 
ചുണ്ടിക്കാണിച്ചിട്ട്‌ പില്‍ക്കാലത്ത്‌ അമ്മ ഭക്തന് മാരോട്‌ പറഞ്ഞു; ഇത്‌ 
എന്‍െറ കുറ്റിയാണ്‌ . ഇവിടിരുന്നാണ്‌ ഞാന്‍ രാര്തിയില്‍ ധ്യാനിച്ചിരുന്നത്‌ .'” 


രാത്രിയില്‍ കടല്‍ത്തീരത്ത്‌ ഒരു ചെറുപ്പക്കാരി പോയിരുന്നാല്‍ 
ജനങ്ങള്‍ മിണ്ടാതിരിക്കുമോ? അതിനെച്ചൊല്ലി അപവാദമായി. അപ്പോള്‍ 
സുഗുണച്ചന്‍ മകളെ അതില്‍നിന്നു വിലക്കി. ലോകമര്യാദയ്ക്കു വഴങ്ങി 
സുധാമണി കടല്‍ത്തീരത്തു ധ്യാനിക്കാന്‍ പോകുന്നത്‌ നിര്‍ത്തി. 


ഇക്കാലത്ത്‌ ദിനകൃത്യങ്ങള്‍പോലും ശരിക്കു നിര്‍വഹിക്കാന്‍ പറ്റാത്ത 
ഒരവസ്ഥയിലായിരുന്നു സുധാമണി. പല്ലുതേയ്ക്കാനിരുന്നാല്‍ അങ്ങനെ 
യങ്ങ്‌ ധ്യാനത്തിലാകും . മണിക്കൂറുകള്‍ സമാധിയില്‍ കഴിയും. ആരെങ്കിലും 
തേപ്പിച്ചുകൊടുത്താല്‍ പല്ലുതേച്ചെന്നുവരും. കുളിമുറിയില്‍ ചൂടുവെള്ളം 
കാണും. കുളിക്കാന്‍ പോകും. അപ്പോഴാണോര്‍ക്കുക, തോര്‍ത്തെടുത്തില്ലെന്ന്‌. 
തോര്‍ത്തെടുത്താലോ, സോപ്പു മറന്നുപോയിരിക്കും. കുളിക്കുന്നതിന്‌ എര്ത 
സമയമാണ്‌ നഷ്ടപ്പെടുന്നത്‌. ഒന്നുംവേണ്ടാ, ധ്യാനിച്ചുകളയാം എന്നുകരുതി 
കുഞ്ഞ്‌ കുളിമുറിയിലിരുന്നങ്ങ്‌ ധ്യാനത്തില്‍ മുഴുകും. ആരെങ്കിലും 
ശ്രദ്ധിക്കുമ്പോള്‍ പിടിച്ചുപൊക്കിക്കൊണ്ടുവരും. കരയില്‍നിന്നു കായലി 
ലേക്ക്‌: പ്ളാറ്റ്‌ഫോറം ഇറക്കിക്കെട്ടിയതാണ്‌ ആലപ്പാട്ടു ്രദേശത്തെ 
കക്കൂസ്‌. അതില്‍ കയറിയിരിക്കുമ്പോള്‍ ധ്യാനമഗ്‌നയായി പരിസരബോധം: 
വിട്ട്‌ കുഞ്ഞ്‌ കായല്‍ വെളളത്തില്‍ - പലതവണ ഉരുണ്ടുവീണിട്ുണ്ട്‌ . 
സുധാമണിയുടെ മനസ്സ്‌ ദേവിയില്‍ എരതമാര്തം ലീനമായിരുന്നു എന്ന്‌ 
ഇതില്‍നിന്നൊക്കെ ഈഹിക്കാം. 


വീട്ടുകാര്‍ക്ക്‌ സുധാമണിയെ നോക്കാന്‍ നേരമില്ല. അവര്‍ക്ക്‌ അവരുടെ 
ജോലികളുണ്ട്‌ . ദേവിയില്‍ മനസ്സു ലയിച്ച്‌ ബാഹ്യബോധമില്ലാതെ കുഞ്ഞ്‌ 
എവിടെയെങ്കിലും ചെളിയില്‍ കിടക്കുകയായിരിക്കും. അയലത്തെ സ്രതീകള്‍ 
വന്ന്‌ കുഞ്ഞിനെ പൊക്കിയെടുക്കും. പല്ലു തേപ്പിക്കും, കുളിപ്പിക്കും, നല്ല 
വസ്ത്രം അണിയിക്കും. വളരെ നിര്‍ബന്ധിച്ച്‌ അല്പം ആഹാരമെന്തെങ്കിലും 
കഴിപ്പിക്കും. ചിലപ്പോള്‍ അടുത്തവീട്ടിലെ ചെല്ലമ്മയും മകള്‍ വത്സലയും 


116 


വരും. മറ്റു ചിലപ്പോള്‍ ശ്രീമാന്‍ ഭാസ്‌കരന്‍െറ ₹ ഭാര്യ പുഷ്‌ പവതി 
ശുശ്രൂഷയ്ക്കെത്തും. തെക്കേ വീട്ടിലെ ശങ്കുണ്ണിയുടെ മക്കളായ രതി, രമ 
എന്നിവരും കിഴക്കേതിലെ അയിഷയും അമ്മയ്ക്കു സഹായികളായി 


എത്തിയിരുന്നു. 


അക്കാലത്തെക്കുറിച്ച്‌ അമ്മ ഒരിക്കല്‍ പറഞ്ഞു--- “ഓരോ ചുവടു 
വയ്ക്കുമ്പോഴും ഞാന്‍ മന്ത്രം ഇുപിക്കുമായിരുന്നു. ഒരുതവണ മന്തം 
ജപിച്ചുതീര്‍ന്നതിനുശേഷമേ അടുത്ത ചുവട്‌ വച്ചിരുന്നുളളൂ. ഓരോ ജോലി 
ചെയ്യുമ്പോഴും അതു തീരുന്നതിനു മുമ്പ്‌ ഇത പ്രാവശ്യം മന്ത്രം 
. ജുപിക്കുമെന്നു നേരത്തെ നിശ്ചയിക്കും. കുളിക്കാന്‍ കായലില്‍ പോകും. 
ഒന്നു മുങ്ങിപ്പൊങ്ങുന്നതിനുമുമ്പ്‌ ഇത തവണ ഇപിക്കുമെന്നു തീരുമാനിക്കും. 
നടക്കുമ്പോള്‍ മന്ത്രം ജുപിക്കാതെ ഒരുകാല്‍ മുന്നോട്ടുവച്ചാല്‍ വേഗം ആ 
കാല്‍ പിന്‍വലിക്കും. എന്നിട്ടു മന്ത്രം ജപിക്കും. എന്നിട്ടേ ആ കാല്‍ വീണ്ടും 
മുന്നോട്ടു വച്ചിരുന്നുള്ളൂ. ആരില്‍നിന്നും മ്രന്തം സ്വീകരിച്ചിട്ടില്ലാതിരുന്നതി 
നാല്‍ “അമ്മാ, അമ്മാ” എന്നു മാ്രമാണ്‌ മന്ത്രമായി ഇപിച്ചിരുന്നത്‌ .”” 


ഒരു മിനിട്ട്‌ കുഞ്ഞ്‌ ചുമ്മാതിരിക്കുകയില്ല. എപ്പോഴും ധ്യാനംതന്നെ, 
ആരെങ്കിലുംസംസാരിക്കാന്‍ വന്നാല്‍ അവരെ ദേവീരൂപമായി സങ്കല്പിക്കും. 
അവര്‍ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞ്‌ അതൊന്നും 
അറിയുകതന്നെയില്ല. ദേവിയെ ധ്യാനിച്ചിരിക്കും. ഒരുനിമിഷം പാഴായാല്‍ 
"ഈശ്വരാ ഇത്രയും സമയം പാഴായല്ലോ” എന്നു ഭയങ്കര വ്യാകുലത 
തോന്നും. അപ്പോള്‍ ഇരട്ടി സാധന ചെയ്യും. മഴയെന്നില്ല, വെയിലെന്നില്ല, 
എപ്പോഴും ധ്യാനംതന്നെ. വലിയ മഴയോ വെയിലോ ഉള്ളപ്പോള്‍ 
സുഗുണച്ചനും ദമയന്തിയമ്മയുംകൂടി കുഞ്ഞിന്‍െറ തലയ്ക്കുമുകളില്‍ 
തട്ടികെട്ടും. തട്ടികെട്ടിക്കഴിഞ്ഞാല്‍ തട്ടിമറിച്ചിട്ടിട്ട്‌ കുഞ്ഞ്‌ എഴുന്നേറ്റുപോകും. 


കുഞ്ഞ്‌ അവരോടു പറഞ്ഞു--- “ഇതും ദുഃഖത്തിനു കാരണമാണ്‌. 
എശ്രനാള്‍ നിങ്ങളിതു ചെയ്യും? നിങ്ങളില്ലെങ്കില്‍ വേറെ ആരിതുചെയ്യും? 
ഇതെല്ലാം സഹിച്ചുകൊണ്ട്‌ ഇതിനപ്പുറം പോകുന്നതാണെനിക്കിഷ്ടം....” 


ദേവിയെ കാണാതെ “കുഞ്ഞ്‌ ' പൊട്ടിപ്പൊട്ടി കരയും. പിളേളരെല്ലാം . 
ചുറ്റും കൂടും. “ചേച്ചീ കരയല്ലെ. തലവേദനയാണോ? എന്നെല്ലാം അവര്‍ 
ചോദിക്കും. പിന്നെപ്പിന്നെ അവര്‍ക്കു കാര്യം മനസ്സിലായിത്തുടങ്ങി. ഇത്‌ 
ദേവിയെ കാണാത്തതുകൊണ്ടുള്ള ദുഃഖമാണ്‌ . അപ്പോള്‍ സുഗുണമ്മ്യോ 
ആരെങ്കിലും സാരിചുറ്റി, മുടിയഴിച്ചിട്ട്‌ ദേവിയെപ്പോലെ നില്ക്കും. ദേവി 
പ്രത്യക്ഷമായെന്നു കരുതി കുഞ്ഞ്‌ ഓടിച്ചെന്ന്‌ കെട്ടിപ്പിടിച്ചു കരയും. 
സുന്ദരികളായ പെണ്‍കുട്ടികളെ കണ്ടാല്‍ ദേവിയാണെന്നു കരുതി 
കെട്ടിപ്പിടിക്കും. 


തന്നെ സ്വന്തമിഷ്ടത്തിന്‌ ഉരുത്തിയില്ലെങ്കില്‍ കുഞ്ഞ്‌ ദേവിയോട്‌ 


117 
വഴക്കിനു പുറപ്പെടും. പൂജാമുറിയില്‍ കയറി ഇരതസമയം ഇരിക്കണമെന്നു 
കരുതും. 'ഇവിടിരിക്കു ശരീരമെ- എന്നു പറയും. അതു പറ്റാതെവന്നാല്‍ 
ദേഹമെല്ലാം കടിച്ചുപറിക്കും. ദേവിയോടു പറയും നിന്‍െറ വേല നിന്‍െറ 


, കയ്യിലിരിക്കട്ടെ, എന്‍റടുത്തു വേണ്ടാ. എന്നെ ഇവിടിരുത്തിയില്ലെങ്കില്‍ 
' ഞാന്‍ നിന്നെ വെറുതെ വിടത്തില്ല.' ഉദ്ദേശിക്കുന്ന സമയംവരെ 


ധ്യാനിക്കാന്‍ പറ്റിയില്ലെങ്കില്‍ ദേവിയെ കടിക്കും. പിന്നെയാണു 
മനസ്സിലാവുക, താന്‍ തന്‍െറ ശരീരം തന്നെയാണ്‌ കടിച്ചതെന്ന്‌ . ബുദ്ധി 
വിട്ടുപോയി. “അവരു വേല വച്ചിട്ടങ്ങുപോയി കഷ്ടപ്പെടാന്‍ നമ്മളു 
വേണം.” എന്ന മട്ടായി. 


ഒരുദിവസം ഉദ്ദേശിച്ച സമയമത്രയും ധ്യാനിക്കാന്‍ പറ്റിയില്ല. ''അമ്മ 
എന്താ എന്നെ ഇരുത്താത്തത്‌ ?'' എന്ന ചിന്തയായി. കളരിയില്‍നിന്ന്‌ 
ഓടിയിറങ്ങിവന്ന്‌ ഒരു വലിയ ഉലക്ക വ്ലിച്ചെടുത്തുകൊണ്ടു തിരിച്ചു 
കളരിയിലേക്കു ചെന്നു, ദേവിയെ തല്ലാന്‍. "നിന്നെ ഇന്നു ഞാന്‍....”' കുഞ്ഞ്‌ 
ദേവിയോടു ഗര്‍ജുജിച്ചു. പിന്നീടാണ്‌ ബുദ്ധി ഉദിച്ചത്‌ . അപ്പോള്‍ ചിന്തിച്ച 
“ഇതെന്ത്‌? ദേവിയെ തല്ലുകയോ? ശരിയാണോ? നടക്കുന്ന കാര്യമാണോ?” 
പിന്നെ ഉലക്കയും കൊണ്ടിങ്ങുപോന്നു. 


തന്‍െറ സഹോദരിക്കു വട്ടുപിടിച്ച എന്ന്‌ സുഭഗന്‍ കരുതി. പെങ്ങളുടെ 
നടപടികളൊന്നും അയാള്‍ക്കു രസിച്ചില്ല. ഭാവം നിർത്തണമെന്നു 


' നീര്‍ബന്ധിച്ചകൊണ്ട്‌ അയാള്‍ സഹോദരിയെ അടിക്കുകയും ഇടിക്കുകയും 


ചെയ്യുമായിരുന്നു. ഒരിക്കല്‍ ഭാവം കഴിഞ്ഞ്‌ കുഞ്ഞ്‌ വീട്ടിനുളളിലേക്കു 
കടക്കാന്‍ തുടങ്ങുകയായിരുന്നു. സുഭഗന്‍ വാതില്‍പടിയില്‍ കയറിനിന്നു 
കൊണ്ട്‌'സുധാമണിയുടെ വഴി തടഞ്ഞു. കൂദ്ധനായി അയാള്‍ അലറി; 
**അകത്തു കയറിപ്പോകരുത്‌ . നിന്‍െറ ആട്ടവും പാട്ടും നിര്‍ത്തിയിട്ട്‌ വീട്ടില്‍ 
കയറിയാല്‍ മതി. ' ഈശ്വരേച്‌ ഛ എന്നു കരുതി കുഞ്ഞ്‌ വീടിന്‍െറ മുറ്റത്ത്‌ 
മാറിയിരുന്നു. ആ മണ്ണിലും ഇരിക്കരുതെന്നു സുഭഗന്‍ ശിച്ചു. 


അപ്പോള്‍ ഒരുപിടി മണ്ണെടുത്തു നീട്ടിയിട്ട്‌ സുധാമണി പറഞ്ഞു: 
"നിങ്ങളുടെ മണ്ണാണെങ്കില്‍ ഇതൊന്നെണ്ണിത്തരു.'' 


എന്‍െറ മണ്ണ്‌, എന്‍െറ വീട്‌ ' എന്നെല്ലാം മുറവിളി കൂട്ടുന്നതിന്‍െറ 
നിരര്‍ത്ഥകത മറ്റുളളവരെ മനസ്സിലാക്കാന്‍ ആ നിമിഷവും സുധാമണി 
ഉപയോഗിച്ചു. 


അന്നുതൊട്ട്‌ സുധാമണി വെളിയില്‍തന്നെ കിടക്കാന്‍ തുടങ്ങി. വീട്ടില്‍. 
കയറാന്‍ കൂട്ടാക്കിയില്ല. നാലഞ്ചുവര്‍ഷം അങ്ങനെ തുടര്‍ന്നു. ഒടുവില്‍ 
ആശ്രമം കെട്ടിയപ്പോള്‍ അതില്‍ താമസമാക്കി. ഇതേപ്പറ്റി അമ്മ പിന്നീടു 
പറഞ്ഞു: “ഇങ്ങനെ ദുഃഖം ഉണ്ടാകുന്നതുകൊണ്ട്‌ സത്യമെന്ത്‌, മിഥ്യയെന്ത്‌ 
എന്നു നിരന്തരം ചിന്തിക്കാന്‍ എനിക്കു കഴിഞ്ഞു. ഇവരാരും എന്‍െറ 


118 


ബന്‌ ധുവല്ല, ഈശ്വരന്‍ മാതമേ ബന്ധുവായിട്ടുളളു_ എന്ന്‌ എനിക്കു 
മനസ്സിലായി.” 


വീട്ടില്‍ കടക്കാതെ വെളിയില്‍ താമസിച്ചുതുടങ്ങിയ കാലത്ത്‌ ആഹാരവും 
കുഞ്ഞിനു (പശ്‌നമായി. സാധനാകാലത്ത്‌ ലാകികരുടെ ഭക്ഷണം 
കഴിക്കാന്‍ വയ്യാ. വീട്ടുകാരെല്ലാം ലാകികര്‍. ഈശ്വരചിന്ത ചെയ്യാതെ 
വീട്ടുകാരുണ്ടാക്കുന്ന മലിനഭക്ഷണം കഴിക്കാന്‍ സാധ്യമല്ല. ചിലപ്പോള്‍ 
ഭാവദിവസം കുടിക്കാന്‍ പാല്‍ കിട്ടും. പച്ചവെള്ളം ചേര്‍ന്ന പാലാണെങ്കില്‍ 
തൊടാന്‍പോലും വയ്യാ. ഇങ്ങനെയായപ്പോള്‍ കുഞ്ഞ്‌ ആഹാരം 
കഴിക്കുന്നതു ചുരുക്കി. അഥവാ വിശക്കുന്നെന്നു തോന്നിയാല്‍ അയലത്തെ 
ങ്ങാനും ചെന്നു വല്ലതും വാരിത്തിന്നും. അപ്പോള്‍ അവര്‍ പറയും “കുഞ്ഞു 
വരണമെന്നു ഞങ്ങള്‍ ആശിച്ചിരുന്നതാണ്‌ ' എന്ന്‌. ചിലപ്പോള്‍ ചെളി 
വാരിത്തിന്നും. തേയിലക്കൊന്തു വാരിത്തിന്നും. കുപ്പിമുറി തിന്നും. അങ്ങനെ 
വയറിനെ ചുരുക്കാനും നാക്കിനെ നിയ്യന്തരിക്കാനും സാധിച്ചു. വയറിനു 
വേണ്ടിയാണല്ലോ മനുഷ്യന്‍ തെറ്റെല്ലാം ചെയ്യുന്നത്‌ . 


സാധനയുടെ ഏറ്റവും തീവവമായ ഫ്ൃട്ടത്തില്‍ കുഞ്ഞ്‌ ആറുമാസത്തോളം 
വെറും തുളസിയിലയും തെറ്റിപ്പുവും വെളളവും മാരതംകൊണ്ട്‌ കഴിഞ്ഞിട്ടുണ്ട്‌. 


| 
4 


അന്നൊക്കെ മനസ്സ്‌ ദേവിയിലാണ്‌, ശരീരത്തിലല്ല. അതുകൊണ്ട്‌ വിശപ്പ്‌ ' 


തോന്നിയിരുന്നില്ല. 


ഒരുനിമിഷംപോലും അമ്മയെ പിരിഞ്ഞിരിക്കാന്‍ വയ്യ. എപ്പോഴുമെ 
പ്പോഴും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം. അമ്മയുടെ വിരഹം ്രാണനെടു 
ക്കുന്നു ഉന്മാദിനിയെപ്പോലെ ആ യുവതപസ്വിനി ദേവിയെ വിളിച്ചുകേണു, 


"അമ്മേ, നീ ഭക്തസുലഭയാണെന്നു കേട്ടിരിക്കുന്നു. എന്നിട്ടു നീ ഈ 


മകളുടെ മുമ്പില്‍ വരാത്തതെന്താണ്‌ ? നീ എന്തിനിങ്ങനെ മറഞ്ഞിരുന്നു 
രസിക്കുന്നു. ( സ്‌നേഹമയി എന്നു പസിദ്‌ധയായ ന്‌ ഈ അഗതിയുടെ 


കാര്യത്തില്‍മാരതം (കൂരമയി ആയിത്തീര്‍ന്നതെന്തേ ? തീര്‍ച്ചയായിട്ടും അത്‌ . 


അമ്മയുടെ കുറ്റമാകാനിടയില്ല. ഞാന്‍ ചെയ്ത പാപകര്‍മ്മങ്ങളുടെ 
ഫലമായിരിക്കണം. എന്നാലും അമ്മെ, നിന്നെ വിളിച്ചുകരയുന്നവരുടെ 
ദുഷ്‌ കര്‍മ്മഫലങ്ങളെല്ലാം കഴുകിപ്പോകുമെന്നും അമ്മ തന്‍െറ കുഞ്ഞിനെ 
വാരിയെടുത്തു മാറോടണയ്ക്കാന്‍ ഓടി എത്തുമെന്നും ജഷീശ്വരന്‍മാര്‍ 
പറഞ്ഞതൊക്കെ അസത്യമാകുമോ? ജഗന്മാതാവേ, : സര്‍വ്വേശ്വരീ, 
മഹാമായേ, സ്നേഹമൂര്‍ത്തേ, നീ സര്‍വകാര്യവിധായിനി എന്നാണല്ലോ 
പറയുന്നത്‌ . എന്നിട്ട്‌ എന്‍െറ കാര്യംമാരതം ശ്രദ്ധിക്കാന്‍ നിനക്കു 
നേരമില്ലാതെ പോയോ? പറയു ശ്യാമേ, എങ്ങനെ ഞാന്‍ നിന്‍െറ ഹൃദയത്തെ 
തൊട്ടുണര്‍ത്തും. എന്തു ചെയ്താല്‍ നിന്‍െറ മനസ്സലിയും. നിനക്കുവേണ്ടി 
ഈയുളളവള്‍ എല്ലാമെല്ലാം വലിച്ചെറിയാമമ്മെ. 

പണം വേണ്ടാ, പദവി വേണ്ടാ, സ്ഥാനമാനങ്ങളൊന്നും വേണ്ടാ, 


119 


ബന്‌ ധുമിയതാദികള്‍ വേണ്ടാ. എന്‍െറ പൊന്നമ്മച്ചി, എനിക്കു വേണ്ടേ 
വേണ്ടാ, നിന്‍െറ മായാപ്രപഞ്ചത്തിലെ ഒന്നുമൊന്നും എനിക്കുവേണ്ടാ. ഈ 
ലോകം ദുഃഖപൂര്‍ണ്ണം. എന്‍െറ അമ്മയെ കിട്ടാതെ എനിക്കു ശാന്തിയില്ല. 
ഒന്നുകൊണ്ടും സമാധാനമില്ല. എന്‍െറ മായാരോഗത്തിന്‌ നീതന്നെ 
മഹഷധം. 


വരു അമ്മെ, അമ്മയുടെ ആ പുഞ്ചിരിപ്പൂനിലാവിന്‍െറ കുളിര്‍മ്മയില്‍ 
എന്‍െറ എരിയുന്ന ഹൃദയം തണുക്കട്ടെ! എന്തിനെന്നെ നീ എരിക്കുന്നു? 
അഗ്നിജിഹ്വയായ നിന്‍െറ സ്വഭാവം ഭസ്മീകരിക്കലാണെന്നെനിക്കറിയാം. 
എന്നാലുമമ്മെ, നിന്‍െറ അഗ്നിയില്‍ വിറകാകുവാന്‍ ഞാനേയുളേളാ? 
ദൂഷ്ടസംഹാരിണിയായ നീ എന്നെ കത്തിച്ചു രസിക്കാന്‍ കാരണമെന്തേ? 
ഈ കലിയുഗത്തില്‍ ദുഷ്ടന്‍മാര്‍ക്ക്‌. ക്‌ ഷാമമില്ലല്യോ. അവരെ യഥേഷ്ടം 
തുള്ളാന്‍ വിട്ടിട്ട്‌ ഈ സാധുവിനെ പീഡിപ്പിക്കുന്നതാണോ നിന്‍െറ 
ധര്‍മ്മസംരക്‌ ഷണം! 


അമ്മെ, സങ്കടംകൊണ്ട്‌ ഞാന്‍ ഭ്രാന്തു പുലമ്പുന്നു. അമ്മയുടെ 
കുഞ്ഞല്ലെ ഞാന്‍! എന്നെ മുഴുരഭാന്തിയാകാന്‍ വിടല്ലേ തായേ. നീ 
കൈവെടിഞ്ഞാല്‍ പിന്നെ എനിക്കാരുമില്ല. നിന്നെമാ്രതം ശരണംഗപാപിച്ച 
എന്നെ തിരിഞ്ഞുനോക്കാതിരിക്കാന്‍ നിനക്കെങ്ങനെ കഴിയുന്നമ്മെ?* 


നിരന്തരമായ സാധനയുടെ ശക്തികൊണ്ട്‌ ശരീരം ചൂടുപിടിക്കും. 
ദേഹം തീക്കനല്‍പോലെ പൊള്ളും. ദേഹത്തു വസ്രതമിടുന്നതുപോലും 
അസഹ്യം. ആശ്വാസത്തിനായി കുഞ്ഞ്‌ ചെളിയിലും കായല്‍ത്തോട്ടിലും 
പോയി കിടക്കും. എവിടെയെങ്കിലും യാരത പോകാന്‍ ബസ്‌ സ്റ്റാന്‍ഡില്‍ 
ചെന്നു നിന്നെന്നിരിക്കട്ടെ. നിസ്താരകാരണം മതി, മനസ്സ്‌ ബാഹ്യരപപഞ്ചംവിട്ട്‌ 
വേറെങ്ങോ ഉയരും, നിലത്തുകിടന്നുരുളുവാനും ആനന ദോന മത്തയായി 
പൊട്ടിച്ചിരിക്കുവാനും തുടങ്ങും. ആളുകള്‍ ചുറ്റിനും കൂടും. ചിലര്‍ 
പരിഹസിക്കും, ചിലര്‍ അദ്ഭുതത്തോടെ നോക്കിനില്‍ക്കും. കൊച്ചുകുട്ടികള്‍ 
കൂവിവിളിക്കും. 


ധ്യാനം കഴിയുമ്പോള്‍ ചിലപ്പോള്‍ ഭയങ്കരവിശപ്പു തോന്നും. അടുത്ത 
വീട്ടിലെ പുഷ്‌ പവല്ലിയമ്മ സ്വന്തം കുഞ്ഞിനു മുലപ്പാലു കൊടുക്കുകയായി 
രിക്കും. സുധാമണിക്കു ശിശുഭാവമാണ്‌ . ജുഗദംബികയുടെ ശിശു! 


! . പുഷ്പവല്ലിയമ്മയെ ദേവിയാണെന്നു കരുതി അവരുടെ കുഞ്ഞിനെ 


തളളിമാറ്റിയിട്ട്‌ സ്വയം പാലുകുടിക്കാന്‍ തുടങ്ങും. ആ കുഞ്ഞു കിടന്നു 
കരയും. പിന്നെ അവര്‍ സ്വന്തം കുഞ്ഞിനു പാലുകൊടുത്തിരുന്നത്‌ 
സുധാമണി കാണാതെയാണ്‌. 


120 


മനുഷ്യേതര ജീവികള്‍ 

വീട്ടുകാരില്‍ നിന്നകന്ന്‌ ഏകാന്തതയില്‍ തീരവസാധനയുമായി 
കഴിഞ്ഞിരുന്ന ഈ ഫ്ൃട്ടത്തില്‍ പല മനുഷ്യേതര ജീവികളും സുധാമണിയുടെ 
സുഹൃത്തുക്കളായി മാറുകയുണ്ടായി. പ്രേമമൂര്‍ത്തിയായ ദേവിയെ (പകൃതി 
യിലെങ്ങും ദര്‍ശിച്ചുതുടങ്ങിയ സുധാമണിയോട്‌ സര്‍വ്വചരാചരവും 
മ്മൈതിയിലാവുകയും അടുത്തു പെരുമാറുകയുംചെയ്തു. ശരിയായ 
പ്രേമത്തിന്‍െറ മുമ്പില്‍ കടുവയും കാട്ടുപോത്തുംവരെ മൃദു്പകൃതിയാകും. 


ഒരുദിവസം കുഞ്ഞ്‌ കളരിയിലിരുന്ന്‌ ധ്യാനിക്കുകയായിരുന്നു. 
കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. എന്തെങ്കിലും കഴിക്കണമെന്ന 
അതിയായ ആഗ്രഹമുണ്ടായി. വീട്ടില്‍നിന്ന്‌ കുഞ്ഞ്‌ ആഹാരം കഴിക്കുകയില്ല. 
സാധനയുടെ ഉയര്‍ന്ന ഘട്ടത്തില്‍ വളരെ ശുദ്ധമായ ആഹാരമേ ദേഹത്തിനു 
പിടിക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ കുഞ്ഞ്‌ കളരിയില്‍നിന്നും 
പുറത്തുവന്നു. ഒരു കറവപ്പശു കളരിയുടെ വാതില്‍ക്കല്‍ കാല്‍പൊക്കി 
മലര്‍ന്നു കിടക്കുന്നതുകണ്ടു. തന്‍െറ വിശപ്പു മനസ്സിലാക്കി ഈശ്വരന്‍ 
കരുണ കാണിച്ചതാണ്‌ എന്നാശ്വസിച്ച്‌ കുഞ്ഞ്‌ അതിന്‍െറ അകിടില്‍നിന്ന്‌ 
നിറയെ പാല്‍കുടിച്ചു വിശപ്പടക്കി. പിന്നീട്‌ അതൊരു പതിവായിത്തീര്‍ന്നു. 
സുധാമണി ധ്യാനം കഴിഞ്ഞുവരുന്നതും കാത്ത്‌ പശു കളരിയുടെ 
വാതില്‍ക്കല്‍ തന്നെ കിടക്കും. അതു പുല്ലുതിന്നാന്‍ പോവുകയോ കിടാവിനു 
പാല്‍ ചുരത്തുകയോ ഇല്ല. അതിനെ എഴുന്നേല്പിച്ചുവിടാന്‍ സുഗുണച്ചനും 
മറ്റും . പലതവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പശുവിന്‍െറ വാല്‍ 
പിടിച്ചൊടിക്കുകയും ദേഹത്തു വെളളം കോരിയൊഴിക്കുകയുമൊക്കെ 
ചെയ്തിട്ടും പശു അനങ്ങിയില്ല. 


ഒരുദിവസം കുഞ്ഞിനു കുടിക്കാന്‍ അടുത്തൊരു വീട്ടില്‍നിന്നു പാല്‍ 


വാങ്ങിക്കൊണ്ടുവന്നു. വെളളം ചേര്‍ത്ത പാലായിരുന്നതിനാല്‍ കുഞ്ഞ്‌ അതു _ 


കുടിച്ചില്ല. മായംചേര്‍ത്ത പാല്‍ കുടിച്ചാല്‍ ഛര്‍ദ്ദിക്കും. തന്നെയല്ല അത്തരം 
പാല്‍ കൊടുത്തയയ്ക്കുന്ന വീട്ടുകാര്‍ക്ക്‌ ദോഷംവരാനും ഇടയുണ്ട്‌. 
അതിനാല്‍ "ഈശ്വരന്‍ തരുന്നെങ്കില്‍ മതി' എന്നു സുധാമണി നിശ്ചയിച്ച. 
അതു ഈശ്വരന്‍ കൈക്കൊണ്ടു എന്നതിന്‍െറ സൂചനയായി അടുത്തദിവസം 
ഒരു സംഭവം നടന്നു. പറയകടവില്‍നിന്ന്‌ ആറേഴു കിലോമീറ്റര്‍ തെക്കുള്ള 
ഭണ്ഡാരത്തുരത്തിലെ വന്‌ ധുവീട്ടില്‍ നാലഞ്ചുവര്‍ഷം മുമ്പ്‌ കുഞ്ഞു 
ജോലിക്കുപോയിരുന്നല്ലോ. അവിടെയുള്ള ഒരു വീട്ടിലെ ഗൃഹനാഥന്‍ 
ഒരുദിവസം തൊഴുത്തില്‍നിന്ന്‌ പശുവിനെ അഴിക്കുകയായിരുന്നു. പെട്ടെന്ന്‌ 
പശു കുതറിച്ചാടി കടപ്പുറത്തുകൂടി വടക്കോട്ട്‌ ഓടാന്‍ തുടങ്ങി. അതിനെ 
പിന്‍തുടര്‍ന്ന്‌ ഗൃഹനാഥനും ഓടി. പിടികൊടുക്കാതെ ഓടിയ പശു 
പറയകടവില്‍ സുധാമണിയുടെ വീട്ടില്‍ എത്തി. അതു നേരെ പോയത്‌ 
സുധാമണി ധ്യാനിച്ചിരുന്ന സ്ഥലത്തേക്കാണ്‌. പശു കുഞ്ഞിനെ മുട്ടി ചം! 
നക്കി സ്‌നേഹം (പകടിപ്പിച്ചു. നാലഞ്ചു വര്‍ഷത്തിനുശേഷം കണ്ടതല്ലെ! 


121 


കുഞ്ഞ്‌ ധ്യാനത്തിലായിരുന്നു. പശു അടുത്തു കിടന്നു. ധ്യാനത്തില്‍നിന്നു 
ണര്‍ന്ന സുധാമണി പശുവിനെ കുണ്ടു. പശു കാല്‍പൊക്കി അകിടുകാട്ടി 
കിടന്നു. പശുവിന്‍െറ ഇംഗിതം മനസ്സിലാക്കിയ കുഞ്ഞ്‌ അകിടില്‍നിന്ന്‌ 
വേണ്ടുവോളം പാല്‍ കുടിച്ചു. അപ്പോഴേക്ക്‌ പശുവിന്‍െറ ഉടമസ്ഥന്‍ 


ഓടിക്കിതച്ചെത്തി. ആശ്ചര്യത്തോടെ നോക്കിനില്‍ക്കാനേ അദ്ദേഹത്തിനു 
കഴിഞ്ഞുള്ളൂ. 


വീട്ടിലെ തുടര്‍ച്ചയായ കഷ്ടപ്പെടുത്തലുകള്‍ സഹിക്കവയ്യാതെ 
ഒരുദിവസം വീടുവിട്ടിറങ്ങിയ സുധാമണിയെ അയല്‍വാസിയായ ഒരു സ്ത്രീ 
ആശ്വസിപ്പിച്ച്‌ അവരുടെ വീട്ടിലേക്ക്‌ കൂട്ടിക്കൊണ്ടുപോയി. അവിടിരുന്ന്‌ 
സുധാമണി വളരെ നേരം കരഞ്ഞു. കരഞ്ഞുകരഞ്ഞ്‌ ബുദ്ധി വിട്ടു. 
വസ്ത്രവുമെല്ലാം വലിച്ചുകീറി. നിലത്തു കിടന്നുരുളാന്‍ തുടങ്ങി. ഈ 
സമയത്ത്‌ എവിടെനിന്നോ ഒരു സര്‍പ്പം ഇഴഞ്ഞുവന്ന്‌ കുഞ്ഞിന്‍െറ ദേഹത്ത്‌ 


കയറി. അത്‌ നാക്കുകൊണ്ട്‌ കുഞ്ഞിന്‍െറ മുഖത്ത്‌ നക്കാന്‍ തുടങ്ങി. 


അല്പം മാറി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്നവര്‍ ഭയന്നു 
കരഞ്ഞുപോയി, പാമ്പ്‌ കുഞ്ഞിനെ കടിച്ചുകൊല്ലും. ര്രമേണ സുധാമണി 
യുടെ മനസ്സു താഴേക്കു വന്ന്‌ സ്വസ്ഥമായി. അതോടെ സര്‍പ്പം എങ്ങോട്ടോ 
ഇഴഞ്ഞു മറയുകയുംചെയ്തു. 


തത്തകളെ കുഞ്ഞിന്‌ ഇഷ്ടമായിരുന്നു. തത്ത ദേവിയുടെ 
വാഹനമാണല്ലോ. ചിലപ്പോള്‍ ദേവീ, നീ എന്‍െറ അടുത്തുവരില്ലേ' എന്നു 
“ കരഞ്ഞു (പാര്‍ത്ഥിക്കുമ്പോള്‍ ധാരാളം തത്തകള്‍ പറന്നുവരും. ഒരാള്‍ ഒരു 
, തത്തയെ പിടിച്ചു കുഞ്ഞിനു കൊടുത്തു. അത്‌ എപ്പോഴും കുഞ്ഞിനെ 
ചുറ്റിപ്പറ്റി ഇരിക്കും. ഒരുദിവസം ധ്യാനത്തിനുശേഷം സുധാമണി ചിന്തിച്ച 


"ലോകം എത ഭയാനകമാണ്‌. സത്യത്തിന്‍െറയും ധര്‍മ്മത്തിന്‍െറയും : 


കണികപോലും എങ്ങുമില്ല. എങ്ങും കപടവേഷങ്ങളേ കാണാനുളളു. ഈ 
ലോകം പാപികളെക്കൊണ്ടു നിറഞ്ഞു. നേരായ മാര്‍ഗ്ഗം കാട്ടാനാരുമില്ലല്ലൊ' . 


ഈ ചിന്തമൂലം കണ്ണില്‍നിന്ന്‌ കണ്ണുനീര്‍ ധാരധാരയായി ഒഴുകിത്തുടങ്ങി. 


ബാഹ്യകാര്യങ്ങളില്‍ ശ്രദ്‌ ധിക്കാനാകാതെ കുറേനേരം അങ്ങനെ കഴിഞ്ഞു. 
കുറച്ചുകഴിഞ്ഞ്‌ കുഞ്ഞ്‌ തന്‍െറ മുമ്പിലിരുന്ന തത്തയെ ശ്രദ്ധിച്ചു. അതും 
എന്തോ വേദനകൊണ്ടെന്നപോലെ കണ്ണീരൊഴുക്കുന്നു! തന്‍െറ തീക്ഷ്ണ 
മായ വേദന തത്തയേയും ചലിപ്പിച്ചിരിക്കുന്നു എന്നു കുഞ്ഞു കണ്ടു. എങ്ങും 


ഒരേ ആത്മാവു നിറഞ്ഞിരിക്കുന്നു, എല്ലാ ജീവികളിലും ഈശ്വരാംശം : 


നിറഞ്ഞിരിക്കുന്നു എന്ന്‌ സുധാമണിക്ക്‌ അപ്പോള്‍ മനസ്സിലായി. മറ്റു രണ്ടു 
പ്രാവുകളുണ്ടായിരുന്നു. സുധാമണി കീര്‍ത്തനം പാടുമ്പോള്‍ അവ 
മുമ്പില്‍നിന്ന്‌ നൃത്തംവയ്‌ ക്കുമായിരുന്നു. 


അടുത്തൊരു വീട്ടില്‍ ഒരു ഗരുഡന്‍െറ കൂടുപൊട്ടി. രണ്ടു കുഞ്ഞുങ്ങള്‍ 
ഉണ്ടായിരുന്നു. അവയെ ആരോ കൊല്ലാന്‍ തുടങ്ങിയപ്പോള്‍ സുധാമണി 


] 


122 


എടുത്തുകൊണ്ടുവന്നു വളര്‍ത്തി. കുറച്ചുകഴിഞ്ഞ്‌ പറത്തിവിട്ടു. കൃഷ്ണഭാവം 
തുടങ്ങിയപ്പോള്‍ ആ ഗരുഡന്‍ മാര്‍ കളരിയില്‍ വന്നു. കുഞ്ഞ്‌ ദേവിയെ 
വിളിച്ച്‌ കരഞ്ഞുകരഞ്ഞ്‌ അവശതയിലാകുമ്പോള്‍ എവിടെനിന്നോ ആ 
ഗരുഡന്മാര്‍ പറന്നുവന്ന്‌ അടുത്തിരിക്കുകയും കുഞ്ഞിന്‍െറ മുഖത്തേക്കു 
നോക്കി കരയുകയും ചെയ്തിരുന്നു. 


ഒരുദിവസം സുധാമണിക്കു കലശലായ വിശപ്പ്‌. ഒരു ഗരുഡന്‍ 
പടിഞ്ഞാറ്‌ കടലിലേക്കു പറന്നുപോയി; കുറച്ചുകഴിഞ്ഞ്‌ ഒരു പച്ചമീന്‍ 
കൊത്തിയെടുത്തുകൊണ്ടു പറന്നുവന്നു. ഗരുഡന്‍ ആ മീന്‍ സുധാമണിയുടെ 
മടിയിലിട്ടു. വിശപ്പു സഹിക്കാതെ സുധാമണി അതെടുത്തു പച്ചയ്ക്കു തിന്നു. 
ഇതു മനസ്സിലാക്കിയ, ദമയന്തിയമ്മ പിറ്റേ ദിവസം കാത്തിരുന്നു. അന്നും 
ഗരുഡന്‍ മത്സ്യവുമായി വന്നു. ദമയന്തിയമ്മ അതെടുത്തുകൊണ്ടുപോയി 
വേവിച്ചു കൊടുത്തു. കൃഷ്ണസാധനയുടെ കാലത്ത്‌ കുഞ്ഞ്‌ മത്സ്യം 
ഉപയോഗിച്ചിരുന്നില്ല. മീനിന്‍റെ മണമേറ്റാല്‍ ഛര്‍ദ്ദിക്കുമായിരുന്നു. 
എന്നാല്‍ ഇപ്പോള്‍ ഈശ്വരന്‍ തന്‍െറ വിശപ്പു മനസ്സിലാക്കി എത്തിച്ച 
ഭക്ഷണമാകയാല്‍ കഴിക്കുകതന്നെ എന്നുനിശ്ചയിച്ചു. പിന്നീട്‌ കുറേക്കാ 
ലത്തേക്ക്‌ ദിവസവും ആ ഗരുഡന്‍ കടലില്‍നിന്ന്‌ മത്സ്യം കൊത്തിക്കൊണ്ടു 
വന്ന്‌ കുഞ്ഞിന്‍െറ മടിയില്‍ ഇടുക പതിവായിരുന്നു. 


വേറൊന്ന്‌ ഒരു പൂച്ചയായിരുന്നു, അത്‌ ഭാവസമയത്ത്‌ വരും. 
കളരിയ്ക്കകത്ത്‌ കയറി ഭാവത്തിലിരിക്കുന്ന അമ്മയെ ചുറ്റി പ്രദക്ഷിണം 
വയ്ക്കും. മനുഷ്യരെപ്പോലിരുന്നു ധ്യാനിക്കും. ആരോ അതിനെ പിടിച്ചു 
കായലിനക്കരെ കൊണ്ടുപോയി വിട്ടു. പക്ഷേ അത്‌ എങ്ങനെയോ വീണ്ടും 
കളരിയില്‍ തിരിച്ചുവന്നു. | 


ഇക്കാലത്ത്‌ കുഞ്ഞിന്‌ കൂട്ടായി ഒരു അണ്ണാന്‍ വന്നുകൂടി. കുഞ്ഞ്‌ 
അതിനെ വാത്സല്യപൂര്‍വ്വം കൊണ്ടുനടക്കാന്‍ തുടങ്ങി. ചിലപ്പോള്‍ കുഞ്ഞ്‌ 
കണ്ണടച്ചു കിടക്കും. കുഞ്ഞ്‌ ഉറങ്ങിയെന്നു കരുതി അണ്ണാന്‍ ചാടി മുകളില്‍ 
വീടിന്‍െറ ഉത്തരത്തിലിരുന്ന്‌ ഒളികണ്ണിട്ടു കുഞ്ഞിനെ നോക്കും. കുഞ്ഞ്‌ 
പെട്ടെന്ന്‌ കണ്ണു തുറക്കും. ഉടനെ അണ്ണാന്‍ ചാടിവന്ന്‌ കുഞ്ഞിന്‍െറ 
മടിയിലിരിക്കും. കുഞ്ഞ്‌ ഉറങ്ങാതെ കബളിപ്പിക്കുകയാണെന്നു മനസ്സിലാ 
ക്കിയപ്പോള്‍ അണ്ണാന്‍ ഇത്തരം കുസൃതികള്‍ നിര്‍ത്തി. 


ഈ പ്രാണികളെല്ലാം അമ്മയോട്‌ എത അഭേദ്യമായ ആത്മബന്ധ 
മാണ്‌ വച്ചുപുലര്‍ത്തിയിരുന്നത്‌ എന്ന്‌ ബാഹ്യദൃഷ്ടികൊണ്ട്‌ അളക്കാവു 
ന്നതല്ല. 


അടുത്തത്‌ ഒരു ശ്വാനന്‍െറ കഥയാണ്‌. ദേവീസാധനയുടെ 
തീക്ഷ്ണമായ കാലയളവില്‍ കുഞ്ഞിനു കൂട്ടായി ഒരു പട്ടി വന്നുകൂടി. 
അക്കാലത്ത്‌ സുധാമണി പ്രകൃതിയിലൂളള ഓരോ വസ്തുവിനോടും 


123 


നക്ഷ്രതങ്ങളോടുമൊക്കെ “അമ്മേ, നീ എവിടെ, നീ എവിടെ?” എന്നു 
ചോദിച്ചു കരയുമായിരുന്നു. രാവും പകലും കിടപ്പ്‌ വെറും മണ്ണിലും 
ചളിയിലും കായല്‍ വെളളത്തിലും. ആ പട്ടി എപ്പോഴും കുഞ്ഞിന്‍െറ കൂടെ 
നടക്കും. കൂടുതല്‍ കരയാന്‍ പട്ടി സമ്മതിക്കത്തില്ല. കരഞ്ഞാല്‍ അതുവന്ന്‌ 
ദേഹത്തുരുമ്മും. കുഞ്ഞിനു വിശക്കുന്നു എന്നു തോന്നുമ്പോള്‍ പട്ടി 
.എവിടെനിന്നെങ്കിലും ആഹാരപ്പൊതി കടിച്ചെടുത്തുകൊണ്ടുവന്ന്‌ മുമ്പില്‍ 
നില്‍ക്കും. ഒരുതരി ചോറുപോലും അതു തിന്നുകയില്ല. സുധാമണി 
വെളിയില്‍ കിടക്കുമ്പോള്‍ അതു വന്നു തലയ്ക്കല്‍ കൂട്ടുകിടക്കും. കുഞ്ഞ്‌ 
എവിടേക്കെങ്കിലും പോയാല്‍ അതു പാവാടയ്ക്കു കയറിപ്പിടിക്കും. കുരച്ചു 
ബഹളംകൂട്ടും. രാധ്തികാലങ്ങളില്‍ അത്‌ യജുമാനത്തിക്കു കാവല്‍ കിടക്കും. 
കുഞ്ഞ്‌ കൂടുതല്‍ ധ്യാനിച്ചു ബുദ്ധി വിടുമെന്നു തോന്നിയാല്‍ അത്‌ കുരച്ചു 
ബഹളം കട്ടും. 


ഒരുദിവസം രതിയില്‍ തോട്ടിന്‍കരയിലിരുന്ന്‌ കുഞ്ഞ്‌ ധ്യാനിക്കുക 
യായ്ുന്നു. ദേഹം മുഴുവന്‍ കൊതുകുകള്‍ മൂടിയിരിക്കുന്നു. വിളിച്ചിട്ട്‌ 
അനക്കമില്ല. ശരീരം മരവിച്ചിരിക്കുന്നു. ഗംഭീരമായ സമാധി. സുഗുണച്ചന്‍ 
വന്നു കാവലിരുന്നു. പട്ടി പെട്ടെന്ന്‌ സ്ഥലത്തെത്തി. അന്തരീക്ഷം 
വിറപ്പിച്ചുകൊണ്ട്‌ കുരച്ചു. ര്രമേണ കുഞ്ഞ്‌ ധ്യാനത്തില്‍നിന്ന്‌ ഉണര്‍ന്നു 


ആ പട്ടിക്കു കുഞ്ഞിനെ വലിയ സ്നേഹം. അതുകൊണ്ട്‌ കുഞ്ഞു 
വിചാരിച്ചു, ദേവിതന്നെയാണ്‌ പട്ടിയായി വന്നിരിക്കുന്നതെന്ന്‌ . അപ്പോള്‍ 
'എന്‍റമ്മേ എന്നുപറഞ്ഞ്‌ അതിനെ കെട്ടിപ്പിടിച്ച്‌ ഉമ്മവയ്ക്കും: 


അവനെ പട്ടിപിടുത്തക്കാര്‍ രണ്ടുമൂന്നു.പാവശ്യം പിടിച്ചുകൊണ്ടുപോയി. 
കൊല്ലാന്‍. പറ്റിയില്ല. ഒരിക്കല്‍ സുധാമണി ധ്യാനിക്കുകയായിരുന്നു. 
പരിരഭമിച്ചെഴുന്നേറ്റ്‌ ഓടിച്ചെന്നപ്പോള്‍ പട്ടിപിടുത്തക്കാര്‍ തന്‍െറ പട്ടിയേയും 
കൊണ്ടുപോകുന്നു. കുറേ പെണ്‍പിളേളര്‍ വഴക്കിടുന്നു_''അയ്യോ ഇതു 
ഞങ്ങളുടെ സുധാമണി അക്കേടെ പട്ടിയാണ്‌ . ഇതിനെ പിടിക്കല്ലെ, ഞങ്ങളു 
വല്ലതും തരാം. വിട്ടേച്ചുപോ.' പട്ടി കണ്ണീരൊഴുക്കി കരയുന്നു. 
സുധാമണിയെ കണ്ടപ്പോള്‍ പട്ടിപിടുത്തക്കാര്‍ പട്ടിയെ വിട്ടിട്ടുപോയി. 
ഇങ്ങനെ പല .പാവശ്യം അവന്‍ രക്ഷപ്പെട്ടു. 


മറ്റൊരു പട്ടിയും വരുമായിരുന്നു. അതു ഗര്‍ഭിണിയായിരുന്നു 
ഒരുദിവസം കുഞ്ഞ്‌ കളരിക്കകത്തിരുന്നു ധ്യാനിക്കുമ്പോള്‍ അത്‌ വെളിയില്‍ 
വന്നു വാതില്‍ക്കല്‍ നിന്നു. അകത്തേക്കു കയറത്തില്ല. വളരെ 
ബഹുമാനമായിട്ടായിരുന്നു അതിന്‍െറ നടപടി. കളരിയിലേക്കു രണ്ടുകാല്‍ 
വഛ്നിന്ന്‌ അതു കരഞ്ഞു. “എന്താ, മോളേ, എന്നു ചോദിച്ച്‌ സുധാമണി 
അതിനെ പിടിച്ചൊരുമ്മ കൊടുത്തു. ഉടനെ അത്‌ കളരിയില്‍ നിന്നിറങ്ങി 


മുറ്റത്തോട്ടു മാറിക്കിടന്നു, ജീവനും പോയി. അടുത്ത ഒരുവീട്ടിലെ 
പെണ്‍പട്ടിയായിരുന്നു അത്‌. . 


124 


പെണ്‍പട്ടി ചത്തപ്പോള്‍ ആണ്‍പട്ടി മാത്രമായി കുഞ്ഞിന്‍െറ 
കാവല്ക്കാരന്‍. അവന്‍ രാവിലെ വന്ന്‌ കുഞ്ഞിനെ നമസ്ക്കരിക്കും. 
ആരെങ്കിലും സുധാമണിയെ നമസ്‌ക്കരിക്കുന്നതു കണ്ടാല്‍ അവനും വന്ന്‌ 
രണ്ടുകാലും മുന്നോട്ടു നീട്ടിവച്ച്‌ നമസ്ക്കരിക്കും. കുഞ്ഞ്‌ ഭക്തിനൃത്തം 
ചെയ്യുമ്പോള്‍ അവനും നൃത്തംവയ്ക്കും. സന്ധ്യയ്ക്ക്‌ കളരിയില്‍ 
ശംഖൂതുമ്പോള്‍ അവനും ശംഖൂതും, മനുഷ്യരെപ്പോലെ ഓം....... എന്നു 
നീട്ടിവിളിക്കും. മനുഷ്യരെപ്പോലെ അവനും ഇരുന്നു ധ്യാനിക്കും. 
മനുഷ്യരെപ്പോലെ മലര്‍ന്നുകിടക്കും. എഴുന്നേറ്റിരിക്കും: 


അങ്ങനെയിരിക്കെ സുധാമണിക്കു മനസ്സില്‍ തോന്നി. അവന്‍ 
പേപിടിച്ച മരിക്കും എന്ന്‌. അങ്ങനെയൊരു ദുര്‍ഗ്ഗതി ദുര്‍ഗ്ഗാദാസനു 
സംഭവിക്കരുതെന്ന്‌ ആ യോഗിനി സങ്കല്‍പിച്ചു. പിന്നീട്‌ അമ്മ 
“പറഞ്ഞതിതാണ്‌ -'അവന്‍ മരിച്ചതില്‍ അമ്മയ്ക്ക്‌ ഒരു ദുഃഖവും 
തോന്നിയില്ല. മരിച്ചാലും അവന്‍ അമ്മയുടെ അടുത്തുതന്നെയാണല്ലോ 
വരുന്നത്‌. പിന്നെ അമ്മ എന്തിനു ദുഃഖിക്കണം.” 


ആ പട്ടിയുടെ ആത്മാവ്‌ ആശ്രമപരിസരത്ത്‌ പുനര്‍ഇനിച്ചിട്ടുണ്ട്‌ എന്ന്‌ 
പില്ക്കാലത്ത്‌ അമ്മ ഒരിക്കല്‍ പറഞ്ഞു. എത്ര ചോദിച്ചിട്ടും കൂടുതല്‍ 
വിവരങ്ങള്‍ അമ്മ വിട്ടുതന്നില്ല. 


ഇങ്ങനെ എ്രയ്യെത ധന്ൃജ്ഠീവികള്‍! അവയെല്ലാം അമ്മയെ സ്വന്തം' 
അമ്മയായി സ്നേഹിച്ചു. അമ്മയ്ക്ക്‌ അവയെല്ലാം സ്വന്തം മക്കളാണ്‌. 
അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെയാണ്‌ അമ്മ അവയെപ്പറ്റി പറയുക. 
മരിച്ചുപോയ മക്കളെ ഒരുപെറ്റതളള ഓര്‍മ്മിക്കുന്നതുപോലെ. 


ഒരു ജൃഷ്ണഭക്തന്‍ പാടി- കരുണാമൂര്‍ത്തേ എനിക്കിനി ഒരു 
ജന്മമുണ്ടെങ്കില്‍ വൃന്ദാവനത്തിലെ പുല്‍ക്കൊടിയാകാന്‍ ഭാഗ്യം 
നല്കണമെ! 


അല്ലെങ്കില്‍ വൃന്ദാവനത്തിലെ ഒരു പൂഴിത്തരിയാകാന്‍ ഭാഗ്യം 
ചൊരിയേണമെ! എന്നെ കാളിന്ദീതീരത്തെ കദംബവ്യക്ഷത്തിലെ 
ഒരിലയാക്കാന്‍ കൃപ കാണിക്കേണമെ! 


വളളിക്കാവിലമ്മയെ അടുത്തറിയുന്ന എര്രയ്രെത ഹൃദയങ്ങള്‍ 
ആശ്രമ പരിസ്പരവുമായി ആവിധം ബന്ധപ്പെടാന്‍ തേങ്ങുകയില്ല! അമ്മയുടെ 
പാവന സാമീപ്യത്താല്‍ എര്തയോ ക്ഷു്ദളജ്ടീവികള്‍പോലും നിര്‍വ്വാണമാര്‍ഗ്ഗം 
പൂകിയിരിക്കുന്നു! 

പില്ക്കാലത്ത്‌ ഒരിക്കല്‍ അമ്മ പറഞ്ഞു_''നോക്കൂ മക്കളെ, 


പാമ്പിനും പരുന്തിനും. അണ്ണാനും പട്ടിക്കുമെല്ലാം അമ്മയുടെ മനസ്സിനെ 
മനസ്സിലായി. ആത്മാവ്‌ ഒന്നുമാ്രം, അത്‌ സര്‍വ്വവ്യാപിയാണ്‌ എന്ന്‌ ഈ 


125 
പ്രാണികളുടെ ജീവിതത്തില്‍നിന്നൊക്കെ മനസ്സിലാകുന്നില്ലേ? 


വിവേചനശക്തിയില്ലെന്നു കരുതപ്പെടുന്ന പക്‌ ഷിമൃഗാദികള്‍പോലും 
സാധനാകാലത്ത്‌ സുധാമണിയുടെ വേദന മനസ്സിലാക്കുകയും അതില്‍ 
പങ്കുചേരുകയും കഴിയുന്ന സഹായങ്ങള്‍ ചെയ്യുകയും ചെയ്തൂ. 
വിവേകശാലികളായ മനുഷ്യര്‍ മാത്രം ശ്രതുതയോടെ പെരുമാറി. 
ഇക്കാലത്ത്‌ മനുഷ്യരേക്കാള്‍ മൃഗങ്ങള്‍ എത്രയോ ഭേദം എന്നു 
ചിന്തിച്ചുപോയാല്‍ കുറ്റപ്പെടുത്താനില്ല. 


ദേവീഭക്തിയില്‍ എല്ലാംമറന്ന കുഞ്ഞിനെ അക്കാലത്ത്‌ ബാഹ്യ 


ലോകത്തില്‍ കുറച്ചെങ്കിലും പിടിച്ചുവച്ചത്‌ ആ മിണ്ടാര്പാണികളായിരുന്നു 
എന്നു പറയാം. 


” പ്രേമോന്‌മാദം 


“ആകാശത്തേക്കു നോക്കുമ്പോള്‍ സ്വന്തം രൂപത്തെപ്പറ്റി ഓര്‍മ്മവ്രും. 
എന്ന്‌ അമ്മ പറഞ്ഞിട്ടുണ്ട്‌. രാ്രികാലങ്ങളില്‍ സുധാമണി ദീര്‍ഘനേരം 
അനന്താകാശത്തേക്ക്‌ കണ്ണുംനട്ട്‌ വെറുംമണ്ണില്‍ കിടക്കുക പതിവായിരുന്നു. 
മകളെ മണ്ണില്‍നിന്നും എഴുന്നേല്‍ പിക്കാന്‍ ദമയന്തിയമ്മ ചെല്ലും. കുഞ്ഞ്‌ 
അമ്മയോടു പറയും--അമ്മെ, ആകാശത്തേക്കു നോക്കൂ. എന്തു. രസം. 


ആകാശത്തിന്‍െറ അനന്തതയില്‍ ലയിച്ചകിടന്ന സുധാമണി സഗുണ 
സാകാരത്തിനപ്പുറം നിര്‍ഗുണനിരാകാരവും സര്‍വ്വവ്യാപകവുമായ ആത്മ 


സ്വരൂപം ധ്യാനിച്ച്‌ ലോകാതീത മണ്ഡലങ്ങളില്‍ വിഹരിക്കുകയായിരുന്നു 
എന്ന്‌ ആരറിഞ്ഞു. 


ഭക്തിമത്തയായി പരിസരംമറന്ന കുഞ്ഞ്‌ ചിലപ്പോള്‍ കരയും. ചിലപ്പോള്‍ 
ആനന ദോന്മത്തയായി '“അഹ്‌ ഹഹ്‌ ഹാ.......'” എന്ന്‌ ആര്‍ത്തുചിരിക്കും. 
ആ ചിരി ചിലപ്പോള്‍ ഒന്നും രണ്ടും മണിക്കൂര്‍ നീണ്ടുനില്‍ക്കും. 
ചിരിച്ചുചിരിച്ച്‌ കറങ്ങിക്കറങ്ങി നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ചൂടു 
സഹിക്കാതെ ചെളിവെളളത്തിലിറങ്ങിക്കിടക്കും. ആ അവസ്ഥയില്‍ 
ഗംഗാളുലവും ഓടവെളളവും തുല്യമായി തോന്നും. 


ഭക്ത്യുന്മാദത്തില്‍ എല്ലാംമറന്ന അക്കാലത്ത്‌ സുധാമണി എന്ന 
_ യുവയോഗിനിയുടെ ജീവിതത്തില്‍ വസന്തവും ആഷാഡവും- ശരത്തും 
ശിശിരവുമെല്ലാം പദധ്വനി കേള്‍പ്പിക്കാതെ ഒഴിഞ്ഞുപോയി. ദിനനാഥനും 
നിശാനാഥനും സമയബോധം ഇനിപ്പിക്കാതെ കടന്നുപോയി. ശാസ്രതങ്ങള്‍ 
്രകീര്‍ത്തിക്കുന്ന ഭാവവും മഹാഭാവവും രാധാഭാവവുമെല്ലാം ആ 
മഹായോഗിനിയുടെ കൊച്ചു . ശരീരത്തെ മഹാമായയുടെ ഏതോ 
മഹാകേളിക്ക്‌ ഒരുക്കി എടുത്തുകൊണ്ടിരുന്നു. 


1 


(26 

ഭാവോന്‍ മാദത്തിന്‍െറ മൂര്‍ദ്ധന്യത്തില്‍ കുഞ്ഞിനെ സാധാരണ 
നിലയിലേക്കു കൊണ്ടുവരുവാന്‍ വീട്ടുകാര്‍ തലയില്‍ തണുത്തവെള്ളം 
ധാരകോരുകയും മൂര്‍ദ്ധാവില്‍ അടിക്കുകയും മറ്റും ചെയ്തിരുന്നു. 
കുഞ്ഞിനു (ഭാന്തെന്നു കരുതുകയുമുണ്ടായി. നീല്‍റോസ്നര്‍ (നീലുമോന്‍) 
വന്നപ്പോള്‍ സുഗണച്ചനോടു പറഞ്ഞു_ “അച്ഛാ, ഭാവാവസ്ഥയില്‍ 
നൃത്തം ചെയ്യുമ്പോള്‍ ലാകികര്‍ തൊടരുത്‌. ഈശ്വരനില്‍ മനസ്സു 
ലയിച്ചുളള ആനന്ദനൃത്തവും ചിരിയുമാണിത്‌ .” 

സുധാമണി (ഭാന്തിയെപ്പോലെ ദേവിയെ വിളിച്ചുകരഞ്ഞു_ അമ്മേ, 
ജ്ഞാനികളുടെ ഉളളങ്ങളെപ്പോലും മോഹിപ്പിക്കുന്ന അമ്മേ, നിന്‍െറ 
കൃപയില്ലാതെ ആരു രക്ഷപ്പെടും? അമ്മയെ സ്മരിക്കുന്നതുകൊണ്ടുതന്നെ 
ജീവന്മാരുടെ എല്ലാ ഭയങ്ങളും അകലുമെന്നുപറയുന്നു. എന്നിട്ടും 
മായയുടെ ഫോരാന് ധകാരത്തില്‍പ്പെട്ടു ഞാന്‍ മാരതം ഭയഭീതയാകുന്ന 
തെന്തമ്മെ? ശുഭകാരിണിയായ നീ എനിക്കുമാ്രം അശുഭകാരിണിയാകരുതേ 
ദേവീ. അമ്മേ, നീ ദുര്‍ഗ്ഗയും ദുര്‍ഗ്ഗതിനാശിനിയുമാണ്‌ . എന്നിട്ടും എന്‍െറ ഗതി 
ഇതായതെന്തേ?' 


“അമ്മേ, കരുണാമയീ, അമ്മ എനിക്കു നല്‍കിയ എര്തയോ ഇന്‌ മങ്ങള്‍ 
ഞാന്‍ പാഴാക്കി. അജ്ഞാനത്തില്‍ മുഴുകിക്കിടന്ന ഞാന്‍ എര്രയോ കാലം 
ഭോഗങ്ങള്‍ക്കുവേണ്ടി നശിപ്പിച്ചു. ഇനിയും എന്നെ ലാകികവാസനകളില്‍ 
കുരുക്കരുതേ അമ്മേ. അമ്മയെ മറന്നു ലോകത്തിന്‍െറ പിന്നാലെ 
പാഞ്ഞതിന്‍െറ ശിക്ഷ ഞാന്‍ വളരെയേറെ അനുഭവിച്ചു. അമ്മേ, 
ബന്ധുക്കള്‍ക്കും കുടുംബത്തിനും തന്‍കാര്യങ്ങള്‍ക്കുംവേണ്ടി ഞാന്‍ 
എത്രയോ കണ്ണീരൊഴുക്കി! എല്ലാമെല്ലാം വ്യര്‍ത്ഥം. അതെല്ലാം ദുഃഖം മാതം 
തന്നു. അതൊന്നും എനിക്കിനി വേണ്ടമ്മേ.” 


"അമ്മേ, നിന്നെ കാണാതെ ഈ കുഞ്ഞിന്‌ ഇനി ശാന്തിയില്ല, എന്നില്‍ 
നിന്നു മറഞ്ഞിരിക്കരുതേ അമ്മേ. നീ എവിടെ പോയൊളിക്കും? 
എവിടെയായാലും നിന്‍െറ ഈ കുഞ്ഞ്‌ നിന്നെത്തേടി അവിടെ എത്തും. 
നിന്നെ കാണാതെ എന്‍െറ ദേഹം കത്തിയെരിയുന്നു. മനസ്സു നീറുന്നു. 
എനിക്കു (ഭാന്താണെന്നു ലോകം പറയുന്നു. നിനക്കുവേണ്ടി ഞാന്‍ 
്രാന്തിയായിക്കൊളളട്ടെ. എന്‍െറയമ്മ എന്നെ ഈ ദയനീയസ്ഥിതിയില്‍ 
വിട്ടിട്ട്‌ എത്രകാലം മാറിനില്‍ക്കും! 


അമ്മേ, നീയെവിടെ? ഓടിവരു അമ്മേ.” നീറിപ്പിടയുന്ന ആ 
യുവഭക്തയുടെ ഹൃദയം ഇങ്ങനെ തേങ്ങി 

"നിന്നെപ്പിരിഞ്ഞൊരു ധനരമമ്മേ, 

വയ്യവയ്യൊട്ടും കഴിഞ്ഞിടുവാന്‍ 

നീ മറഞ്ഞിങ്ങനെ നിന്നിടുകില്‍ 

നിന്നെത്തിരഞ്ഞു ഞാന്‍ മത്തയാകും. 


ഓരോ കടല്‍ക്കരദതോറുമമ്മേ 
നിന്നെത്തിരഞ്ഞു കരഞ്ഞിടും ഞാന്‍ 
ഓരോ മണല്‍ത്തരിയോടുമമ്മേ 
നിന്നെക്കുറിച്ചു തിരക്കിടും ഞാന്‍. 
കേരവൃക്ഷങ്ങളെ വല്ലികളെ 
നിങ്ങളെന്‍റമ്മയെ കണ്ടതുണ്ടോ 
പൊന്‍താരകങ്ങളെ നിങ്ങളെങ്ങാന്‍ 
എന്‍നമ്മ പോയതു കണ്ടതുണ്ടോ? 
രാക്കിളിക്കൂട്ടമേ നിങ്ങളെങ്ങാന്‍ 
എന്‍റമ്മ തന്‍വഴി കണ്ടതുണ്ടോ 
ഹേ നിശാഗന്ധി നീ കണ്ടുവോ ചൊല്‍ 
എന്‍റമ്മയീവഴി പോയതുണ്ടോ? 
വയ്യവയ്യമ്മയെ കണ്ടിടാതെ 
നീറിനീറിത്തന്നെ നീങ്ങിടുവാന്‍ 
അമ്മതന്‍ മാര്‍ഗ്ഗം പറഞ്ഞിടുവാന്‍' 
ആരാരുമില്യയോ ചൊല്ലുചൊല്ല്‌ "” 


ആ ഭക്ത്യുന്മാദിനി വീണ്ടും തേങ്ങി 
“'യുഗയുഗാന്തങ്ങളായ്‌ ഞാനലഞ്ഞു 
യുഗയുഗാന്തങ്ങളായ്‌ നീ മറഞ്ഞു. 
കരുണാമയീ നിനക്കെന്തു പറ്റി 
കരുണ കാട്ടീടാനമാന്തമെന്തേ? 
പ്രേമമൂര്‍ത്തേ നിനക്കെന്തുപറ്റി 
നിന്‍കൃപാസിന്‌ ധു വരണ്ടുപോയോ? 
നിന്നെപ്പിരിഞ്ഞു ഞാന്റെതകാലം 
ഇനിയും അലയണം ചൊൽക തായേ 
തോറ്റുഞാന്‍, വീണു ഞാന്‍ സത്യമൂര്‍ത്തേ 
നിന്നിച്‌ഛുതര്‍ന്നയിന്നെന്‍െറയിച്‌ ഛ 
നീയെന്നെയെങ്ങനെ തുളളിക്കുമോ 
അങ്ങനെതന്നെ ഞാന്‍ തുളളുമമ്മേ. 
നിന്‍െറ കാരുണ്യം ലഭിച്ചിടുവാന്‍ 
ഞാനെന്തുവേലയും ചെയ്യുമമ്മേ 
ഒന്നൊന്നുമാര്രമിന്നെന്‍െറയിച്‌ ഛ 
നിന്‍മടിത്തട്ടിലിരുന്നിടേണം | 
നീയെന്‍െറ മുന്നിലിന്നെത്തിടേണം ” . 
ശ്രീപാദം കണ്ണീരില്‍ മുക്കീടേണം 
നിന്‍പ്രേമ ഭക്‌ തിയെന്നാത്മനാദം 
മറ്റൊന്നുമെന്‍റമ്മേ വേണ്ട വേണ്ടാ. 


128 


അമ്മേ, അമ്മയുടെ ഈ കുഞ്ഞിനെ വാരിയെടുക്കൂ അമ്മേ. കരഞ്ഞു 
വിളിക്കുന്ന ഈ കുഞ്ഞിനെ മടിയിലിരുത്തു അമ്മേ. ഇക്കാണായ 
ഗ്രപഞ്ചമെല്ലാം നീ തന്നെയെന്ന്‌ ട്ൃഷീശ്വരന്‍ മാര്‍ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ! 
എനിക്കു വേദവും വേദാന്തവുമൊന്നും അറിഞ്ഞുകൂടാ. ജ്ഞാനവും 
യുക്തിവിചാരവുംകൊണ്ട്‌ ഇവള്‍ക്ക്‌ ഒരു ഗുണവുമില്ല. പഠിപ്പില്ലാത്ത 
' ഇവള്‍ക്ക്‌ ശാസ്ര്രങ്ങള്‍കൊണ്ടെന്തുഫലം! എന്‍റമ്മയെ വിളിച്ചു കരയാന്‍ 
മാരത്മേ എനിക്കറിയാവു. ''അമ്മേ, അമ്മേ ' എന്ന മ്രന്തമല്ലാതെ മറ്റൊന്നും 
ഈയുളളവള്‍ക്കറിഞ്ഞുകൂടാ.” എല്ലാ ദോഷങ്ങളും നീക്കി എന്നെ 
അനുഗ്രഹിക്കണേ അമ്മേ. (തിമൂര്‍ത്തികള്‍പോലും നിന്‍െറ . അടിമലരിനെ 
ഭക്തിപൂര്‍വ്വം സേവിക്കുന്നു. അല്ലയോ സത്യസ്വരൂപിണീ, ഈ വിശ്വപപഞ്ച 
മായി വിരാജിക്കുന്നതു നിന്‍െറ ശക്തിതന്നെയല്ലൊ. അമ്മേ, എങ്ങുമെങ്ങും 
നിറഞ്ഞുവിളങ്ങുന്ന നിന്‍െറ വിശ്വമോഹനരൂപം ഞാനൊന്നു കാണട്ടെ 
അമ്മേ. അമ്മയുടെ മടിത്തട്ടില്‍ ഈ കുഞ്ഞിന്‍െറ ദുഃഖങ്ങള്‍ അക്ലട്ടെ 
അമ്മേ 


"എന്തു തടസ്സം കൊണ്ടാണു നീ എന്‍െറ മുന്നില്‍ വരാത്തത്‌ ? നിന്‍െറ 
വിരഹദുഃഖം താങ്ങാന്‍ എനിക്കു വയ്യ. അമ്മേ, കാര്‍ത്ത്യായനീ, ബഹ്‌ മമയീ, 
നിന്നാല്‍ അസാധ്യമായി ഒന്നുമില്ലെന്നെനിക്കറിയാം. ഇനി വൈകരുതേ. 
നിന്നെക്കാണാതെ ഇനി ഈ മകള്‍ ജീവിക്കുകയില്ല. 


അമ്മേ, സിംഹവാഹിനീ, നിന്‍െറ സുന്ദരമുഖം കണ്ടു ഞാന്‍ എല്ലാം 
മറന്നുമദിക്കട്ടെ. നിന്‍െറ ചുറ്റും ഈ കുഞ്ഞ്‌ ആനന്ദനൃത്തം ചെയ്യട്ടെ. 
നിന്‍െറ നാമം പാടിയാടി ഈയുളളവള്‍ നിന്‍െറ തൃപ്പാദങ്ങളില്‍ ലയിക്കട്ടെ.” 


അതിതീരവമായ ദേവീസാധനയുടെ നാളുകളില്‍ അത്യുച്ചാവസ്ഥയി 
ലുളള അനുഭൂതികളിലൂടെയും സമാധികളിലൂടെയും സുധാമണി സഞ്ചരിച്ചു 
കൊണ്ടിരുന്നു'” അമ്മേ; നീയെവിടെ ?'' എന്ന്‌ ആ യുവയോഗിനി ദേവിയെ 
വിളിച്ചുകരയും. പ്രേമമൂര്‍ച്ഛയില്‍ ബാഹ്യബോധമില്ലാതെയാകും. i 


ഭക്ത്യുന്മാദത്തിന്‍റെ ആ അലകിക നിമിഷങ്ങളിലൊരിക്കല്‍ 
വിരഹാകുലതയാല്‍ തന്‍െറ രോമകൂപങ്ങള്‍ ഓരോന്നും പൊട്ടിത്തുറക്കു 
ന്നതായി അനുഭവപ്പെട്ടു. ശരീരത്തിലെ ഓരോ. കലയും മ്രന്തനാദത്താല്‍ 
പ്രകമ്പിതമായി. തന്‍െറ സമസ്തസ്വത്വവും ജഗദംബികയുടെ അടുക്കലേക്ക്‌ 
കൂലംകൂത്തിയൊഴുകി. ഭക്‌തിമൂര്‍ച്‌ ഛയില്‍ പപഞ്ചബോധം വിട്ടു. 


സാധനയുടെ ആ പരമമായ നിര്‍ണ്ണായക മുഹൂര്‍ത്തത്തില്‍ കോടി 
( സൂര്യപഭോജ്ലലയായി, പരമപ്രേമസ്വരൂപയായി, പ്രപഞ്ചസൃഷ്ടിസ്ഥി 
, തിലയകാരിണിയായ അമ്മ സുധാമണിക്ക്‌ (പത്യക്ഷീഭവിച്ചു, ദേവിതന്നെ 
സമീപിച്ച്‌ തന്നില്‍ ആഴ്ന്നു വിലയിക്കുന്നതായും അനുഭവപ്പെട്ടു. അപ്പോള്‍ 
ഉള്ളില്‍നിന്ന്‌ ഇങ്ങനെ പറയുന്നതായി കേട്ടു-- "നിന്നില്‍ ഞാന്‍ 
ലച്ചം എനിക്കു നിന്നില്‍ കൂടിയേ തിരിയാന്‍ കഴിയു” 


129 


അതോടെ താന്‍ തന്നെയാണ്‌ ദേവി എന്ന ബോധം സുധാമണിയില്‍ 
പൂര്‍ണ്ണമായി കാണപ്പെട്ടു. എല്ലാവരേയും സ്വന്തം മക്കളായി കാണുന്ന ആ 
തപസ്വിനിയുടെ സ്ഥിരമായ ഭാവം ജഗന്മാതാവിന്‍റതായി. അതുമൂലം 
ഭക്തജനങ്ങള്‍ സുധാമണി എന്ന 'കുഞ്ഞി'നെ “അമ്മ” എന്നു വിളിക്കാന്‍ 
തുടങ്ങി. 


ഇതേപ്പറ്റി പിന്നീട്‌ അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി_ ‘ദേവിയുടെ 
അനന്തകല്യാണഗുണങ്ങള്‍ എന്നില്‍ നിറഞ്ഞുനില്‍ക്കുന്നതായും ഞാന്‍ 
അമ്മയില്‍നിന്ന്‌ ഭിന്നമല്ലെന്നും എനിക്കനുഭവപ്പെട്ടു. വിശ്വംമുഴുവന്‍ ഒരു 
ചെറുകുമിളയായി എന്നില്‍ അടങ്ങിയിരിക്കുന്നതായും ഞാന്‍ കണ്ടു. 


ദേവീസാധനയുടെ അന്ത്യഫട്ടത്തിലെ അനുഭൂതികളെയും അനുഭവ 
ങ്ങളെയും ഇരുപത്തി രണ്ടാം വയസ്സില്‍ “ആനന്ദവീഥി” എന്ന തന്‍െറ - 
കവിതയില്‍ അമ്മ ചിയതീകരിക്കുകയുണ്ടായി. 


ൽ ത്തമ്മയ) 
ആനന്ദവീഥി റ 
ആനന്ദവീഥിയിലൂടെന്‍െറ ആത്മാവ്‌ 
ആടി രസിച്ചു നടന്നൊരുനാള്‍ 
ആ നിമിഷങ്ങളില്‍ രാഗാദിവൈരികള്‍ 
ഓടിയൊളിച്ചിതെന്‍ ഗഹ്വരത്തില്‍ 


എന്നെമറന്നു ഞാനെന്നിലൂടന്നൊരു 
അങ്കുരിക്കുന്ന മനസ്സിലെയാശകള്‍ 


മന്ദസ്മിതം തുകി ആ ദിവ്യളോതിസ്സ്‌ 
എന്നിലേക്കാഴ്‌ ന്നു ലയിച്ചു. 
കോടിയബ്ദങ്ങള്‍ പിന്നിട്ട കഥകളെന്‍ _ 
ചാരു സിരയിലുദിച്ചുയര്‍ന്നു. 


“മാനവജുന്മം കൃതാര്‍ത്ഥമാക്കീടുക 


മാലോകരെ യെന്നു ചൊല്ലാന്‍ 
എന്‍ മനതാരില്‍ നിറങ്ങള്‍ പകര്‍ന്നമ്മ 
എന്നോടു തന്നുരചെയ്തു. 


അന്നു 'തൊട്ടന്യമായ്‌ കാണാന്‍ കഴിഞ്ഞില്ല 
എല്ലാമെന്‍റാത്‌ മാവെന്നോര്‍ത്തു. 
സര്‍വ്വേശിയോടു ലയിച്ചു നടന്നുഞാന്‍ 
സര്‍വ്ൃഭോഗത്യക്തയായി. 


"നിന്നില്‍ ലയിക്കുക നീ മനുജാ” എന്ന്‌ 
അമ്മ പറഞ്ഞ തത്വങ്ങള്‍ 
പാരിടമൊക്കെ മുഴക്കിനടന്നു ഞാന്‍ 
പാപികള്‍ക്കാ്രയമേകാന്‍. 


ഭാരതഭൂമിയിലല റ; 
ധ്യാനികള്‍ വാണു നിയം 
മമ്പന്തരങ്ങള്‍ക്കുമപ്പുറം മാമുനി 


സത്തമര്‍ കണ്ട തത്വങ്ങള്‍ - 


മര്‍ത്യലോകത്തിന്‍െറ ദുഃഖമകററുവാന്‍ 
എത്രയോ നഗ്നസത്യങ്ങൾ. 
“പോരികെന്‍റാമലേ ജോലികള്‍ നിര്‍ത്തിനീ 
എന്‍െറതു തന്നെയെന്നെന്നും ? 


അന്നമ്മചൊന്ന മൊഴികളോര്‍ത്തിന്നു ഞാന്‍ 
നന്നായി കോരിത്തരിപ്പൂ. 

സച്ചിന്മയീ, സര്‍വ്വസത്യസ്വരൂപിണീ 

നിന്‍വചനങ്ങള്‍ ശ്രവിക്കാം. 


ഇന്നു നീ വൈകുന്നതെന്തെന്‍െറയംബികേ 
ഇന്മമിതെന്തിനായ്‌ തന്നു? 

ഒന്നും തിരിയില്ല, ഇന്നെന്‍െറ തെററുകള്‍ 
എല്ലാം പൊറുക്കെന്‍െറ തായേ! 


സാധനയുടെ ഒരു എട്ടത്തില്‍ എല്ലാററിനോടും വെറുപ്പു തോന്നിയ 
താണ്‌. കഷ്ടപ്പെടുന്നവരെകണ്ടാല്‍ “അവരുടെ കര്‍മ്മഫലം, അനുഭവിക്കട്ടെ 
എന്ന ചിന്തയായിരുന്നു. എന്നിട്ട്‌ എല്ലാററില്‍നിന്നും വിട്ടകന്ന്‌ ഒളിച്ചിരിക്കാന്‍ 
കുഴി കുഴിക്കുമായിരുന്നു. അപ്പോള്‍ ഉള്ളില്‍നിന്ന്‌ നിര്‍ദ്ദേശം കേട്ടു - നീ 
കഷ്ടപ്പെടുന്നവര്‍ക്കു ശാന്തിയും സമാധാനവും നല്കണം. ഞാന്‍ 


131 


൮വ്യാപിയാണ്‌ . അവരിലൂടെ എന്നെ സേവിക്കൂ. അറിവില്ലായ്മകൊണ്ട്‌ 
ര്‍ തെററുചെയ്തു ദുഃഖിക്കുന്നു. അവരെ നേര്‍വഴിക്കു നയിക്കു.” 


അതോടെ രൂപധ്യാനം നിന്നു. പ്രണവമന്ത്രം ഉള്ളില്‍നിന്ന്‌ 
ന്നതായി തോന്നി. അപ്പോള്‍ ധ്യാനത്തില്‍ പല മണ്ഡലങ്ങളുടെയും 
നം കിട്ടി. ഈ പ്രപഞ്ചത്തില്‍ ആളുകള്‍ അനുഭവിക്കുന്ന എല്ലാ 
'ടപ്പാടുകളും കാണാന്‍ കഴിഞ്ഞു. അമ്മ പറയുന്നു ഈശ്വരനും 
ളും രണ്ടെന്നു കാണുമ്പോളാണ്‌ ദുഃഖമുണ്ടാകുന്നത്‌ , എല്ലാം ഒന്നെന്നു 
ധിച്ചാല്‍ പിന്നെ ദുഃഖമില്ല. ഈശ്വരചിന്ത ചെയ്യുന്ന സമയമൊക്കെ . 
൦. അല്ലാത്ത കാലമൊക്കെ നഷ്ടം എന്നാണ്‌ എനിക്കു തോന്നുന്നത്‌.” 


ഈ അവസ്ഥയിലെത്തുകയും കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനുളള 
തരനള്‍ദ്‌ദേശം ലഭിക്കുകയും ചെയ്‌ തശേഷമാണ്‌ അമ്മയുടെ ദേവീഭാവം 
ഭിച്ചത്‌, താനും ദേവിയും” :ഒന്ന്‌ എന്ന ആന്തരികാനുഭവത്തിന്‍െറ 
റിപ്കാശനമാണ്‌ അമ്മയുടെ ദേവീഭാവം. 


ദേവീഭാവം വന്നുകഴിഞ്ഞപ്പോള്‍ അമ്മയുടെ സ്വഭാവത്തില്‍ ചില 
ദിയാനങ്ങള്‍ ഉണ്ടായി. കൃഷ്ണസാധനയുടെ കാലത്ത്‌ അമ്മ പൊതുവെ 
മരപകൃതിയായിരുന്നു. കൃഷ്ണഭാവം കഴിഞ്ഞാല്‍ അധികനേരവും 
ിടെയെങ്കിലും മിണ്ടാതെ കുത്തിയിരിക്കുമായിരുന്നു. എന്നാല്‍ ദേവീഭാവം 
പ്പോള്‍ അമ്മയില്‍ തന്‍േറടം ്രകടമായി. മുമ്പ്‌ ആങ്ങളയും 
പിതാക്കളും എതിര്‍ത്താല്‍ അനങ്ങുകയില്ലായിരുന്നു. എന്നാല്‍ 
പ്ലാള്‍ മുഖത്ത്‌ ഒരു വപത്യേക ഗാരവഭാവം വന്നു. താന്‍ ആര്‍ക്കും 
അുന്നവളല്ല എന്ന തന്‍േറടം (പകടമായിത്തുടങ്ങി. വീട്ടുകാരോടുള്ള ഭയം 
റിവച്ചിട്ട്‌ ഭക്തജുനങ്ങളുമായി കൂടുതല്‍ സംസാരിക്കാന്‍ തുടങ്ങി. 
മൂതല്‍ സജീവമായി ആതുരശുരശൂഷയില്‍ പവേശിക്കുന്നതിന്‍െറ 
ക്മൊയിരുന്നു ഇത്‌. 


കൃഷ്ണഭാവവും ദേവീഭാവവും മററുളളവരുടെ ദൃഷ്ടിയില്‍ ഭിന്നമായി 
ഉന്നിയെങ്കിലും അമ്മ സമദര്‍ശിയായിരുന്നു. ഇതേപ്പററി അമ്മ ഒരിക്കല്‍ 
ഞ്ഞു_ കൃഷ്ണഭാവവും ദേവീഭാവവും ഭാവത്തില്‍ ഒന്നുതന്നെ. 
'ഷത്തിലേ വൃത്യാസമുളളു. ആത്‌ മാവെല്ലാം ഒന്നല്ലേ, സാധകന്‍ ആദ്യം 
തെങ്കിലും ഒരു രൂപത്തില്‍ മനസ്സിനെ നിര്‍ത്തേണ്ടതാണ്‌ . എന്നാല്‍ വിവിധ 
ങ്ങള്‍ തമ്മില്‍ വ്യത്യാസമില്ല. എന്ന്‌ അറിഞ്ഞിരിക്കണം. വേഷം പലത്‌, 
ത്ത്‌ ഒന്ന്‌. കൃഷ്ണനില്‍ മനസ്സ്‌ നില്‍ക്കണമെങ്കില്‍ പറയണം 
ണാ, ഇപ്പോള്‍ അങ്ങുതന്നെ ബന്‍ ധുവായിനില്‍ ക്കണം. എനിക്കിപ്പോള്‍ 
ആരെയും കൊണ്ടുവന്നുതരണ്ടാ.' കൂടെകൂടെ രൂപം മാറരുത്‌. ഒന്നിനെ 
കെ പിടിക്കുക. അപ്പോള്‍ മനസ്സിലാകും എല്ലാം ഒന്നാണെന്ന്‌.” 


132 


മററു സാധനകള്‍ 
ഒരേ തത്വത്തിന്‍െറ വിവിധ ആവിഷ്‌ കരണങ്ങളാണ്‌ മൂര്‍ത്തീഭേദങ്ങള്‍ 
എന്ന്‌ അമ്മ വെളിപ്പെടുത്തി. 


' അത്‌ അനുഷ്ഠാനത്തിലൂടെ കാണിക്കുന്നതിനുവേണ്ടി പല സാധനാ 
മാര്‍ഗ്ഗങ്ങളിലൂടെയും അമ്മ പിന്നീട്‌ സഞ്ചരിക്കുകയുണ്ടായി. ഇതേപ്പററി പല 
അവസരങ്ങളിലായി പല കാര്യങ്ങളും അമ്മ വിവരിച്ചിട്ടുണ്ട്‌. അമ്മ 
പറയുന്നു_ പണ്ടു ഞാന്‍ ദേവിയെ ധ്യാനിച്ചിരുന്നപ്പോള്‍ ഒരുദിവസം 
എന്‍െറ വായില്‍നിന്നു ദംഷ്രടങ്ങള്‍ ഇറങ്ങിവരുന്നതായി തോന്നി. 
“ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. 'ങ്‌ളം.... ന്ന്‌ ഒരു മൂളല്‍. ദംഷ്രടമുള്ള മുഖം. 
കരിനീല കളറ്‌. ദേവി എന്നെ കൊല്ലാന്‍ വരികയാണോ എന്നു ഭയന്ന്‌ ഓടാന്‍ 
ഭാവിച്ചു. അവസാനം കണ്ടു, ഞാന്‍ തന്നെയാണ്‌ ദേവിയെന്ന്‌ . മുളുന്നതും 
ഞാന്‍ തന്നെ. ദേവിയുടെ മൂക്കുകുത്തി ഞാനിട്ടിരിക്കുന്നു! ദേവിയുടെ കിരീടം 


. ഞാന്‍ വച്ചിരിക്കുന്നു.” 


“കുറെ കഴിഞ്ഞപ്പോള്‍ ചിന്തിക്കാന്‍ തുടങ്ങി-എന്തൊക്കെയാണിത്‌ ? 
ഞാനെങ്ങനെ ദേവിയാകും? ഞാന്‍ ധ്യാനിക്കാതിരിക്കാന്‍ ദേവി 
വേലവയ്ക്കുകയാണ്‌ ., അമ്മയെ ധ്യാനിച്ചാല്‍ ഞാന്‍ അമ്മയായി മാറും. 
എങ്കില്‍ അതുവേണ്ട. ഇനി ശിവനെ ധ്യാനിക്കാം. അങ്ങനെ ശിവധ്യാനം 
തുടങ്ങി. ശിവനെ ചിന്തിച്ചപ്പോള്‍ത്തന്നെ, താന്‍ ശിവനായി മാറിയിരിക്കുന്നു! 
മുടിയും ജടയും പാമ്പുമെല്ലാം അതേപടി എനിക്ക്‌. ശിവനും എന്നെ - 
പരീക്ഷിക്കുകയാണെന്നു തോന്നി. എന്നാല്‍ ശിവന്‍ വേണ്ടാ. ഗണപതിയെ 
ധ്യാനിക്കാം എന്നു നിശ്ചയിച്ചു. ചിന്തിച്ചപ്പോള്‍ത്തന്നെ ഗണപതിയായി 
രിക്കുന്നു. എന്‍െറ മുഖത്ത്‌ ഒററക്കൊമ്പ്‌, തുമ്പിക്കൈ എല്ലാം ഉണ്ട്‌ . ഏതു 
ദേവീ-ദേവനെ ചിന്തിച്ചാലും അതു ഞാന്‍ തന്നെ എന്നായി. 
'രാമകൃഷ്‌ ണദേവനെ വിളിക്കാമെന്നുവച്ചു. അപ്പോഴുണ്ട്‌ ഞാന്‍ 
രാമകൃഷ്‌ ണദേവനായിരിക്കുന്നു. പുരുഷമുഖം, തലയില്‍ മുടി വളരെ കുറവ്‌. 
ഉള്ളില്‍നിന്ന്‌ രാമകൃഷ്ണദേവന്‍ പറയുന്നതുകേട്ടു--'നിന്നില്‍നിന്നു 
ഞാന്‍ ഭിന്നനല്ല. ഞാന്‍ നിന്നില്‍ പണ്ടേ ലയിച്ചുകഴിഞ്ഞിരിക്കുന്നു. 
പിന്നെന്തിന്‌ എന്നെ വിളിക്കുന്നു.” 


ഈ അവസ്ഥയില്‍ പിന്നെ അമ്മയ്ക്കു ധ്യാനിക്കാന്‍ വയ്യാതായി. 
അമ്മ വേറെ ആരെ ധ്യാനിക്കാനാണ്‌! എല്ലാമെല്ലാം താന്‍തന്നെ എന്ന 
ഭാവത്തില്‍ ഉറച്ചുകഴിഞ്ഞു. എന്നാല്‍ പില്ക്കാലത്തും അമ്മ ധ്യാനിക്കാനിരി 
. ക്കുന്നത്‌ തുടര്‍ന്നു. അത്‌ മററുളളവര്‍ക്കു മാതൃക കാണിക്കാനാണെന്ന്‌ 
ഈഹിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സന്ദര്‍ഭങ്ങളില്‍ അമ്മ ലോകമെങ്ങു 
മുള്ള തന്‍െറ മക്കളിലേക്ക്‌ ശ്രദ്ധ തിരിച്ചുവിടും. അവര്‍ക്കു മംഗളം 
വരുന്നതിനുവേണ്ടി അമ്മ അവരെ ചിന്തിച്ചിരിക്കും. ഒരിക്കല്‍ നാരദന്‍ 
ദ്വാരകയില്‍ റ്‌ കൃഷ്ണന്‍ ധ്യാനിച്ചിരിക്കുന്നതുകണ്ട്‌ ചോദി 


133 


ച ഭഗവാനേ അവിടുന്ന്‌ ആരെയാണു ധ്യാനിക്കുന്നത്‌ ?'' അതിനു 
ഭക്തവത്സലനായ കൃഷ്ണന്‍ പറഞ്ഞു-_ ഞാന്‍ എന്‍െറ ഭക്തന്മാരെ 
ധ്യാനിക്കുകയാണ്‌ .' അമ്മയുടെ ധ്യാനം കാണുമ്പോള്‍ ഭാഗവതത്തിലെ * 
മേല്‍പ്പറഞ്ഞ സന്ദര്‍ഭം ഓര്‍ത്തുപോകും. 










അമ്മ. 
ബ്രഹ്മചാരിശിഷ്യര്‍ക്കു പരിശീലനം നല്‍കിത്തുടങ്ങി. 


സാധനയുടെ അവസാവഫ്പട്ടത്തില്‍ അമ്മ സ്ഥിരമായി ജഗന്മാതൃ 
ഭാവം അവലംബിച്ചു. അമ്മയുടെ സ്‌(തീരൂപത്തിനു ചേര്‍ന്ന ഭാവം അതാണ്‌. 
മറെറാരു. കാരണവും അമ്മ പറയുന്നുണ്ട്‌ - കൃഷ്ണന്‍ ചിരിച്ചുമയക്കുകയേ 
ഉള്ളു. എളുപ്പം ആര്‍ക്കും ഒന്നും കൊടുക്കുകയില്ല. ആരെയെങ്കിലും 

“ ഇഷ്ടപ്പെട്ടാല്‍ അവനെ തെണ്ടിയാക്കും. എന്നാല്‍ ദേവിക്കു മാതൃഭാവ 
മാകയാൽ “വേഗം മനസ്സലിയും. ലോകര്‍ക്കു വേഗം വല്ല ഗുണവും 
ചെയ്യണമെങ്കില്‍ ദേവീഭാവം തന്നെ വേണം. അതുകൊണ്ടെന്താ? ചില 
' സന്യാസാശ്രമങ്ങളില്‍ മന്ത്രദീക്ഷ കൊടുക്കുന്ന കൂട്ടത്തില്‍ ഒരു 
ലളിതാസഹ്രസനാമം കൂടി വച്ഛുകൊടുക്കും. നിത്യപാരായണം ചെയ്യാന്‍ 
പറഞ്ഞുകൊടുക്കും.” (ചിരിച്ചിട്ട്‌) കാര്യമെന്തെന്നോ! പട്ടിണി കിടക്കാതിരി 
ക്കണമെങ്കില്‍ ദേവിയെ സന്തോഷിപ്പിക്കണം. 








അധ്യായം പതിനൊന്ന്‌ 


ദേവീഭാവം 


സര്‍വ്ൃഭാവമയീ ദുര്‍ഗ്ഗാ 
ലീലാഭാവവിഹാരിണ്‌ 
ഭാവ്യഗാഹ്‌ മഹാമായാ 
ഭാവാഭാവവിവര്‍ജ്ജ്ിതാ 


മഹാമായ സര്‍വ്വഭാവമയിയാണ്‌, ഭാവാതീതയുമാണ്‌ . 
ന ൽ 


കൃഷ്ണഭാവം തുടങ്ങിയിട്ട്‌ ആറുമാസമായി. 1975 അവസാനം. 
പതിവുപോലെയുളള ഒരു ഭാവദര്‍ശനദിവസം. അന്തരീക്ഷത്തില്‍ എന്തെങ്കി 
ലും (പത്യേകതയുളളതായി ആരും സംശയിച്ചില്ല. കളരിയില്‍നിന്ന്‌ മധുരമായ 
കൃഷ്ണഭക്തിഗാനങ്ങള്‍ മുഴങ്ങി. മന്ദസ്മേരമുഖനായി ഭഗവാന്‍ 
ഭക്തന്മാര്‍ക്ക്‌ അനുര്ഗഹമരുളി ആശ്വാസം പകര്‍ന്നുകൊണ്ടിരുന്നു. 
എന്നാല്‍ തികച്ചും അപ്രതീക്‌ ഷിതമായി വളരെപ്പെട്ടെന്ന്‌ അന്തരീക്ഷം 
വിറകൊണ്ടു. വീട്ടുകാരും ഭാവത്തിനു വന്നിരുന്ന ഭക്തന്‍ മാരുമെല്ലാം 
അന്ധാളിച്ചനിന്നു. എന്താണു സംഭവിക്കുന്നതെന്ന്‌ ആര്‍ക്കും മനസ്സിലായില്ല. 


കാര്യം ്രമേണ വെളിവായി. ഭാവത്തിന്‌ ആരശമത്തില്‍ വരുന്നവര്‍ക്ക്‌ 
ആദ്യകാലത്ത്‌ വളരെ ക്‌ ളേശം സഹിക്കേണ്ടിവന്നിരുന്നു. ആര്ശമത്തിലേക്കു 
വരുന്നവരെ നാട്ടുകാര്‍ വഴിവക്കില്‍നിന്ന്‌ അധിക്ഷേപിക്കും. അവര്‍ 
അന്‌ ധവിശ്വാസത്തോടുള്ള എതിര്‍പ്പു പ്രകടിപ്പിക്കുകയാണ്‌! ഇങ്ങെത്തി 
യാലും മോചനമില്ല. ആക്‌ ഷേപിക്കുവാന്‍ കാത്തുകെട്ടിനില്ക്കുന്നവര്‍ 
ആരശമനടയില്‍ തന്നെയുണ്ട്‌ . പോരെങ്കില്‍ സുധാമണിയുടെ ആങ്ങളമാരും 








136 
വീട്ടുകാരും തന്നെ പലരേയും ആട്ടി ഓടിക്കുകയും ചെയ്തിരുന്നു. 

ഈ പ്രത്യേക ദിവസം, കൃഷ്‌ ണഭാവത്തിനുവന്ന ഒരു ഭക്തനെ ആരോ 
കഠിനമായി അധിക്ഷേപിച്ചു. ആ ഭക്തന്‍ കളരിക്കകത്തുവന്ന്‌ ഭഗവാനോട്‌ 
സങ്കടം പറഞ്ഞ്‌ പൊട്ടിക്കരഞ്ഞു. ശാന്തമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരുന്ന 
കൃഷ്ണഭാവത്തിലുളള അമ്മയുടെ മട്ട്‌ പെട്ടെന്നുമാറി. മുഖത്ത്‌ അതിഭയങ്കര 
മായ രദ്ദഭാവം (പകടമായി. സര്‍വ്വസംഹാരകമായ ഭാവം! ക്രോധംകൊണ്ട്‌ 
കണ്ണുകള്‍ കത്തിബ്യലിച്ചു. കൈകള്‍ ദേവീമുദ്ര പിടിച്ചു. അമ്മയുടെ . 
മുഖത്തുനിന്ന്‌ അത്യുഗമായ ഒരു അട്ടഹാസം കേട്ട്‌ എല്ലാവരും നടുങ്ങി. 
അസാധാരണമായ ഭാവപ്പകര്‍ച്ചയും ര്രദഭാവവും കണ്ട്‌ കളരിക്കകത്തുണ്ടാ 
യിരുന്നവര്‍ ഭയന്നു വിറച്ചു. എന്തുസംഭവിക്കും എന്ന പേടിയായി. ആരോ 
കളരിയുടെ നട അടച്ചു. ഈ (കൂദ്‌ധഭാവത്തില്‍ അമ്മയെ മററുളളവര്‍ 
കാണരുതെന്ന്‌ ചിന്തിച്ചിരിക്കണം. 


ഭക്തന്മാർ വളരെനേരം ശാന്തിമ്രന്തം ചൊല്ലുകയും കീര്‍ത്തനംകൊണ്ടു 
സ്തുതിക്കുകയും കര്‍പ്പൂരദീപംകൊണ്ട്‌ ആരാധന നടത്തുകയും ചെയ്ത 
ശേഷമാണ്‌ അമ്മ ശാന്തത അവലംബിച്ചത്‌. 


സുധാമണിയില്‍ ഭ്രദകാളിയുടെ അനുഗ്രഹം ഉണ്ടായി എന്ന്‌ 
സംസാരമായി. വാര്‍ത്ത വേഗം പരന്നു. ഇതേപ്പറ്റി അമ്മ പിന്നീട്‌ പറഞ്ഞു 
ഭക്തന്മാരെ ആക്ഷേപിച്ച ദുഷ്ടന്‍ മാരെയെല്ലാം നശിപ്പിക്കണമെന്ന 
ഭാവം വന്നു. അപ്പോള്‍ അറിയാതെ അമ്മ രന്രദഭാവത്തിലായി, 
ഭശകാളിയായി. അതിനുശേഷമാണ്‌ അമ്മയുടെ ദേവീഭാവം ആരംഭിച്ചത്‌ .”” 


ദേവീഭാവം-ഒരു ദൃക്സാക്ഷി വിവരണം 

ദേവീഭാവത്തിന്‌ അമ്മ കളരിയില്‍ കയറി കുറച്ചുകഴിഞ്ഞു ദീപാരാധ 
നയ്ക്കായി നട തുറക്കും. ദീപാരാധന നടത്തിയിട്ട്‌ അമ്മ പടിഞ്ഞാറു 
ദര്‍ശനമായി ഇരുന്ന്‌ “അംബികേ ദേവീ”, “ദേവീ ഭഗവതീ”, “അമ്മേ ഭഗവതീ 
നിത്യകന്യേ' തുടങ്ങിയ ഏതെങ്കിലു ദേവീകീര്‍ത്തനം ' പാടും. അടുത്ത്‌ 
ഒന്നുരണ്ടു സ്ര്രീകളും പെണ്‍കുട്ടികളും കാണും. കീര്‍ത്തനം തീരാറാകുമ്പോള്‍ 
സുഗുണച്ചന്റെറ അമ്മ മാധവിയും ദമയന്തിയമ്മയും അമ്മയുടെ തലയില്‍ 
കുറച്ചു പൂക്കള്‍ അര്‍പ്പിക്കും. തുടര്‍ന്ന്‌ അമ്മ ദേവീഭാവം കൈക്കൊള്ളും. കൈ 
ദേവീമുഗ്ദ പിടിച്ചിരിക്കും. ശംഖുവിളിയും മണിയടിയും സ്രതീകളുടെ 
കുരവയുമെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോള്‍ ചിലപ്പോള്‍ ഭജുനയ്ക്കനു 
സരിച്ചു അമ്മ ദേവീഭാവമയിയായി ആനന്ദനൃത്തം ചെയ്യും. പാട്ടു മുറുകും 


ഓം ഭ്രദകാളി..... ശ്രീഭ്രകാളി 
ശരണമെന്നുമേകും ദേവിയേ മോഹിനീ 


137 


മോദമേകി നിന്‍ ജുനത്തെ കാത്തുകൊള്ളണെ 
(ഭഇുനാമൃതം) 


* * hed 


ശക്തീ.... മഹാദേവീ..... 
ഭക്തിഗമ്യേ..... നമസ്‌കാരം! 


കാമേശ വാമാക്ഷി കാമദേ..... 
കാത്തരുളീടേണ മെങ്ങളെ 
സര്‍വ്വചരാചരത്തില്‍ വിളങ്ങുമെന്‍ 
സര്‍വ്വേശ്വരി കമലേ.... 
(്രാമേശ-) 
ഭജനാമൃതം 
+ * ക്ല (ഭജനാമൃതം) 


വിശ്വവിമോഹിനിയേ മഹേശ്വരീ 

അമ്മേ നമോ നമസ്തേ 

ശാംഭവീ ശോകനാശേ പാദങ്ങളില്‍ 

നിത്യവും കുമ്പിടുന്നേന്‍ (വിശ്വാ) 
കാളമേഫ്വത്തെ വെല്ലും നിറമേലും 

കാളീ മനോഹരാംഗീ 

നാളീകലോചനേ നിന്‍ ഗളത്തിലെ 


മാലയിതെന്തുകൊണ്ട്‌ ? 
(വിശ്വ-) . 


(ജനാമൃതം) 


ദേവീ മഹേശ്വരിയേ 
മായാ സ്വരൂപിണിയേ 
ഈ വിശ്വ കാരണിയേ 
തായേ നമോ നമസ്തേ 


138 


ലോകേശി നീലകേശീ മഹാ 
മായേ മനോഹരാംഗീ 
ബന്ധമോക്ഷങ്ങള്‍ നല്‍കും ഭക്ത- 
ബന്ധുവും നീ മഹേശീ 
2 (ദേവീ. 


അമ്മ പീഠത്തില്‍ ഇരിക്കും. ശിരസ്സില്‍ കിരീടം കാണും. ആദ്യകാലര 
കിരീടം ഇല്ലായിരുന്നു. തമിഴ്‌നാട്ടില്‍നിന്നു വന്ന ഭക്തന്മാര്‍ അമ്മ 
മധുരമീനാക്‌ ഷിയായി കാണുകയും കിരീടം സമര്‍പ്പിക്കുകയും ചെയ്‌ 
ആദ്യം അമ്മ അതു സ്വീകരിച്ചില്ല. ഭക്തന്മാര്‍ നിരാഹാര്രവതമനുഷ്ഠി. 
നിര്‍ബന് ധിച്ചപ്പോളാണ്‌ അമ്മ കിരീടം വച്ചുതുടങ്ങിയത്‌ . 


നട തുറക്കുമ്പോള്‍ ദേവിക്ക്‌ ആരതി ഉഴിയും. ശംഖുവിളി, മണിയ 
കുരവ എല്ലാംകൊണ്ട്‌ അന്തരീക്ഷം ഭക്തിനിര്‍ഭരമായിരിക്കും. ആളുക 
തൊഴുതുനില്‍ക്കും വേദമന്ത്രങ്ങള്‍ മുഴങ്ങും. ആരതിക്കുശേഷം ഭജ 
ആരംഭിക്കും. റ 


സ്ത്രീകളും പുരുഷന മാരും ്രത്യേകം രണ്ടു ക്യൂവില്‍നിന്ന്‌ ഇടവി 
കളരിയില്‍ കയറിത്തുടങ്ങും. അകത്തു കയറുന്ന ആള്‍ അമ്മടെ 
നമസ്കരിക്കും. ചിലര്‍ കര്‍പ്പൂരവും സാധമ്പാണിയും മറ്റും പാദത്തില്‍വയ്ക്കു: 
നമസ്കരിച്ചെഴുന്നേല്‍ക്കുന്ന വ്യക്തിയുടെ !.ഭൂമധ്യത്തില്‍ അമ്മ ഇടതേ 
ചൂണ്ടുവിരല്‍ അമര്‍ത്തും. ഭക്തരുടെ മുഖം തോളില്‍ ചേര്‍ത്തുപിടിച്ച 
അവര്‍ക്കു പറയാനുള്ളതു കേള്‍ക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ 
നല്‍കുകയും ചെയ്യും. ലൌകികവും ആദ്‌ ധ്യാത്മികവുമായ കാരണങ്ങളാ൪ 
കരയുന്നവരുടെ കണ്ണുനീര്‍കൊണ്ട്‌ അമ്മയുടെ വസ്ര്തം നനഞ്ഞു കുതിരും 
അവരെ അമ്മ ആശ്വസിപ്പിക്കും. 


എല്ലാവരോടും അമ്മയ്ക്ക്‌ ഒരേ പെരുമാറ്റമാണ്‌. സ്രതീ-പുരുഷഭേദമോ 
ബാല-വൃദ്ധഭേദമോ, സാംരകമിക രോഗിയെന്നോ ഒന്നും അമ്മയ്ക്കില്ല 
പഴുത്തളിഞ്ഞ കുഷ്‌ഠരോഗികളെയും മദ്യപാനികളെയുംവരെ അമ്മ മടിയില്‍ 
പിടിച്ചുകിടത്തും. ഭസ്മം, ചന്ദനത്തിരി, പായസം തുടങ്ങിയ ര്രസാദങ്ങളു? 
അഭയവും നല്‍കി അമ്മ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നു. അമീ 
പലരുടെയും മാറാവ്യാധികള്‍ മാററിയിട്ടുണ്ട്‌. ശ്രാന്ത്‌, അപസ്മാരം, 
പ്രേതബാധ, മറ്റു ദുരിതങ്ങള്‍ എല്ലാം ഉളള ആയിരക്കണക്കിനാള്‍ക്കാര്‍ 
അമ്മയുടെ അടുക്കല്‍ വന്ന്‌ രക്ഷനേടിയിരിക്കുന്നു. ഓരോരുത്തര്‍ക്കും 
ആവശ്യമായ നിര്‍ദ്ദേശങ്ങളും അമ്മ നല്‍കും. 


ആളുകള്‍ക്ക്‌ അവരുടെ പ്രശ്‌നങ്ങള്‍ പറയാന്‍ അമ്മ അവസര! 
കൊടുക്കുകയും അവയ്ക്കെല്ലാം പരിഹാരം നല്‍കുകയും ചെയ്തുകൊണ്ടി 


രിക്കുമ്പോള്‍, കളരിക്കുമുമ്പില്‍ ഭക്തി വഴിഞ്ഞൊഴുകുന്ന ഭജന 
നടക്കുന്നുണ്ടായിരിക്കും. അമ്മയുടെ ദിവ്യസാന്നിദ്‌ ധ്യവും അമ്മയെ മാതം 
ശരണമാക്കിയ മക്കളുടെ പ്രേമംനിറഞ്ഞ ഭജുനയുംകൂടി ചേരുന്ന രാവുകള്‍ 
ആശ്ശമാന്തരീക്ഷത്തെ ദേവഭൂമിയും ദിവ്യഭൂമിയുമാക്കിത്തീര്‍ക്കുന്നു. ആദ 
ധ്യാത്മികമായ ഉദ്ദീപനമുണ്ടാകാതെ ഇവിടെനിന്ന്‌ ആര്‍ക്കും മടങ്ങുക 
പ്രയാസമാണ്‌ . ഗംഗയില്‍ മുങ്ങിയിട്ട്‌ നനയാതെ കയറുന്നതെങ്ങനെ! 
അമ്മയുടെ ഭാവദര്‍ശനവും ഭജനയും സൃഷ്ടിക്കുന്ന ഭക്തിയുടെ 
അന്തരീക്ഷത്തില്‍ ഒരിക്കലെങ്കിലും വന്നുപെടുന്നവര്‍ ക്രമേണ ഈശ്വരനോട്‌ 
അടുക്കാന്‍ നിര്‍ബന ധിതരായിത്തീരുന്നു. ഏതു ഭാതികന്‍െറ ശിലാഹൃദ 
യത്തെയും അലിയിക്കുവാനുളള ഭക്‌ തിതരംഗം അവിടെ അലയടിക്കുന്നുണ്ട്‌. 
അമ്മയുടെ ഭാവദര്‍ശനത്തിന്‍െറ ഒരു വലിയ പ്രയോളനവും ഇതുതന്നെ 
യാണ്‌. എത്രയയ്രെത ലാകികര്‍ അമ്മയുടെ ഭാവദര്‍ശനത്തിനുവന്ന്‌ ഉറച്ച 
ഈശ്വരവിശ്വാസികളും ഭക്‌ തന്‍മാരും സാധകന്‍മാരുമായി മാറിയിരിക്കുന്നു. 


ഭാവദര്‍ശനസമയത്ത്‌ കളരിമണ്ഡപത്തില്‍ നിന്നുയരുന്ന കീര്‍ത്തന 


ങ്ങള്‍ ശ്രോതാക്കളില്‍ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരേസമയം 
പപദാനംചെയ്യാന്‍ പര്യാപ്തങ്ങളാണ്‌ . 


ആഗമാന്തപ്പൊരുളേ ജൂഗന്മയീ 
ആരറിയുന്നു നിന്നെ വിദ്യാമയീ 
ആനന്ദാത്മികേ നിത്യേനിരാമയി 
ആദിശക്തി പരാശക്തി പാഹിമാം. 


സര്‍വ്വാന്തരംഗനിവാസിനി സര്‍വ്വജ്ഞ 
നിര്‍വ്വാണ സനഖ്യ്രപദാന പരായണി 
ദുഷ്ടര്‍ക്കൊരിക്കലും കണ്ടുകിട്ടാത്തവള്‍ 
ശിഷ്ടര്‍തന്‍ ധ്യാനത്തിലെന്നും വിളങ്ങുവോള്‍ 


സത്വാദിശക്തിയാല്‍ ലോകങ്ങളൊക്കെയും 
കാത്തു കല്പാന്തമെല്ലാമൊഴിക്കുവോള്‍ 
അപ്പരാശക്തി.... ദേവീ.... ഭഗവതി 

കെല്പു നല്‍കുകെന്‍ ബുദ്ധിയ്ക്കനാരതം 


നിത്യയായി നിറഞ്ഞുവിളങ്ങുന്ന 
സത്യരൂപിണീ ദേവി സനാതനി 
മര്‍തൃരില്‍ മന്‌ ദനെന്നില്‍ തെളിഞ്ഞുനീ 
മുക്തിമാര്‍ഗ്ഗം പറഞ്ഞുതന്നീടണം 


ഇപ്പരാശക്തിയാണിന് ദദാദിദേവകള്‍- 
ക്കെപ്പോഴുമാരശയഭൂതയായുളളവള്‍ 


140 


പാരിലൊരുവനാര്‍ ഭവദീയ 
പാരാവാരസമാന്തരലീലകള്‍ 


വ്യക്തമായി പറയുന്നു നിത്യവും 
ചിത്തില്‍ വന്നു തെളിയുകയംബികെ 
ത്വൽച്ചരിശ്രങ്ങള്‍ വാഴ്ത്താനെടുക്കുക 
മുക്തയാക്കുകീ മായയില്‍ നിന്നു നീ. 


ഇക്കണ്ട നാനാചരാചരമൊക്കെയും 
എന്‍മഹാദേവി നിന്‍ ലീലകള്‍ നിശ്ചയം 
മൂര്‍ത്തികള്‍ മൂവരും വാഴ്ത്തും കഴലിണ 
മര്‍ത്യനാമിവനെന്നും നമിക്കുന്നു. 


൦ 10 + 


കരുണക്കടലേ കരുണാമയീ 

കനിയൂ കനിയൂ കരുണാമയീ 
കദനത്തിന്‍ രോദനം കേള്‍ക്കുന്നില്ലേ 
കരുണാമയീ എന്നെ കാണുന്നില്ലേ 
കദനത്തിന്‍ നിഴല്‍ വീശിടാതെ നിത്യം 
കരുണാമയീ എന്നെ കാത്തിടണേ ” 
കസ്തൂരി ഗന്ധത്തെയാര്‍ന്നവളെ 
കമലലോചനെ നിന്നെ കൈതൊഴുന്നേന്‍ 
കരുണാമയീ നിന്നെക്കാണുവാനും 
കണ്ടുകണ്ടുളളം തെളിയുവാനും 
കണ്ണിനു കാതുകം തോന്നുവാനും 
കണ്ണിനു കാഴ്ചകള്‍ തന്നീടണേ! 


ന * * 
അമൃതാനന്ദമയീ (ബഹ്‌ മമയീ!....! 
അതുലിത സൌന്ദര്യരൂപിണീ 


ആനന്ദമയീ ബഹ്‌ മമയീ 


ആറാധാരങ്ങള്‍ കടന്നുയോഗികള്‍ 
അമൂല്യനിധി നിന്നെ അറിയുന്നു. 


141 


മതവും ജാതിയും ഇവിടെയീ മര്‍ത്യന്‍െറ 
മദമുയര്‍ത്താന്‍ മാ്രമുപകരിച്ചു. 
മനുളുമൃഗാദിയിലൊക്കെയും ജീവനായ്‌ 
മനസ്സിന്‍െറയടിത്തട്ടില്‍ നീ ശയിപ്പൂ. 


ദേവീഭാവത്തിന്‍െറ വിശേഷത അമ്മ ഇങ്ങനെ വ്യക്തമാക്കുന്നു_ 
കൃഷ്ണഭാവത്തില്‍ എനിക്ക്‌ ഒന്നിനോടും ഒരു ബന്ധവും തോന്നാറില്ല. 
ദേവീഭാവത്തിലാണ്‌ ആളുകള്‍ക്ക്‌ ഉപകാരം ചെയ്യാന്‍ കഴിയുന്നത്‌.” 
എന്തെന്തു ര പശ്‌നങ്ങളുമായി വന്നാലും അമ്മയുടെ പക്കല്‍നിന്ന്‌ 
ആശ്വാസവും പരിഹാരവും ലഭിക്കും എന്ന്‌ അനുഭവസിദ്ധമാണ്‌ . ദേവീഭാവ 
സമയത്താണ്‌ അമ്മ കൂടുതല്‍ മന്തദീക്‌ ഷ നല്‍കാറുളളത്‌ . ഇത്‌ മിക്കവാറും 
വ്യാഴാഴ്ച ദിവസമായിരിക്കും. ഭാവസമയത്ത്‌ കളരിയിലിരുന്നു ധ്യാനിച്ചാല്‍ 
കൂടുതല്‍ ഏകാഗ്രത കിട്ടുമെന്നുളളത്‌ അനുഭവമാണ്‌. അമ്മയെ വീശാനും 
പ്രസാദവും മറ്റും എടുത്തുകൊടുക്കാനും ഭാവസമയത്ത്‌ അടുക്കല്‍ 
സ്ത്രീജനങ്ങള്‍ കാണും. എല്ലാവര്‍ക്കും ദര്‍ശനം നല്‍കിയശേഷം 
എഴുന്നേല്‍ക്കുന്ന അമ്മ കളരിയിലുളളവരുടെ തലയില്‍ പുഷ്പം വിതറും, 
പിന്നീട്‌ കളരിവാതില്‍ക്കല്‍ വന്ന്‌ മന്ദസ്‌മേരവദനയായി ഭളുന കേട്ട്‌ 
ആനന്ദിച്ചുനില്‍ക്കും. അപ്പോള്‍ ഭജുനയ്ക്കിരിക്കുന്നവരുടെ മേല്‍ അമ്മ 
പൂക്കള്‍ വാരിവിതറും. അന്തരീക്ഷത്തില്‍ വന്നുനില്‍ക്കുന്ന സൂക്ഷ്മരുഫീ 
കളെ ഉദ്ദേശിച്ച്‌ പുഷ്പങ്ങള്‍ അര്‍പ്പിക്കും. സ്ഥൂലസുക്ഷ്മങ്ങളായ 
സകലതിനെയും (ബഹ്‌ മമായി കണ്ടുകൊണ്ട്‌ അമ്മ അര്‍ച്ചന നടത്തുകയാണ്‌ 
ഈ സമയത്തു ചെയ്യന്നത്‌. സ്തോഗ്രാലാപനം കേട്ടുകൊണ്ടു കുറച്ചുനേരം 
നില്‍ക്കുമ്പോള്‍ നട അടയും. 


കുറച്ചുനേരം അമ്മ കളരിക്കകത്ത്‌ ശവാസനം കിടക്കും. ഇത്‌ 
എന്തിനെന്ന്‌ അമ്മ പറയുന്നു_ ഭാവസമയത്ത്‌ ഒരുപാടു ലാകികരുടെ 
വായു ശ്വസിക്കാനിടയാകുന്നു. അതിന്‍െറ അസ്വസ്ഥത മാറാന്‍ അമ്മ 
വായുവിനെ കുംഭിപ്പിച്ചുനിര്‍ത്തുന്നു. ഇരുപത്തിനാലു മണിക്കൂര്‍ ലാകികത്തി 
ലിടപെട്ടാലുളള ദോഷം രണ്ടുമിനിട്ടു നേരത്തെ ഏകാഗ്രത കൊണ്ടുമാറും. 
ദിവസം മുഴുവന്‍ തോട്ടി മലം വാരിയാലും രണ്ടുമൂന്നു മിനിട്ടു നേരത്തെ 
കുളികൊണ്ടു ദേഹത്തെ നാറ്റം പോകുമല്ലൊ.” 

അമ്മയുടെ ഏതു പ്രവൃത്തിക്കും ഇതുപോലെ ബാഹ്യമായി 
കാണുന്നതിനപ്പുറം ആന്തരികമായ അര്‍ത്ഥം കാണും. 

പിന്നെ സാധാരണ ഭാവത്തില്‍ അമ്മ വെളിയില്‍ വരും. 
മണിക്കൂറുകളോളം, ചിലപ്പോള്‍ രാതി മുഴുവന്‍, ഭാവത്തിനു ചെലവഴിച്ച 
അമ്മ മിക്കപ്പോഴും വിശ്രമിക്കാന്‍ പോകാറില്ല. അതിനു തരപ്പെടുകയില്ല. 
അമ്മയെ കണ്ടു യാത പറയാന്‍ നില്ക്കുന്ന ഗൃഹസ്ഥ ഭക്തന്മാരെ 
നിരാശപ്പെടുത്തുന്ന കാര്യം അമ്മ ചിന്തിക്കുകപോലുമില്ലു. വെളിയില്‍വന്ന്‌ . 


142 


എല്ലാവരോടും കുശലം പറയും. ചിലരുടെ സംശയങ്ങള്‍ക്കു മറുപടി പറയും. 
ചിലരെ കുറച്ചുദൂരം അനുയാര്ര ചെയ്തെന്നുവരും. വിശ്രമിക്കാത്തതിന്‌ 
അന്തേവാസികള്‍ പരാതിപ്പെടുമ്പോള്‍ അമ്മ പറയും-- നിങ്ങള്‍ എപ്പോഴും 
ഇവിടെയുണ്ട്‌. ഗൃഹസ്ഥമക്കളോ? ജോലി ചെയ്തു കഷ്ടപ്പെട്ടു മിച്ചം 
വയ്ക്കുന്ന കാശും കൊണ്ടാണ്‌ പലരും ഇടയ്ക്ക്‌ അമ്മയെ കാണാന്‍ 
വരുന്നത്‌. അവരോടു സംസാരിക്കാതെ ഞാന്‍ പോയി കിടന്നാല്‍ അവരുടെ 
ഹൃദയം നോവും. 


നിഷ്കാമപ്രേമം, കരുണ, ക്ഷമ, സഹനം, ത്യാഗം ഇവയ്ക്കെല്ലാം 
മാതൃകയായി അമ്മയെ കാണുന്ന ഭക്തന്മാര്‍ നിരവധിയാണ്‌. ഓരോ 
ഭാവദര്‍ശനവും അമ്മയുടെ അനന്തവും ദിവ്യവുമായ ശക്തിയുടെ ഈഷത്‌ 
്രകാശനങ്ങളത്രെ. 


ആദ്യകാലത്തെ ഭാവദര്‍ശനത്തില്‍നിന്ന്‌ പിന്നീട്‌ പല ബാഹ്യമായ 
മാറ്റങ്ങളും അമ്മ വരുത്തി. കൃഷ്ണഭാവവും തുടര്‍ന്ന്‌ ദേവീഭാവവുമായിരുന്നു 
നടപ്പ്‌. പിന്നെ കൃഷ്ണഭാവം നിര്‍ത്തി. ഭക്തന്‍മാരുടെ തൃപ്തിക്കുവേണ്ടി അമ്മ 
സ്വീകരിച്ച ആഭരണാദി ആഡംബരങ്ങള്‍ ഒന്നൊന്നായി ചുരുക്കി. സ്വര്‍ണ്ണവും 
മണ്ണും ഒരുപോലെ കാണുന്ന അമ്മയെ ഭക്തന്മാര്‍ അവരുടെ മാനസിക 
നിലയ്ക്കനുസരിച്ച്‌ നിര്‍ബന്ധിച്ച്‌ സ്വര്‍ണ്ണാഭരണങ്ങള്‍ അണിയിക്കുമായി 
രുന്നു. കമത്തില്‍ അമ്മ അതു കുറയ്ക്കുകയും പകരം രൃദാക്‌ ഷംകൊണ്ടുള്ള 
ആഭരണങ്ങള്‍ സ്വീകരിക്കുകയും ചെയ്തു. രോഗിയായ. കുഞ്ഞിനെ 
ചികിത്സിക്കുമ്പോള്‍ അമ്മയും പഥ്യം ആചരിക്കേണ്ടതുണ്ട്‌ . അതുപോലെ, 
സ്വര്‍ണ്ഡഭമമുളള ആളുകളുടെ ശ്രമം മാറ്റാന്‍ അമ്മ സ്വര്‍ണ്ണാഭരണങ്ങള്‍ 
ഉപേക്ഷിക്കുകയാണുണ്ടായത്‌. സ്വര്‍ണ്ണവും കല്ലും അമ്മയ്ക്ക്‌ തുല്യമാണ്‌ 
പക്ഷേ, അമ്മ സ്വര്‍ണ്ണാഭരണമണിഞ്ഞാല്‍ മറ്റുള്ളവരും അതു മാതൃകയാക്കും. 
സന്യാസമാര്‍ഗ്ഗം ഉപദേശിക്കുന്ന അമ്മ സ്വയം ത്യാഗം കാണിച്ചുകൊടുത്തു. 
ചെറുപ്പത്തില്‍ അമ്മ നിറമുള്ള വസ്രതങ്ങള്‍ ധരിച്ചിരുന്നെങ്കിലും 1979 
അവസാനം മുതല്‍ സ്ഥിരമായി വെളളവസ്ര്തം ധരിക്കാന്‍ തുടങ്ങി. 
ഭാവസമയത്തു മാര്തം നിറമുളള വസ്ര്തം പില്‍ക്കാലത്ത്‌ അണിഞ്ഞുപോന്നു. 

ഭാവത്തെസംബന്ധിച്ച പല സംശയങ്ങള്‍ക്കും അമ്മ പലപ്പോഴായി 
മറുപടി പറഞ്ഞിട്ടുണ്ട്‌ . 

ചോദ്യം-അമ്മ കൃഷ്ണ-ദേവീഭാവങ്ങള്‍ സ്വീകരിക്കാന്‍ കാരണമെ 
ന്താണ്‌? 

അമ്മ-്രപധാനമായും അമ്മ കൃഷ്ണനേയും ദേവിയേയുമാണ്‌ 
ഉപാസിച്ചത്‌ . അതുകൊണ്ട്‌ ആ ഭാവങ്ങള്‍ സ്വീകരിക്കാനിടയായി. 

രണ്ടാമതായി, കൃഷ്ണന്‍ ശുദ്ധ ചൈതന്യവും ദേവി സൃഷ്ടിലീല 
യുമാണ്‌. ഈ രണ്ടു ഭാവത്തില്‍ എല്ലാം അടങ്ങുന്നു. 

കൂടാതെ,” കേരളത്തില്‍ കൃഷ്ണ-ദേവീഭക്തന മാരാണ്‌ കൂടുതല്‍. 
അവര്‍ക്കുവേണ്ടി ഈ രണ്ടു ഭാവങ്ങള്‍ കൈക്കൊണ്ടു. 


143 


ചോദ്യം-സാധാരണ സമയത്തും ഭാവസമയത്തും ഒരേ അമ്മതന്നെ, 
poo നിന്നൊരു ശക്തി അമ്മയില്‍ (രപവേശിക്കുന്നില്ല എന്നു ചിലര്‍ 
യുന്നു. എങ്കില്‍ ഭാവത്തിന്‍െറ പ്രത്യേകത എന്താണ്‌ ? 
അമ്മ-ഭാവസമയത്ത്‌ ഞാന്‍ എന്‍െറ ആവരണങ്ങളില്‍ രണ്ടുമുന്നെണ്ണം 
ന്നു. 
മായയുടെ അനേകം അട്ടി ആവരണങ്ങള്‍കൊണ്ടു തന്‍െറ 
വൃത്വത്തെ മൂടി സാധാരണ സ്ത്രീയെപ്പോലെ വ ൃവഹരിക്കുന്ന അമ്മ 
ുവസമയത്ത്‌ താന്‍ ആര്‌ എന്നതിന്‍െറ മിന്നാട്ടം കാണിക്കുന്നു. 
പോദ്യം-ഭാവത്തിനു ്രത്യേക സമയം ഉണ്ടോ? 
അമ്മ-ഇല്ല. ഏതുസമയത്തും ഭാവം സ്വീകരിക്കാം. സങ്കല്‍പ്പിക്കേണ്ട 
മസമേ ഉളളൂ. ഞായര്‍, ചൊവ്വാ, വ്യാഴം എന്നീ ദിവസങ്ങളിലാണ്‌ 
രദ്യകാലത്ത്‌ ഭാവം ര്പകടമായത്‌ . പിന്നീട്‌ അതു നടപ്പായി. 
ചോദ്യം-ഭാവത്തിനു കൃഷ്ണവേഷവും ദേവീവേഷവും എന്തിനാണ്‌ ? 
അമ്മ-ഏതു ഭാവമാണെന്ന്‌ ആളുകളെ ഓര്‍മ്മിപ്പിക്കാന്‍ അതു 
സഹായിക്കും. പൊലീസ്‌ വേഷത്തിനു പ്രാധാന്യം ഉള്ളപോലെ ജനങ്ങള്‍ 
വഷത്തിനു വിലകല്‍പ്പിക്കുന്നുണ്ട്‌ സാധാരണ ഭാവത്തില്‍ അമ്മയോടു 
ണിക്കുറുകള്‍ സംസാരിച്ചാലും മതിയാകാത്തവര്‍ ഭാവത്തിന്‌ ഒരുനിമിഷം 
സംസാരിച്ച്‌ സംതൃപ്തരാകുന്നുണ്ട്‌. ഈശ്വരനോടു നേരിട്ട്‌ സങ്കടം പറഞ്ഞ 
ുരു അനുഭവം അപ്പോള്‍ അവര്‍ക്കു കിട്ടുന്നു. 


ശരിയായ ആദ്‌ ധ്യാത്മികതയ്ക്ക്‌ ഇത്തരം [പകടനം ആവശ്യമില്ല 
എന്നു വിമര്‍ശിക്കുന്നവരുണ്ട്‌ . അവതാരങ്ങളുടെയും മഹാത്മാക്കാളുടെയും 
പുവര്‍ത്തനശൈലികള്‍ക്കു തമ്മില്‍ വ്യത്യാസമുണ്ട്‌ എന്ന്‌ ഇവിടെ നാം 
ാര്‍മ്മിക്കണം. തന്നെയല്ല, ദിവ്യവ്യക്തികളുടെ ്രവര്‍ത്തനതത്വം യുക്തി 
കാണ്ടുമ്രതം മനസ്സിലാക്കുക വയ്യാ, അനുഭൂതിതലത്തെയും ആശ്രയി 
ക്കണ്ടിവരും. എങ്ങനെയെന്നോ? സാധകന് മാര്‍ക്ക്‌ അമ്മ സ്വപ്നത്തിലും 
ധ്യാനത്തിലും ദര്‍ശനം നല്‍കാറുണ്ട്‌. അപ്പോള്‍ അമ്മ ശരിക്കും 
ാദവിയാണെന്ന ബോധമാണ്‌ സാധകന്‌ ഉണ്ടാകാറുള്ളത്‌. മനുഷ്യസ്രതീ 
എന്നു തോന്നാറില്ല. ഇതിന്‌ എത്രയെങ്കിലും ഭക്തന്മാര്‍ സാക്ഷികളാണ്‌. 
അമ്മ വളളിക്കാവിലിരിക്കുമ്പോള്‍ത്തന്നെ ദൂരെ ദിക്കുകളില്‍ ഭക്തന്മാര്‍ക്ക്‌ 
പലരീതിയില്‍ പ്രത്യക്ഷദര്‍ശനം നല്‍കിയ അനുഭവങ്ങളും ഉണ്ട്‌ . ഇങ്ങനെ 
സ്വപ്നദര്‍ശനത്തിലും ധ്യാനദര്‍ശനത്തിലും മറ്റും (പത്യക്ഷയാകുന്ന 
പരാശക്തിയായ അമ്മയുടെ ഒരു വെറും നിഴല്‍ മാര്രമാണ്‌ കൃഷ്ണ-ദേവീ 
ഭാവങ്ങളിലും സാധാരണ ഭാവത്തിലും കാണപ്പെടുന്നത്‌ എന്ന്‌ അമ്മയുടെ 
അനുഭവസ്ഥരായ ഭക്തന്മാര്‍ക്ക്‌ നേരിട്ടു ബോദ്ധ്യമുളള കാര്യമാണ്‌. 
അമ്മയുടെ ഈശ്വരത്വത്തിന്‍െറ ഗ്പതീകാത്മകമായ ആവിഷ്‌കരണമാണ്‌ 
മൃഷ്ണ-ദേവീഭാവദര്‍ശനങ്ങള്‍ എന്നു കരുതാവുന്നതാണ്‌ . സാധാരണ 
ജനങ്ങള്‍ക്കു പ്രതീകങ്ങള്‍ ആവശ്യമാണ്‌. ൂ 


144 


ചോദ്യം-ഭാവസമയത്തെ കാര്യങ്ങള്‍ പിന്നീടും അമ്മയ്ക്ക്‌ ഓര്‍മ്മ 

യുണ്ടോ? 

അമ്മ--ഉണ്ട്‌ . അതു മനസ്സിലായപ്പോഴാണ്‌ ഭാവസമയത്തെ അമ്മയും 
സാധാരണ അമ്മയും ഒന്നാണെന്ന്‌ ്ബഹ്മചാരി മക്കള്‍ കണ്ടുപിടിച്ചത്‌, 
ആദ്യകാലത്ത്‌ ഇവിടെവന്ന (ബഹ്മചാരിമക്കളെ അമ്മ തന്‍െറ ശരിയായ 
രൂപം... മനസ്സിലാക്കിയില്ല. ഒടുവില്‍ അവര്‍ കരഞ്ഞു പറഞ്ഞപ്പോഴാണ്‌ 
ശരിയായ സ്വരൂപം വെളിവായത്‌. അമ്മയും ദേവിയും അഭിന്നമെന്നു 
മിക്കവര്‍ക്കും അറിഞ്ഞുകൂടാ. ശരീരം വെടിയുന്നതുവരെ ആരും അത്‌ 
അറിയരുതെന്നായിരുന്നു എന്‍െറ ആര്ഥഹം. പക്ഷേ, ഭാവസമയത്തെ 
കാര്യങ്ങള്‍ ഭാവം കഴിഞ്ഞാലും അമ്മയ്ക്ക്‌ ഓര്‍മ്മയുണ്ടെന്ന്‌ (ബഹ്മചാരി 
മക്കള്‍ മനസ്സിലാക്കി. 

ചോദ്യം--മുമ്പ്‌ ഭാവത്തിന്‌ വളരെ ആള്‍ക്കാര്‍ വന്നിരുന്നു. പിന്നെ 
കുറഞ്ഞതെന്താണ്‌ ? 

അമ്മ--മുമ്പ്‌ ലാകികര്‍ കാര്യസാധ്യത്തിനാണ്‌ വന്നിരുന്നത്‌. കാര്യം 
സാധിച്ചാലും ഇല്ലെങ്കിലും പിന്നെ വരേണ്ടതില്ലല്ലോ. അതാണ്‌ ലാകികരുടെ 
രീതി. 


കഴിഞ്ഞ പത്തുവര്‍ഷത്തിലധികമായി നിരന്തരം ആയിരക്കണക്കിനാള്‍ 
ക്കാര്‍ അമ്മയുടെ ഭാവദര്‍ശനത്തിനു വരുന്നുണ്ട്‌. അഹങ്കാരമില്ലാതെ 
അമ്മയെ ആശ്രയിച്ചിട്ടുളള ഒരാള്‍ക്കുപോലും നിരാശപ്പെടേണ്ടിവന്നിട്ടില്ല. 
അവരുടെ ഭാതികവും ആദ്ധ്യാത്മികവുമായ (പശ്നങ്ങള്‍ക്കു പരിഹാരം 
കിട്ടുന്നു. “ഞാന്‍ പറയുന്നതുപോലെ നാലുവര്‍ഷം സാധനചെയ്താല്‍ 
നിങ്ങള്‍ക്കു ലക്ഷ്യത്തിലെത്താം'” എന്ന്‌ അമ്മ ഉറപ്പുനല്‍കുന്നു, അമ്മ 
പറയുന്നതുപോലെ സാധന അനുഷ്ഠിക്കണമെന്നു മാതം. 


ഈശ്വരദര്‍ശനവും ആത്മസാക്ഷാത്ക്കാരവും മുക്തിയുമൊന്നും 
അത്ര വിദൂരതയിലല്ല. വ്യാകുലതയുളളവര്‍ക്ക്‌ ഇതെല്ലാം സമീപമാണ്‌. 
ശരിക്കു തൃഷ്ണയുണ്ടെങ്കില്‍ കാലം (രപശ്‌നമല്ു. മൂന്നോ നാലോ 
വര്‍ഷംതന്നെ ഏറെയാണ്‌. ചിലപ്പോള്‍ അതില്‍ കുറഞ്ഞ സമയംകൊണ്ടും 
ലക്ഷ്യത്തിലെത്താം. പക്ഷേ സദ്ഗുരുവിന്‍െറ നിര്‍ദ്ദേശം കൃത്യമായി 
പാലിച്ചുകൊണ്ട്‌ തീരവമായ വ്യാകുലതയോടും തൃഷ്ണയോടുംകുടി 
സാധന അനുഷ്ഠിക്കണം. മുങ്ങിമരിക്കാന്‍ തുടങ്ങുന്നയാള്‍ വെളളത്തില്‍ 
താഴുമ്പോള്‍ രക്ഷിക്കാന്‍ വിളിക്കുന്നതുപോലെ ഈശ്വരനെ വിളിക്കണം. 
അതല്ലെങ്കില്‍, തീപിടിച്ച വീട്ടിനുളളില്‍ പെട്ടുപോയവന്‍ സഹായത്തിന്‌ 
വിളിക്കുന്നതുപോലെ വിളിക്കണം. ആ ഡ്യ്േലത ഉണ്ടെങ്കില്‍ ലക്ഷ്യം 
അകലെയല്ല. 


ഇത്തരം ഈശ്വരോന്മുഖതയിലേക്ക്‌ ആളുകളെ നയിക്കുകയാണ്‌ 
അമ്മയുടെ ഭാവദര്‍ശനത്തിന്‍െറ ലക്ഷ്യം. 


145 


സമദര്‍ശിയായ അമ്മ ഭാവസമയത്ത്‌ ഭേദബുദ്‌ധിയില്ലാതെ എല്ലാഷ്‌ 
രേയും തൊടുന്നത്‌ ആക്ഷേപത്തിന്‌ കാരണമായിത്തീര്‍ന്ന. -ൽവിശ്വാ 
സികള്‍ കളിയാക്കാന്‍ തുടങ്ങി. ചിലപ്പോള്‍ അവര്‍ ഭാവത്തിനു കയറിയിട്ട്‌ 
അനാവശ്യമായി ഓരോ ചോദ്യം ചോദിക്കാനും മഗ്ലൂട.ഷുനിഞ്ഞു. ഇതെല്ലാം 
സുഗുണാനന്ദനെ വിഷമിപ്പിച്ചു. എന്നെങ്കിലുമൊരിക്കല്‍ പെണ്‍കുട്ടിയെ 
വിവാഹം കഴിച്ചയയ്ക്കാനുളളതാണ്‌,, ഭാവം ഇങ്ങനെ പോയാല്‍ 
നാണക്കേടാണ്‌, ഇത്‌ നിര്‍ത്തണം എന്നു അദ്‌ ദേഹത്തിനു തോന്നി. മൂത്ത 
സഹോദരന്‍ സുഭഗനും ഇതേകിന്താഗതിക്കാരനായിരുന്നു. 


ഒരുദിവസം സുഹ്യണച്ചന്‍ ദേവീഭാവ സമയത്ത്‌ കളരിയില്‍ കയറി 
ദേവിയോട്‌ ഇങ്ങനെ സങ്കടമുണര്‍ത്തിച്ച- കുഞ്ഞിന്‍െറ ദേഹത്തുനിന്ന്‌ 
ദേവിയമ്മ-ശാറിത്തരണം. ഇവിടെ ഞങ്ങള്‍ക്കു ഭാവം വേണ്ടാ. അവളെ 
വിവാഹം കഴിച്ചയയ്‌ ക്കണം. എനിക്കെന്‍െറ മോളെ വിട്ടുതരണം.” 

ദേവി-വളര്‍ത്തച്‌ ഛാ, നിന്‍െറ മോളോ? 

സുഗുണച്ചന്‍---അതെ. എന്‍െറ മോള്‍തന്നെ. ദേവീദേവന്‍ മാര്‍ക്കു 
വളര്‍ത്തച്‌ ഛന്‍ മാരുണ്ടോ? 

ദേവി-ഞാന്‍ നിങ്ങളുടെ മകളെ തിരികെ തന്നാല്‍ അത്‌ 
അല്പദിവസത്തിനുളളില്‍ ജീര്‍ണ്ണിച്ചുപോകും. അത്‌ ഒരു ശവശരീരം 
മാത്രമായിരിക്കും. 


അമ്മ പറഞ്ഞതിന്‍െറ അര്‍ത്ഥം മനസ്സിലാക്കാന്‍ സുഗുണച്ചനു 
കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു-_ ദേവി എന്‍െറ മകളുടെ ദേഹത്തുനിന്നു 
മാറിത്തരണം'. അമ്മ പറഞ്ഞു_ എങ്കില്‍ ഇന്നാ നിന്‍െറ മോളെ 
എടുത്തോളു.” 


ഉടനെ അമ്മ മരിച്ചുവീണു. അനക്കമില്ല. അമ്മയുടെ കണ്ണുകള്‍ 
തുറന്നിരുന്നെങ്കിലും നോക്കിയപ്പോള്‍ ജീവനില്ല. ഇടിയും വിളിയുമായി. 
വെളിയില്‍ ഭാവത്തിനു വന്നിരുന്ന ജനങ്ങള്‍ അമ്പരന്നു. സുഗുണച്ചന്‍െറ 
എന്തോ തെറ്റുകൊണ്ട്‌ ദേവി സുധാമണിയുടെ ജീവനുംകൊണ്ട്‌ സ്ഥലംവിട്ടു 
എന്ന വാര്‍ത്ത പരന്നു. മണിക്കൂര്‍ ആറേഴു കഴിഞ്ഞു. അപ്പോഴത്തെ 
വ്യാകുലത പറഞ്ഞറിയിക്കുക വയ്യാ. കളരിയില്‍ കുഞ്ഞിന്‍െറ ശവം 
മരവിച്ചുകിടക്കുന്നു. എല്ലാവരും ജ്ീവഛവങ്ങളായി കാത്തുനില്‍ക്കുന്നു. 
സുഗുണച്ചന്‍െറ നില ഏറ്റവും പരിതാപകരമായി എന്നേ പറയേണ്ടു. 
ശവത്തിന്‍െറ തലയ്ക്കല്‍ വിളക്കു കൊളുത്തിവച്ചപ്പോള്‍ ദുഃഖംകൊണ്ടു ചില 
ഭക്തന്മാര്‍ ബുദ്ധിശ്രമം വന്ന്‌ പിച്ചുംപേയും പറയാന്‍ തുടങ്ങി. ചിലര്‍ 
. കുഞ്ഞിന്‍െറ ദേഹത്ത്‌ ശ്വാസസഞ്ചാരമുണ്ടോ എന്നറിയാന്‍ മൂക്കിനടുക്കല്‍ 
വിരല്‍വച്ച്‌ പരിശോധിച്ച. 
ബോധം കെട്ടുവീണ സുഗുണച്ചന്‍ ബോധം തെളിഞ്ഞപ്പോള്‍ 
ദേവിയോടായി കരഞ്ഞു (പാര്‍ത്ഥിച്ചു--“ദേവീ, ഞാനിനി മകളെ കല്യാണം 


146 


കഴിപ്പിക്കണമെന്നു പറയുകയില്ല. കുഞ്ഞിനെ ഞങ്ങള്‍ക്കു ത൪്ബേ, 
ഹൃദയദേദകമായ ആ പ്രാര്‍ത്ഥന ദേവി കേട്ടു. മരിച്ചുകിടന്നിരുന്ന 
സുധാമണിയില്‍ വീണ്ടും ജീവന്‍െറ ലക്ഷണങ്ങള്‍ തെളിഞ്ഞു. അല്പം 
കഴിഞ്ഞ്‌ ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ എഴുന്നേറ്റു. അമ്മയ്ക്കു 
മാത്രമല്ല, എല്ലാവര്‍ക്കും അപ്പോള്‍ ജീവന്‍ തിരിച്ചുകിട്ടി. 


ഇതേപ്പറ്റി അമ്മ പറയുന്നു_ “അവരുടെ മകളെ വിട്ടുകൊടുക്കണ 
മെന്നാണല്ലോ ദേവിയോടു പറഞ്ഞത്‌. അഖ്രുടെ മകളാണെങ്കില്‍ ജീവന്‍ 
കൊടുക്കാന്‍ കഴിയണം. അതു പറ്റിയില്ല. എല്ലാവര്‍ക്കും കാര്യം മനസ്സിലായി, 
ഏറിവന്നാല്‍ ശരീരം മാത്രമേ മാതാപിതാക്കളുടെ വകയ്യായിട്ടുളളു. മകളെ 


ചോദിച്ചപ്പോള്‍ ശരീരമങ്ങു വിട്ടുകൊടുത്തു. അതോടെ ശല്യം അവസാനിച്ചു.” 
പിന്നീട്‌ കല്യാണാലോചന ഉണ്ടായില്ല, 


ഒരു മരണവും പുനര്‍ഇന് മവും 
അമ്മയുടെ ഭാവം തുടങ്ങിയിട്ട്‌ മൂന്നുവര്‍ഷമായപ്പോഴേക്ക്‌ നാടിന്‍െറ 
നാനാഭാഗത്തുനിന്ന്‌ ഭക്തജനങ്ങള്‍ വളളിക്കാവിലേക്ക്‌ ്പവഹിക്കാന്‍ 
തുടങ്ങി. അതോടൊപ്പം ഭാവദർശനം അവസാനിപ്പിക്കുവാന്‍ യുക്തിവാദി 
ര” അന്ധവിശ്വാസ നിര്‍മ്മാര്‍ജ്ജന കമ്മിറ്റിക്കാരും മററും 
്രവര്‍ത്തനം ഈര്‍ജ്‌ ജിതമാക്കി. അമ്മയുടെ ആദ്ധ്യാത്മിക (പവാഹം 
മനസ്സിലാക്കാന്‍ അവര്‍ക്കു കഴിയാതെ പോയി. അത്‌ ഇടയ്ക്കിടെ ചില 
അസ്വസ്ഥതകള്‍ സൃഷ്ടിച്ചുകൊണ്ടിരുന്നെങ്കിലും അമ്മ താന്‍ തിരഞ്ഞെ 
ടുത്ത മാര്‍ഗ്ഗത്തില്‍ ഉറച്ചുനിന്നു. ലോകത്തില്‍ മഹാത്മാക്കളുടെ ആഗമനം 
ഈശ്വരന്‍െറ മുന്‍കൂട്ടിയുള്ള കര്‍മ്മപദ്‌ധതിയനുസരിച്ചാണ്‌ . അതുകൊണ്ട്‌ 
ഗ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മര്‍ദ്ദത്തിനു വഴങ്ങി അവരാരും തങ്ങളുടെ 
്രവര്‍ത്തനപഥത്തില്‍ നിന്ന്‌ പിന്‍മാറുക പതിവില്ല. അമ്മയുടെ ജീവിതവും 
അതിന്‌ ഉദാഹരണമായിത്തീര്‍ന്നു. 


ഈശ്വരനെ മുന്‍നിര്‍ത്തിയുള്ള ഒരു തര്‍ത്തനമും തളരുകയില്ല എന്ന്‌ 
അമ്മയുടെ ജീവിതം സാക്ഷ്യംവഹിക്കുന്നു. അതേസമയം, മഹാത്മാക്കളുടെ 
ഗ്രവര്‍ത്തനമാര്‍ഗ്ഗത്തില്‍ കാലം പൂക്കള്‍ വിരിച്ചു കാത്തിരിക്കുന്നതും 
കാണാറില്ല. അനേകം (പതിബന ധങ്ങളോട്‌ ഏറ്റുമുട്ടി അവരുടെ മഹത്വം 
കൂടുതല്‍ (ര പഭ ചൊരിയുന്നതായിട്ടാണ്‌ കണ്ടുവരുന്നത്‌. 


1978 മദ്‌ ധ്യമായപ്പോള്‍ ഇടമണ്ണേല്‍ ഗൃഹത്തിന്‍െറ അന്തരീക്ഷത്തില്‍ 
അല്പം ഇരുള്‍ പരക്കുകയുണ്ടായി. എന്നാല്‍, ഭാവിയില്‍ അമ്മയുടെ 
മഹത്വം ആളുകള്‍ കൂടുതല്‍ മനസ്സിലാക്കുവാന്‍ അതും ്രയോഇനപ്പെടു 


147 


അമ്മയുടെ മൂത്ത ആങ്ങളയായ സ്യനില്‍ കുമാറിന്‍െറ (സുഭഗന്‍) 
പ്രകൃതത്തില്‍ ഇക്കാലത്ത്‌ ചില വ്യതിയാനങ്ങള്‍ കാണപ്പെട്ടു. സുഭഗന്‍ 
ഒരു നിരീശ്വരവാദിയായിരുന്നപ്പോള്‍ തന്നെ വീട്ടില്‍ ശച്ചടക്കം പാലിക്കു 
ന്നതില്‍ കര്‍ശനക്കാരനായിരുന്നു. മറ്റു സഹോദരങ്ങള്‍ക്ക്‌ മുന്‍കോപിയായ 
സുഭഗന്‍ ഒരു പേടിസ്വപ്നമായിരുന്നു എന്നു പറയാം. സഹോദരിയുടെ 
ഭാവത്തോട്‌ സുഭഗനു യോജിക്കാന്‍ കഴിഞ്ഞില്ല. ഭജനയും ഭക്തജന 
ത്തിരക്കും നാട്ടിലെ യുക്തിവാദികളുടെ അധിക്‌ ഷേപവുമെല്ലാം സുഭഗന്‌ 
ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട്‌ ഭാവത്തിനുവരുന്ന പല ആള്‍ക്കാ 
രെയും പിന്‍തിരിപ്പിക്കാനും സുഭഗന്‍ ശ്രമിച്ചിരുന്നു. 


കര്‍മ്മഫലമോ ഈശ്വരവിധിയോ എന്തെന്നറിഞ്ഞുകൂടാ, ഇക്കാലത്ത്‌ 
സുഭഗന്‍ ഒരു രോഗിയായിത്തീര്‍ന്നു. മന്തിന്‍െറ ആരംഭം കൈയിലും കാലിലും 
കണ്ടുതുടങ്ങി. സ്ഥിരമായി ഇംഗ്ളീഷ്‌ ചികിത്സയ്ക്കു വിധേയനായി. 
കൂടാതെ: ഇടയ്ക്കിടെ മറ്റു പല ചികിത്സകളും പരീക്ഷിച്ചുനോക്കുക 
യുണ്ടായി. താന്‍ മാറാരോഗിയായിക്കഴിഞ്ഞു എന്ന ചിന്ത ആ 
ഭയതികവാദിയെ അതൃന്തം നിരാശനാക്കി. ഇതോടെ ആത്മഹത്യാവാസന 
പ്രകടിപ്പിക്കാനും തുടങ്ങി. മനക്ളേശംകൊണ്ട്‌ ഉറക്കമില്ലാതായ സുഭഗന്‍ 
ഉറക്കം വരുന്നതിനുള്ള ഗുളികകള്‍ കഴിക്കാന്‍ തുടങ്ങി. ര്രമേണ മാനസിക 
സന്തുലനം തന്നെ തകരാറിലായി. 


ഒരുദിവസം അമ്മ ദമയന്തിയമ്മയെ വിളിച്ചു പറഞ്ഞു_'അണ്ണന്‌ 
ആയുസ്സുളളതായി കാണുന്നില്ല. അതിന്‍െറ പരിഹാരമായി അമ്മ മനന്റവതം 
എടുക്കണം. ഗ്വതം മുടങ്ങുമെന്നു തോന്നുന്നു. അതുകൊണ്ട്‌ ശ്രദ്ധിച്ച്‌ 
എടുക്കണം.” അതനുസരിച്ച്‌ ദമയന്തിയമ്മ മന്രവതം തുടങ്ങിയെങ്കിലും 
ദുശ്ശകുനമെന്നവണ്ണം ്വതം മുടങ്ങി. ഇതു വീട്ടുകാരുടെ മനസ്സില്‍ ആശങ്ക 
വളര്‍ത്തി. ര്വതം മുടങ്ങുന്നതു നന്നല്ലെന്നാണ്‌ വിശ്വാസം. 


ഒരുദിവസം ഭാവത്തിനു വന്ന ഒരു മുസ്ലിം ഭക്തയെ മാനസികനില 
തെററിയ സുഭഗന്‍ അധിക്ഷേപിച്ചു. അവരും മററു ചിലരും അമ്മയോടു 
വന്ന്‌ സങ്കടം പറഞ്ഞു. അമ്മ അവരോടു പറഞ്ഞു_സുഭഗന്‍െറ ആയുസ്സ്‌ 
അററിരിക്കുകയാണ്‌ . അതാണിങ്ങനെ ദുഷ്കര്‍മ്മം ചെയ്യുന്നത്‌. 


ഭാവസമയത്ത്‌ അമ്മ ഇങ്ങനെ പറഞ്ഞ വിവരമറിഞ്ഞ്‌ സൂുഗുണച്‌ ഛന്‍ 
പരിശ്രമിച്ചോടി വന്ന്‌ പാദങ്ങളില്‍ വീണ്‌ മാപ്പിരന്നു. സുദഗനെ 
രക്ഷിക്കണമെന്ന്‌ അപേക്ഷിച്ചു. അപ്പോള്‍ അമ്മ ദേവീദാവത്തില്‍ 
പറഞ്ഞു--- ഞാന്‍ ആരെയും ശിക്‌ ഷിക്കുന്നില്ല. ഓരോരുത്തരും കര്‍മ്മഫലം , 
അനുഭവിക്കണം. അല്ലാതെ പറ്റില്ല.” 


148 


മ്ളാനത തിങ്ങിയ ചില ദിവസങ്ങള്‍ ഇഴഞ്ഞു നീങ്ങി. ഒടുവില്‍ 
എല്ലാവരെയും വിഷമിപ്പിച്ച ആ സംഭവം നടന്നു. രോഗംമൂലം ആത്‌ മഹത്യ 
ചെയ്യുന്നു എന്നു കത്തെഴുതിവച്ച ശേഷം സുഭഗന്‍ 2-6-1978 രാ്രിയില്‍ 
ആത്മഹത്യ ചെയ്തു. അന്നേദിവസം അമ്മ ഭബനയ്ക്ക്‌വേണ്ടി ഒരു 
ഭക്തന്‍െറ വീട്ടില്‍ പോയിരിക്കുകയായിരുന്നു. 


ഇത്‌ ഇടമണ്ണേല്‍ വീട്ടില്‍ അല്പം ചലനം സൃഷ്ടിച്ചു. ആത്മഹത്യയല്ല 
എന്നു പപചരിപ്പിക്കാന്‍ എതിരാളികള്‍ ശ്രമിച്ചു. എങ്കിലും ഫലിച്ചില്ല. 
ആത്മഹത്യ ചെയ്യുകയാണെന്നു സുഭഗന്‍ സ്വന്തം കൈപ്പടയില്‍ എഴുതിവച്ച 
കുത്ത്‌ പോലീസിനു കിട്ടി. ചില ബന്ധുക്കള്‍ക്കും സ്നേഹിതന്‍മാര്‍ക്കും 
എഴുത്തയയ്ക്കുകയും ചെയ്തിരുന്നു. ഡോക്ടര്‍മാരുടെ പോസ്ററുമാര്‍ട്ടം 
സര്‍ട്ടിഫിക്കററ്‌ ആത്മഹത്യയെ സ്ഥിരീകരിച്ചു. നിയമ (പശ്‌നങ്ങള്‍ ഒന്നും 
ഉത്ഭവിച്ചില്ല. എന്നിട്ടും എതിരുകാര്‍ ദുഷ്ര്രചരണം നടത്തി. തന്‍െറ,മകനെ 
ജീവനെപ്പോലെ സ്നേഹിച്ചിരുന്ന സുഗുണച്‌ ഛനെ മകന്‍െറ മരണത്തില്‍ 
അപരാധിയാക്കാന്‍വരെ എതിരാളികള്‍ തയ്യാറായി. അങ്ങനെ ഇടയ്ക്കിടെ 
കളരിയില്‍ ചുഴലിക്കാററും കൊടുങ്കാററുമെലാം മാറിമാറി വീശിക്കൊ 
ണ്ടിരുന്നു. ഈശ്വരശക്തിയെ ഒന്നും തടയുകയില്ല എന്നു തെളിയിച്ചുകൊണ്ട്‌ 
അമ്മയുടെ ത്യാഗസമ്പന്നമായ ജീവിതം മുന്നോട്ടുനീങ്ങി. 
സുഭഗന്‍െറ മരണശേഷം പതിനാറു ദിവസം കഴിഞ്ഞ്‌ വീണ്ടും ഭാവം 
ആരംഭിച്ചപ്പോള്‍ സുഗുണച്‌ ഛന്‍ ദേവീദാവത്തിന്‌ കളരിയില്‍ വന്ന്‌ ദേവിയു 
ടെ മുമ്പില്‍ സങ്കടം പറഞ്ഞ്‌ പൊട്ടിക്കരഞ്ഞു. ദേവി തന്‍െറ മകനെ 
രക്ഷിക്കാഞ്ഞതില്‍ പരാതിപ്പെട്ടു. അപ്പോള്‍ അമ്മ പറഞ്ഞു_ “വിഷമി 
ക്കണ്ടാ, മരിച്ചുപോയ നിങ്ങളുടെ മകന്‍ മൂന്നുവര്‍ഷത്തിനകം ഈ 
വീട്ടില്‍തന്നെ മകനായി ഇനിക്കും.” 


അന്ന്‌ സുഗുണച്ചന്‍െറ പെണ്‍മക്കളുടെ ആരുടെയും വിവാഹം 
നടന്നിരുന്നില്ല, താമസിയാതെ മൂത്തമകള്‍ കസ്തൂരിയുടെ വിവാഹം 
നടക്കുകയും, ദേവീഭാവത്തില്‍ അമ്മ പറഞ്ഞ കാലാവധിക്കകം ശിവന്‍ എന്ന 
മകന്‍ ഇുനിക്കുകയും ചെയ്തു. കസ്തൂരിയുടെ ഗര്‍ഭാരംഭത്തില്‍തന്നെ അമ്മ 
ഗര്‍ഭസ്ഥശിശുവിന്‌ “ശിവന്‍” എന്നു നാമകരണം ചെയ്യുകയും എല്ലാവരും 
ആ പേര്‌ വിളിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. അമ്മ പേരിട്ട സ്ഥിതിക്ക്‌ 
കുട്ടി ആണായിരിക്കുമെന്ന കാര്യത്തില്‍ ആര്‍ക്കും സംശയമില്ലായിരുന്നു. 

അമ്മ ഒരിക്കല്‍ പറഞ്ഞു-'സുഭഗന്‍െറ മരണശേഷം ആത്മാവ്‌ 
മൂന്നുവര്‍ഷം ഈ ആശ്രമാന്തരീക്ഷത്തില്‍ തങ്ങിനിന്നു. ഇവിടുത്തെ 
വേദമ്രന്തങ്ങളും നാമഇപവുമെല്ലാം കേട്ടുകൊണ്ട്‌ ഇവിടെ കഴിഞ്ഞു. 
അങ്ങനെ പാപം ക്ഷയിച്ച ശേഷമാണ്‌ വീണ്ടും ഇവിടെത്തന്നെ ശിവനായി 
അവന്‍ ഇന്മം കൊടുത്തത്‌.” 

ഇപ്പോള്‍ (1985) നാലുവയസ്സുളള ശിവന്‌ സന്യാസിയാകണം എന്ന 


149 
ഒററ ആഗ്രഹമേയുളജു. ഒററയ്ക്കിരുന്ന്‌ 'ഓം' ജപിക്കുകയും ധ്യാനിക്കുകയും 
ചെയ്യുന്നതില്‍ വലിയ താല്പര്യമാണ്‌. 


ഭാവം തുടരുന്നു 


ആദ്യകാലത്ത്‌ ലൌകികമായ താല്പര്യങ്ങള്‍ സാധിക്കാനാണ്‌ 
അധികംപേരും വന്നിരുന്നത്‌ . എന്നാല്‍ പിന്നീട്‌ 'ഭക്തിമാ്രം മതി' എന്നു 
പറഞ്ഞുകൊണ്ട്‌ നല്ല ഭക്തന്‍മാര്‍ വന്നുതുടങ്ങിയപ്പോള്‍ അമ്മയുടെ 
പ്രേമസ്വരൂപം നിരന്തരം വിളങ്ങി (പകാശിക്കാന്‍ തുടങ്ങി. അമ്മ 
പ്രേമമൂര്‍ത്തിയും വരദായിനിയുമായ ദേവിയായി വിരാജിച്ചു. 


ഭക്തന്‍മാരുടെ നിഷ്ക്കളങ്കമായ മുഖം കാണുമ്പോള്‍ അമ്മയ്ക്ക്‌ 
ആനന്ദംകൊണ്ട്‌ അറിയാതെ ചിരിവന്നു പോകും എന്ന സാഹചര്യമായി. 
കൃഷ്ണഭാവത്തോടൊപ്പം ദേവീഭാവവും ആരംഭിച്ചതുമുതല്‍ അമ്മയുടെ 
നാനാമുഖമായ അമാനുഷശക്തികള്‍ ജോകത്തിന്‌ ബോധ്യമാകുവാന്‍ 
തുടങ്ങി, ദുഃഖനിവൃത്തിക്കായി ആശ്രമത്തില്‍ വന്നുചേരുന്ന ആയിരക്കണ 
ക്കിനാള്‍ക്കാരുടെ ദുഃഖകഥകളും ജീവിത്രപശ്‌നങ്ങളും മുഴുവന്‍ ക്ഷമയോടെ 
കേള്‍ക്കുകയും ഇവയ്ക്കെല്ലാം തൃപ്തികരമായ പരിഹാരം ്പദാനം 
ചെയ്യുകയും ചെയ്യുന്നതില്‍ അമ്മ സദാ നിരതയായിക്കഴിഞ്ഞു. 


ഭാവദിവസം വൈകിട്ടു നാലുമണിക്കു ഭജന തുടങ്ങുമ്പോള്‍ കളരിയില്‍ 
വരുന്ന അമ്മ കൃഷ്ണഭാവവും ദേവീഭാവവും കഴിഞ്ഞ്‌ ആളുകളെ 
യാത്രയാക്കിയശേഷം വിശ്രമിക്കാറാകുമ്പോള്‍ അടുത്തദിവസം രാവിലെ 
പത്തുമണി കഴിഞ്ഞിരിക്കും. പിന്നെ വിശ്രമിക്കാന്‍ നേരമെവിടെ? ഭാവത്തിനു 
വരുന്ന അവസാനത്തെ ആളിനേയും യാത്രയാക്കിയിട്ടേ അമ്മ ഭാവം 
ഉപസംഹരിച്ചിരുന്നുളളു. ഉഈണില്ല, ഉറക്കമില്ല, വിശ്രമമില്ല, മനുഷ്യധര്‍മ്മങ്ങ 
ളൊന്നുമില്ല. തുടര്‍ച്ചയായി പ്രന്തണ്ടും ഇരുപതും മണിക്കൂര്‍ ഒരൊററ 
ഇരുപ്പാണ്‌. വെറുതെ ഉരിക്കുകയല്ല. ആളുകളുടെ നീറുന്ന നൂറുനൂറു 
പ്രശ്നങ്ങള്‍ക്കു പരിഹാരം കാണണം. ബാധോപ്രദവമുളളവര്‍, അപസ്മാ 
രക്കാര്‍, (ഭാന്തുപിടിച്ചവര്‍, കുഷ്ഠരോഗികള്‍, മററ്‌ അനേകതരം രോഗികള്‍, 
മക്കളെക്കൊണ്ടു പൊറുതിമുട്ടിയവര്‍, കുടുംബകലഹത്തില്‍ പെട്ടുഴലുന്നവര്‍, 
കൂടുംബദാരംകൊണ്ടു നട്ടം തിരിയുന്നവര്‍, ഉദ്യോഗം വേണ്ടവര്‍, വിവാഹം 
വേണ്ടവര്‍, മക്കള്‍ വേണ്ടവര്‍, വീടുവേണ്ടവര്‍ അങ്ങനെ ആ നിര നീളുന്നു. 
എന്തിനേറെ? സ്വന്തം ചെരുപ്പ്‌ എവിടെയോ മറന്നിട്ടിട്ട്‌ അമ്മയോടു വന്നു 
ചോദിക്കുകയും അമ്മ പറഞ്ഞതൃപകാരം ചെരുപ്പു മടക്കികിട്ടിയപ്പോള്‍ 
ദേവിയില്‍ വിശ്വാസം ഉറയ്ക്കുകയും ചെയ്ത ആള്‍ക്കാരുണ്ട്‌. വീട്ടിലെ 
പട്ടിയുടെ തുടല്‍ കാണാതെ പോയപ്പോള്‍ അമ്മയോടുവന്നു പരാതിപ്പെടു 
കയും മടങ്ങി വീട്ടില്‍ ചെന്നയുടന്‍ തുടല്‍ മടക്കിക്കിട്ടിയതിനാല്‍ 


150 


ഈശ്വരശക്തിയില്‍ എന്നേക്കും വിശ്വാസമുറച്ചവരും ഉണ്ട്‌. അതൊക്കെ 
ചെറിയ കാര്യങ്ങളാകാം. പക്ഷേ അമ്മ അതൊന്നും ചെറുതായി 
കാണാറില്ല. കാരണം, ഒരു ചെറിയ കാര്യം സാധിച്ചുകൊടുത്തുകൊണ്ട്‌ അമ്മ 
അവരില്‍ വലിയ ഈശ്വരവിശ്വാസം ഉറപ്പിക്കുന്നു. 

ആഴ്ചയില്‍ മൂന്നുദിവസം രാര്തി മുഴുവന്‍ ഉറക്കമൊഴിഞ്ഞ്‌ 
ജാഗ്രതയായിരുന്ന്‌ അമ്മ ഭക്തഇനങ്ങള്‍ക്കു മുഴുവന്‍ നിഷ്‌ കാമഭാവത്തോടെ 
ആശ്വാസം പകരുന്നു. അതുകാണുമ്പോള്‍ നിഷ്‌കാമകര്‍മ്മം എന്ത്‌ എന്ന്‌ 
ഗീത പഠിക്കാതെ ആര്‍ക്കും വ്യക്തമാകും. 

ആയിരങ്ങള്‍ക്കു താങ്ങും തണലുമായി മാറിക്കഴിഞ്ഞിരുന്ന അമ്മ 
ഭാവദർശനം കഴിഞ്ഞാല്‍ തികഞ്ഞ ജീവന്‍മുക്തയുടെ മട്ടിലാണ്‌ 
കഴിഞ്ഞിരുന്നത്‌. സുഗുണച്ചന്‍െറയും ദമയന്തിയമ്മയുടെയും പുറത്ത്‌ കൊച്ചു 
കുഞ്ഞുങ്ങളെപ്പോലെ ചാടിക്കയറും. അവരുടെ കാലിനു പിടിച്ചു 
വലിച്ചുകൊണ്ടു നടക്കും. കുട്ടികളുമായി കളിമടും. “കുടുകുടു” കളിക്കും, 
കായലിലിറങ്ങി കിടക്കും, കിടന്നു ബഹളം വയ്ക്കും. കാണുന്നവര്‍ കരുതും 
പ്രാന്താണെന്ന്‌ . അമ്മ സ്രതീപുരുഷദേദങ്ങള്‍ക്കപ്പുറമായിരുന്നു. എല്ലാവരും . 
തന്‍െറ മക്കളാണ്‌ എന്ന ഭാവം തീര്‍ത്തുമുണ്ടായിരുന്നു. 

തന്നെ സമീപിക്കുന്നവരെ ആദ്ധ്യാത്മികമായി ഉദ്‌ ധരിക്കുന്നതില്‍ 
അമ്മ എന്നും ശ്രദ്ധിച്ചിരുന്നു. അവരില്‍ത്തന്നെ ശരിക്കു ആദ്ധ്യാത്മികത 
യുളളവരെ തിരഞ്ഞെടുത്ത്‌ (ബഹ്മചര്യനിഷ്ഠയോടെ സാധന അനു 
ഷ്ഠിക്കുന്ന ആദ്ധ്യാത്മിക ജീവികളാക്കാനും അമ്മ മനസ്സുവച്ചിരുന്നു 
എന്നുകാണാം. അത്തരം ഭക്തന്‍മാരെ ആശ്രയിച്ചാണ്‌ അമ്മ ഭാവിയില്‍ 
"മിഷന്‍ സ്ഥാപിച്ച്‌ ധര്‍മ്മസംസ്ഥാപനയജ്ഞം ആരംഭിച്ചത്‌ . 

ദേവീഭാവം കൊണ്ടു ലോകത്തെ അനുഗ്ഗഹിച്ചുകൊണ്ടിരുന്നപ്പോഴും, 
ജഗന്മാതാവിന്‍െറ കുഞ്ഞായിരിക്കാനായിരുന്നു അമ്മയ്ക്ക്‌ ഏറെ ഇഷ്ടം. 
ഭക്തിയുടെ രസം അത്രമാ്തം ആകര്‍ഷകമാണ്‌. ബലമായി മനസ്സിനെ 
താഴ്ത്തിക്കൊണ്ടു വന്നു ഭക്തയായിരിക്കാന്‍ അമ്മ (ശമിച്ചിരുന്നു. പക്ഷെ 
ഒരു മാര്രകൊണ്ട്‌ മനസ്സങ്ങുയര്‍ന്ന്‌ “അഹംബഹ്മാസ്മി” എന്ന 
ഭാവത്തിലേക്കു പോകും. 

ആ അവസ്ഥയെപ്പററി അമ്മ” പറയുന്നു 'അപ്പോള്‍ രൂപവുമില്ല, 
നാമവുമില്ല, ഒന്നുമില്ല. നമ്മള്‍ “[പകാശം മാതം. എല്ലാം എന്നില്‍ 
ലയിച്ചിരിക്കുന്നതായി കണ്ടു. എല്ലാം ഞാന്‍തന്നെ എന്നു കണ്ടു.” 

ഇ്രതയും ഉയര്‍ന്ന ഒരു ആദ്ധ്യാത്മിക നിലയിലായിരുന്നു അമ്മ 
വിഹരിച്ചിരുന്നതെങ്കിലും വീട്ടുകാര്‍ക്ക്‌ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട്‌ 
ആളുകളുമായി ഇടപെടാന്‍ അമ്മയെ മാതാപിതാക്കള്‍ സമ്മതിച്ചിരുന്നില്ല. 
ഭക്തന്‍മാരോടു സംസാരിക്കാനേ പാടില്ല എന്നാണു നിയമം. അവര്‍ക്ക്‌ 
നാണവും മാനവും ഉണ്ട്‌. നാട്ടുകാരുടെ നാക്കിനെ ഏറെ ഭയമാണ്‌. 


151 











1978, വയസ്സ്‌ 25 








152 


അതുകൊണ്ട്‌ ഭാവസമയം കഴിഞ്ഞമരിപ്പിന്നെ ഇടമണ്ണേല്‍ ഒരാളെയും 
നിര്‍ത്തിയിരുന്നില്ല. (ബഹ്‌മചാരികളാകാന്‍ നിശ്ചയിച്ചിരുന്ന യുവാക്കളെ 
വീട്ടുപരിസരത്തുനിന്നും ആട്ടിയോടിക്കാന്‍ സുഗുണച്ചനും ദമയന്തിയമ്മയും 
സദാ ശ്രദ്ധിക്ടീരുന്നു. 

. - സാധനയുടെ അവസാന ഫ്ൃട്ടത്തില്‍, അജ്‌ ഞാനംകൊണ്ട്‌ കുഷ്ടപ്പെ 
ടുന്നവരെ രക്ഷിക്കാന്‍ ഉളളില്‍ നിന്നും നിര്‍ദ്ദേശം കിട്ടിയശേഷം അമ്മ 
"അതേപ്പറ്റി ചിന്തിച്ചു. അപ്പോള്‍ സന്യാസികള്‍ നിരനിരയായി ഇരിക്കുന്ന 
ദര്‍ശനം കിട്ടി. അവരെല്ലാം തന്‍െറ മക്കളാണെന്നു മനസ്സിലായപ്പോള്‍ 
അവരെ കാണുവാനുള്ള ആധഗഹം അമ്മയ്ക്കുണ്ടായി. അതേത്തുടര്‍ന്ന്‌ 
ഭാവത്തിനു വരുന്ന ഗൃഹസ്ഥ ഭക്തന്‍മാരുടെ കൂട്ടത്തില്‍ ബഹ്‌ മചാരി 
മക്കള്‍ ഓരോരുത്തരായി അമ്മയുടെ അടുക്കല്‍ എത്തിത്തുടങ്ങി, 
ഉണ്ണിക്കൃഷ്ണന്‍, രാമകൃഷ്ണന്‍, ചന്ദ്രു, ശ്രീകുമാര്‍, രമേശ്റാവു, “ 
ഹരികുമാരപൈ, ബാലു എന്നിവര്‍ (കമത്തിന്‌ എത്തി. 


1976-77 ആയപ്പോഴേക്ക്‌ ബ്രഹ്മചാരികള്‍ വന്നുതുടങ്ങി. അന്ന്‌ 
അമ്മയ്ക്ക്‌ വയസ്സ്‌ ഇരുപത്തിമൂന്ന്‌. അവരാരും സ്ഥിരതാമസമാക്കിയി. 
രുന്നില്ല. അതിനുളള സാഹചര്യം ഒട്ടുമില്ലായിരുന്നു. നിയമ്രപകാരം 
ആശ്രമമല്ല. വീടാണ്‌. ഭക്തന്‍മാര്‍ വന്നുപോകും. പില്‍ക്കാലത്ത്‌ 
്രഹ്മചാരികളായിത്തീര്‍ന്ന ചില യുവാക്കള്‍ ഭാവസമയം കഴിഞ്ഞും 
ഉടമണ്ണേല്‍ വീട്ടില്‍ നില്‍ക്കും. സുഗുണച്ചനും ' ദമയന്തിയമ്മയ്ക്കും 
ഹാലിളകും. ഭാവം കഴിഞ്ഞാല്‍ സ്ഥലംവിട്ടുകൊളളണം. അല്ലെങ്കില്‍ 
“പോടാന്നു പറഞ്ഞ്‌ സുഗുണച്ചന്‍ ഓടിക്കും. പോയില്ലെങ്കില്‍ നല്ല 
തെറിയും അടിയും കിട്ടിയെന്നു വരും. ചെറുപ്പക്കാര്‍ക്കെല്ലാം സുഗുണച്ചനെ 
ഭയങ്കര പേടിയായിരുന്നു. 

ഒരുദിവസം (ബഹ്മചാരി ബാലുവിനെ ഭളളുപറഞ്ഞോടിച്ചു. ബാലു 
തിരിഞ്ഞുനോക്കി നോക്കി നടന്നുപോയി. ആള്‍ പട്ടിണിയാണ്‌. 
സന്ധ്യാസമയം. ഭയങ്കര മഴ വരുന്നു. എവിടെ പോകാന്‍? ബസ്സുകയറി 
കുറച്ചകലെ ഇറങ്ങി. തിരിച്ച ബസ്സുകയറി വളളിക്കാവില്‍ വന്നു. ബാലുവിനെ 
കണ്ടതോടെ ദമയന്തിയമ്മ പല്ലുകടിച്ചു. പക്ഷേ മിണ്ടാന്‍ ഭയം. 
രണ്ടുംകല്‍പ്പിച്ച്‌ സുധാമണി മുററത്തു നില്‍പ്പുണ്ട്‌. കുഞ്ഞിന്‍െറ ദേഹത്ത്‌ 
ഏതുസമയത്തും “ദേവി വന്നുകയറും' എന്ന പേടി നല്ലതുപോലുണ്ട്‌. 
ബാലുവിനെ വീണ്ടും. പറഞ്ഞയച്ചു. വീട്ടില്‍ ചെറുപ്പക്കാരെ കിടത്താന്‍ 
പററുകില്ലെന്നു സുഗുണച്ചന്‍ തീര്‍ത്തുപറഞ്ഞു. 

' പിറേറദിവസം ബാലു ഒരു കവിത എഴുതിക്കൊണ്ടുവന്ന്‌ ഭാവസമയത്ത്‌ 
പാടിത്തുടങ്ങി - | 

**പരിമളം പരത്തുന്ന പനിമലരേ നി- 

ന്നരികില്‍ വളരുന്നതു കാഞ്ഞിരമോ?” 

ആ കവിത സുഗുണച്ചനെപ്പറ്റിയാണെന്നു ചില ഭക്തന്‍മാര്‍ 


153 


വ്യാഖ്യാനിച്ചു. സുഗുണച്ചന്‍ വിവരമറിഞ്ഞ്‌ ഓടിയെത്തി. (കുദ്ധനായി 
നിന്നു. പക്ഷേ അനങ്ങിയില്ല. ദേവിയമ്മച്ചിയെ പേടിയാണ്‌! 


ഒരു ദിവസം ഭാവത്തിനു പാടിത്തളര്‍ന്ന ബാലു, ശ്രീകുമാര്‍, വേണു 
എന്നീ ്രഹ്മചാരികള്‍ അടുക്കളയില്‍ കയറിയിരുന്നു കഞ്ഞികുടിക്കാന്‍ 
തുടങ്ങി. സുഗുണച്ചന്‍ പുലിയെപ്പോലെ ചാടിവീണു. കഠിനമായി ശകാരിച്ചു. 
"ഇതെന്താ കുഞ്ഞുകളിയോ? അടുക്കളയില്‍ കല്യാണ്രപായമായ പെണ്‍ 
കുട്ടികളുണ്ട്‌. കണ്ടവന്‍മാര്‍ക്കൊക്കെ കയറിയിറങ്ങാനുളള സ്ഥലമാണോ? 
ഇറങ്ങിപ്പോയിനെടാ-—” എന്ന രീതിയാണ്‌. 


വീട്ടുകാരുടെ ഇത്തരം എതിര്‍പ്പിനു പുറമെ നാട്ടുകാരായ ചില 
എതിരാളികളും ഇക്കാലത്ത്‌ അമ്മയ്ക്കെതിരായി കുസൃതികള്‍ക്കു 
മുതിര്‍ന്നു. ഒരിക്കല്‍ രണ്ടുപേര്‍ അമ്മയെ അപമാനിക്കാന്‍: വാതുകെട്ടി 
പുറപ്പെട്ടു. രണ്ടുപേരും നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. ഭാവസമയത്ത്‌ 
സുധാമണിയെ അപമാനിച്ചാല്‍ കൃഷ്ണന്‍നടയില്‍ ഈശ്വരശക്തി 
ഇല്ലെന്നു ലോകം (ഗഹിച്ചുകെടള്ളും എന്നാണ്‌ എതിരാളികള്‍ കണക്കു 
കൂട്ടിയത്‌. സുധാമണിയെ കയറിപ്പിടിച്ച്‌ അപമാനിക്കാന്‍ തയ്യാറായിക്കൊണ്ടു 
മദ്യപന്‍മാര്‍ കളരിയുടെ മുമ്പിലെത്തി. അപ്പോള്‍ കളരിക്കകത്ത്‌ 
ഭാവത്തിലിരുന്ന അമ്മ ഭക്തന്‍മാരോടായി പറഞ്ഞു--- ഇപ്പോള്‍ അമ്മ 
നിങ്ങളെ ഒരു രസം കാണിച്ചുതരാം.” ഒരു കളളുകുടിയന്‍ കളരിയില്‍ 
കയറാന്‍ വാതില്‍ക്കലെത്തി. പക്ഷേ അകത്തേക്കു കടക്കാന്‍ കാല്‍ 
പൊങ്ങിയില്ല. അങ്ങനെ കുറച്ചുസമയം കഴിഞ്ഞു. ഉടനെ കൂടെവന്ന ആളിനു 
‘ദേഷ്യമായി. അയാള്‍ ചോദിച്ചു എന്താടാ കയറാത്തത്‌ ? പെണ്ണിനെ കണ്ടു 
മയങ്ങിപ്പോയോ?” ഒന്നാമനു കോപമായി. അയാള്‍ ഗര്‍ജ്ജിച്ചു ഛീ! നീ 
എന്താടാ പറഞ്ഞത്‌ ? അനാവശ്യം പറയുന്നോ?” ഒന്നു പറഞ്ഞ്‌, 
രണ്ടുപറഞ്ഞ്‌ അവര്‍ തമ്മില്‍ വഴക്കായി. അടികലശലായി. അങ്ങനെ. 
അടിച്ചടിച്ച്‌ ആ മദ്യപാനികള്‍ അവിടെ നിന്നു പോയി. 


അക്കാലത്ത്‌ പല ഭക്തന്‍മാരും വീടുകളില്‍ അമ്മയെ പുജുയ്ക്കും 
ഭജനയ്ക്കും വിളിച്ചുകൊണ്ടുപോകുമായിരുന്നു. അത്തരം സന്ദര്‍ഭങ്ങളില്‍ 
അവിടെയും യുക്തിവാദികള്‍ എതിര്‍പ്പിനു ചെന്ന സംഭവങ്ങളുണ്ട്‌ . പക്ഷേ 
അവര്‍ക്ക്‌ ഒന്നും ചെയ്യാന്‍ കഴിയാതെ നിരാശപ്പെടേണ്ടിവന്നതേയുള്ളൂ. 

1978ല്‍ നടന്ന സംഭവമാണ്‌ . പന്മന ഒരു വീട്ടില്‍ പല ദുരിതങ്ങള്‍. 
ദോഷപരിഹാരത്തിന്‌ പൂജുകള്‍ ചെയ്യാന്‍ശ്രമിച്ചെങ്കിലും പലതവണ മുടങ്ങി. 
ഒടുവില്‍ വളളിക്കാവിലെത്തി ആശ്രയിച്ചു. പൂജ ചെയ്യാന്‍ അമ്മയെ 
കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടില്‍ ഒരുകൂട്ടര്‍ പൂജയ്ക്ക്‌ എതിരാണ്‌. 
അതിലൊരാള്‍ അമ്മയോടു പറഞ്ഞു ''ഉം.... പൂജു കാണട്ടെ. ഞാന്‍ 
നോക്കിയിരിക്കും. എനിക്കു ചില ചോദ്യങ്ങള്‍ ഉണ്ട്‌.” അമ്മ ചോദിച്ച 
"ഞാന്‍ എന്നു പറയുന്നത്‌ നിങ്ങളുടെ ശരീരത്തില്‍ ഒതുങ്ങുന്നതാണോ? 
അത്‌ നിങ്ങളുടെ സ്വത്താണോ?” 


154 


അയാള്‍ കാത്തിരുന്നു. രാതി രണ്ടുമണിക്ക്‌ അമ്മ പൂജുയ്ക്കു 
തയ്യാറായി. "ഞാന്‍ പൂജു കാണും, ചോദ്യങ്ങള്‍ ചോദിക്കും” എന്നു 
പറഞ്ഞയാള്‍ അബോധാവസ്ഥയില്‍ നിലത്തേക്കു ചരിഞ്ഞു. പൂണ്യെല്ലാം 
കഴിഞ്ഞയുടനെ അയാള്‍ ഉണര്‍ന്നെണീററു. പൂജ തീര്‍ന്നിരിക്കുന്നതായി 
കണ്ട്‌ ആ മനുഷ്യന്‍ ഇളിഭ്യനായി നിന്നു. 

അയാള്‍--ങ്ഹേ----! പൂള കഴിഞ്ഞോ? 

അമ്മ കഴിഞ്ഞു. ഞാന്‍ പൂജ കാണും" എന്നു നിങ്ങള്‍ പറഞ്ഞല്ലോ, 
കണ്ടോ? 'ഞാന്‍' എന്നു പറയുന്നത്‌ നമ്മുടെ നിയ്യന്തണത്തിലല്ലെന്നു 
മനസ്സിലായോ? നിങ്ങള്‍ ഉറങ്ങിയപ്പോള്‍ “ഞാന്‍” എവിടെപ്പോയി?" 

വേറൊന്നു കൂടി സംഭവിച്ചു. പരിസരത്തുള്ള കുറെ യുക്തിവാദികള്‍ 
പുജാസ്ഥലത്തു വന്നു. അമ്മയെ ചോദ്യം ചെയ്യാന്‍ തുടങ്ങി. 
കൂടെയുണ്ടായിരുന്ന ഒരു ര്ബഹ്മചാരി അപേക്ഷിച്ചു അമ്മച്ചി, ഇവര്‍ക്ക്‌ 
എന്തെങ്കിലും അനുഭവം കാണിച്ചുകൊടുക്കണം. അല്ലാതെ ഇവര്‍ ശല്യം 
നിര്‍ത്തുകയില്ല.”' 

ഈ സമയത്ത്‌ അടുത്തുളള ഒരു ശ്മശാനത്തില്‍ ഒരു വലിയ ജ്വാല 
ഉയര്‍ന്നു. അതില്‍ നിന്ന്‌ അനേകം പന്തങ്ങള്‍ പുറപ്പെട്ട്‌ ജ്വാലയ്ക്കു ചുററും 
നൃത്തം ചെയ്യാന്‍ തുടങ്ങി. ശ്‌ മശാനത്തിലേക്കു ചൂണ്ടിയിട്ട്‌ അമ്മ 
യുക്തിവാദികളോട്‌ ആവശ്യപ്പെട്ടു- 'ധൈര്യമുളളവര്‍ ശ്മശാനംവരെ 
പോയിട്ടുവരിക.”” യുക്തിവാദികളിലാരും തയ്യാറായില്ല. ഓരോരുത്തരായി 
പിന്‍വലിഞ്ഞു. അവര്‍ ഭയപ്പെട്ടു എന്നു വ്യക്തമായിരുന്നു. ശ്മശാനത്തിലെ 
ലീല കാണിച്ചത്‌. അമ്മ “തന്നെയായിരുന്നു. ഈശ്വരശക്തിയില്‍ 
വിശ്വസിക്കാന്‍ അത്‌ അവിടെയുണ്ടായിരുന്നവരെ സഹായിച്ചു. 

കരുനാഗപ്പളളിയില്‍ രജേന് ്രഭവനത്തില്‍ ശ്രീമതി ഇന്ദിര 1975ല്‍ 
ആണ്‌ വളളിക്കാവില്‍ വന്നത്‌. രണ്ടാമത്തെ മകളായ ഗ്രസന്നയ്ക്ക്‌ 
അലര്‍ജ്മിയാണെന്നു ഡോക്ടര്‍മാര്‍ പറഞ്ഞ രോഗത്തിന്‌ പല ചികിത്‌ സകളും 
നടത്തി തോററിരിക്കുന്ന സമയമായിരുന്നു. വളളിക്കാവില്‍ വന്നതോടെ 
അമ്മയുടെ തീര്‍ത്ഥവും പസാദവും കഴിച്ച്‌ അത്ഭൂതകരമായ രീതിയില്‍ 


അസുഖം മാറി. അമ്മയോടുളള വിശ്വസവും ഭക്തിയുംമൂലം 1980-ല്‍ അവര്‍ 


അമ്മയെ പുജയും ദളുനയും നടത്തുന്നതിന്‌ വീട്ടില്‍ കൊണ്ടുവന്നു. 
കേട്ടറിഞ്ഞ്‌ കുറേ യുക്തിവാദികളും നിരീശ്വരവാദികളും അവിടെ കൂടി. ആ 
എതിരുകാരെ പിരിച്ചുവിടണമെന്ന്‌ വീട്ടുകാര്‍ അമ്മയോട്‌ അപേക്ഷിച്ചു. 
അമ്മ ധ്യാനമഗ്നയായി ഏതാനും . നിമിഷങ്ങള്‍ക്കുശേഷം വീടിന്‍െറ 
, വടക്കുവശത്ത്‌ മുകളില്‍ ദീപങ്ങള്‍കൊണ്ടു ചുററപ്പെട്ട ഒരു ച്രകം 
ഗ്രത്യക്‌ ഷപ്പെടുകയും വീടിന്‍െറ മുന്‍വശത്തുകൂടി തെക്കോട്ടു നീങ്ങുകയും 
ചെയ്തു. ആളുകള്‍ ഭക്തിയോടെ ദേവിയേ ദേവിയേ എന്ന്‌ ആര്‍ത്തുവിളിച്ച. 
അഗ്നിച്രകം വീടിന്‍െറ തെക്കുവശത്തുളള കൂവളത്തില്‍ ഒരു വലംവച്ച്‌ 
അകന്നകന്ന്‌ ഉയര്‍ന്ന്‌ ആപ്രതൃക്ഷമായി. ആ ദീപത്തെ പിന്‍തുടര്‍ന്ന്‌ 


155 


യുക്തിവാദികളും പരിസരത്തുനിന്ന്‌ അകന്നു. അവര്‍ അത്ഭുതപരത്രന്ത 
രാവുകയും ഭയപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടോ വീണ്ടും മടങ്ങിവരാനോ 
വീട്ടിലെ ഭജന ശല്യപ്പെടുത്താനോ അവര്‍ക്കു മധൈര്യമുണ്ടായില്ല 
അക്കൂട്ടത്തില്‍ പലരും വിശ്വാസികളായി മാറുകയും ചെയ്തു. 

മററു രീതിയിലും അമ്മയോട്‌ ബലപരീക്ഷണത്തിനു തുനിഞ്ഞവരുണ്ട്‌ . 
അതിലൊരാള്‍ കരുനാഗപ്പളളിക്കടുത്തുളള ഒരു മ്രന്തവാദിയായിരുന്നു. 
വളളിക്കാവില്‍ ഒരു യുവതിയുടെ ദേഹത്ത്‌ കൃഷ്ണനും ദേവിയും 
അനുഗ്രഹിക്കുന്നുണ്ടെന്ന്‌ ആരോ പറഞ്ഞ്‌ അയാള്‍ അറിഞ്ഞു. തന്‍െറ 
മാര്തികശക്തിയില്‍ അഹങ്കരിച്ചു നടന്ന അയാള്‍ അമ്മയുടെ “തുളളല്‍” 
നിര്‍ത്തുമെന്ന്‌ പറഞ്ഞു. “ഞാന്‍ മന്തം ഇുപിച്ച്‌ ഒരു ഈര്‍ക്കില്‍ കീറും. 
അതോടെ വളളിക്കാവിലെ അനുഗ്രഹവും നില്‍ക്കും” എന്നു പറഞ്ഞുകൊണ്ട്‌ 
മന്ത്രവാദി കളരിയിലെത്തി. പഠിച്ച പണി പതിനെട്ടും പയററി നോക്കി. 
പക്ഷേ ഒരു ഫലവും കാണാതെ പരാളൂയപ്പെട്ട്‌ അയാള്‍ പിന്‍വാങ്ങി. 
പിന്നീട്‌ അയാള്‍ ഭസ്മവും മററും ജുപിച്ചുകൊടുത്തയച്ചു ആ ഭസ്മം 
അമ്മയുടെ ദേഹത്തിട്ടാല്‍ തുള്ളല്‍ പോകുമെന്ന്‌ പറഞ്ഞിരുന്നു. ഈ 
ദുഷ്ക്കര്‍മ്മങ്ങളെ തുടര്‍ന്ന്‌ ആ മന്ത്രവാദി ബുദ്‌ ധിസ്ഥിരത ഇല്ലാത്തവനായി. 
അയാള്‍ 'പത്തുപൈസാ താ” എന്ന്‌ ചോദിച്ചുകൊണ്ട്‌ തെണ്ടിനടക്കാന്‍ 
തുടങ്ങിയിട്ട്‌ വര്‍ഷങ്ങളായിരിക്കുന്നു. 

അഴീക്കലുള്ള ഒരു പുജാരിയുമായി ഞര അടുത്ത 
സംഭവം. പൂജാരി ഒരു വലിയ മായന്തികനും കൂടിയായിരുന്നു. പല 
സ്ഥലത്തെയും “തുളളല്‍” നിര്‍ത്തിയിട്ടുള്ള ആളാണത്രെ! അതുകൊണ്ട്‌, 
അമ്മയോടു ദ്വേഷബുദ്ധി വച്ചു പുലര്‍ത്തുന്ന ആള്‍ക്കാരുടെ കൂടുത്തില്‍പ്പെട്ട 
ഒരു സ്രതീ രഹസ്യമായി ആ പൂജാരിയെ പോയി കണ്ടു. സ്രതീ 
അമ്പലത്തില്‍ മനന്രവതമെടുക്കുകയാണെന്ന ധാരണ പരത്തി. എന്നിട്ട്‌ 
ഒററയ്ക്കു പൂജാരിയെ കാണുമ്പോള്‍ വള്ളിക്കാവിലെ തുളളല്‍ നിര്‍ത്തിത്ത 
രണമെന്ന്‌ അപേക്ഷിച്ചിരുന്നു. മ്രന്തവാദം ചെയ്യാനായി അമ്മയുടെ പേരും 
നാളും കടലാസില്‍ കുറിച്ചു അവര്‍ പുജാരിയെ ഏല്‍പ്പിക്കുകയും ചെയ്തു. 

അപ്പോള്‍ അമ്മന്യുടെ ഒരു ദക്തയ്ക്ക്‌ ഒരുസ്വപ്നമുണ്ടായി, 'നീ ഇന്ന 
ഷ്ഷ്രേതത്തില്‍ പേത്യി തൊഴണം. എന്ന്‌ സ്വപ്നത്തില്‍ അമ്മ പറഞ്ഞു. 
ഭക്ത പിറേറദിവസം കളരിയിലെത്തി അമ്മയോട്‌ സ്വപ്നത്തിന്‍െറ കാര്യം 
പറഞ്ഞു. അമ്മ പറഞ്ഞു--'പോയിട്ടുവാ. അപ്പോള്‍ .നിനക്കു കാര്യം 
മനസ്സിലാകും. 

ഭക്ത മന്ത്രവാദി പുൂളനടത്തുന്ന ക്ഷ്രേതത്തിലെത്തി. അമ്പലത്തില്‍ 
തൊഴുതുകഴിഞ്ഞിട്ട്‌ അവര്‍ പൂജാരിയെക്കണ്ട്‌ എന്തോ സംസാരിക്കാനായി 
അയാള്‍ വിശ്രമിക്കുന്ന മുറിയിലേക്കു ചെന്നു. പൂജാരി വേഗം എഴുന്നേററിട്ട്‌ 
'തൃരിക്കിരിക്ക്‌ ' എന്നു പറഞ്ഞുകൊണ്ട്‌ മെത്ത ചുരുട്ടിവച്ച്‌ സ്ഥലംകൊടുത്തു. 


156 


അപ്പോള്‍ മെത്തയ്ക്കടിയില്‍ നിന്ന്‌ ഒരു കടലാസുകഷണം വെളിയില്‍ ' 
വന്നു. സ്ത്രീ നോക്കിയപ്പോള്‍ അതില്‍ - അമ്മയുടെ നാളും പേരും 
വിലാസവും: എഴുതിയിരിക്കുന്നു. അതു കണ്ട്‌ അമ്പരന്നു. ചതിച്ചോ 
തിരുമേനി?” എന്നു പറഞ്ഞ്‌ ഭക്ത നെഞ്ചത്തടിച്ചു കരഞ്ഞു. “തിരുമേനീ, ഇത്‌ 
ഞങ്ങളുടെ അമ്മയാണ്‌ . വല്ല കടുംകൈയും ചെയ്തോ തിരുമേനീ? എങ്കില്‍ 
ഞങ്ങള്‍ ചത്തുകളയും' എന്നു പറഞ്ഞ്‌ കരഞ്ഞു. അപ്പോള്‍ തിരുമേനി 
പറഞ്ഞു_ “ഞാന്‍ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഒരു സ്(തീവന്ന്‌ “അവിടം 
നശിപ്പിക്കണം' എന്നു പറഞ്ഞ്‌ ശല്യം ചെയ്തു. അവരില്‍ നിന്നു, 
രക്ഷപ്പെടാനായി ഞാന്‍ കുറിപ്പുവാങ്ങി വച്ചെന്നേയുളളൂ. 

ഭക്ത പറഞ്ഞു--'തിരുമേനീ നേരില്‍ വന്നു കാണുക അപ്പോള്‍ 
മനസ്സിലാകും”. പൂജാരി പറഞ്ഞു_ ശരി, ഒരു ദിവസം ഞാന്‍ തന്നെ വന്നു 
നോക്കട്ടെ.” പറഞ്ഞ്രപകാരം ഒരു ഭാവദിവസം പൂജാരി കളരിയിലെത്തി. 
ഇതറിഞ്ഞ്‌ ഒരു വലിയ ജുനക്കൂട്ടം കളരിയിലെത്തി. “തിരുമേനി ഭയങ്കര , 
മ്രന്തവാദിയാണ്‌ . അദ്ദേഹം വന്നാലുടന്‍ കളരിയിലെ തുള്ളലും 
അനുഗ്രഹവുമെല്ലാം നില്‍ക്കും.” എന്ന്‌ ഒരുകൂട്ടര്‍ പറഞ്ഞു. “അയാള്‍ ഒന്നും 
ചെയ്യാന്‍ പോകുന്നില്ല എന്ന്‌ ഭക്തന്‍മാരും പറഞ്ഞു. തിരുമേനി ഒരു 
വൃദ്ധയായ സ്ര്രീയേയും കൂട്ടിയാണ്‌ വന്നത്‌. അവരുടെ കൈയില്‍ 
അയാള്‍ ഒരു പൊതി അവല്‍ രഹസ്യമായി ഏല്‍ പിച്ചിരുന്നു. കളരിയില്‍ 
വാസ്തവത്തില്‍ ഈശ്വരസാന്നിധ്യമുണ്ടെന്നു തെളിഞ്ഞാല്‍ ഭക്തനാകു 
മെന്നും തിരുമേനി നിശ്ചയിച്ചു. 

പൂജാരി കൃഷ്ണഭാവസമയത്ത്‌ കളരിയില്‍ കയറി. അമ്മ ഒരുപിടി 
ഭസ്മം എടുത്ത്‌ പോററിയുടെ കൈയില്‍ കൊടുത്തിട്ട്‌ ചോദിച്ചു “നീ 
ഇപ്പോള്‍ ഈ മന്ത്രം ജുപിക്കാനല്ലെ വന്നരിക്കുന്നത്‌ ?'” എന്നിട്ടു പൂജാരിക്കു ' 
മാശ്രം അറിയാവുന്ന മ്രന്തം അമ്മ ചൊല്ലിക്കേള്‍പ്പിച്ചു. തുടര്‍ന്ന്‌ അമ്മ 
പറഞ്ഞു_ “നീ ഹനുമാന്‍ സ്വാമിയുടെ ഉപാസകനല്ലെ? ആ നാമം ജപിക്കുന്ന 
നാവുകൊണ്ട്‌ ദുര്‍മന്ത്രം ജുപിക്കരുത്‌ .” പൂജാരി അമ്പരന്നുപോയി: 
അയാളുടെ ഉപാസ്യദേവന്‍ ഹനുമാനാണെന്ന കാര്യം അതീവരഹസ്യമായി 
രുന്നു. അയാള്‍ക്കല്ലാതെ മററാര്‍ക്കും അത്‌ അറിഞ്ഞുകൂടായിരുന്നു. 

വീണ്ടും അമ്മ പറഞ്ഞു-''നീ വെളിയില്‍ ഒരു സ്ത്രീയെ 
അവല്‍പ്പൊതിയും കൊടുത്തു നിര്‍ത്തിയിട്ടില്ലെ? കുചേലന്‍ കൃഷ്ണന്‍െറ 
അടുക്കുല്‍ അവലുംകൊണ്ടു പോയി. അതുപോലെയാണോ നീ വന്നിമി 
ക്കുന്നത്‌ ? കുചേലന്‍ ത്യാഗത്തിന്‍െറയും സത്യത്തിന്‍െറയും അവലാണ്‌ 
ഭഗവാനു കാഴ്ചവച്ചത്‌. അതില്‍ കൃഷ്ണന്‍ കല്ലും മണ്ണും കണ്ടില്ല. 
കുചേലന്‍െറ ഭക്തിയും വിശാലബുദ്‌ ധിയുമാണ്‌ ഭഗവാന്‍ നോക്കിയത്‌ 
അവിടെ കല്ലില്ല. എല്ലാം അമൃതാണ്‌ . അതാണ്‌ ഭഗവാന്‍ വാരിവിഴുങ്ങിയത്‌ 
നീ എന്തിനാണ്‌ അയലത്തുനിന്നു നെല്ലുവാങ്ങി അവലിടിച്ചിട്ട്‌ അതില്‍ 
കുറച്ചു കല്ലും വാരിയിട്ടു കൊണ്ടുവന്നിരിക്കുന്നത്‌ ?” 

പൂജാരി കരഞ്ഞുകൊണ്ട്‌ അമ്മയുടെ പാദങ്ങളില്‍ വീണ്‌ മാപ്പിരന്നു, 
വലിയ ഭക്തനായിത്തീരുകയും ചെയ്തു. 


അദ്ധ്യായം-പരന്തണ്ട്‌ 


അഗ്നിപരീക്‌ ഷകള്‍ 


അന സ്യാശ്ചിന്തയന്തോ മാം 
യേ ജുനാഃപര്യുപാസതേ 
തേഷാം നിത്യാഭിയുക്താനാം 
യോഗക്ഷേമം വഹാവ്യഹം 


അനന്യമനസ്സോടെ എന്നെ ഉപാസിക്കുന്നവരുടെ യോഗക്ഷേമം ഞാന്‍തന്നെ 
വഹിക്കുന്നു (ഗീത-൭-22) 


വറ 


ബാലൃകാലംമുതല്‍ ഓരോഫ്വട്ടത്തില്‍ അനേകമനേകം (പതികൂലസാ 
ഹചര്യങ്ങളെ അമ്മയ്ക്കു നേരിടേണ്ടിവന്നു എന്ന്‌ പല സന്ദര്‍ഭങ്ങളിലും 
വ്യക്തമായിക്കഴിഞ്ഞു. താത്വികമായി ആദ്ധ്യാത്മികത എന്തെന്നു 
മനസ്സിലാക്കാന്‍ കഴിവില്ലാത്ത വീട്ടുകാരില്‍നിന്ന്‌ ആദ്യം തടസ്സങ്ങള്‍ 
ഉദ്ഭവിച്ച. പിന്നീട്‌, ഒരു നിമിഷം വിശശമിക്കാന്‍ ഇടകിട്ടാത്ത ഗൃഹജോലി 
കള്‍ വിഫ്വ്നങ്ങള്‍ ഉയര്‍ത്താന്‍ ഒരുമ്പെട്ടു. കടല്‍ത്തീരത്തെ ആല്‍ത്തറയില്‍ 
കൃഷ്ണഭാവം നടന്നുകൊണ്ടിരുന്ന ആരംഭദശയില്‍ ഭാവദർശനം ഭൂരിപ 
ക്ഷം ദര്‍ശകര്‍ക്കും ഇഷ്‌ ടമായിരുന്നെങ്കിലും അവിശ്വാന്റികളുടെ ശല്യങ്ങള്‍ 
ഇടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പൊതുസ്ഥ്ലമായ ആല്‍ത്തറ 
യില്‍നിന്ന്‌ ഇടമണ്ണേല്‍ വീട്ടിലേക്കു ഭാവം മാറിയത്‌ ചിലരുടെ എതിര്‍പ്പിന്‌ 
ഇടയായതും, വിരോധികള്‍ കളരിയില്‍ ഭജന പാടുന്നവതെ്‌ അപമാനിക്കാന്‍ 
ശ്രമിച്ചുതുമെല്ലാം നാം കണ്ടുകഴിഞ്ഞു. അക്കാലത്ത്‌. അമ്മയുടെ ജീവഹ റി 
വരുത്താന്‍പോലും മുതിര്‍ന്നവരുണ്ടായിതുന്നു എന്ന്‌ ഓര്‍ക്കണം. 


“ തുടര്‍ന്ന്‌ എതിരാളികള്‍ പല സംഫ്പങ്ങളായി മിക്കമഷ്ട്ഴും ഭാവദിവസം 
കളരിയില്‍ ബഹളത്തിനു വരാന്‍ തുടങ്ങി. കളരിയില്‍ പാടാന്‍വന്നിരുന്ന ഒരു 


158 
പെണ്‍കുട്ടിയെ ചിലര്‍ പാടരുതെന്നു വിലക്കി. അവള്‍ പറഞ്ഞു --- “ഞാന്‍, 
പാടും. എനിക്ക്‌ അമ്മച്ചിയില്‍ വിശ്വാസമാണ്‌. ' അതേച്ചൊല്ലി വഴക്കായി. 
ഭക്തന്‍മാരായ ചില യുവാക്കള്‍ കേറിയേററു. അപ്പോള്‍ സുഗുണച്ചന്‍ 
ഇടപെട്ടു; എതിരുകാരെ ബലമായി പറഞ്ഞയച്ചു. 


വഴക്കാളികൾ പോയിക്കഴിഞ്ഞപ്പോള്‍ അമ്മ സുഗുണച്ചനോടു 
പറഞ്ഞു_ 'അവര്‍ കേസ്‌ കൊടുക്കാന്‍ പോയിരിക്കുകയാണ്‌. ഞാന്‍ ഒന്നാം 
പ്രതിയും അച്ഛന്‍ രണ്ടാം,പതിയുമാണ്‌ . അച്ഛന്‍ മുന്‍കുട്ടിച്ചെന്ന്‌ 
അധികാരികളെ സത്യം മനസ്സിലാക്കിക്കൊടുക്കണം.'” സുഗുണച്ചന്‍ 
പറഞ്ഞു 'ഓ.- അവര്‍ കേസിനൊന്നും പോകത്തില്ല, ഇവിടെ പോലീസ്‌ 
വരികയുമില്ല.” അങ്ങനെയല്ല, പോകണം എന്നു പറഞ്ഞ്‌ അമ്മ 
നിര്‍ബന്ധമായി അച്ഛനെ കരുനാഗപ്പളളിക്കു വിട്ടു. അച്ഛന്‍ 
ചെന്നപ്പോള്‍, എതിരാളികള്‍ പരാതി കൊടുത്തിട്ടുണ്ടെന്നു മനസ്സിലായി. 
സത്യാവസ്ഥ അധികാരികളെ അറിയിച്ചിട്ട്‌ അച്ഛന്‍ പറഞ്ഞു_ ' അവിടെ 


ങ്ങള്‍ ആരെയും വഞ്ചിക്കുന്നില്ല. എന്‍െറ മകള്‍ക്കു ഭാവമുണ്ട്‌-- 
 അത്തനുനരില്‍ മനസ്സിലാക്കിയെങ്കിലേ അറിയാന്‍ പററു. പിന്നെ, 
അവിടെ ഭക്ത വന്നിരുന്ന്‌ ഭജുനപാടും. അവിടെ കൃരതിമമൊന്നുമില്ല. 


“ പൈപ്പിലെ പച്ചവെളളവുണ്ടടച്ചിറനിന്ന്‌ വിലയ്ക്കു വാങ്ങുന്ന ഭസ്മവുമാണ്‌ 

പ്രസാദമായി നല്‍കുന്നത്‌. ഞങ്ങ്‌ കാശത്തുനിന്ന്‌ പുഷ്‌ പവുമൊന്നും 
എടുത്തുകൊടുക്കുന്നില്ല. ചെടിയില്‍നിന്ന്‌ പന്തു പൂവാണ്‌ പ്രസാദമായി 
കൊടുക്കുന്നത്‌. ഞങ്ങള്‍ പരസ്യം ചെയ്തിട്ടിമ്- അനുഭവസ്ഥര്‍ 
പറഞ്ഞറിഞ്ഞാണ്‌ ആളുകള്‍ വരുന്നത്‌. എന്‍െറ വീട്ടില്‍ “കയറി 
മററുളളവരാണ്‌ വഴക്കിനു വരുന്നത്‌, അവരില്‍ നിന്നു ഞങ്ങളെ 
രക്ഷിക്കണം.” 


അതോടെ എതിരാളികള്‍ കൊടുത്ത പരാതി തളളിപ്പോയി. അപ്പോള്‍ 
അവര്‍ക്ക്‌ ഏറെ വാശിയായി. രണ്ടുമുന്നുതവണ അവര്‍ ഭാവത്തിനെതിരായി 
നോട്ടീസ്‌ അടിച്ചു പ്രചരിപ്പിച്ചു: അമ്മയ്ക്ക്‌ ഹിസ്ററീരിയാ ആണെന്നും 
മററും അതില്‍ അവര്‍ ആക്ഷേപിച്ചു. ഇല്ലാത്ത നുണക്കഥകളെല്ലാം 
ഗ്രചരിപ്പിക്കുന്നത്‌ അവര്‍ തങ്ങളുടെ കര്‍ത്തവ്യമാണെന്നു കരുതി. 
ഓരോരുത്തര്‍ക്കും ഓരോന്നാണല്ലൊ കര്‍ത്തവ്യം. ' പ്രതങ്ങളില്‍ ആ 
ക്ഷേപങ്ങള്‍ ര പസിദ്ധീകരിക്കാന്‍ അവര്‍ ശ്രമിച്ചു. പക്ഷേ, അതൊന്നും 
ഭാവദര്‍ശനത്തെ ബാധിച്ചില്ല. എന്നുളള ഭക്തന്‍മാരുടെ എണ്ണം 
കൂടാനും തുടങ്ങി. 

എതിരാളികളുടെ പ്രവര്‍ത്തനങ്ങള്‍ കണ്ട്‌' മനംനൊന്ത ഭക്തന്‍മാര്‍ 
അമ്മസെ സമീപിച്ചു സങ്കടം അറിയിച്ചു. വളരെ ശാന്തമായി അമ്മ 
അന്നവരോട; പറഞ്ഞു മക്കളെ, രണ്ടില്ലാത്ത ലോകമില്ല. എതിര്‍ക്കുന്നവര്‍ 
പറയുന്നതൊന്നും നാം ശ്രദ്ധിക്കേണ്ട. അമ്മയുടെ ഭക്തന്‍മാര്‍ 
ലോകത്തിന്‍െറ നാനാഭധത്തുമുണ്ട്‌. അവര്‍ ഇതൊന്നും കണ്ട്‌ മയങ്ങുക 


യില്ല.” 








159 


ഒരവസരത്തില്‍ കുറെ ചെറുപ്പക്കാര്‍ മറെറാരു കുസൃതിപ്പണിക്ക്‌ 
ആലോചനയിട്ടു. കളരിയില്‍ ബാധോപ്രദവമുളളവരും മററും തുളളാറുണ്ട്‌. 
അക്കൂട്ടത്തില്‍ കളളദേവി തുളളണമെന്ന്‌ അവര്‍ നിശ്ചയിച്ചു. ഏതെങ്കിലും 
” ദേഹത്തു കയറി തുളളുന്നതായി അഭിനയിച്ച്‌ കൃഷ്ണന്‍നടയി 





അവരെ പിടികൂടാനായി ചില ഭക്തന്‍മാര്‍ കാത്തുനിന്നു. കുറച്ചുനേട 
കഴിഞ്ഞപ്പോള്‍ ഒരു യുവാവ്‌ തുള്ളാന്‍ തുടങ്ങി. അമ്മയെ അനുകരിച്ചുകൊണ്ട്‌ 
അവനും ദേവിയായി അഭിനയിച്ചുതുടങ്ങി. ഭക്തന്‍മാര്‍ ചെറുപ്പക്കാരെ 
വളഞ്ഞു. അവര്‍ യുവാക്കളെ ചോദ്യം ചെയ്തു. കാര്യം വഷളാകുന്നു.എന്നു 
കണ്ടപ്പോള്‍ ചെറുപ്പക്കാര്‍ ഓരോരുത്തരായി പിന്‍വലിയാന്‍ തുടങ്ങി. 
തുള്ളിക്കൊണ്ടിരുന്നവന്‍ പരിശ്രമിച്ച്‌ ഓടി കായലില്‍ ചാടി. ഭക്തന്‍മാര്‍ 


അധാന പിടികൂടി അമീസ്റു ചെയ്യുിട്ടയച: 


ചില കടുംകൈകള്‍ ൭ നും അവര്‍ തയ്യാറായി. ആദ്യകാലത്ത്‌ 
ദേവീഭാവത്തില്‍ അത്മ വെളിയില്‍ വരീഷയും നൃത്തമാടുകയും ചെയ്തിരുന്നു. 
അത്‌ കളളത്തുളളലാണെന്നു തെള്‌ ന്നു യുക്തിവാദികള്‍ 
തീരുമാനിച്ചു. ഒരു ഭാവദിവസം ദ്രതിയ്‌ അവര്‍ രഹസ്യമായി 
ഞെരിഞ്ഞില്‍ മുളളുമായി എത്തി. അമ്മയ്‌ നടന്നുവരുന്നതിന്‌ 
വഴിയിട്ടുകൊണ്ട്‌ രണ്ടുവശത്തുമായി ആയിരകാണക്കീന്റാള്‍ക്കാര്‍ നിരന്നു 
നില്‍പ്പുണ്ട്‌ . ശല്യം ചെയ്യാന്‍ വന്നവര്‍ ഞെരിഞ്ഞില്‍ മുളള്റകുറെ പിളേളരെ 
ഏല്പിച്ചു. ആളുകള്‍ ദീപാരാധനയ്ക്കു തൊഴുതുനില്‍ക്കുമ്പോള്‍ പിള്ളേര്‍ 
മുളളു മുഴുവന്‍ ആരുടെയും ശ്രദ്ധയില്‍പ്പെടാതെ അമ്മയ്‌ ക്കുവേണ്ടി 
ഒഴിച്ചിട്ടിരുന്ന വഴിയില്‍ വിതറി. ള്‌ 


ഉടനെ അമ്മ ഭാവാവസ്ഥയില്‍ കളരിയില്‍ നിന്ന്‌ വെളിയില്‍ വന്നു, 
ആരും നില്‍ക്കുന്നിടത്തുനിന്ന്‌ അനങ്ങരുതെന്നും നിലത്ത്‌ മുളളുവിതറിയി 
ടുണ്ടന്നും അമ്മ മുന്നറിയിപ്പു നല്‍കി. പതിവുപോലെ നൃത്തം 
ചെയ്യുന്നതിനിടയ്ക്ക്‌ കളരിമണ്ഡപത്തിന്‍െറ മുകളില്‍ തൂക്കിയിരുന്ന 
ഒന്നുരണ്ടു ഫോട്ടോ പൊട്ടി നിലത്തുവീണു. അതിന്‍െറ ഗ്ളാസ്‌ ചിന്നിച്ചിതറി. 
അമ്മ ആ കുപ്പിച്ചില്ലകളുടെ മുകളില്‍നിന്ന്‌ നൃത്തം ചെയ്തുതുടങ്ങി. 
ഞെരിഞ്ഞില്‍മുളളിട്ട്‌ അമ്മയെ ഉപ്രദവിക്കാന്‍ വന്നവര്‍ അന്‌ ധാളിച്ചു നിന്നു. 
തന്‍െറ മകളുടെ കാലെല്ലാം മുറിഞ്ഞു നാശമായി അപകടം വരുമെന്ന്‌ ഭയന്ന്‌ 
സുഗുണാനന്ദന്‍ പരിശ്രമിച്ച്‌ ഓടിനടന്നു. പക്ഷേ ഭാവത്തിലുളള 
അമ്മയോട്‌ അടുക്കാന്‍ ആര്‍ക്കും ധൈര്യമുണ്ടായില്ല. കുപ്പിച്ചില്ലുകളുടെ 





160 


മുകളിലുളള നൃത്തം കഴിഞ്ഞ്‌ അമ്മ ഞെരിഞ്ഞില്‍ -വിതറിയിട്ടിരിക്കുന്ന 
മുററത്തേക്കിറങ്ങി. മുളളകള്‍ക്കു മുകളില്‍ അമ്മ വളരെനേരം നൃത്തം 
ചെയ്തു. ഒരു മുള്ളു. തറച്ചാല്‍ത്തന്നെ കാല്‍ നിലത്തുകുത്തി നടക്കാന്‍ 
സാധാരണക്കാര്‍ക്കു സാധ്യമല്ല. അമ്മയുടെ നൃത്തം കണ്ട്‌ മുള്ളുവിതറിയ 
എതിരാളികള്‍ അന്തം വിട്ടുനിന്നു. 


മുററത്ത്‌ അമ്മ ചാരിയിരുന്നു ധ്യാനിക്കുന്ന തെളളിമരത്തില്‍ മുള്ളു 
തറച്ചുവച്ചു രസിക്കാനും അക്കൂട്ടര്‍ പലപ്പോഴും ശ്രമിച്ചിരുന്നു. അനുഭവത്തിന്‍െറ 
മുമ്പില്‍'അവര്‍; പരാജിതരായി. 


, ഒരുദിവസം അമ്മ ഒരിടത്തു പോയിട്ട്‌ വഴിയെ നടന്നു വരികയായിരുന്നു. 
വഴിവക്കില്‍ നിന്നുകൊണ്ട്‌ ഒരാള്‍ കൂട്ടുകാരോട്‌ കളിയാക്കി പറഞ്ഞു 
“ഈ പെണ്ണിനു ഹിസ്ററീരിയാ ആണ്‌ . കെട്ടിച്ചയച്ചാല്‍ അസുഖം മാറും” 
അയാളുടെ കൂട്ടുകാര്‍ ആര്‍ത്തു ചിരിച്ചു രസിച്ചു. വീണ്ടും അയാള്‍ 
അഹങ്കാരത്തോടെ പറഞ്ഞു_'ഇവളെ കെട്ടിച്ചയയ്‌ ക്കാന്‍ കാശില്ലെങ്കില്‍ 
ഞാന്‍ രണ്ടായിരം രൂപാ കൊടുത്തു സഹായിക്കാം.” 


ഈ പരിഹാസവും അപമാനിക്കലുമെല്ലാം സഹിച്ചുകൊണ്ടൂ വിട്ടി 
ലെത്തിയ അമ്മ നേരെ പൂജാമുറിയില്‍ കയറി വാവിട്ടു കരഞ്ഞു “കൃഷ്ണാ, 
ഇവരൊക്കെ പറയുന്നതു കേട്ടില്ലേ? നീ പറ ഇതു സുരശ്ാണോ, എനിക്കു 
ദീനമാണോ?” | 


അമ്മയെ ആക്ഷ്ചേപിച്ച_ തര്‌ സ്വന്തം വളളവും വലയുമുണ്ട്‌. 
അമ്മയെ കളിയാക്കിയശേഷന്‌ തൊഴിലാളികളെയും കൂട്ടി .അയാള്‍ - 
കടലിലേക്കു പോയി. അന്ന്‌ ധാരാളം മീന്‍ കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. 


അമ്മയോട്‌ ദ്ക്തിയുളളവര്‍ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തി 
ലുണ്ടായിരുഗ്ന അവരിലൊരാള്‍ വളളത്തിന്‍െറ ഉടമയോടു പറഞ്ഞു-- 
"എന്നാല്‌ കളരിയിലെ കുഞ്ഞിനെ ആക്ഷേപിച്ചതു ശരിയായില്ല.” 
വ; ടമസ്ഥന്‍ അഹങ്കാരത്തോടെ പറഞ്ഞു_'അവളെ അധിക്‌ ഷേപിച്ചിട്ട്‌ 
എന്തുണ്ടായി? നോക്കൂ. ഇന്നു നമുക്ക്‌ പതിവിലും കൂടുതല്‍ മീന്‍ 
കിട്ടിയില്ലെ?” 


ഭുക്തന്‍മാര്‍ക്ക്‌ മൊഴിമുട്ടി. മീന്‍പിടുത്തം കഴിഞ്ഞ്‌ വഞ്ചി കരയിലേക്കു. 
വിട്ടു. അപ്പോള്‍ വളളമുടമയ്ക്ക്‌ ഒരാലോചന തോന്നി. അയാള്‍ പറഞ്ഞു 
“നമുക്ക്‌ പറയകടവില്‍ വഞ്ചി അടുപ്പിക്കണ്ടാ. ഇവിടെ വില കുറവാണ്‌. 


നീണ്ടകരയ്‌ ക്കു പോയാല്‍ നല്ല. വിലകിട്ടും. അങ്ങനെ വഞ്ചി 
നീണ്ടകരയ്ക്കു വിട്ടു. വഞ്ചി ലക്ഷ്യത്തോട്‌ അടുക്കാറായപ്പോഴേക്ക്‌ കടല്‍ 
ക്ഷോഭിച്ചുതുടങ്ങി. വലിയ തിരകള്‍ ഉയര്‍ന്നു. നിറയെ മീനും വലയും 
തൊഴിലാളികളുമുളള വഞ്ചി വന്‍തിരകളില്‍ പൊങ്ങിയും താത്തം ഉലഞ്ഞു. 


161 


ഒരു രീതിയിലും തൊഴിലാളികള്‍ക്കു വഞ്ചി നിയ്യന്തിക്കാന്‍ വയ്യാത്ത 
നിലയായി. വഞ്ചിയില്‍ വെള്ളം കയറി, ഉടന്‍ അതു മുങ്ങി. തിരകളില്‍ 
ആടിയാടി കരയ്ക്കുളള പാറകളില്‍ വന്നുതട്ടി വഞ്ചി തകര്‍ന്നു 
തരിപ്പണമായി. ആളുകള്‍ കഷ്ടിച്ച്‌ നീന്തി കരയ്ക്കു വന്നു രക്ഷപ്പെട്ടു. 


വഞ്ചിയും വലയും തകര്‍ന്നതില്‍ ഹൃദയം തകര്‍ന്നു വഞ്ചിയുടമ 
തലയും താഴ്ത്തി കടല്‍ത്തീരത്തു തളര്‍ന്നുവീണു. അപ്പോള്‍ അമ്മയുടെ 
ഭക്തന്‍മാരായ തൊഴിലാളികള്‍ തമ്മില്‍ പിറുപിറുത്തു. ' കണ്ടില്ലേ 
ദൈവകോപം. സുധാമണിക്കുഞ്ഞിനെ ആക്‌ ഷേപിച്ചിട്ട്‌ എന്തുണ്ടായി എന്ന്‌ 
അയാള്‍ നമ്മളോടു ചോദിച്ചതല്ലേ? എന്തുണ്ടായി എന്ന്‌ ഇപ്പോള്‍ 
കണ്ടല്ലോ.” വേറൊരാള്‍ പറഞ്ഞു 'കുളരിയിലെ കുഞ്ഞിനു ഹിസ്ററീരിയാ 
ആണെന്നും കല്യാണം കഴിപ്പിക്കാന്‍ 2000 രൂപാ കൊടുക്കാമെന്നും പറഞ്ഞ്‌ 
കളിയാക്കിയിട്ടാണ്‌ വഞ്ചിയുമായി ഇറങ്ങിയത്‌. ഇനി രണ്ടായിരം രൂപാ 
എവിടെനിന്നുണ്ടാകുമെന്നു കാണട്ടെ. വളളവും വലയും മീനും എല്ലാം കൂടി 
ഇപ്പോള്‍ 75000 മുങ്ങിപ്പോയി. ഇനി ഇയാള്‍ വിചാരിച്ചാല്‍ എന്നാണ്‌ 
സ്വന്തമായി ഒരു വളളവും വലയും ഉണ്ടാവുക? ജീവന്‍ കിട്ടിയതുതന്നെ 
ഈശ്വരന്‍െറ കാരുണ്യം.” വഞ്ചിയില്‍ മീന്‍ പിടിക്കാന്‍ കടലില്‍ പോയവര്‍ 
ബസ്സില്‍ കയറി തിരിച്ച്‌ വീട്ടിലെത്തി. 


ഇങ്ങനെ അമ്മയെ അധിക്ഷേപിച്ചപലര്‍ക്കും ഈശ്വരശിക്ഷ 
കിട്ടിയെങ്കിലും ആളുകളുടെ മനോഭാവത്തില്‍ പൊതുവെ മാററമൊന്നും 
വന്നില്ല. എതിരാളികളുടെ പരിഹാസവും . ശകാരവും കേള്‍ക്കാതെ 
അമ്മയ്ക്കു വഴിയെ നടക്കാന്‍ പററിയിരുന്നില്ല, വീട്ടുകാരെപ്പോലും 
"കൃഷ്ണന്‍ വരുന്നു'' എന്നു പറഞ്ഞ്‌ നാട്ടുകാര്‍ കളിയാക്കിയിരുന്നു. 


ഒരു ആത്മീയ ജീവിക്ക്‌ അനേകം തടസ്സങ്ങള്‍ വരാം. ചലിക്കാതെ ഉറച്ചു 
നില്‍ക്കണം എന്ന്‌ അമ്മ ദൃഡനിശ്ചയം ചെയ്തു. - 


ഇക്കാലത്ത്‌ എതിരാളികള്‍ “അന്ധവിശ്വാസ നിര്‍മ്മാര്‍ജ്ളുനക്കമ്മിറ്റി” 
എന്ന സംഘടനയുടെ കീഴില്‍ വിനാശ്രപവര്‍ത്തനം ഉഷാറാക്കിക്കൊണ്ടു 
വരുന്നുണ്ടായിരുന്നു. സുഭഗന്‍െറ മരണം അവരുടെ, ര്പവര്‍ത്തന്ങ്ങള്‍ക്ക്‌ 
നവോന്‍മേഷം നല്‍കി. എതിര്‍പ്പ്‌ കൂടുതല്‍ ഉഗ്രമായി. സുഭഗന്‍െറ ശവം 
കാണാന്‍ വന്നവര്‍ അങ്ങോട്ടു ശ്രദ്ധിക്കാതെ അമ്മയെ തെറിവിളിക്കാനാണു 
തിരിഞ്ഞത്‌ _'അവളെന്തിയേ? അവളെയാണു കൊല്ലേണ്ടത്‌. പിടിയെടാ 
അവളെ. അവള്‍ കാരണമാണ്‌ അവന്‍ മരിച്ചത്‌ '” എന്നിങ്ങനെ അവ 
ആക്രോശിച്ചു. * 


പല ക്ഷേത്രക്കമ്മറ്റികളും യുവാക്കളും ചേര്‍ന്നാണ്‌ 'അന്‌ ധവിശ്വാസ 

' നിര്‍മ്മാര്‍ജ്‌ ജുനക്കമ്മിറ്റി' എന്ന സംഘടന രൂപം കൊണ്ടത്‌ . വള്ളിക്കാവ്‌, 
“ആദിനാട്‌, അഴീക്കല്‍, ആയിരംതെങ്ങ്‌ , (സായിക്കാട്‌, കുഴിത്തുറ, പറയകടവ്‌, 
ചെറിയഴീക്കല്‍ തുടങ്ങിയ സ്ഥലത്തുകാരെല്ലാം അതില്‍ ചേര്‍ന്നിരുന്നു. 


162 


ആയിരത്തോളം ചെറുപ്പക്കാര്‍ അങ്ങനെ ഒത്തുകൂടി. അവര്‍ കൂട്ടമായി വന്ന്‌ 

കളരിയിലെ ദീപാരാധന സമയത്ത്‌ മുദ്രാവാക്യങ്ങള്‍ വിളിച്ചുതുടങ്ങി, , 
സംയമനം പാലിക്കാന്‍ അമ്മ ഭക്തന്‍മാരോടു നിര്‍ദ്ദേശിച്ചു. അവര്‍ അത്‌ ; 
സര്‍വ്വാത്മനാ അനുസരിച്ചു. എന്തൊക്കെ [പകോപനങ്ങളുണ്ടായിട്ടും 
ഭക്തന്‍മാര്‍ എല്ലാം നിശ്ശബ്ദമായി സഹിച്ച. )ാ 


അമ്മയ്ക്ക്‌ സ്വൈരമായി വഴിയേ നടക്കാന്‍ പോലും അന്നൊക്കെ ' 
സാധിക്കുകയില്ലായിരുന്നു. മത്‌ സരബുദ്‌ ധിക്കാര്‍ വഴിവക്കില്‍ കാത്തു ' 
നില്‍ക്കും. കൂടെ വികൃതിപ്പിളേളരെയും കൂട്ടും. അമ്മ നടന്നുപോകുമ്പോള്‍ ' 
അവര്‍ കൂവി വിളിക്കും. അമ്മ തിരിഞ്ഞു നിന്നാല്‍ തെമ്മാടികള്‍ ഒളിക്കും, : 
കുട്ടികളാണു കൂവിയതെന്നു വിചാരിക്കട്ടെ എന്നായിരുന്നു അവരുടെ 
പ്ളാന്‍. അമ്മ നടന്നു പോകുമ്പോള്‍ മുമ്പിലും പിമ്പിലുമെല്ലാം കല്ലുകള്‍ ' 
വന്നുവീഴും. തിരിഞ്ഞുനോക്കിയാല്‍ എറിഞ്ഞവര്‍ ഒഴിഞ്ഞുകളയും. സുഗു 
ണച്ചനു സുഖമില്ലാതെ കൊല്ലത്ത്‌ ആശുപ്രതിയില്‍ കിടക്കുമ്പോള്‍ : 
അമ്മയ്ക്കു പലപ്പോഴും വെളുപ്പാന്‍കാലത്ത്‌ ആശുപ്രതിയിലേക്കു പോകണ ' 
മായിരുന്നു. അങ്ങനെയുളള അവസരങ്ങളിലും തെമ്മാടികള്‍ ശല്യപ്പെടു 
ത്താന്‍ കാത്തിരിക്കുമായിരുന്നു. 


സുഭഗന്‍െറ മരണത്തോടെ ബന ധുഴുനങ്ങളെല്ലാം വെറുത്തു. അവര്‍. 
തികഞ്ഞ സിസ്സഹകരണം പാലിച്ചു. ഇടമണ്ണേല്‍ എന്ന വീട്‌ ആ തുറയില്‍ 
ഇല്ല എന്ന രീതിയായി. അവരെ പുറംതളളിയപോലെയായി. വിവാഹത്തിനോ 
മററു പൊതുകാര്യങ്ങള്‍ക്കോ ഇടമണ്ണേല്‍ക്കാരെ പങ്കെടുപ്പിക്കാതായി. 
സുഭഗന്‍ മരിച്ചപ്പോള്‍ ബന്ധുക്കള്‍ ഇടമണ്ണേല്‍ കയറിയില്ല. കടല്‍ത്തീരത്തു 
വന്ന്‌ അവര്‍ 'പാലുവീശ്യിട്ട്‌ ' (കര്‍മ്മം ചെയ്തിട്ട്‌) പോയി. 


എങ്ങനെയും സുധാമണിയേയും വീട്ടുകാരെയും നശിപ്പിച്ചേ അടങ്ങു 
എന്ന വാശി എതിര്‍ചേരിക്കാരില്‍ വളര്‍ന്നുവന്നു. അവര്‍ കളക്ടര്‍ക്കും മററും 
ധാരാളം പേര്‍ ഒപ്പിട്ട ഭീമഹര്‍ണ്ണി സമര്‍പ്പിച്ചു. പോലീസും രഹസ്യപ്പോലീസും 
അന്വേഷണത്തിനെത്തി. കളരിയില്‍ അന്വേഷണത്തിനു വന്നവരെല്ലാം 
അമ്മയുടെ ഭക്തന്‍മാരായിട്ടാണ്‌ മടങ്ങിയത്‌. അപ്പോള്‍, കൈക്കൂലി 
കൊടുത്ത്‌ പോലീസിനെ വശപ്പെടുത്തിയതാണെന്ന്‌ വിരോധികള്‍ പറഞ്ഞു 
കൊണ്ടുനടന്നു. എന്നിട്ടും ഭക്തജുനത്തിരക്കിനു കുറവുണ്ടായില്ല. 


തരംകിട്ടിയാല്‍ അമ്മയെ കയറിപ്പിടിച്ച്‌ അപമാനിക്കാനുള്ള ശ്രമവും 
എതിരുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ അപമാനിച്ചാല്‍ പിന്നെ 
ഈശ്വരസാന്നിദ്ധ്യം കളളത്തരമാണെന്നു തെളിയും എന്നായിരുന്നു 
അവരുടെ കണക്കുകൂട്ടല്‍. കയറിപ്പിടിച്ചതിന്‍െറ പേരില്‍ തര്‍ക്കമുണ്ടായാല്‍ 
വേണ്ടിവന്നാല്‍ കല്യാണം കഴിക്കാനും ചിലര്‍ ഒരുങ്ങിനടന്നു. ഈശ്വരക്യ 
പയാല്‍ ആ പരിപാടികളെല്ലാം ദുഷ്‌ ടബുദ്‌ധികളുടെ മനക്കോട്ടകള്‍ 
മാരതമായി അവശേഷിച്ച. 





| 


163 


പിന്നെ എതിരാളികള്‍ ഇടയ്ക്കിടെ അമ്മയെ പരീക്ഷിക്കാനായി 
'മാലപോയി', 'കമ്മലുപോയി” എന്നെല്ലാം നുണപറഞ്ഞുകൊണ്ടു വന്നുതു 
ടങ്ങി. പക്ഷെ അവരെല്ലാം തോററു പിന്‍വാങ്ങി. ഒരുദിവസം ഒരു 
ദീനവുമില്ലാത്ത ഒരു യുവാവ്‌ “കൈയ്ക്കു വേദനയാണ്‌ ' എന്നും പറഞ്ഞ്‌ 
കളരിയില്‍ ഭാവത്തിനു കയറി. അമ്മ അവന്‍െറ കളളം വിശ്വസിച്ചിട്ട്‌ 
തുത്തുതിരുമ്മിക്കൊടുക്കുമെന്നായിരുന്നു അവന്‍െറ വിചാരം. അമ്മ ഒരു 
ബ്രഹ്മചാരിയോട്‌ . ആ ചെറുപ്പക്കാരന്‍െറ കൈ തിരുമ്മിക്കൊടുക്കാന്‍ 
പറഞ്ഞു. ര്ബഹ്മചാരി അവന്‍െറ കൈയില്‍ തൊട്ടതോങഞ്ട അവന്‍ 
അമ്മയോട്‌ വിവരിച്ച രീതിയിലുളള വേദന അവന്‍െറ കൈയില്‍ ഉണ്ടായി. 
വേദനകൊണ്ടു വിഷമിച്ച ആ കുസൃതിക്കാരന്‍ നിവൃത്തിയില്ലാതെ 
അമ്മയോട്‌ മാപ്പിരന്നു. 


ഇതെല്ലാം കണ്ടും കേട്ടും സുഗുണച്ചന്‌ സഹികെട്ടു. ഒരു ദിവസം 


. ഭാവത്തിന്‌ അദ്ദേഹം ദേവിയോടു പറഞ്ഞു- “ഇതാണോ അമ്മ വന്നിട്ടു 


കിട്ടിയത്‌ ? ആളുകള്‍ എന്നെ മകനെ നശിപ്പിച്ച കൊലയാളി എന്നു 
നിന്ദിക്കുന്നു. ഇതു സങ്കടമാണ്‌. തെററു ചെയ്യുന്നവരെ അമ്മച്ചി 
ശിക്ഷിക്കണം.” 


അപ്പോള്‍ അമ്മ പറഞ്ഞു ഇന്നത്തെ ശ്രതു നാളെ ബന്‌ ധുവാകും. 
പിന്നെ ആരെ ശിക്ഷിക്കും? നോക്കിക്കോളൂ. ഇന്ന്‌ എതിര്‍ക്കുന്നവര്‍തന്നെ 
വന്ന്‌ ഈ വീട്ടിലെ പെണ്‍കുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ടു പോകും 
എല്ലാം വിധിക്ക്‌ അധീനമാണെന്ന്‌ ആശ്വസിക്കുക. ഒരു മകന്‍ പോയെങ്കില്‍ 
നിങ്ങള്‍ക്ക്‌ വേറെ ആയിരം മക്കള്‍ വരും.” മകന്‍ മരിച്ച്‌ ദുഃഖംകൊണ്ട്‌ 
കരഞ്ഞ ദമയന്തിയമ്മയോട്‌ ഒരുദിവസം ഭാവസമയത്ത്‌ അമ്മ പറഞ്ഞു--- 
"ദുഖിക്കേണ്ട, ഭാവിയില്‍ ഇവിടെ ലോകത്തിന്‍െറ നാനാഭാഗത്തുനിന്നും 
ധാരാളം മക്കള്‍ വന്നുചേരും. അവരെ സ്വന്തം മക്കളായി സ്‌നേഹിക്കുക.” 


ആദ്ധ്യാത്മിക ജീവിയാണെങ്കിലും സാഹചര്യത്തിന്‍െറ പ്രേരണയാല്‍ 
കുടുംബകാര്യങ്ങളിലും അമ്മയ്ക്കു ശ്രദ്‌ ധിക്കേണ്ടിവന്നു. വേണ്ടിവന്നാല്‍ 
കുടുംബത്തോടുള്ള കര്‍ത്തവ്യം ആത്മീയജീവികള്‍ എങ്ങനെ നിറവേററ 
ണമെന്നതിന്‌ അമ്മ മാതൃക കാണിക്കാന്‍ മറന്നില്ല. 


നേരത്തെ സുഗുണച്ചന്‍ വ്യാപാരത്തിലേര്‍പ്പെട്ടിരുന്നെങ്കിലും അആരത 
ആദായകരമായിരുന്നു എന്നു പറഞ്ഞുകൂടാ. ഭാവദർശനം തുടങ്ങുകയും, 
നാനാദിക്കുകളില്‍ നിന്നും ധാരാളം ആളുകള്‍ പറയകടവില്‍ വരാനാരംഭി 
ക്കുകയും, തുടര്‍ന്ന്‌ നാട്ടുകാരുടെ എതിര്‍പ്പും മററു പശ്‌നങ്ങളും 
ഉടലെടുക്കുകയും ചെയ്തപ്പോള്‍ സുഗുണാനന്ദന്‌ വ്യാപാരത്തില്‍ 
ശ്രദ്ധിക്കാന്‍ തരപ്പെടാതായി. സമയം മുഴുവന്‍ വീട്ടില്‍ വിനിയോഗിക്കാന്‍ 
നിര്‍ബന്ധിതനായി. കസ്തൂരി, സുഗുണമ്മ, സഇജുനി എന്നീ മൂന്നു 
പെണ്‍മക്കളെ വിവാഹാകഴിപ്പിച്ചയയ്ക്കുക എന്നതുതന്നെ ഒരു വലിയ 





164 


ഭാരമായിരുന്നു. മററു കുട്ടികളെല്ലാം പല ക്ളാസ്സുകളിലായി പഠിക്കുകയാണ്‌, 


മാറിമാറിയുള്ള രോഗങ്ങളും കുടുംബത്തെ ക്‌ളേശിപ്പിച്ചുകൊണ്ടിരുന്നു. 


ഈ സാഹചര്യത്തില്‍ “കണ്ടില്ല; കേട്ടില്ല ' എന്ന മട്ടില്‍ കഴിയാന്‍ 
അമ്മ തയ്യാറായില്ല, വീട്ടില്‍ മററു പലരേയുംകാള്‍ പ്രായംകുറഞ്ഞ 
പെണ്‍കുട്ടി, പോരെങ്കില്‍ ആത്മീയമാര്‍ഗ്ഗം സ്വീകരിച്ചിരിക്കുന്നു. ഗൃഹകാ 
ര്യങ്ങളില്‍ നിഷ്രകിയമായിരുന്നാല്‍ “കുററം പറയുക വയ്യ. എങ്കിലും 
കുടുംബക്‌ഷേമത്തില്‍ അമ്മ കാരുണ്യപൂര്‍വം ഇടപെട്ട സന്ദര്‍ഭങ്ങള്‍ 
നിരവധിയാണ്‌. അനേകം കഷ്ടപ്പാടുകള്‍ക്കിടയ്ക്ക്‌ വീട്ടിലെ ഭാരങ്ങളും 
അമ്മ ഏറൊടുത്തു... 


1979 ആരംഭത്തില്‍ ശ്രീമാന്‍ സുഗുണാനന് ദന കലശലായ ഒരു രോഗം 
പിടിപെട്ടു. കൊല്ലത്ത്‌ ആശുപ്രതിയില്‍ [പവേശിപ്പിച്ചു. തുടര്‍ന്ന്‌ ഒരു 
ശസ്രത്രകിയയ്ക്ക്‌ വിധേയനായി. അപ്പോള്‍ ആരും സഹായത്തിനില്ല. 
ദമയന്തിയമ്മയ്ക്കു തീരെ സുഖമില്ല. കസ്തൂരിക്ക്‌ കാസര്‍കോട്ട്‌ ജോലി. 
മററു കുട്ടികള്‍ പഠിക്കുന്നു. എല്ലാ ചുമതലയും അമ്മയുടെ തലയിലായി. 
പകല്‍ ഒരുമണിമുതല്‍ ഭാവത്തിന്‌ ആള്‍ക്കാര്‍ എത്തും. ര്യ്രതി മുഴുവന്‍ 
നീണ്ടുനില്‍ക്കുന്ന ഭാവദർശനം പിറേറദിവസം പത്തുവരെ നീളും. കൂടാതെ 

ആദ്ധ്യാത്മിക ജിജ്ഞാസുക്കള്‍ക്ക്‌ നിര്‍ദ്ദേശങ്ങള്‍ നല്‍കണം. വീട്ടു 
ജോലികളെല്ലാം ചെയ്തുതീര്‍ത്ത്‌, കുട്ടികളെ സ്കൂളുകളിലേക്ക്‌ ഒരുക്കി 
അയച്ചിട്ട്‌, ചോനുമൊക്കെ എടുത്ത്‌ അമ്മ കൊല്ലത്ത്‌ ആശുപ്രതിയിലേക്കു 
പോകണം. ഒരുമകള്‍ എന്ന നിലയില്‍ അച്ഛനുവേണ്ട ശുശ്രൂഷകളെല്ലാം 
അമ്മ നിര്‍വ്വഹിക്കുകയുണ്ടായി. & 
ng ആശുപ്രതിയിലേക്കു പോകുമ്പോഴും മററും വഴിവക്കില്‍ നിന്ന്‌ ചിലര്‍ 
കൃഷ്ണന്‍, കൃഷ്ണന്‍” എന്നു വിളിച്ചു പരിഹസിച്ചിരുന്നു. അങ്ങനെയെ 
ങ്കിലും അവര്‍ കൃഷ്ണനാമം ഉച്ചരിക്കുന്നല്ലൊ എന്ന്‌ അമ്മ സമാധാനിച്ചു. 
“ചിലര്‍ : അമ്മയെ കണ്ടാല്‍ കൂവിവിളിക്കും, ചിലര്‍ . കല്ലെറിയും. അമ്മ 
അവയെല്ലാം. നിശബ്ദം സഹിച്ചു. ഒരിക്കല്‍ . ബസ്സ്സ്‌റ്റാന്‍ഡില്‍വച്ച്‌ 
അമ്മയെ കയറിപ്പിടിച്ച്‌ അപമാനിക്കാന്‍ :. ഒരാള്‍ മുന്നോട്ടുവന്നു. ഒരു 
ഉണ്ടക്കണ്ണന്‍ തെമ്മാടി. അയാള്‍ കാലുതെറ്റി വഴിവക്കിലുളള ഒരു കുഴിയില്‍ 
മറിഞ്ഞുവീണു. ഈശ്വരന്‍െറ രക്ഷയും ശിക്ഷയും ഒന്നിച്ചു നടന്നു. 


കുറച്ചുകാലം കൊണ്ട്‌ സുഗുണച്ചന്‍െറ രോഗം .ഭേദമായി. എങ്കിലും 
അധികം താമസിയാതെ . ദമയന്തിയമ്മയും പിന്നീട്‌ സഹോദരനായ 
സുരേഷും 'രോഗപീഡിതരായി ആശുപ്രതിയില്‍ കിടക്കുകയുണ്ടായി. 
അപ്പോഴും . വീട്ടിലെയും - ആശുപ്തിയിലെയുട കാര്യങ്ങള്‍ . നേരിട്ടു 
i നോക്കിയിരുന്നത്‌ അമ്മ തന്നെയാണ്‌. . 3 
രോഗങ്ങളും ചികിത്സകളും എം അമ്മയ്ക്കു സ്വസ്ഥത 
കിട്ടിയില്ല. സഹോദരിമാരുടെയൊന്നും വിവാഹം നടന്നിട്ടില്ല. ഭാവദർശനം, 


സഹോദരന്‍െറ മരണം, ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ശ്രതുത 
ഇവയെല്ലാം സൃഷ്ടിച്ച വീര്‍പ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തില്‍ ഇടമണ്ണേല്‍ 
ബന്ധുതയ്ക്കു വരാന്‍ ആരും മുതിര്‍ന്നില്ല. ആരെങ്കിലും ദൂരെനിന്നു 
വന്നാല്‍ത്തന്നെ അവരെ പിന്‍തിരിപ്പിക്കാന്‍ . ആളുകള്‍ സ്ഥലത്തുണ്ട്‌. 
സങ്കടം സഹിക്കാതെ ഒരുദിവസം .സുഗുണച്ചന്‍ മകളോടു പറഞ്ഞു. 
"നിന്‍െറ ഭാവംമൂലം എന്‍െറ മാനം പോയി. വഴിയേ നടക്കാന്‍ വയ്യാതായി. 
നാട്ടുകാരും വീട്ടുകാരും വെറുത്തു. പെണ്‍മക്കളുടെ വിവാഹം നടക്കുന്നില്ല. 
ഞാനെന്തു ചെയ്യണം? 


അമ്മ പറഞ്ഞു ഈ (ഗഹപ്പിഴയൊന്നും ഞാന്‍ കാരണമല്ല. എല്ലാം 
ഈശ്വരേച്ഛയാണ്‌. നടക്കേണ്ട സമയത്ത്‌ എല്ലാം നടക്കും. അച്ഛന്‍ 
വിഷമിക്കാതെ. പക്ഷേ അച്ഛനു വിശ്വാസമായില്ല, “ഞാന്‍ വിഷം കഴിച്ചു 
ഹയ്യും. എന്നു ക്ഷോഭത്തോടെ പറഞ്ഞു. 


അമ്മ ജഗന്‍മാതാവിന്‍െറ നേരെ തിരിഞ്ഞു ദേവീ, ഞാന്‍ 


കാരണമാണോ ഇവരെല്ലാം ഇങ്ങനെ ആകുന്നത്‌ * എന്നെക്കൊണ്ടു 
ലോകത്തു ദുഃഖം മാതമേ ഉള്ളോ?” 


. സാഹചര്യങ്ങളുടെ സമ്മര്‍ദ്ദംമൂലം വീടുവിട്ട്‌ മറെറവിടെയെങ്കിലും 
പൊയ്ക്കളയാം എന്നുപോലും അമ്മ ചിന്തിച്ച സന്ദര്‍ഭങ്ങളുണ്ടത്രെ! ഒരു 
ദിവസം സങ്കടം പറഞ്ഞ അച്ഛനോട്‌ അമ്മ ഭാവത്തില്‍ ചതഞ്ഞു. 
""പെണ്‍മക്കളുടെയെല്ലാം വിവാഹം താമസിയാതെ നടക്കും. വിഷമിക്കണ്ടാ.”* 


അമ്മ ഉറപ്പുകൊടുത്തതിന്‍െറ അടുത്തമാസം രണ്ടാമത്തെ മകള്‍ 
സുഗുണമ്മയ്ക്ക്‌ ഒരു വിവാഹാലോചന വന്നു. വിശ്വസിക്കാന്‍ വയ്യാ. 
ഭാവത്തെ ആക്ഷേപിച്ചിരുന്ന ആള്‍ക്കാരുടെ ഭാഗത്തുനിന്നാണ്‌ ആലോചന 
ഉണ്ടായത്‌ . വിവാഹത്തിന്‍െറ എല്ലാ ചുമതലയും അമ്മ ഏറ്റെടുക്കേണ്ടിവന്നു. 
സുഗുണച്ചന്‍ ഒരു കാഴ്ചക്കാരനെപ്പോലെ നിന്നതേ ഉളളു. വിവാഹം 
മംഗളമായി നടന്നു. “ഇന്നെതിര്‍ക്കുന്നവര്‍ നാളെ ബന്‌ ധുക്കളാകും' എന്ന്‌ 
അമ്മ മുമ്പു പറഞ്ഞത്‌ ശരിയായി. മററു ബന ധുതകളിലും ഇത്‌ 
ആവര്‍ത്തിക്കുകയുണ്ടായി. 


ഇക്കാലത്ത്‌ സന്യസിക്കണമെന്ന ആഗ്രഹത്തോടെ ഹരിപ്പാട്ടുകാരായ 
അഞ്ചെട്ടു ചെറുപ്പക്കാര്‍ വളളിക്കാവില്‍ :വരാന്‍ തുടങ്ങി. അതോടെ ആ 
പ്രദേശത്തുകാര്‍ പരിശ്രമിച്ചു. അഭ്യസ്‌തവിദ്യരെന്നു ഭാവിക്കുന്നവര്‍പോലും 
അപവാദങ്ങള്‍ പറഞ്ഞു പരത്തി. കളരിയില്‍ വരാത്തവരാണ്‌ ഇതെല്ലാം 
പറഞ്ഞതെന്ന്‌ സ്പഷ്ടമാണ്‌ . ചില ്പസിദ്‌ ധീകരണക്കാരും കളളക്കഥകള്‍ 
പ്രചരിപ്പിക്കുകയുണ്ടായി. 


പാലം കുലുങ്ങിയാലും കേളന്‍ കുലുങ്ങുകയില്ല. അധര്‍മ്മത്തെ 
തകര്‍ക്കാന്‍ വന്ന അമ്മ ഈ ചാപല്യമെല്ലാം കണ്ട്‌ . കുടുകുടെ .ചിരിച്ചു 


രസിച്ചു. എന്നിട്ട്‌ അമ്മ (ബഹ്മചാരികളോടു പറഞ്ഞു---'ആ കടലാസിലെ 
അക്ഷരങ്ങളും വാക്കുകളുമല്ല നമ്മള്‍. അതൊക്കെ ശ്രദ്ധിച്ച്‌ നിങ്ങള്‍ 
സമയം പാഴാക്കൊല്ലെ. സാധന ചെയ്യുവിന്‍. ഇന്നെതിര്‍ക്കുന്നവര്‍ നാളെ 
ഭക്തരാകും.' ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയുടെ ്രവചനം 
സത്യമായിക്കൊണ്ടിരുന്നു. 


സന്യാസവാസനയുളളവരോട്‌ അമ്മ പറയും- മക്കളെ ജീവിതം 
ഈശ്വരനെ അറിയാനാണ്‌, ലാകികസുഖത്തില്‍ നശിപ്പിക്കാനുളളതല്ല, 
ചിന്തിച്ചുനീങ്ങുക. അമ്മ എപ്പോഴും കൂടെയുണ്ട്‌" അമ്മ നല്‍കുന്ന ഈ ഉറപ്പും 
ദിവ്യപ്രേമവും സന്യാസമനസ്ഥിതിയുളളവരെ വേഗം ആകര്‍ഷിക്കുകയും 
അവര്‍ ഉടന്‍ വിരക്തരായിത്തീരുകയും ചെയ്തു. ഈശ്വരശക്തിയുടെ 
അപ്രതിരോധ്യമായ സ്വാധീനമാണ്‌ ഇവിടെ പ്രത്ൃക്‌ ഷീഭവിക്കുന്നത്‌. 


ആരെയും വീര്‍പ്പുമുട്ടിക്കുന്ന എതിര്‍പ്പുകളെ ഓരാ നിമിഷവും 
നേരിട്ടുകൊണ്ട്‌, ഒരുതരി മണ്ണു സ്വന്തമില്ലാതെ, ഒരു പൈസാ കൈയില്‍ 
കരുതാതെ, ഏകാകിനിയായ ഒരു യുവതി എങ്ങനെ ആശ്രമം സ്ഥാപിച്ചു 
എന്നും, അത്‌ എങ്ങനെ വളര്‍ന്നു-എന്നും അറിയുമ്പോള്‍ ഈശ്വരസങ്കല്പ 
മാണ്‌ ഇവിടെ പ്രവര്‍ത്തിച്ചത്‌ എന്ന്‌ മനസ്സിലാക്കാം. മനുഷ്യന്‍ 
ചിന്തിക്കുന്നതുപോലെയോ മനുഷ്യന്‍െറ ശക്തികൊണ്ടോ അല്ല, ഈശ്വര 
ന്‍െറ നിശ്‌ ചയ്രപകാരമാണ്‌ കാര്യങ്ങള്‍ നടക്കുന്നത്‌ എന്ന്‌ ആ്രശമത്തിന്‍െറ 
ചരിശ്രം വ്യക്തമാക്കുന്നു. 


1978 നവംബറില്‍ ആലപ്പുഴനിന്ന്‌ ചന്ദു എന്ന ഒരു ര്രാഹ്മണയു 
വാവ്‌ വളളിക്കാവില്‍ വന്നു. സന്യസിക്കണമെന്നു തീരുമാനിച്ചു. പക്ഷേ 
ഇടമണ്ണേല്‍ താമസിച്ചു സാധന അനുഷ്ഠിക്കാന്‍ സകര, മില്ല, സൂഗുണച്ചന്‍ 
ചെറുപ്പക്കാരെ ആരെയും വീട്ടില്‍ നിര്‍ത്തുകയില്ല. അക്കാര്യം അദ്ദേഹം 
നേരിട്ടുതന്നെ ചന ്രുവിനോടു പറഞ്ഞു. വേറെ എവിടെയെങ്കിലും താമസിച്ചു 
സാധന അനുഷ്ഠിക്കാന്‍ സൌകര്യം ചെയ്തുകൊടുക്കണമെന്ന്‌ ചന്ദ്രു 
അമ്മയോടു പറഞ്ഞു. തിരുവണ്ണാമല പററിയ സ്ഥലമാണെന്ന്‌ അമ്മ 
നിര്‍ദ്ദേശിച്ച. ചന്ദു പോകാന്‍ തയ്യാറായി. ഇക്കാലത്ത്‌ രാമകൃഷ്ണന്‍, 
ശ്രീകുമാര്‍, രമേശ്റാവു, ഹരികുമാരപൈ, ബാലഗോപാല്‍, വേണുഗോപാല്‍, 
കുട്ടന്‍ തുടങ്ങിയ ്ബഹ്മചാരികള്‍ വളളിക്കാവില്‍ പതിവായി വരുന്നുണ്ടാ 
യിരുന്നു. 

അന്ന്‌ അമ്മ കായല്‍ത്തീരത്തു ചെളിയില്‍ കിടക്കുന്ന കാലം. ചന്ദു 
പറഞ്ഞു; ''അമ്മ ചെളിയില്‍ കിടക്കുന്നു. അമ്മയെ നോക്കാനാരുമില്ല. 
്രഹ്മചാരികള്‍ക്കാണെങ്കില്‍ ഒരു സ്വാത്രന്ത്യമില്ല. സുഗുണച്ചന്‍ എതിരു 
കാരന്‍. ഈ സുഗുണച്ചനെ വെച്ചുകൊണ്ട്‌ ഈ സ്ഥിതിയീല്‍ ഇവിടെ ഒരു 
ആശ്രമം ഉണ്ടാകുമോ? ഉണ്ടായാല്‍തന്നെ ആരീ ആശ്രമം നോക്കും? 
അതിനുളള സാമ്പത്തികനില ഉണ്ടോ? 


167 


അമ്മ-_'മോന്‍ തിരുവണ്ണാമലയ്ക്കു പോകാനിരിക്കുകയല്ലെ. പോയി 
വാ. അമ്മയെ നോക്കാനുള്ള ആളെയും ആമം നോക്കാനുള്ള ആളെയും 
അവിടെ മോന്‍ കാണാന്‍ പററും. മോന്‍ തിരിച്ചുവരുമ്പോള്‍ ദളളു പറഞ്ഞ 
ഈ അച്ഛന്‍ നിന്നെ ബസ്സ്റേറാപ്പില്‍ വന്ന്‌ കൂട്ടിക്കൊണ്ടുവരും.” 


"ഈ രീതിയിലുളള അച്‌ ഛന്‍റടുക്കല്‍നിന്ന്‌ ഇങ്ങനൊരു പെരുമാററം 
പ്രതീക്ഷിക്കാന്‍ വയ്യാ. അമ്മയുടെ വാക്കു വിശ്വസിക്കുവാന്‍ കഴിയുന്നില്ല.” 
എന്നു ചന്ദു പറഞ്ഞു. 


അമ്മ പറഞ്ഞു--- “മോന്‍ പോയി വാ. അമ്മയെ നോക്കേണ്ട മക്കള്‍ 
തിരുവണ്ണാമലയിൽ ഉണ്ട്‌ . എല്ലാം ശരിയാകും.” 


തിരുവണ്ണാമലയ്ക്കു പോകാന്‍ വണ്ടിക്കൂലിയില്ല. ആ സമയത്തു 
മ്രദാസിലെ ഒരു വക്കീല്‍ വളളിക്കാവില്‍ വന്നു. അദ്ദേഹം യാതക്കൂലി 
കൊടുത്തു. ഇനി പുറപ്പെടാം എന്നായി. ചന്ഗ്രു പറഞ്ഞു_ അമ്മെ എന്‍െറ 
വാച്ച്‌ വീട്ടില്‍ കൊടുത്തു. രണ്ടു മണിക്കെഴുന്നേല്‍ക്കണമെന്നല്ലെ അമ്മ 
പറഞ്ഞിരിക്കുന്നത്‌ . വാച്ചുവേണം. ഒരു രുദ്രാക്ഷവും വേണം.” 


അമ്മ പറഞ്ഞു_'കുഞ്ഞെ, ചിലന്തി നൂലു നൂല്‍ക്കുന്നു. എങ്ങും 
തേടിപ്പോകുന്നില്ല. വലയില്‍ ഈച്ചയും മററും വന്നു കുടുങ്ങുന്നു. ഒരു 
തപന്ധിക്ക്‌ അവനിരിക്കുന്നിടത്ത്‌ എല്ലാം വന്നുചേരും. നീ അവിടെ തപസ്സു 
ചെയ്യുന്നതനുസരിച്ച്‌ നിനക്കവിടെ എല്ലാം കിട്ടും.” 


ചന്ദ്രു തിരുവണ്ണാമലയിലെത്തി സാധന ചെയ്യുന്ന കാലത്ത്‌ നീലു, 
ഗായ്രതി മുതലായവരെ പരിചയപ്പെട്ടു. അങ്ങനെ അവര്‍ അമ്മയെക്കുറിച്ച 
റിഞ്ഞു. 


ആവശ്യപ്പെടാതെതന്നെ നീലു ചന്ര്ദുവിന്‌ ഒരു വാച്ചും രുദ്രാക്ഷ 
മാലയും നല്‍കി. അമ്മയുടെ വാക്കുകള്‍ സത്യമായതു കണ്ട്‌ ചന്ദ്രുവിന്‌ 
അദ്ഭുതവും ആനന്ദവും ഉണ്ടായി. 


അനേകം മഹാത്മാക്കളെ കാണാന്‍ ജീവിതത്തില്‍ ഭാഗ്യം ലഭിച്ച 
നീലുവിന്‌ ആദ്യം അമ്മയില്‍ താല്പര്യം തോന്നിയില്ല. എന്നാല്‍, അമ്മ 
രോഗം മാററുകയും മററും ചെയ്യും, എന്നു ചന്ര്ദുവില്‍ നിന്നറിഞ്ഞപ്പോള്‍ 
മാറാരോഗിയായ നീലുവിന്‌ അമ്മയെ കാണാന്‍ താല പര്യമുണ്ടായി. 


അങ്ങനെ 1979 അവസാനം ചന്ദ്രു തിരുവണ്ണാമല നിന്ന്‌ 

. നീലുവിനേയും കൂട്ടി വളളിക്കാവില്‍ വന്നു. അമ്മ മുമ്പു പറഞ്ഞിരുന്നതു 
പോലെ, സുഗുണച്ചന്‍ ബസ്സ്റേറാപ്പില്‍ നില്പുണ്ടായിരുന്നു. 
എവിടെയോ” പോയിട്ട്‌ അവിടെവന്നു ചേര്‍ന്നതായിരുന്നു. എന്തുകൊണ്ടോ 
ഇപ്പോള്‍ അച്ഛന്‍െറ മുഖത്ത്‌ അനുകൂലമായ മാററം കണ്ടു. 
ചന്ദ്രുവിനോട്‌ വളരെ കാര്യമായി പെരുമാറി. “മോന്‍ മടങ്ങി വരുമ്പോള്‍ 
സുഗുണച്ചന്‍ നിന്നെ ബസ്സ്‌ സ്ററാന്‍ഡില്‍നിന്നു കൂട്ടിക്കൊണ്ടുവരും' എന്ന്‌ 


168 
അമ്മ പറഞ്ഞതു സത്യമായി എന്ന്‌ ചന്ദ്രു ഓര്‍ത്തു. 


അമ്മയുടെ ്രഥമദര്‍ശനം നീലുവിനെ വളരെ സ്വാധീനിച്ചു, 
കുറച്ചുദിവസം ആര്ശമത്തില്‍ താമസിച്ചപ്പോള്‍ അമ്മയുടെ ആദ്ധ്യാത്മിക 
മഹത്വം മനസ്സിലാക്കുവാന്‍ ആ സാധകന്‍ കഴിഞ്ഞു എന്നു തന്നെയല്ല 
കഠിനരോഗംകൊണ്ട്‌ കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്‍െറ ദുരിതങ്ങള്‍ക്ക്‌ 
അമ്മ അത്ഭുതകരമായി ഉപശാന്തി വരുത്തുകയും ചെയ്തു. അമ്മയുടെ 
മേല്‍നോട്ടത്തില്‍ സാധന അനുഷ്ഠിച്ചു കഴിയുവാന്‍ ആഗ്രഹിച്ചുകൊണ്ട്‌ 
നീലു തിരുവണ്ണാമലയ്‌ ക്കുപോയി. അധികം താമസിയാതെ വളളിക്കാവില്‍ 
എത്തി സ്ഥിരതാമസമാക്കി. 


, നീലുവിന്‍െറ രണ്ടാമത്തെ വരവിനാണ്‌ കൂട്ടത്തില്‍ ഗായ്രതി ആദ്യമായി 
വളളിക്കാവിലേക്ക്‌ വന്നത്‌. "എന്നെ നോക്കാനുളളയാളും ആശ്രമം 
നടത്താനുളളയാളും തിരുവണ്ണാമല നിന്നു വരും” എന്ന്‌, അമ്മ നേരത്തെ 
പറഞ്ഞിരുന്നത്‌ ശരിയായി. ഗായ്രതി അമ്മയുടെ വ്യക്തിപരമായ സേവ 
ഏറെറടുത്തു, നീലു ആരശമ നടത്തിപ്പിന്‍െറ ഭാരവും. 

രണ്ടാം തവണ വന്നപ്പോള്‍ നീലു പറഞ്ഞു_ 'അമ്മെ എനിക്കിവിടെ 
നിന്നും തിരിച്ചുപോകാന്‍ മനസ്സില്ല. ഇവിടെ താമസിക്കണമെന്നു 
തോന്നുന്നു.” അമ്മ പറഞ്ഞു_ എനിക്കായിട്ടിവിടെ സ്ഥലമൊന്നുമില്ല. 
അച്ഛനോടു ചോദിക്ക്‌. താമസിക്കാന്‍ സ്ഥലം വേണമല്ലൊ: 


സുഗുണച്ചന്‍ സമ്മതിച്ചു. കളരിക്കു തെക്കുവശത്ത്‌ ഇപ്പോഴത്തെ 
വേദാന്ത വിദ്യാലയത്തിനോടു ചേര്‍ന്ന്‌ ഒരു കൂടിലുകെട്ടി. ഏകദേശം എട്ടടി 
വീതിയും പത്തുപതിനൊന്നടി നീളവുമുളള ഒരു കുടില്‍. അമ്മ, നീലു, 
ഗായ്രതി, ബാലു എന്നിവര്‍ ഓരോരോ കോണില്‍ കിടക്കും. ഒരു മൂലയ്ക്ക്‌ 
അടുക്കള. അതായിരുന്നു ആശ്രമത്തിന്‍െറ. അനപചാരികമായ തുടക്കം. 
ആലപ്പാട്ടു സ്വദേശിയായ ഉണ്ണിക്കൃഷ്ണന്‍ നേരത്തെതന്നെ താമസമാക്കിയി 
രുന്നെങ്കിലും, കളരിയുടെ തിണ്ണയിലും മററും കിടക്കുകയായിരുന്നു പതിവ്‌. 
ബാലു ആദ്യമൊക്കെ വന്നുപൊയ്ക്കൊണ്ടിരുന്നു. നീലു വന്നതോടെ 
“ ബാലുവിന്‌ സ്ഥിരതാമസമാക്കാന്‍ പററി, തിരുവണ്ണാമലനിന്നു വന്ന്‌ 
രണ്ടുമാസം കഴിഞ്ഞപ്പോള്‍ ബോംബെ ചിന്മയാമിഷനിലേക്ക്‌ ശാസ്ര്തം 
പഠിക്കാന്‍ അമ്മ പറഞ്ഞയച്ചതിനാല്‍ ചന്ര്ദുവിന്‌ ആശ്രമത്തില്‍ കൂടുതല്‍ 
കാലം താമസിക്കാന്‍ തരപ്പെട്ടില്ല. മം നേരിട്ടുളള ശിക്ഷണത്തില്‍ 


കഴിയാനുള്ള അവസരവും ലഭിച്ചില്ല. 

അന്നു ഗായ്രതിക്കും നീലുവിനും മലയാളം അദിയ്യ. അമ്മയോടു 
സംസാരിക്കാന്‍ ബാലുവിന്‍െറ സഹായം വേണം. അങ്ങനെ ബാലു 
ദ്വിഭാഷിയായി. കുറച്ചുകഴിഞ്ഞ്‌ ബാലുവിന്‍റ്‌ അനുജന്‍ വേണുവും 
ആശ്രമത്തില്‍ ചേര്‍ന്നു. 


“തയില്‍ വീട്ടില്‍നിന്ന്‌ ആഹാരം കൊടുക്കുകയില്ല എന്ന്‌ 


169 


സുഗുണച്ചന്‍ പറഞ്ഞു. അതിനാല്‍ അച്ഛനും ദമയന്തിയമ്മയുമെല്ലാം 
വീട്ടില്‍ പാചകം ചെയ്യുമ്പോള്‍ അമ്മയും (ബഹ്‌ മചാരികളും കുടിലില്‍ 
പാകംചെയ്തു കഴിക്കാന്‍ തുടങ്ങി. അക്കാലത്ത്‌ അമ്മ അങ്ങനെ 
ആഹാരമൊന്നും കഴിക്കുമായിരുന്നില്ല. നീലു നിര്‍ബന്ധിച്ച്‌ വല്ലതും 
കഴിപ്പിക്കും. ചിലപ്പോള്‍ അമ്മ ഗണപതി ്രാതലി'നെ അനുസ്മരിപ്പി 
പകൊണ്ട്‌ കണ്ടമാനം വാരിത്തിന്നും. നീലു എല്ലാം കൊണ്ടുവന്നു നിരത്തും. 


എന്താണെന്നറിഞ്ഞുകൂടാ, മുമ്പില്‍ കൊണ്ടുവന്നു വയ്ക്കുന്നതെല്ലാം അമ്മ 
കഴിക്കും. 


ഒരുദിവസം നീലു അമ്മയെ ആഹാരം കഴിപ്പിക്കാന്‍ നിര്‍ബ്ബന് ധിച്. 
ശരി, കഴിക്കാം. കൊണ്ടുവന്നോളു!" എന്ന്‌ അമ്മ പറഞ്ഞു. നീലു വേഗം 
ആഹാരം കൊണ്ടുവന്നു. പതിവില്ലാതെ അമ്മ നിമിഷംകൊണ്ട്‌ അത്‌ കഴിച്ചു. 
നീലു വീണ്ടും വിളമ്പി. അമ്മ അതും ഉടന്‍ കഴിച്ചുതീര്‍ത്തിട്ട്‌ ഇനിയും വേണം 
എന്ന മട്ടില്‍ ഇരുന്നു. ഉണ്ടായിരുന്ന ആഹാരപദാര്‍ത്ഥങ്ങള്‍ മുഴുവന്‍ 
വിളമ്പിയിട്ടും അമ്മയ്ക്കു മതിയായില്ല. നീലുവും മററുള്ളവരും അമ്പരന്നു 
നോക്കിനിന്നു. നീലു കടയില്‍നിന്ന്‌ വേഗം കൂടുതല്‍ ഭക്ഷണസാധനങ്ങള്‍ 
വരുത്തി. അതും അമ്മ നിമിഷംകൊണ്ട്‌ അകത്താക്കി. നീലു തളര്‍ന്നു 


എന്നുപറയാം. അതോടെ ഭക്ഷണം കഴിക്കാന്‍ അമ്മയെ നിര്‍ബന്ധിക്കുന്നത്‌ 
നീലു മതിയാക്കി. | 


ഇതിനിടയ്ക്ക്‌ കുടുംബ്രപശ്‌നങ്ങള്‍ വീണ്ടും തലപൊക്കി. അമ്മയുടെ 
ഒരു സഹോദരി സുഗുണമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട്‌ രണ്ടുമാസമേ 
ആയിരുന്നുള്ളു. മററു രണ്ടു പേരുടേയും വിവാഹം നടത്താന്‍ സുഗുണച്ചന്‍ 
തിടുക്കം കൂട്ടിത്തുടങ്ങി. ആരോടും ചോദിക്കാതെ മൂത്തമകള്‍ കസ്തൂരിയുടെ 
വിവാഹത്തിന്‌ അച്‌ ഛന്‍ വാക്കുകൊടുത്തിട്ടു വന്നു. 


പണം എവിടെനിന്നുണ്ടാകും? കളരിയില്‍ പണമൊന്നുമില്ല; സുഗുണാ 
നന്ദനു വരുമാനവുമില്ല. അമ്മ ധര്‍മ്മസങ്കടത്തിലായി. ഇതെല്ലാം കണ്ടിട്ട്‌ 
ബാലു വിഷമത്തോടെ ചോദിച്ച ഇതെന്താണമ്മെ? കല്യാണം എങ്ങനെ 
നടത്തിക്കൊടുക്കും?” 


അപ്പോള്‍ നീലു പറഞ്ഞു--'അമ്മെ എന്‍െറ രുപാ” തരാം. 
ഗുരുക്കന്മാരുടെ കടമ ശിഷ്യന്മാരാണ്‌ നോക്കേണ്ടത്‌. ഞങ്ങള്‍ക്കു 
പ്രത്യേകം സ്വത്തില്ല. എനിക്കുള്ളത്‌ അമ്മയുടെ സ്വത്താണ്‌ . അതുകൊണ്ട്‌ 


എന്‍െറ കൈവശമുളള രൂപാകൊണ്ട്‌ അമ്മ കസ്തൂരിയുടെ വിവാഹം 
നടത്തണം.” 


അമ്മ പെണ്‍കുട്ടികളെ ലകികത്തിലേക്ക്‌ കല്യാണം കഴിച്ചയ, 
യ്ക്കുകയാണ്‌ . നിങ്ങളുടേത്‌ ആത്മീയത്തിന്‍െറ സ്വത്താണ്‌. അതു 
ധര്‍മ്മത്തിനുവേണ്ടി മാതം ചെലവാക്കാനുളളതാണ്‌ . അതു ലാകികര്‍ക്കു 
കൊടുത്താല്‍ അവര്‍ക്കു പാപമുണ്ടാകും. നമ്മുടെ മാര്‍ഗ്ഗത്തിനും നമുക്കും 


170 


ബാധകമാകും. ഈശ്വരനാണ്‌ അച്ഛനെക്കൊണ്ടു വാക്കു കൊടുപ്പിച്ചു , 
തെങ്കില്‍ ഈശ്വരന്‍ നടത്തട്ടെ. നമ്മളതില്‍ ശ്രദ്ധിക്കണ്ടാ. അച്ഛനു 
ധൈര്യമുണ്ടല്ലൊ. പിന്നെ നമുക്കെന്താ ധൈര്യമില്ലാത്തത്‌ ? നമ്മളൊന്നും 
പരിരഭമിക്കണ്ടാ മക്കളെ. ' 

അവസാന നിമിഷംവരെയും അച്ഛന്‍ .കല്യാണത്തിന്‍െറ ചെല 
വൊന്നും അന്വേഷിച്ചില്ല. ഒരു ജാഗ്രതയും കാണിച്ചില്ല. വെറും 
കാഴ്ചക്കാരനെപ്പോലെ നിന്നതേയുളളു. അപ്പോള്‍ ബാലു പറഞ്ഞു 
“അമ്മെ, എന്‍െറ സ്വത്തു ഞാന്‍ വീട്ടില്‍നിന്നു കൊണ്ടുവരാം.” അമ്മ 
സമ്മതിച്ചില്ല. ബോംബെ ചിന്മയാ മിഷനില്‍ താമസിച്ചിരുന്ന (ബഹ്മചാരി 
വെര്‍ണര്‍ക്കും മററും അമ്മ അറിയാതെ ബാലു വിവരത്തിനു കിലു. 
അതിന്‌ അമ്മ ബാലുവിനെ വഴക്കു പറയുകയുണ്ടായി. 


അവസാനം ഭഗവാന്‍െറ കൃപയാല്‍ എല്ലാം ശരിയായിക്കൊണ്ടിരുന്നു. 

അയ്യായിരം രൂപകൂടി ഉണ്ടെങ്കില്‍ കല്യാണച്ചെലവിനു തികയും: എന്ന 
നിലയായി. ഉടനെ മ്രദാസില്‍നിന്ന്‌ അയ്യായിരത്തിന്‍െറ ഒരു ചെക്കു വന്നു. 
ആരയച്ഛ എന്നറിയാന്‍, അതില്‍ മേല്‍വിലാസം ഇല്ലായിരുന്നു. ആശ്രമത്തില്‍ 
ഇതുവരെ വന്നിട്ടില്ലാത്ത ഏതോ ഭക്തന്‍ അമ്മയെക്കുറിച്ചുറിഞ്ഞിട്ട്‌ 
സംഭാവന അയച്ചതാണ്‌ . വിവാഹത്തിനു കൃത്യം വേണ്ട തുക അങ്ങനെ 
ഭഗവാന്‍ എത്തിച്ചു. 9-10-1980-ല്‍ കസ്തൂരിയുടെ വിവാഹം ഭംഗിയായി 
അമ്മ നടത്തിച്ചുകൊടുത്തു. 

കസ്തൂരിയെ അയച്ചു മൂന്നുമാസത്തിനകം സുഗുണച്ചന്‍ മൂന്നാമത്തെ 
മകളുടെ വിവാഹത്തിനും വാക്കുകൊടുത്തു,- ഒരു പൈസാ കൈയിലില്ല. 
മുമ്മൂന്നു മാസം ഇടവിട്ടുളള .കല്യാണമല്ലേ? ബാലു അച്ഛനോടു കോപിച്ചു 
പറഞ്ഞു 'അമ്മയെ ദുഃഖിപ്പിക്കാനല്ലെ അച്‌ഛന്‍ ഇങ്ങനെ തിടുക്കത്തില്‍ 
ആരോടും ആലോചിക്കാതെ വാക്കു കൊടുത്തത്‌.” 


' അമ്മയ്ക്കും സുഗുണച്ചന്‍െറ ഈ നടപടി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ, 
അച്ഛനു യാതൊരു കൂസലുമില്ല. ജനങ്ങളുടെ മുമ്പില്‍ സമാധാനം 
പറയേണ്ടത്‌ അമ്മയാണ്‌. സ്വാഭാവികമായി നേതൃത്വം അമ്മയില്‍ 
വന്നുചേര്‍ന്നിരുന്നു. കല്യാണക്കാര്‍ ഏറെ പവന്‍ ചോദിക്കുന്നു. എങ്ങനെ 
കൊടുക്കും? ധര്‍മ്മത്തിന്‍റെ പണം എടുക്കുകയില്ലെന്ന്‌ അമ്മയ്ക്കു 
നിര്‍ബ്ബന്‌ ധമാണ്‌ . ആരോടും ചോദിച്ചു വാങ്ങുകയുമില്ല. പിന്നെന്തു ചെയ്യും. 

ഈ അവസരത്തില്‍ കസ്തുരി ഭര്‍ത്താവിന്‍െറ.വീട്ടില്‍ നിന്നു പിണങ്ങി 
ഇടമണ്ണേല്‍ വന്നു. കസ്തൂരി പറഞ്ഞു---“തല്ക്കാലം എന്‍െറ ആഭരണ , 
മെല്ലാം എടുത്ത്‌ സജുനിയെ വിവാഹം കഴിപ്പിച്ചയച്ചോളു. പിന്നെ 
തിരിച്ചുതന്നാല്‍ മതി.” 

പക്ഷെ അതുകൊണ്ടുമായില്ല. -പണം വേറെയും വേണം. എന്തു 
ചെയ്യുമെന്നായി. ബാലുവും നീലുവും ജിം “എല്ലാം ഈശ്വരന്‍ 


171 
നടത്തും' എന്ന്‌ അമ്മ പറഞ്ഞു. 


ഒരുമാലയും ഒരു പവന്‍െറ ഒരു മോതിരവും കൂടിവേണം. 
കല്യാണത്തിന്‍െറ തലേദിവസം വരെ അത്‌ ഒത്തില്ല. അന്നത്തെ ഭാവദർശനം 
കഴിഞ്ഞപ്പോള്‍ ഒരു പൊതി കളരിയില്‍ നിന്നുകിട്ടി. അതു തുറന്നുനോക്കിയ 
പ്ലോള്‍ ഒരു മാലയും മോതിരവും! കൃത്യം കല്യാണത്തിനു വേണ്ടതുമാരതം! 
ആദരണത്തിന്‍െറ ഫാഷന്‍പോലും വീട്ടുകാര്‍ മുന്‍കൂട്ടി നിശ്ചയിച്ചിരുന്നതു 
തന്നെ! അപ്പോള്‍ ഈശ്വരനാണല്ലൊ എല്ലാം നടത്തുന്നത്‌ എന്ന്‌ 
എല്ലാവര്‍ക്കും മനസ്സിലായി. 


ഇതിനിടയ്ക്ക്‌ ഖേദകരമായ മററുചില സംഭവവികാസങ്ങള്‍ നടക്കുക 
യുണ്ടായി. ആദ്യകാലത്ത്‌ അമ്മയെ എതിര്‍ത്തിരുന്ന ആള്‍ക്കാര്‍ വന്ന്‌ 
ഇടമണ്ണേലേ പെണ്‍കുട്ടികളെ വിവാഹം ചെയ്തുകൊണ്ടുപോകുന്നത്‌ 
തുടക്കത്തില്‍ ഭക്തന്‍ മാരായിരുന്ന ബന്ധുക്കള്‍ക്കു രസിച്ചില്ല. എതിരാളി 
, കള്‍ക്കു പെണ്ണുകൊടുക്കുന്നതെന്തിന്‌ ? അനുകൂലികളായ ഞങ്ങളുടെ 
വീടുകളിലേക്ക്‌ അവരെ വിവാഹം ചെയ്തുതന്നുകൂടെ? ഈ രീതിയില്‍ . 
അഭി,പായവ്യത്യാസമായി. അങ്ങനെ ശ്രതുക്കളായിരുന്നവര്‍ ബന്‍ ധുക്കളായ 
പ്പോള്‍, ബന്ധുക്കളായിരുന്നവര്‍ ശ്രതുക്കളായി. അവര്‍ തല്ലാനും 
വക്കുണ്ടാക്കാനുംവരെ മുതിര്‍ന്നു. എന്തായാലും സജുനിയുടെ വിവാഹം 
മുടക്കണമെന്ന്‌ ഇക്കൂട്ടര്‍ വാശിപിടിച്ചു. അവര്‍ കല്യാണചെറുക്കന്‌ 
കള്ളങ്ങള്‍ .എഴുതിയ പല ഈമക്കത്തുകള്‍ അയച്ചു. കല്യാണം 


നടക്കുകയില്ലെന്ന്‌ വിവാഹത്തിന്‍െറ തലേദിവസം വരെയും എല്ലാവരും 
സംശയിച്ച. 


കല്യാണദിവസം എല്ലാം ഒരുക്കിവച്ചിട്ട്‌ അമ്മയും (ബഹ്മചാരികളും . 
അടുത്തൊരു വീട്ടില്‍ പോയി ഇരുന്നു. ആര്രമജീവികള്‍ കല്യാണത്തില്‍ 
പങ്കെടുക്കാന്‍ പാടില്ല എന്നാണ്‌. കല്യാണം കഴിഞ്ഞശേഷം മടങ്ങിവന്നു. 


കളരിയില്‍ ്രഹ്മചാരികള്‍ താമസിക്കുന്നതിനും ആശ്രമം 
തുടങ്ങുന്നതിനും [പധാന തടസ്സം അവിവാഹിതരായ പെണ്‍കുട്ടികളായി 
രുന്നല്ലോ. അവരുടെയെല്ലാം വിവാഹം നടന്നപ്പോള്‍ സുഗുണച്ചന്‌ 
ആശ്വാസമായി. (ബഹ്‌ മചാരികള്‍ക്കു കളരിയില്‍ താമസിക്കാന്‍ കൂടുതല്‍ 
സ്വാത്രന്ത്യം ലഭിച്ചുതുടങ്ങി. 


ഒരുദിവസം അമ്മ സുഗുണച്ചനോടു പറഞ്ഞു_ അച്ഛന്‍െറ മൂന്നു 
പെണ്‍മക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഞാന്‍ സ്ര്തീ വേഷമായതിനാല്‍ 
അച്ഛന്‍ എന്നെ ഇവിടെ നിന്നിറക്കുകയില്ലെന്ന്‌ എനിക്കറിയാം.” 


അച്ഛന്‍ പറഞ്ഞു_ എന്‍െറ മകളെക്കൊണ്ടുള്ള ശല്യം ഞാന്‍ 
സഹിച്ുകൊളളാം.” 


ഒന്നിനുപുറകെ ഒന്നായി എതിര്‍പ്പുകള്‍ ഉണ്ടായെങ്കിലും അമ്മയുടെ 


172 


മുമ്പില്‍ അതെല്ലാം നിഷ്രപഭങ്ങളായി. അമ്മയുടെ നിഷ്കാമമായ. 
ജനസേവനത്തെ ഒന്നും ബാധിച്ചില്ല. [കമേണ എതിരാളികള്‍ പരാജുയപ്പെട്ട്‌ 
പിന്‍വാങ്ങി. ഒന്നൊന്നായുളള വ്യക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തില്‍ 
വീട്ടുകാരും നാട്ടുകാരും (കമേണ അമ്മയെ പൂര്‍ണ്ണമായി 
വിശ്വസിക്കാന്‍ തുടങ്ങി. ലോകത്തിന്‍െറ നാനാഭാഗത്തുനിന്നും ഉയര്‍ന്ന 
ആദ്ധ്യാത്മിക വ്യക്തികള്‍ വളളിക്കാവില്‍ വരികയും സുധാമണി എന്ന 
കൊച്ചു യുവതിയെ ഭക്ത്യാദരങ്ങളോടെ ഗ്പണമിക്കുകയും ഗുരുവായി 
സ്വീകരിക്കുകയും ചെയ്തു ' തുടങ്ങിയപ്പോള്‍, നേരത്തെ കാര്യങ്ങള്‍! 
ഗ്രഹിക്കാതിരുന്നവരുടെ കണ്ണുകള്‍ തുറന്നുതുടങ്ങി. ഭാവിയില്‍ അമൃതാന 
ന്ദമയീ: മിഷനും ഞനും . ആരംഭിക്കുന്നതിന്‌ ഇതു. നല്ല 
പശ്ചാത്തലമായി ഭവിച്ചു. i ഴ്‌ എടു en 


ഇക്കാലത്ത്‌ ആശ്രമം ഉണ്ടാക്കിത്തരാം, സ്വത്തു തരാം എന്നൊക്കെപറ 
ഞ്ഞ്‌ പലരും വന്നു. അമ്മ എങ്ങും പോയില്ല. വേറെ സ്ഥലത്തുപോയാല്‍ 
അക്കൂട്ടര്‍ക്കു സ്വാര്‍ത്ഥത ഉണ്ടായാലോ? അവര്‍ക്ക്‌ അമ്മയോടു ഭക്തി 
ഉണ്ടായിരിക്കാം. (ബഹ്മചാരികളോട്‌ ഇഷ്‌ ടമില്ലാതിരുന്നാലോ? അതുകൊ 
ണ്ട്‌ - അമ്മ എങ്ങും പോയില്ല” ജനിച്ച സ്ഥലത്തുതന്നെ കഴിയാന്‍ 
നിശ്ചയിച്ചു. ഇ്യത്തിന്‌ - മീനാണ്‌ എന്ന്‌ അറിയണമെന്ന്‌. അമ്മ 
തീരുമാനിച്ചു... 


അദ്ധ്യായം പതിമുന്ന്‌ 


മാതാ അമൃതാനന്ദമയീ മിഷന്‍ 
രജിസ്റ്റര്‍ ചെയ്യുന്നു 


'സംഘേ ശക്തി കല യുഗേ 
സംഹ്വം കലിയില്‍ ബലം. 
[ 


അമ്മയുടെ ഭാവദര്‍ശനത്തിന്‍െറ ലക്ഷ്യം ആളുകളെ ആത്മീയതയി 
ലേക്ക്‌ ആകര്‍ഷിക്കുക എന്നതായിരുന്നു. അത്‌ സഫലമായിക്കൊണ്ടിരുന്നു. 
തുടര്‍ന്ന്‌, ഭാരതീയ സംസ്കാരത്തിന്‍െറ മാര്‍ഗ്ഗം അവലംബിച്ചുകൊണ്ട്‌. 
സന്യാസികളെ വാര്‍ത്തെടുക്കുന്നതില്രാണ്‌ അമ്മ ശ്രദ്ധിച്ചത്‌ . സന്യാസജീ 
വിതം നയിക്കുന്നതിനുവേണ്ടി ഈ കാലത്ത്‌ പല യുവതീയുവാക്കന്മാരും 
അമ്മയെ സമീപിച്ചു തുടങ്ങി. അത്തരം ശിഷ്യന്മാര്‍ അമ്മയെ കണ്ടു 
കഴിഞ്ഞാല്‍ പിന്നെ ഖിട്ടുപിരിയാന്‍ കഴിവില്ലാത്തവരായി തീര്‍ന്നിരുന്നു. 
അവര്‍ക്കു വീടും. വേണ്ടാ, നാടും വേണ്ടാ, ഒന്നും വേണ്ടാ, അമ്മയുടെ 
സാന്നിദ്ധ്യം മാര്രംമതി. അവരില്‍ പലരുടെയും വീട്ടുകാര്‍ വലിയ ഒച്ചപ്പാടും 
ബഹളവും ഉണ്ടാക്കിയെങ്കിലും (ബഹ്‌ മചാരികളാരും വിഷയസുഖങ്ങളുടെ 
ചെളിക്കുണ്ടില്‍ പതിക്കാന്‍ തയ്യാറായില്ല. അവരുടെ ജന്മം അതിനുള്ളതാ 
യിരുന്നില്ല. 


ഇതേപ്പററി അമ്മ ഇങ്ങനെ പറയുന്നു_ ര്ബഹ്മചാരികള്‍ വരുന്നതി 

നു മുമ്പുതന്നെ അവരെ അമ്മ കണ്ടിരുന്നു. ലോകോദ്ധാരണം എങ്ങനെ 

. എന്നുചിന്തിച്ചപ്പോള്‍ അനേകം ഭക്തര്‍ കാഷായം ധരിച്ചു നിരന്നിരുന്ന്‌ 
ധ്യാനിക്കുന്നതായി കണ്ടു. എന്‍െറ മക്കളാണവരെല്ലാം എന്നു മനസ്സിലായി. 

എവട, ദര്‍ശനത്തില്‍ കണ്ട മക്കളെ കാണുന്നില്ലല്ലൊ, എന്നു ചിന്തിച്ചു. 

അതിനടുത്തദിവസം മുതല്‍ മക്കള്‍ ഓരോരുത്തരായി വരാന്‍ തുടങ്ങി. 


174 


അവരെല്ലാം “ഭക്തി മതി, ഭക്തിമതി” എന്നു പറയുന്നവരായിരുന്നു. 
അതിനുമുമ്പു വന്നിരുന്നവര്‍ കൂടുതലും കാര്യസാധ്യങ്ങള്‍ക്കുവരുന്ന 
ലാകികരായിരുന്നു. ഭക്തന്മാരുടെ വരവു തുടങ്ങിയപ്പോള്‍ അമ്മ 
പറഞ്ഞു_ ഈശ്വരാ, നിന്‍െറ ഇച്ഛ; ഇവരെയെല്ലാം നീ നോക്കിക്കോ”, 
അപ്പോള്‍ മുതല്‍ വേണ്ടതെല്ലാം ഒരോരുത്തര്‍ എത്തിച്ചു തുടങ്ങി. ഒന്നിനും 
മുട്ടുവന്നില്ല. 
ഭാവദർശനം വഴിയായി ഭക്തജനങ്ങളുടെ സംഖ്യ ദിനംപതി 
വര്‍ദ്ധിച്ചുവരികയും ര്രഹ്‌ മചാരികള്‍ എത്തിത്തുടങ്ങുകയും ചെയ്തതോടെ 
ആശ്രമം രജസ്ററര്‍ ചെയ്യണമെന്ന്‌ പല ഗൃഹസ്ഥഭക്തന്മാരും 
' അമ്മയോട്‌ അപേക്ഷിച്ചു. അമ്മ പറഞ്ഞു “അമ്മയ്ക്ക്‌ ആശ്രമമൊന്നും' 
“ വേണ്ടാ. അതൊക്കെ ബന്ധനമല്ലേ? കൂട്ടിലടച്ച കിളിയെ കൊണ്ടുനടന്നു 
പണം സമ്പാദിക്കുന്നതു കാണാറില്ലേ? ഒടുക്കം ആ കിളിയെപ്പോലെയാകും 
എന്‍െറ സ്ഥിതി. എനിക്കതു വയ്യാ. എനിക്കെന്‍െറ സ്വാത്രന്ത്യമുണ്ട്‌. 
അതില്‍ ആരും തടസ്സമാകാന്‍ പാടില്ല, 


അമ്മയെ ഒരിക്കലും കെട്ടുകളില്‍പെടുത്തുകയില്ലെന്ന്‌ ഗൃഹസ്ഥഭക്ത 
ന്മാര്‍ ഉറപ്പുകൊടുത്തെങ്കിലും അമ്മ അതൊന്നും ചെവിക്കൊണ്ടില്ല. 


എന്നാല്‍ പിന്നീട്‌ സാഹചര്യം മാറി. നീലുവിനും മററു വിദേശികള്‍ക്കും 
“വിസ” അനുവദിച്ചുകിട്ടേണ്ട പ്രശ്നം വന്നു. വീട്ടില്‍ താമസിക്കാന്‍ വിസ 
കിട്ടുകയില്ല. ഏതെങ്കിലും സ്ഥാപനത്തില്‍ താമസിക്കുകയാണെങ്കില്‍ വിസ 
നീട്ടിക്കിട്ടും. അങ്ങനെ വന്നപ്പോള്‍ ആശ്രമം രജിസ്‌ററര്‍ ചെയ്യാന്‍ അമ്മയ്ക്കു 
സമ്മതം കൊടുക്കേണ്ടിവന്നു. 


അമ്മ സുഗുണച്ചനോട്‌ അഭിപ്രായം ആരാഞ്ഞു. അദ്ദേഹം ദ്വേഷിച്ചു- 
“ഇവിടെന്താ വല്ല സ്വത്തുമുണ്ടോ? എങ്ങനെ ആശ്രമം നടക്കും? ഞങ്ങള്‍ - 
എങ്ങോട്ടുപോകും? ഇവിടെ ആശ്രമം രജിസ്ററര്‍ ചെയ്യുന്‍ ഞാന്‍ 
സമ്മതിക്കത്തില്ല' അമ്മ ചിന്തിച്ചു-'ആരശമം സ്ഥാപിക്കാന്‍ ഒരിക്കലും 
ലൌകികര്‍ സമ്മതിക്കത്തില്ല. അവര്‍ക്ക്‌ ആ സംസ്‌ക്കാരം ഇല്ല.” അതുകൊണ്ട്‌ 
അമ്മ ഭക്തന്മാരോടു പറഞ്ഞു-'വീട്ടുകാരുടെ അനുവാദം കിട്ടുകയില്ല. 
അവരെ നോക്കണ്ടാ. ഇത്തിരി ഭളളു കേള്‍ക്കണമെന്നേ ഉള്ളു. നിങ്ങള്‍ ഒരു 
കമ്മിററി രൂപീകരിച്ച്‌ ആശ്രമം രജിസ്ററര്‍ചെയ്യുക.” 


ഹരിപ്പാട്ട്‌, മുട്ടത്ത്‌, ചിങ്ങോലിന്‍ നാരായണപിളള ഒരു നിയമ്മവലി 
ഉണ്ടാക്കിക്കൊണ്ടുവന്നു 6-5-1981-ല്‍ മാതാ അമൃതാനന്ദമയീ മിഷന്‍ 
രജിസ്ററര്‍ ചെയ്തു. അപ്പോള്‍ അമ്മയ്ക്ക്‌ വയസ്സ്‌ ഇരുപത്തെട്ട്‌. അന്നു 
മുതല്‍ സുധാമണി “മാതാ അമൃതാനന്ദമയി” ആയി. പല പേരുകളും 
ചിന്തിച്ചശേഷം ഭക്തന്മാര്‍ തെരഞ്ഞെടുത്ത പേരാണിത്‌. ഈ പേര്‍ 
നിര്‍ദ്ദേശിച്ചത്‌ (ബഹ്മചാരി ഉണ്ണിക്കൃഷ്ണനാണ്‌. ഇതേപ്പററി ഒരിക്കല്‍ 
ചിരിച്ചു രസിച്ചുകൊണ്ട്‌ അമ്മ പറഞ്ഞു- “എല്ലായിടത്തും ഗുരുവാണ്‌ 


175 


ശിഷ്യന്മാര്‍ക്കു പേരിടുന്നത്‌. ഇവിടെ മറിച്ചാണുണ്ടായത്‌ .' 


ആശ്രമം :രജിസ്ററര്‍ ചെയ്തെന്ന്‌ കേട്ടപ്പോള്‍ സുഗുണച്ചന്‍ ആദ്യം 
വഴക്കിട്ടു. എങ്കിലും കമേണ ശാന്തനായി 


രജിസ്ററര്‍ ചെയ്യുമ്പോള്‍ ആശ്രമത്തിന്‌ സ്വന്തമായി ഒരു സെന്‍റു 
സ്ഥലമില്ല, സ്വത്തുമില്ല. പത്തു സെന്‍റു സ്ഥലം സുഗുണച്ചന്‍ അമ്മയുടെ 
പേരില്‍ എഴുതിക്കൊടുത്തു. അതിന്‍െറ കുറേ ഭാഗം കായലായിരുന്നു. നീലു 
അതു നികത്തിയെടുത്ത്‌ ഒരു ഓലക്കുടില്‍ കെട്ടി. 


നീലു വളളിക്കാവിലെത്തി രണ്ടു മാസത്തിനകം രമണമഹര്‍ഷിയുടെ 
അനുയായിയായ ഹംസാജ്ി അമ്മയെ കാണാന്‍ വന്നു. കൂടെ 
സഹകാരിയായ ഗംഗയും ഉണ്ടായിരുന്നു. ഗംഗയെ ചന്ദു തിരുവണ്ണാമലവച്ച്‌ 
കണ്ടിരുന്നെങ്കിലും അക്കാലത്ത്‌ ഗംഗയ്ക്ക്‌ അമ്മയില്‍ താല്പര്യം 
തോന്നിയിരുന്നില്ല. ഇപ്പോള്‍ അമ്മയെ കണ്ടതോടെ ആശ്രമത്തില്‍. 
ബ്രഹ്മചാരിയായി ചേരണമെന്ന ആഗ്രഹം ഗംഗയില്‍ വളരെ ശക്തമായി. 
അധികം വൈകാതെ ഗംഗ അമ്മയുടെ പാദങ്ങളില്‍ അഭയം കണ്ടെത്തി. 


ഗംഗയ്ക്കു താമസിക്കാനിടമില്ല. അമ്മയുടെ അനുമതിയോടെ ഗംഗ തന്നെ” 
ഒരു കുടിലുകെട്ടി. ലു 


ഗംഗ വന്ന്‌ ഒരു വര്‍ഷമായപ്പോള്‍, ചന്ദു പറഞ്ഞറിഞ്ഞ്‌ ബോംബെ 
ചിന്മയാകേന് ദ്രത്തില്‍നിന്ന്‌ ്രഹ്മചാരി വെര്‍ണര്‍ വളളിക്കാവിലെത്തി. 
അമ്മയില്‍ ആശ്രയം കണ്ടെത്തിയ വെര്‍ണര ആശ്രമത്തില്‍ താമസിച്ച്‌ 
സാധനയില്‍ മുഴുകി. അധികം താമസിയാതെ' റീയൂണിയന്‍കാരനായ 
ബ്രഹ്മചാരി മധുവും തിരുവണ്ണാമലയില്‍നിന്ന്‌ വളളിക്കാവില്‍വന്നു. 
അനേകം ആദ്ധ്യാത്മികവ്യക്‌തികളെ സന്ദര്‍ശിച്ചിട്ടുളള മധു അമ്മയെ 
കണ്ടുകഴിഞ്ഞപ്പോള്‍ ഇനി എങ്ങും കറങ്ങേണ്ട കാര്യമില്ല, എത്തേണ്ടിട 
ത്തെത്തി എന്ന്‌ ഉള്ളിലുറച്ചു. അതോടെ ആര്ശമത്തിലെ അനേവാസിയായി. 


ആശ്രമത്തില്‍ അംഗങ്ങള്‍ വര്‍ദ്ധിച്ചപ്പോള്‍ എങ്ങനെ കാര്യങ്ങള്‍! 
ബുദ്ധിമുട്ടുകൂടാതെ നടക്കും എന്ന്‌ ചില ബഹ്‌ മചാരികള്‍ക്കു സംശയമായി. 
അവര്‍ പറഞ്ഞു-'അമ്മേ, ഞങ്ങള്‍ വീട്ടില്‍നിന്ന്‌ ഞങ്ങള്‍ക്കുള്ള സ്വത്തെല്ലാം 
വാങ്ങിക്കൊണ്ടുവരാം.” അമ്മ പറഞ്ഞു- “നിങ്ങള്‍ ഇതിലൊന്നും ശ്രദ്ധിക്ക 
ണ്ടാ. വേണ്ടതെല്ലാം ഇവിടെ ഭഗവാന്‍ എത്തിച്ചുകൊളളും. ഈശ്വരനെ 
അറിയാന്‍ വന്ന മക്കളാണ്‌ നിങ്ങള്‍. അതില്‍ മാര്തം മക്കള്‍ ശ്രദ്ധിച്ചാൽ 
മതി. മക്കളുടെ പണമല്ല, സ്വഭാവമാണ്‌ അമ്മയ്ക്കു വേണ്ടത്‌. കാക്കയുടെ 
വായില്‍ തീററിയിരുന്നാല്‍ കാക്കയ്ക്കും സ്വൈരമില്ല, ഗരുഡനും 
സ്വസ്ഥതയില്ല. എനിക്കു പണംവേണ്ടാ. ഞാന്‍ പണം സ്വീകരിച്ചാല്‍ 
മററുള്ളവരും അത്‌ മാതൃകയാക്കും.” ഗംഗ കുറെ പണം കൊണ്ടുവന്നെങ്കിലും 
അമ്മ അതു സ്വീകരിക്കാന്‍ വിസമ്മതിച്ചു. “അമ്മയ്ക്കു വേണ്ടാത്ത പണം 
എനിക്കും വേണ്ടാ” എന്നു പറഞ്ഞ്‌ ഗംഗ അത്‌ ഒരു സുഹൃത്തിനു കൊടുത്തു. 


176 


ആദ്യകാലത്തു വന്നുചേര്‍ന്ന (്രഹ്മചാരികളെല്ലാവരും തന്നെ 
അമ്മയോടുള്ള നിഷ്‌കാമമായ പ്രേമദക്തിയുടെ അത്യുച്ചലഹരിയില്‍ 
ലോകംതന്നെ മറന്നവരായിരുന്നു. അവരുടെ എല്ലാം ലോകങ്ങളും അമ്മ 
മാരതമായിരുന്നു. അതുകൊണ്ട്‌ ക്ളേശങ്ങളെല്ലാം അവര്‍ തൃണവല്‍ഗണിച്ചു. 
കിടക്കാന്‍ മേല്‍ക്കൂരയില്ല, പായില്ല. കുളിക്കാന്‍ വെളളമില്ല. മഴ പെയ്താല്‍ 
രാശ്രികാലങ്ങളില്‍ എവിടെങ്കിലും കൂനിക്കൂടിയിരിക്കും. വേനല്‍ക്കാലത്ത്‌ 
മരത്തണലുകളെ ആശ്രയിക്കും. ആഹാരമില്ല. വല്ലതുമുണ്ടെങ്കില്‍ അത്‌ അമ്മ 
തന്നെ കൊണ്ടുവന്നു മക്കള്‍ക്കു വിളമ്പിക്കൊടുക്കും. അത്‌ എല്ലാവരും 
അമൃതുപോലെ കഴിക്കും. ഉടുക്കാന്‍ വസ്രതമില്ല. കീറിപ്പറിഞ്ഞ തുണികള്‍ 
കൊണ്ടു നഗ്നത മറച്ചിരുന്നു എന്നുമാര്തം. വീട്ടുകാരും നാട്ടുകാരും അവരെ 
അധിക്ഷേപിക്കുകയും എതിര്‍ക്കുകയും ചെയ്തു. അതൊന്നും അവര്‍ 
കൂട്ടാക്കിയില്ല. തങ്ങള്‍ എത്തിപ്പെട്ടിരിക്കുന്നത്‌ ഏതു ദിവ്യസന്നിധിയിലാ 
ണെന്ന്‌ ബ്രഹ്മചാരികള്‍ക്ക്‌ അറിയാമായിരുന്നു, എതിര്‍ക്കുന്നവര്‍ക്ക്‌ 
അറിയാനും കഴിഞ്ഞിരുന്നില്ല. 


താമസിയാതെ നീലു അമേരിക്കയ്ക്കുപോയി. കുറച്ചു പണംകൊണ്ടു 
വന്നു. നീലുവിന്‍െറ അമ്മ വേണ്ടതുപോലെ സഹകരിക്കുകയുണ്ടായി. 
ആശ്രമത്തില്‍ ചില സാകര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്‍ നീലു ചിന്തിച്ചുറച്ചി. 
ഭാവം തുടങ്ങുമ്പോള്‍തന്നെ ഇപ്പോഴുളള വീടുണ്ട്‌. ഉനണുമുറിയുടെ 
നടുക്കുണ്ടായിരുന്ന ഭിത്തി മാററിയിട്ട്‌ അതിന്‍െറ വലിപ്പം കൂട്ടി. കൂടാതെ 
മററു ചില ചില്ലറ പരിഷ്‌കാരങ്ങളും വരുത്തി. 


1982-ല്‍ ധ്യാനമന്ദിരം പണിതു. താഴത്തെ മുറി ധ്യാനത്തിനും 
മുകള്‍മുറി അമ്മയ്ക്കു വിശ്രമത്തിനും ” നീക്കിവച്ചു. കളരി ആദ്യം 
എരുത്തിലായിരുന്നല്ലൊ. പിന്നെ തറ സിമന്‍റിട്ടു. 1982-ല്‍ വേദാന്തവിദ്യാലയ- 
ത്തിന്‍െറ . ശിലാസ്ഥാപനത്തിനുള്ള ഒരുക്കം നടന്ന കൂട്ടത്തില്‍ കളരി 
കുറച്ചുകൂടി വലുതാക്കി പുതുക്കിപ്പണിതു. അതു മുഴുവന്‍ ചെയ്തത്‌ 
്രഹ്മചാരി നെടുമുടി ആയിരുന്നു. 1982-ല്‍ തന്നെ വേദാന്തവിദ്യാലയ 
ത്തിന്‍െറ പണി നടന്നു. 

വടക്കേ പറമ്പുവാങ്ങി, വീടു പണിതു. അച്ഛനമ്മമാരോട്‌ അങ്ങോട്ടു 
മാറി താമസിക്കാന്‍ ആവശ്യപ്പെട്ടു. ഗൃഹസ്ഥന്മാര്‍ താമസിക്കുന്ന വീട്ടില്‍ 

“ആശ്രമം നടത്തുന്നത്‌ ശരിയാകയില്ലല്ലൊ. എന്നാല്‍ വീടു മാറുന്നത്‌ 
മാതാപിതാക്കള്‍ക്ക്‌ തീരെ ഇഷ്ടമായിരുന്നില്ല, ഒടുവില്‍ 1983-ല്‍ 
മനസ്സില്ലാതെ വീട്ടുകാരെല്ലാം പുതിയ ത്‌ അങ്ങനെ ഇടമണ്ണേല്‍ 
ഗൃഹം ആശ്രമമായി. . [ 

ഈ സമയമായപ്പോഴേക്ക്‌ വീട്ടുകാരുടെ മനോഭാവത്തില്‍ കാര്യമായ 
മാററംവന്നു. ആദ്യകാലത്ത്‌ അമ്മയേയും ബഹ്‌ മചാരികളെയും ദ്രോഹിക്കാ 
നിടയായതില്‍ സുഗുണച്ചനും മററും പശ്ചാത്തപിക്കുകയും അറിവില്ലായ്മ 
കൊണ്ടു ചെയ്തുപോയ തെററുകള്‍ ക്ഷമിക്കണമെന്ന്‌ പരസ്യമായി 


177 


മാപ്പ്ചോദിക്കുകയും ചെയ്തു. ആദ്‌ ധ്യാത്‌മികത എന്തെന്ന്‌ അറിയാമായിരു 
ന്നെങ്കില്‍ പല തെററുകളും അവര്‍ ചെയ്യുമായിരുന്നില്ല എന്നു കരുതണം. 


ഇങ്ങനെ സ്വന്തം ജന്മഗൃഹത്തെ ആശ്രമമാക്കിയ മറ്റൊരു 
ആദ്ധ്യാത്മിക ഗുരുവിനെ വേറെ ചൂണ്ടിക്കാണിക്കാനുണ്ടെന്നു തോന്നുന്നില്ല. 
വിശേഷിച്ച്‌, സ്ര്രീയായിട്ടുള്ള ഒരു ഗുരുവാകുമ്പോള്‍ അതിന്‍െപ്പപാധാന്യം 
വളരെ കൂടുന്നു. ഒരു യുവതി ഇരുപത്തിരണ്ടാം വയസ്സുമുതല്‍ 
ബ്രഹ്മചാരികളെ പരിശീലിപ്പിച്ചുതുടങ്ങുകയും ഇരുപത്തിയെട്ടാം വയസ്സില്‍ 
സ്വന്തം ജന്മഗൃഹത്തെ ആ(ശമമാക്കി മാറ്റുകയും ചെയ്യുക എന്നത്‌ 
ലോക്ചരിരതത്തില്‍ തന്നെ അപൂര്‍വ്വ സംഭവമാണ്‌. വീട്ടുകാരുടെയും 
നാട്ടുകാരുടെയും കടുത്ത എതിര്‍പ്പുകളെ പടിപടിയായി അതിജീവിച്ചു 
കൊണ്ടാണ്‌ ഈ ധീവരകുലജാത ഏകാകിനിയായി ഈ ലക്ഷ്യം നേടിയത്‌ 
എന്ന കാര്യം ്രദ്ധേയമാണ്‌ . 


ഒരു ആദ്ധ്യാത്മിക ജീവിക്ക്‌ പല പ്രതിബന്ധങ്ങളും വരാം, 
അതുകൊണ്ടൊന്നും വൃതിചലിക്കരുത്‌, ഉറച്ചു നില്ക്കണം; ഈശ്വരന്‍ 
രക്ഷിക്കുകതുളന്ന ചെയ്യും എന്ന്‌ ഈ സംഭവപരമ്പര തെളിയിക്കുന്നു. 


മേല്‍പറഞ്ഞ കെട്ടിടങ്ങളും, പൈപ്പും വാട്ടര്‍ ടാങ്കും എല്ലാം 
ശരിയായപ്പോള്‍ നീലുവിന്‍െറ പണം തീര്‍ന്നു. ഈ സമയത്ത്‌ വെര്‍ണര്‍ 
നീലുവിന്‍റെ കൈയില്‍ ആശ്രമത്തിനുവേണ്ടി കുറച്ചു പണം കൊടുത്തു 
സഹായിച്ച. 


1983 ആരംഭത്തില്‍ പീററര്‍ എന്ന ഭക്തന്‍ വരികയും അമ്മയില്‍ 
വിശ്വാസവും ഭക്തിയും ഉറച്ചതുമുലം ആര്ശമത്തില്‍ താമസിക്കാനുള്ള 
ഉദ്ദേശ്യത്തോടെ വടക്കേ പറമ്പില്‍ പടിഞ്ഞാറെ അററത്ത്‌ ഒരു വീട്‌ 
പണിയുകയും ചെയ്തു. 


ഉണ്ണിക്കൃഷ്ണന്‍, ചന്ദ്രു, നീലു, ഗായ്രതി, ബാലു, വേണു, ഗംഗ, 
വെര്‍ണര്‍, മധു, മധുവിന്‍റെ സഹോദരി രുഗ്മിണി എന്നിവരുടെ 
വരവിനുശേഷം, കെട്ടിടമൊക്കെ തീര്‍ന്നപ്പോഴേക്ക്‌ രമേശ്റാവു, ഹരികു 
മാരപൈ, ശ്രീകുമാര്‍, രാമകൃഷ്ണന്‍ എന്നിവര്‍ ആശ്രമത്തില്‍ ചേര്‍ന്നു. 
ഇവരെല്ലാവരും തന്നെ അമ്മയുടെ പാദങ്ങളെമാരതം ശരണമാക്കിയ 
ത്രവവൈരാഗികളായിരുന്നു. കഠിനസാധനയുടെ നാളുകള്‍ ആരംഭിച്ച. 


ഒരു ദിവസം ദര്‍ശനം കഴിഞ്ഞ്‌ അമ്മ കുടിലില്‍ കിടന്നു. പക്ഷേ 
ഉറക്കം വന്നില്ല. ഒരു വ്രെപാളം. എന്തെന്നോ? അമ്മയുടെ ചില ഭക്തര്‍ വളരെ 
ഇരുട്ടിക്കഴിഞ്ഞ്‌ വന്നു. അമ്മ കിടന്നുകഴിഞ്ഞിരുന്നു. ദീര്‍ഫ്വമായ ഭാവദർശനം 
.കഴിഞ്ഞ്‌ ക്ഷീണിച്ച്‌ വിശ്രമിക്കുന്ന അമ്മയെ ആരും ശല്യം ചെയ്യാതിരിക്കാന്‍ 
ഗംഗമുററത്ത്‌ വാതില്‍ ക്കല്‍ പായ്വിരിച്ച്‌ കിടപ്പുണ്ടായിരുന്നു. ഭക്തന്മാരെ 
മുറിയിലേക്ക്‌ കടത്തിവിട്ടില്ല. അമ്മ എഴുന്നേററു വെളിയില്‍ വന്നു. 
ഭക്തന്മാരെ തടഞ്ഞത്‌ അമ്മയ്ക്കു പിടിച്ചില്ല. അതോടെ അമ്മ മുററത്തു 


178 


കിടക്കാന്‍ തുടങ്ങി. എന്തു പറഞ്ഞിട്ടും അകത്തു കിടക്കാന്‍ കൂട്ടാക്കിയില്ല, 
ആര്‍ക്കും വഴങ്ങാത്ത അമ്മ ഭക്തന്‌ മാര്‍ക്കു വേണ്ടി എന്തു ത്യാഗത്തിനും 
എപ്പോഴും തയ്യാറായിരുന്നു. 


ഗ്രന്ഥശാല 


ആശ്രമത്തിലെ ഒരു ്രഹ്മചാരിക്ക്‌ ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങള്‍ 
വായിക്കുന്നതില്‍ വലിയ താല്പര്യമായിരുന്നു. അയാള്‍ ഒരു ദിവസം 
ഭാവത്തിന്‌ അമ്മയോടു പറഞ്ഞു-'അമ്മെ ഞാനൊരു കുറിക്കു ചേരട്ടോ? 
ആദ്യം പത്തുരൂപാ അടയ്ക്കണം. കുറിവീണാല്‍ 200 രൂപയുടെ ആത്മീയ 
പുസ്തകങ്ങള്‍ കിട്ടും. എനിക്കു കുറിവീഴാന്‍ അമ്മ സങ്കലപിക്കണം.” അമ്മ 
പറഞ്ഞു-'ഇങ്ങനെ 'സിദ്ധിയിലൂടെ പുസ്തകമൊന്നും വേണ്ടാ. നിങ്ങള്‍ 
ശരിയായ ജിജ്ഞാസുക്കളാണെങ്കില്‍ൽ താമസിയാതെ ആവശ്യമുളള 
ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ എത്തും, രഗന്ഥശാല തുടങ്ങും.” 


അമ്മ ഈ ഉറപ്പു കൊടുത്ത്‌ അധികം കഴിയുന്നതിനുമുമ്പാണ്‌ നീലു 
വളളിക്കാവിലെത്തിയത്‌ . നീലുവിന്‌ തിരുവണ്ണാമലയിൽ ഒരു വലിയ 
ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. വളളിക്കാവില്‍ “ സ്ഥിരതാമസമാക്കാന്‍ 
തീരുമാനിച്ചടപ്പാള്‍ മററു വസ്തുക്കളോടൊപ്പം തന്‍െറ പുസ്തകങ്ങളും 
അദ്ദേഹം വളളിക്കാവിലേക്കു കൊണ്ടുപോന്നു. അങ്ങനെ 3500-ല്‍പരം 
പുസ്തകങ്ങളുളള ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക്‌ ആശ്രമത്തില്‍ തുടക്കം 
കുറിച്ചു. പിന്നീട്‌ പല ഭക്തജനങ്ങളും ധാരാളം ഗ്രന്ഥങ്ങള്‍ സംഭാവനചെയ്യ 
കയും ഗ്രന്ഥശാല വളരെവേഗം വളര്‍ച്ചപാപിക്കുകയും ചെയ്തു. 
ആത്മീയമാര്‍ഗ്ഗത്തില്‍ ഈശ്വരന്‍ നമ്മോടൊപ്പംനിന്ന്‌ സദാ സഹായിക്കുമെന്ന്‌ 
ഇത്തരം സംഭവങ്ങള്‍ ഉറപ്പുനല്‍കുന്നു. 


ജന്‌ മഗൃഹത്തിന്‍െറ തെക്കേ മുറിയിലാണ്‌ ബാല്യം തൊട്ട്‌ അമ്മ 


താമസിച്ച്‌ സാധന അനുഷ്ഠിച്ചുപോന്നത്‌. അവിടെയാണ്‌ ആദ്യം 
കുറേക്കാലം (ഗന്ഥശാല പ്രവര്‍ത്തിച്ചത്‌. 


വേദാന്ത വിദ്യാലയം 


ബ്രഹ്മചാരികള്‍ക്ക്‌ സാധനയോടൊപ്പം ശാസ്ര്തപഠനവും വേണമെന്ന 
ആലോചന ഉണ്ടായി. അതേത്തുടര്‍ന്ന്‌ പണ്ഡിതന്മാരുടെ വരവ്‌ തുടങ്ങി. 
അവര്‍ വേദാന്ത വിദ്യാലയംതുടങ്ങാന്‍ ആലോചിച്ച. ഉത്ടലാട്നത്ര്‌ 
മ്രന്തിയെ വരുത്തണമെന്നായി. 

അമ്മ ശ്രീ കാട്ടൂര്‍ കൃഷ്ണക്കുറുപ്പിനോട്‌ പറഞ്ഞു- “അതൊന്നും 
വേണ്ടാ, അദ്ദേഹം വരികയില്ല.” സംഘാടകര്‍ കാര്യമാക്കിയില്ല. പക്ഷേ 


179 


സമയത്ത്‌ മന്തി വരികയില്ല എന്ന്‌ അറിവുകിട്ടി. എല്ലാവരും മ്ളാനരായി. 
വിവരം പറയാന്‍ ചിലര്‍ അമ്മയുടെ അടുക്കല്‍ എത്തി. എന്തെങ്കിലും പുതിയ 
കാര്യം കേള്‍ക്കുന്ന ഭാവമേ അമ്മയ്ക്കില്ല. അമ്മ പറഞ്ഞു-“വന്നില്ലെങ്കില്‍ 
നമ്മള്‍ക്കെന്താ മക്കളെ? ഇത്തരം നിസ്സാരകാര്യങ്ങള്‍ക്കു കളയാനുളളതാണോ 
നിങ്ങളുടെ സമയം? ഈ ലകികന മാരുടെ കാര്യം! മുഖ്യമ്രന്തി വേണമത്രെ! 
മന്തി വന്നിട്ടു ചോറുവിളമ്പിയാല്‍ മതിയെന്നു ഗൃഹസ്ഥന് മാര്‍! ഞാന്‍ 
പറഞ്ഞു പതിവുസമയത്തിനു തന്നെ വിളമ്പാന്‍. പിളേളരോടു ഞാന്‍ 
പറഞ്ഞു, നിങ്ങള്‍ സാക്ഷാല്‍ കരുണാകരനെ ചിന്തിച്ചാല്‍ മതി. മന്തി 
ലാകികര്‍ക്കുള്ളതാണ്‌ . കാററുളളപ്പോള്‍ നിങ്ങള്‍ വിശറിതേടണ്ടാ. 
ഈശ്വരനുള്ളപ്പോള്‍ മററുളളവരുടെ ആവശ്യമില്ല. പലരും നമ്മെ 
എതിര്‍ക്കുന്നു. എതിര്‍പ്പാണു നമ്മുടെ ബലം.” 


സ്വീകരണത്തിനുളള ആര്‍ഭാടത്തിനുവേണ്ടി ഗൃഹസ്ഥന് മാര്‍ കുറെ - 
പണം ചെലവാക്കി; മന്ത്രി വന്നുമില്ല. പ്രതത്തിലൊക്കെ കുറെ ' 
അപകീര്‍ത്തിവന്നു. മന്ത്രിയെ വരുത്താന്‍ ശ്രമിച്ച ഗൃഹസ്ഥന്മാര്‍ക്കു 
നാണക്കേടായി. അതുകാരണം ആശ്രമത്തില്‍ വന്നുകൊണ്ടിരുന്ന പലരും 
വരാതായി. അമ്മയും കുറെ (ബഹ്മചാരികളും മാതം ശേഷിച്ചു. 


1982 ജൂണ്‍ 20-ന്‌ മിഷന്‍ അംഗങ്ങളുടെ ആദ്യത്തെ പൊതുയോഗം കൂടി. 
വേദാന്തവിദ്യാലയം നടത്താന്‍ തീരുമാനമെടുത്തത്‌ ഈ യോഗത്തിലായി 
രുന്നു. വിദ്യാലയത്തിന്‍െറ ഉദ്ഘ്വാടനം 27-8-1982ല്‍ നടന്നു. അതിന്‍െറ 
പണിക്കുവേണ്ടി ഇഷ്ടികയും മണലും സിമന്‍റുമെല്ലാം ചുമന്നത്‌ 
ബ്രഹ്മചാരികളാണ്‌.. അതേപ്പറ്റി അമ്മ ര്രഹ്മചാരികളോടു പറഞ്ഞു: “ഒരു 
പ്രസ്ഥാനത്തിന്‍െറ അടിസ്ഥാനമുണ്ടാക്കാനാണു (പയാസം. നിങ്ങളെ 
ക്കൊണ്ടു ഞാന്‍ ജോലി ചെയ്യിക്കുന്നത്‌ പണം ലാഭിക്കാനല്ല. 
കഷ്ടപ്പാടിന്‍െറയും അദ്‌ ധ്വാനത്തിന്‍െറയും വില നിങ്ങളറിയണം, അത്രേ 
യുളളു. നിങ്ങളെ എന്തിനും കൊള്ളിക്കാന്‍ കഴിയണം.” 


വേദാന്തവിദ്യാലയത്തിന്‍െറ ആരംഭത്തില്‍ ശ്രീമാന്‍മാര്‍ അമ്പലപ്പുഴ 
ഗണപതിശര്‍മ്മ, മാധവശാസ്ര്രികള്‍, പരമേശ്വരന്‍ നമ്പൂതിരി എന്നിവരെല്ലാം 
(ബഹ്മചാരികള്‍ക്കു ക്ളാസ്സെടുത്തിരുന്നു. അന്ന്‌ ഗൃഹസ്ഥഭക്തന മാരാണ്‌ 
പണ്ഡിതന്‌ മാര്‍ക്കു യാര്തക്കൂലിക്കുളള രൂപ കൊടുത്തിരുന്നത്‌. വേദാന്ത 
വിദ്യാലയത്തിന്‍റെ ഉദ്‌ഘാടനത്തിന്‌ മ്രന്തിയെ വരുത്താന്‍ ശ്രമിച്ച്‌ 
നാണക്കേടു സംഭവിച്ച ഗൃഹസ്ഥന്മാര്‍ ആശ്രമത്തില്‍ വരാതായപ്പോള്‍ 
പണ്ഡിതന്‍ മാര്‍ക്കുള്ള പണം കൊടുക്കുന്ന ്രശ്‌നം വന്നു. ര്രഹ്‌മചാരികള്‍ 
ചോദിച്ചു: “അമ്മെ, എങ്ങനെ പണ്ഡിതന്മാര്‍ക്കു രൂപാ കൊടുക്കും? 
എങ്ങനെ ക്ളാസ്സുകള്‍ നടക്കും? അമ്മ പറഞ്ഞു; “അത്‌ ഇശ്വരന്‍ 
നോക്കിക്കൊള്ളും. നിങ്ങള്‍ ഇതേപ്പററിയൊന്നും ചിന്തിക്കണ്ടാ. സാധനയില്‍ 
മാര്തം ്രദ്ധിക്കുവിന്‍.” അല്‍ പദിവസത്തിനകം പീററര്‍ അപ്രതീക്ഷിതമായി 
കുറെ പണം ആശ്രമത്തിലേക്കു സംഭാവന നല്‍കി. അതിന്‍െറ ബാങ്കുപലിശ 


180 
കൊണ്ട്‌ പണ്ഡിതന്മാര്‍ക്ക്‌ കൊടുക്കാന്‍ പററി. 


ഒരു ദിവസം രണ്ടുമൂന്നു കുടിലുകെട്ടാന്‍ അമ്മ ആവശ്യപ്പെട്ടു അപ്പോള്‍ 
്രഹ്മചാരികള്‍ പറഞ്ഞു -“അമ്മയ്ക്ക്‌ എന്തോ ഉദ്ദേശ്യമുണ്ട്‌ കൂടില്‍ 
കെട്ടിത്തീര്‍ന്നപ്പോഴേക്ക്‌ എട്ടുപത്തു പുതിയ ര്ബഹ്മചാരികള്‍ എത്തി. അമ്മ 
നേരത്തെ കുടില്‍ കെട്ടിച്ചതെന്തിനെന്ന്‌ എല്ലാവര്‍ക്കും മനസ്സിലായി. ഈ 
സമയത്ത്‌ ആശ്രമത്തില്‍ സാമ്പത്തികസാകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, 
സനസിക്കാനാഗ്രഹിച്ചു വരുന്ന കുട്ടികളോട്‌ “സാമ്പത്തികമില്ല, വേറെവിടെ 
യെങ്കിലും പൊയ്ക്കോ” എന്നു പറയാന്‍ അമ്മയ്ക്കു സാദ്‌ ധ്യമല്ലായിരുന്നു, 
സമ്യ, കുഞ്ഞുമോള്‍, * (വിമല) ഉണ്ണിക്കൃഷ്ണദാസ്‌, നെടുമുടി, ഹരി 
(കാട്ടൂ) തുടങ്ങിയവരായിരുന്നു പുതിയതായി അന്തേവാസികളായി 
വന്നവര്‍. വരുമാനം വളരെ ചുരുക്കം. നീലുവിന്‌ 500 രൂപാ പലിശ കിട്ടും, 
ഗംഗയ്ക്ക്‌ 100 രൂപാ, വെര്‍ണര്‍ക്ക്‌ 200 രൂപാ. ഇതുകൊണ്ടൊക്കെ വേണം 
ആശ്രമകാര്യങ്ങള്‍ നടക്കാന്‍. അമ്മ ബഹ്‌ മചാരികളോടു പറഞ്ഞു-“നിങ്ങള്‍ 
_സാമ്പത്തികമൊന്നും ചിന്തിക്കണ്ടാ, സാധനചെയ്യുവിന്‍. ബാക്കിയൊക്കെ 
ദൈവം നോക്കിക്കൊള്ളും.” 


ഈ കാലത്ത്‌ ബോംബെയില്‍ നിന്ന്‌ പഠിത്തം കഴിഞ്ഞുവ്വന്ന ചന്ദ്ര 
. (അദ്ധ്യാത്മചൈതന്യ) 11-2-1983 മുതല്‍ . ആശ്രമത്തിലെ ്രഹ്മചാരി 
കള്‍ക്കു വേദാന്തക്ളാസ്സുകള്‍ എടുത്തുതുടങ്ങി. 


1983 ആദ്യം നീലുമോന്‍െറെ ജ്യേഷ്ഠന്‍ വന്നു. അപ്പോള്‍ 
അദ്ദേഹത്തിന്‍െറ ഭാര്യയ്ക്കു മൂന്നുമാസം ഗര്‍ഭമായിട്ട്‌ അമേരിക്കയിലായി 
രുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്‌ . നീലുമോന്‍െറ ചേട്ടന്‌ ഒരു കുട്ടി 

. വേണം വളരെക്കാലമായിട്ട്‌ കുട്ടിയില്ല. നീലുവില്‍നിന്ന്‌ അമ്മയെക്കുറിച്ച 
റിഞ്ഞിട്ട്‌ അമേരിക്കയില്‍നിന്ന്‌ ജ്യേഷ്ഠന്‍ അമ്മയ്ക്കെഴുതി. അമ്മ ഒരു 
മന്ത്രം കുറിച്ച്‌ അയച്ചുകൊടുത്തു. അതു ജപിച്ചാല്‍ മതിയെന്നെഴുതി. മന്ത്രം 
കുറെ ഉുപിച്ചുകഴിഞ്ഞപ്പോള്‍ നീലുവിന്‍െറ ചേട്ടന്‍െറ ഭാര്യ ഗര്‍ഭിണിയായി. 
മൂന്നുമാസം ആയപ്പോഴാണ്‌ നീലുവിന്‍െറ ചേട്ടന്‍ ആദ്യമായി ഒററയ്ക്ക്‌ 
ആശ്രമത്തില്‍ വന്നത്‌. അദ്ദേഹം അമേരിക്കയ്ക്കു മടങ്ങിപ്പോയശേഷം 
മാസംതോറും രണ്ടായിരം രൂപ ആശ്രമത്തിലേക്ക്‌ അയയ്ക്കാന്‍ തുടങ്ങി. 
അങ്ങനെ പുതിയ ്രഹ്മചാരികളുടെ ചെലവിനുള്ള തുകയായി. 
റീയൂണിയനില്‍നിന്ന്‌ മധുവും സഹായിച്ചിരുന്നു. ഈ കാലത്ത്‌ ഏകാന്തമായി 
ധ്യാനിക്കാനാധ്രഹമുളളവര്‍ക്കുവേണ്ടി അമ്മ ഭൂഗര്‍ഭധ്യാനമുറി പണിയാന്‍ 
തുടക്കമിട്ടു. കളരിക്കു പിന്നില്‍ കുഴിയെടുത്ത്‌ ശിലാസ്ഥാപനവും നടത്തി. 
പണിയാന്‍ പണമില്ല. അമ്മ പിരിവെടുക്കാന്‍ സമ്മതിക്കുകയില്ല. ആരോടും 
ചോദിക്കുകയുമില്ല. അതുകൊണ്ട്‌ ധ്യാനമന്ദിരത്തിന്‍െറ പണി ആരംഭി 
ക്കാതെ കിടന്നു. അമേരിക്കക്കാരി കുസുമം ശിലാസ്ഥാപനം കഴിഞ്ഞ കുഴി 
കണ്ടു. അതെന്താണെന്ന്‌ അന്വേഷിച്ചു. പണമില്ലാത്തതു കൊണ്ടു 
ധ്യാനമന്ദിരത്തിന്‍െറ പണി തുടങ്ങാതിരിക്കുകയാണെന്നു മനസ്സിലായ 


181 


| പ്പോള്‍ കുസുമം ആവശ്യമായ തുക സംഭാവന നല്‍കി. അങ്ങനെ 
ധ്യാനമന്ദിരം പണി തീര്‍ന്നു. 


അമ്മ പറയുന്നു-“എന്തെല്ലാം എതിര്‍പ്പായിരുന്നു! നമുക്കെന്താ? 
അതൊന്നും ഇവിടെ ബാധകമല്ല. നമ്മുടെ പിതാക്കന്മാരെ നോക്കുക. 
.കുന്തദേവിയോ പാഞ്ചാലിയോ കൃഷ്ണനോ ആരെ എടുത്താലും ഇതേ 
കാണാനുളളു. ഈശോക്കും നബിക്കുമൊക്കെ എതിര്‍പ്പുതന്നെ. ഞാന്‍ 
ബ്രഹ്മചാരി മക്കളോടു പറയും: ഈശ്വരസാക്‌ ഷാത്‌ കാരത്തിനാണോ 
വന്നത്‌, എങ്കില്‍ ചിട്ടയ്ക്ക്‌ സാധന അനുഷ്ഠിക്കണം. ചുമ്മാതിവിടെ വന്ന്‌ 
'*ഷേോ'യൊന്നും നടപ്പില്ല. തപസ്സു ചെയ്യണം. സമയത്തിനു വിലയുളളതാണ്‌ . 
നഷ്ടപ്പെടുത്തരുത്‌ മക്കളെ, ചിലപ്പോള്‍ ദൈവം പച്ചുപ്പോച്ചയായിരിക്കും 
തരുന്നത്‌. അത്‌ അമ്മ പിരട്ടിതരും. അതു കഴിച്ചുകൊണ്ടു സാധന 
അനുഷ്ഠിക്കാനുള്ള മനഃസ്ഥിതിയുണ്ടെങ്കില്‍ ആശ്രമത്തില്‍ നിന്നാല്‍ മതി. 
ബ്രഹ്മചാരി മക്കള്‍ വരുമ്പോള്‍ ഇവിടെ ഒരു കുടിലുപോലുമില്ല. 
ആഹാരമില്ല. അപ്പുറത്ത്‌ വീട്ടില്‍ (ബഹ്മചാരികള്‍ കഴിച്ചുകൊണ്ടിരുന്ന 
ആഹാരം അച്ഛന്‍ തട്ടിക്കളഞ്ഞു. അടിയും തല്ലും കിട്ടിയെന്നുവരും. 
അതൊന്നും അവര്‍ എന്നോടുപോലും പറഞ്ഞിരുന്നില്ല. കക്കൂസില്ല. 
വെളിക്കിറങ്ങണമെങ്കില്‍ രാര്തിയില്‍ കടപ്പുറത്തുപോകണം. അതും 
ശീലമില്ല. രബഹ്മചാരിക്കുഞ്ഞുങ്ങള്‍ എന്തു കഷ്ടത സഹിച്ചു! സുഗുണച്ചന്‍ 
പറയും-“ഈ പെണ്‍കൊച്ചിനു പ്രാന്താ. നിങ്ങള്‍ക്കും ഭാന്തുപിടിക്കും. 
നീയൊക്കെ പൊയ്‌ ക്കൊ.'അവരു പറയും-“ഞങ്ങളുടെ ശഭരാന്തിനു ചികിത്സി 
ക്കാനാണ്‌ ഞങ്ങളിങ്ങോട്ടുവന്നത്‌” എന്ന്‌ പല തടസ്സങ്ങളുമായിട്ടും 
ബ്രഹ്മചാരി മക്കള്‍ ഉറച്ചുനിന്നു. അവരുടെ എണ്ണവും കൂടിവന്നു. 


ആശ്രമത്തില്‍ ്രഹ്മചാരികള്‍ കഴിച്ചില്ലെങ്കിലും വരുന്നവര്‍ക്കു 
കൊടുക്കും. മിക്ക ദിവസവും രണ്ടാമതു ചോറുവയ്ക്കും. അല്ലെങ്കില്‍ 
അയല്‍പക്കങ്ങളില്‍പോയി അമ്മ ഭിക്ഷ വാങ്ങിക്കൊണ്ടുവരും. ആദ്യകാ 
ലത്ത്‌ അമ്മയുടെ വീട്ടുകാരും നന്നേ കഷ്‌ടപ്പെട്ടിട്ടുണ്ട്‌ . വരുന്നവര്‍ക്കെല്ലാം 
ആഹാരം കൊടുക്കണമെന്ന്‌ അമ്മയ്ക്കു നിര്‍ബ്ബന്‌ ധമായിരുന്നു. അതു 
കൊണ്ട്‌ വീട്ടുകാര്‍ പല ദിവസവും പട്ടിണി കിടക്കേണ്ടിവന്നിട്ടുണ്ട്‌ . 


ആശ്രമാരംഭത്തിന്‍െറ ഈ പശ്ചാത്തലത്തില്‍ അമ്മ പറയുന്നു-' 
ഇതില്‍നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്‌ ? എന്തൊരു പ്രശ്നമുണ്ടെ 
ങ്കിലും തക്കസമയത്ത്‌ ഭഗവാന്‍ എല്ലാം സാധിച്ചുതരും, ഒന്നിനും 
ബുദ്ധിമുട്ടില്ല. ആശ്രമത്തില്‍ എന്തുവേണോ അതൊക്കെ തനിയെ എത്തും. 
തുണിയില്ലെങ്കില്‍ തുണി ആരെങ്കിലും കൊണ്ടുവരും. അരിയില്ലെങ്കില്‍ അരി 
ആരെങ്കിലും എത്തിക്കും. ആളുകള്‍ക്ക്‌ ഭക്‌ ഷണം കൊടുത്തിട്ട്‌ ഗ്ബഹ്മചാരി 
കള്‍ പട്ടിണിയിരുന്നാല്‍ ആരെങ്കിലും ഇഡ്ഡലിയും മററും കൊണ്ടുവരും.” 

ഒരു ദിവസത്തെ സംഭവമാണ്‌. അമ്മയ്ക്കും (ബഹ്ചാരികള്‍ക്കും 
ഒരിടത്തു ഭജനയ്ക്കുപോകണം. (ബഹ്മചാരികള്‍ക്കു മിക്കവര്‍ക്കും നല്ല 


182 


വസ്രതങ്ങളില്ല. ഭജനയ്ക്ക്‌ എങ്ങനെ പോകും എന്ന ചിന്തയായി. ചില 
ബ്രഹ്മചാരികള്‍ അമ്മയോടു സങ്കടം പറഞ്ഞു. ഓരോ മുണ്ടാണുളളത്‌. 
അതൊക്കെ കീറിയും തുന്നിത്തയ്‌ ചും ഉപയോഗിച്ച്‌ ഒന്നിനും പററാത്തതായി 
രിക്കുന്നു. അമ്മ പറഞ്ഞു-'നിങ്ങള്‍ അതേപ്പററിയൊന്നും വിചാരപ്പെടേണ്ട. 
പോയിരുന്ന്‌ ധ്യാനിക്കിന്‍.” 


അടുത്ത ദിവസമായി. എല്ലാവര്‍ക്കും ഭജുനയ്‌ ക്കു പോകേണ്ട നേരമായി 
വരുന്നു. മിക്കവര്‍ക്കും മുണ്ടും ഉടുപ്പുമൊന്നുമില്ല. (ബഹ്മചാരികളുടെ 
മനസ്സില്‍ ചിന്ത ഉണ്ട്‌ . പക്‌ഷേ പുറമേ പറഞ്ഞില്ല. അമ്മ പരമശാന്തയായിട്ടി 
രിക്കുന്നു. വേഷത്തെപ്പററി ഒന്നും മിണ്ടുന്നില്ല. ഭജുനയ്ക്കു പുറപ്പെടുന്നതിന്‌ 
അല്പം മുമ്പായി ഒരു ഭക്തന്‍ ആ്ശമത്തില്‍ വന്നു, അദ്ദേഹം ഒരു വലിയ 
കെട്ടുകൊണ്ടുവന്ന്‌ അമ്മയ്ക്കു കാഴ്ചവച്ചു. അത്‌ മുറിയില്‍ കൊണ്ടുവച്ചു 
കഴിഞ്ഞപ്പോള്‍ അമ്മ ബഹ്‌ മചാരികളോടു പറഞ്ഞു-'പോയി ആ കെട്ടഴിച്ച്‌ 
എന്താണെന്ന്‌ നോക്കിന്‍!” കെട്ടഴിച്ചപ്പോള്‍ അതു നിറയെ മുണ്ടും 
ഉടുപ്പുകളും! എല്ലാവരും പുത്തന്‍ വേഷങ്ങളുമണിഞ്ഞ്‌ ഭജനയ്ക്കു പുറപ്പെട്ടു, 
ഈശ്വരനെ ശരണം പാപിച്ചവരുടെ എല്ലാ . കാര്യങ്ങളും ഈശ്വരന്‍ 
തക്കസമയത്ത്‌ നേരിട്ടുനടത്തും എന്ന്‌ ഇങ്ങനെ പലതവണ അമ്മ 

്രഹ്മചാരികള്‍ക്കു മനസ്സിലാക്കിക്കൊടുക്കുകയുണ്ടായിട്ടുണ്ട്‌ . 


അമ്മ പറയുന്നു-“സാധകന്മാര്‍ ഇരിക്കുന്നിടത്തു എല്ലാം' തനിയെ 
വന്നുചേരും. പണമില്ലാത്തതുകൊണ്ട്‌ ആശ്രമത്തില്‍ ഒന്നിനും മുട്ടുവന്നിട്ടില്ല, 
എല്ലാം ദൈവം നോക്കിക്കൊളളും. ആ്രമത്തിന്‍െറ ഉത്ഭവവും വളര്‍ച്ചയും 
ദൈനംദിന കാര്യങ്ങള്‍ നടക്കുന്നതും ഈ സത്യം വെളിവാക്കുന്നു. ഒന്നും 
തേടിവയ്ക്കാതെ ഇപ്പോള്‍ ആശ്രമത്തില്‍ പത്തുമുപ്പത്തഞ്ചു ബ്രഹ്മചാരികള്‍ 
കഴിയുന്നു. എല്ലാം മുട്ടുകൂടാതെ ഭഗവാന്‍ നടത്തുന്നു. ഭഗവാനെ ശരണം 
 പ്രാപിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാന്‍ വേണ്ടവണ്ണം നേരിട്ടുതന്നെ 
നടത്തുമെന്ന്‌ ആരശമചരിര്രം തെളിയിക്കുന്നു. 


ആശ്രമത്തില്‍ ആരുടെയും ലൌകിക വീക്ഷണം അമ്മ നത്ത്‌ 
ക്കുകയില്ല. “ബഹ്മചര്യത്തിലും കൃത്യനിഷ്ഠയിലും അടിയുറച്ച സാധനയില്‍ 
മായം ചേരുന്ന നിമിഷം മുതല്‍ ആശ്രമം തകര്‍ച്ചയെ നേരിടും” എന്ന്‌ അമ്മ 
മുന്നറിയിപ്പു നല്കിയിട്ടുണ്ട്‌. അമ്മയുടെ ആശ്രമം സത്യത്തിലാണ്‌ 
നില്ക്കുന്നത്‌, സാധനയിലാണ്‌ വളരുന്നത്‌. ആദ്ധ്യാത്മികതയുടെ 
സിംഹഗര്‍ജ്‌ ജനവുമായി ലോകം ചുററിയ സ്വാമി വിവേകാനന്ദന്‍ പറഞ്ഞു: 
“വ്യക്തിത്വമാണ്‌ എന്‍െറ മുദ്രാവാക്യം. വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതില്‍ 
കവിഞ്ഞ്‌ എനിക്ക്‌ ഒരു ആകാംക്ഷയുമില്ല... ഒരൊററ ആളിനെ 
സ്വാത്രന്ത്യരപാപ്തിക്കു സഹായിക്കുവാന്‍ എനിക്ക്‌ ഈ ജന്മത്തില്‍ 
സാധിക്കുന്നു എങ്കില്‍ എന്‍െറ പരിശ്രമങ്ങള്‍ വിഫലമല്ലെന്നു തീര്‍ച്ച.” ഇതു 
പറയുമ്പോള്‍ ജീവന മുക്തന്‍ മാരെ വാര്‍ത്തെടുത്ത ്രീരാമകൃഷ്ണദേവന്‍െറ 
ആദര്‍ശവ്യക്തിത്വം സ്വാമിജിയുടെ മനസ്സില്‍ തെളിഞ്ഞിരിക്കണം. 


183 


പൂറാപ]ച്ചുകൊണ്ടു കാര്യമില്ല. ആത്മസാക്ഷാത്ക്കാരം കൊണ്ടേ 
ലോകത്തിനു ശാന്തി കിട്ടു. ഇതിനെ മുന്‍നിര്‍ത്തിയാണ്‌ അമ്മ മിഷനും 
സന്യാസാശ്രമങ്ങളും ആരംഭിച്ചു ്പവര്‍ത്തിച്ചു പോരുന്നത്‌. നാനാമുഖമായ 
്രവര്‍ത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ആദ്‌ ധ്യാത്മിക പുരോഗതി കൈവരിക്കു 
കയാണ്‌ മാതാ അമൃതാനന്ദമയീ മിഷന്‍െറ ലക്ഷ്യം. 


മിഷന്‍ ശാഖകള്‍ സ്ഥാപിക്കാന്‍ പല സ്ഥലത്തുനിന്നും ഭക്തന്മാര്‍ 
സ്ഥലവും കെട്ടിടവുമെല്ലാം " നല്‍കാന്‍ തയ്യാറായി മുന്നോട്ടുവന്നു. 
ആദ്യമൊന്നും അമ്മ ഒന്നും സ്വീകരിച്ചില്ല. ഭക്തന്‌ മാരോട്‌ അമ്മ പറഞ്ഞു: 
“ബ്രഹ്മചാരികള്‍ തയ്യാറായി കഴിയുമ്പോള്‍ ആവശ്യത്തില്‍ കൂടുതല്‍ 
ആര്ശമശാഖകള്‍ ഉണ്ടാകും. പോയി സേവിക്കാന്‍ പററാത്തവിധം ശാഖകള്‍ 
ഉണ്ടായിത്തീരും.” 


അമ്മയുടെ പ്രവചനം ശരിയാണെന്ന്‌ കാലം തെളിയിക്കുകയുണ്ടായി. 


ദേഹാദിഭാവം പരിവര്‍ജ്‌ ഇയന്തഃ 

സ്വാത്‌ മാനമാത്‌ മന്യവലോകയന്തഃ 

നാന്തം ന മദ്ധ്യം ന ബഹിഃ സ്മരന്തഃ 

കൌപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ 
ദേഹാദിഭാവം വിട്ടവനും ആത്മാവിനെ ആത്മാവില്‍ ദര്‍ശിക്കുന്നവനും 
അകം-പുറം തുടങ്ങിയ ബോധമററവനും കപീനമല്ലാതെ മറെറാന്നും 
സ്വന്തമായിട്ടില്ലാത്തവനുമത്രെ ഭാഗ്യവാന്‍! 

(യതിപഞ്ചകം ശ്രീശങ്കരന്‍) 





അദ്ധ്യായം പതിന്നാല്‌ 


അമ്മയും ആശ്രമകാര്യങ്ങളും-1 


.  മാമേകം ശ്രണം (വജ (ഗീത. 18.66) 
എല്ലാം വെടിഞ്ഞ്‌ എന്നെ ശരണംപാപിക്കുക. 


* 


ഒരു ജീവന്മുക്തനോ അവതാരമോ സ്വയം സ്ഥാപിച്ചു നടത്തുന്ന 
ആശ്രമത്തിന്‍െറ ഉള്ളിലേക്കു കടക്കുക. അവിടം ആദ്ധ്യാത്മികതയുടെ 
പണിപ്പുരയോ ശില്പശാലയോ ആണ്‌. ഒരു ശില്പി വിഗ്രഹം 
കൊത്തുമ്പോള്‍ ശിലയ്ക്കു വേദനിക്കും എന്നു കരുതി കൊത്താതിരിക്കുന്നില്ല. 
ഭാവനയിലുള്ള രൂപത്തോടു പ്രേമം നിറഞ്ഞിരിക്കുമ്പോള്‍ത്തന്നെ ശില്പി 
നിര്‍ദ്ദയം സൂക്ഷ്മതയോടെ തന്‍െറ കൊത്തുപണി തുടരുന്നു. 
അതുപോലെയാണ്‌ ഇവിടെ സദ്ഗുരുവും. സമസ്ത്രപാണികളോടും മാതാ 
അമൃതാനന്ദമയിക്ക്‌ അകമേ പ്രേമം നിറഞ്ഞിരിക്കുന്ന. അതേസമയം 
വളരെ കര്‍ശനമായ ചിട്ടകളോടെ അവരുടെ ആദ്ധ്യാത്മിക പുരോഗതി 
അമ്മ ഉറപ്പുവരുത്തുന്നു. 


ആശ്രമത്തില്‍ ചിട്ടയുണ്ടെങ്കിലും അതിന്‍െറ കര്‍ക്കശത ആരെയും 
വീര്‍പ്പമുട്ടിക്കുകയില്ല. എന്തെന്നാല്‍ അമ്മയുടെ ദിവ്യപ്രേമ്രപവാഹത്തില്‍ 
എല്ലാ കാഠിന്യങ്ങളും അലിഞ്ഞു മറയുന്നു. പോരെങ്കില്‍, അന്തേവാസികള്‍ 
സാധനയുടെ പരുത്തവഴി സ്വയം സ്വീകരിച്ച വൈരാഗികളാണ്‌. 
സാധനാമാര്‍ഗ്ഗം അസുഖകരമാകുന്നത്‌ താല്‍പര്യമില്ലാത്തവര്‍ക്കാണ്‌ . 
അതിന്‍െറ രുചി പററിയവര്‍ മറെറാന്നും തേടുകയില്ല. 


എത്ര വലിയ ലാകികനെയും ഈശ്വരത്ത്വത്തില്‍ ആഴ്ത്തുന്ന 
അലകികമായ ഒരു അന്തരീക്ഷം സദ്ഥ ആശ്രമത്തില്‍ അനുഭവവേദ്യമാണ്‌. 


186 


അവിടെ വിഷയവാസനകള്‍ക്കു സ്ഥാനമില്ല. ഇവിടെ ഓരോ വ്യക്തിക്കും 
ഈശ്വരനോടു മാതമേ ആകര്‍ഷണമുളളു. രബഹ്മചാരികളും ്രഹ്മചു 
രിണികളും ആശ്രമത്തിലുണ്ട്‌ . എല്ലാം ഒരമ്മ മക്കള്‍. സഹോദരങ്ങള്‍. ഈ 
ഒരവസ്ഥ സത്യമെന്നു വിശ്വ്സിക്കണമെങ്കില്‍ മാതാ അമൃതാനന്ദമയീ 
ആശ്രമവുമായി അടുത്തു പരിചയപ്പെടുകതന്നെ വേണം. 


അമ്മയുടെ ദിവ്യശക്തിയാല്‍ ലൈംഗികവികാരത്തില്‍നിന്ന്‌ രക്ഷ 
പ്പെടുന്നത്‌ ആശ്രമത്തിലെ അന്തേവാസികള്‍ മാര്തമാണ്‌ എന്ന്‌ കരുതണ്ടാ, 
ലനകികരുയില്‍ ആണ്ടുകിടക്കുന്ന ഗൃഹസ്ഥന്മാര്‍ ആശ്രമത്തില്‍ വന്ന്‌ 
അമ്മയെ ദര്‍ശിച്ചു കഴിയുമ്പോള്‍ വിരക്തരായിത്തുടങ്ങുന്നു. അവരുടെ 
വിഷയാസക്തി അവരോട്‌ യാത പറഞ്ഞു തുടങ്ങുന്നു _.മനസ്സ്‌ അനായാസം 
ഈശ്വരനിലേക്കൊഴുകുന്നു. | 


മറെറല്ലാം ത്യജിക്കാന്‍ നമ്മെ പ്രേരിപ്പിക്കുന്ന ആ അത്യത്ഭുതശക്തി 
എന്തെന്നു മനസ്സിലാക്കാനുളള ജിജ്ഞാസ ആര്‍ക്കും ഉണ്ടാകും. 


അനേകമനേകം ആള്‍ക്കാരുമായി ബന ധപ്പെട്ടിരിക്കുന്ന ആശ്രമത്തില്‍ 
പല ചിത്രങ്ങള്‍ കാണാം. എല്ലാം ചിതറിയ ചിയതങ്ങളാണെന്നു തോന്നാം. 
എന്നാല്‍ അവ ഓരോന്നും ' “ആദ്ധ്യാത്മികം ജീവികളെ വാര്‍ത്തെടുക്കല്‍' 
എന്ന വിശാലചിശ്രത്തിന്‍െറ ഭാഗങ്ങളായിരിക്കും. ആശ്രമചലനങ്ങളെ 
്രധാനമായി ഏഴുതരത്തില്‍ പെടുത്താം 


1. (ബഹ്മചാരികളുടെ കൃത്യമായ ദിനചര്യ. 

2. ആഴ്ചയില്‍ മൂന്നുദിവസമുളള ഭാവദർശനം. 

3. വിശേഷദിവസങ്ങളിലെ ആഫോഷങ്ങള്‍' 

4. അമ്മ താന്‍ ഇജുനിച്ചുവളര്‍ന്ന കുടുംബത്തിന്‍െറ മേല്‍നോട്ടം 
വഹിക്കുന്നത്‌. 

5. ആശ്രമത്തിനു വെളിയില്‍ ദജുനയ്ക്കും മററും (ബഹ്മചാരികളുടെ 
യാത്രയില്‍ മിക്കുപ്പോഴും അമ്മയും കാണും. ഭക്തന്മാരുടെ വീടുകളിലും 
ക്ഷ്രേതങ്ങളിലും മററുമാണ്‌ ഭജന, (ബഹ്മചാരികളുടെ പ്രഭാഷണം 
മുതലായവ. മിഷന്‍െറ മററു ശാഖകളിലേക്കും പോകും. - 

6. പുറമെനിന്നു തുടര്‍ച്ചയായി ആശ്രമത്തിലേക്കു വരുന്നവരുമായുളള 
അമ്മയുടെ നിരന്തര സമ്പര്‍ക്കവും ആദ്ധ്യാത്മിക സംഭാഷണങ്ങളും. 

7. എല്ലാററിനും മേല്‍നോട്ടം വഹിക്കുന്ന സദാ കര്‍മ്മനിരതയായ 
അമ്മയുടെ തിരക്ക്‌. 


ജനങ്ങള്‍ അമ്മയിലേക്ക്‌ ആകൃഷ്ടരാകുന്നതിന്‍െറ രഹസ്യം 
ആശ്രമവുമായി ബന്ധപ്പെടാതെ മനസ്സിലാവുകയില്ല..നാലഞ്ചു കാരണങ്ങള്‍ 
എടുത്തു കാണിക്കാനുണ്ട്‌ — 


1. യോഗമായയുടെ ആകര്‍ഷണം അപ്രതിരോധ്യമാണ്‌.. 


187 


2. അല്പസമയം അമ്മയുടെ അടുത്തിരുന്നാല്‍ മനസ്സിലെ അസ്വ 
സ്ഥതകള്‍ മാറി ശാന്തിയും സമാധാനവും ആനന്ദവും സുരക്ഷിതത്വ 


ബോധവും നമുക്ക്‌ അനുഭവപ്പെടുന്നു. ആ്രശമത്തില്‍നിന്നു തിരിച്ചുപോയാലും 
ആ അനുഭവം തുടരുന്നു. 


. 3. ലോകത്തിന്‍െറ ഏതു കോണിലായിരുന്നാലും താന്‍ കൂടെയുണ്ട്‌ 
എന്ന്‌ അമ്മ ഭക്തന്മാരെ ബോധ്യപ്പെടുത്തുന്നു. തക്കസമയത്ത്‌ അമ്മയുടെ 
സഹായം എത്തുകയും ചെയ്യുന്നു. 


4. അമ്മ നമ്മുടെ ലാകിക വാസനകളെ (കമമായി കുറച്ചുകൊണ്ടുവ 
രികയും നിശ്ചിതമായി ആദ്ധ്യാത്മിക പുരോഗതി കൈവരുത്തുകയും 
ചെയ്യുന്നു. 


5, അമ്മയുടെ ദിവ്യപ്രേമത്തില്‍നിന്ന്‌ അകന്നുനില്ക്കുവാന്‍ പരിചയ 
പ്പെട്ടവര്‍ക്കു സാധ്യമല്ല. 


ലീലാനാടകം 


വിവിധ മാനുഷികഭാവങ്ങള്‍ അമ്മ പ്രദര്‍ശിപ്പിക്കും. കോപിക്കും 
സന്തോഷിക്കും, ഇഷ്ടം കാണിക്കും-അനിഷ്ടം കാണിക്കും, ശകാരി 
ക്കും-ദ്രേപാത്‌ സാഹിപ്പിക്കും, അടുക്കിപ്പിടിക്കും-എടുത്തെറിയും, ഇണ 
ങ്ങം-പിണങ്ങും, കടുവയെപ്പോലെ ചാടിവീഴും-കുഞ്ഞാടിനെപ്പോലെ 
ശാന്തയായിരിക്കും. കാലുപിടിച്ചപേക്ഷിക്കും-സിംഹത്തെപ്പോലെ ഗര്‍ 
ജ്ജിക്കുംം അമ്മയാകും, സഹോദരിയാകും,, മകളാകും, ഗുരുവാകും, 
സ്നേഹിതയാകും, കുഞ്ഞാകും.. അമ്മ ആകാത്തതൊന്നുമില്ല. അമ്മയ്ക്കു 
ചേരാത്ത വേഷമൊന്നുമില്ല. കെട്ടാത്ത വേഷവുമില്ല. 


എന്നാല്‍, ഈ വേഷങ്ങളെല്ലാം വേഷങ്ങള്‍ മാതം. ഒന്നും അമ്മയുടെ 
ഉളളിനെ സ്പര്‍ശിക്കുന്നില്ല. അവിടെ ഒന്നിനും ്രവേശനമില്ല, ആകാശത്തു 
കൂടി മേഫ്വങ്ങളും കിളികളും സുഗന്ധവും ദുര്‍ഗന്‌ ധവുമെല്ലാം ഒഴുകി 
നീന്തിപ്പോകുന്നെങ്കിലും ഒന്നും ആകാശത്തെ ബാധിക്കാറില്ല. അതേ മട്ടാണ്‌ 
അമ്മ. സിംഹിനിയെപ്പോലെ ഗര്‍ജ്ജിച്ചു ചാടുകയും അതേ ക്ഷണം 
കൊച്ചുകുഞ്ഞിനെപ്പോലെ കുടുകുടെ ചിരിക്കുകയും ചെയ്യുന്ന അമ്മയില്‍ 
ക്രോധവുമില്ല, മമതയുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല. ഈ ലോകത്തിന്‍െറ 


യായി ഒന്നും അമ്മയിലില്ല. അമ്മ സദാ നന്ദസ്വരൂപിണി! 
യ്ഞാനസ്വരൂപിണി. അമ്മയ്ക്കൊരു ജ്യോതിസ്വരൂപമുണ്ട്‌ . അത്‌ അല്പ 


മങ്കിലും കണ്ടവരുണ്ട്‌; സാധന വേണം. ബാക്കി അമ്മയില്‍ 
പാണുന്നതെല്ലാം ലീലാനാടകത്തിന്‍െറ ദൃശ്യങ്ങള്‍. അമ്മ എല്ലാമാണ്‌, 
൭ന്നാല്‍ ഒന്നുമല്ല, എല്ലാററിലുമുണ്ട്‌, എന്നാല്‍ ഒന്നിലുമില്ല. 


(്രഹ്മമയിയായ അമ്മ ഉളളില്‍ അസംഗയായി വര്‍ത്തിക്കവെതന്നെ, 


188 


പരാശക്തിഭാവത്തില്‍ (തിഗുണാത്‌ മികയായി ഏവരെയും മോഹിപ്പിക്കുന്നു, 

തന്‍െറ ദിവ്യത്വം മറച്ചുവയ്ക്കാന്‍ ശ്രമിക്കാറുളള അമ്മ ചിലപ്പോള്‍ 
അല്പം വിട്ടുവീഴ്ച കാണിക്കാറുണ്ട്‌ . അമ്മയ്ക്കും ആശ്രമത്തിനും എതിരെ 
അപവാദങ്ങളും എതിര്‍പ്പുകളും ഉണ്ടായപ്പോള്‍ സിസ്സഹായതയും അവശ 
തയും സ്ഫുരിക്കുന്ന സ്വരത്തില്‍ അമ്മ പറഞ്ഞു_ 


"എന്തു ചെയ്യാം! ഈ രപാവശ്യം ഞാന്‍ സ്രതീവേഷം കെട്ടിപ്പോയില്ലെ. 
രൂപത്തിനനുസരിച്ച്‌ പെരുമാറണമല്ലോ.” 
ൻ ഇതില സെ വളരെ വ്യക്തമാണ്‌. സ്വേഛയാ ജന്മം 
സ്വീകരിച്ചതാണ്‌ എന്നും മുമ്പ്‌ പുരുഷവേഷത്തില്‍ വന്നിട്ടുണ്ട്‌ എന്നും 
സ്പഷ്ടമാകുന്നു. 


അമ്മയ്ക്കു സ്രതീരൂപമാകയാല്‍ അമ്മയുടെ അടുക്കല്‍ സ്രതീകള്‍ക്കു 
കൂടുതല്‍ സ്വാത്രന്ത്യമുണ്ട്‌. അതിനാല്‍ ഒരു ര്ബഹ്മചാരി പറഞ്ഞു 
"അടുത്ത ഉന്മം ഞങ്ങള്‍ സ്ത്രീകളായി ജനിച്ചാലോ?'' അമ്മ എങ്കില്‍ 
ഞാന്‍ അപ്പോള്‍ പുരുഷനാകും.”' 

ഇഷ്ടംപോലെ ഇുന് മമെടുക്കാന്‍ കഴിയുമെന്ന്‌ അര്‍ത്ഥം. 

കൃഷ്‌ ണ--ദേവീഭാവസമയങ്ങളില്‍ അമ്മ മറകൂടാതെ തന്‍െറ. 
ദൈവീകത വെളിവാക്കുന്നുണ്ട്‌ . | 


വ്യക്തമായ പരിപാടി 

മുന്‍കൂട്ടിയുള്ള കര്‍മ്മപരിപാടി അമ്മയ്ക്കുണ്ട്‌ മോന്തിയ പല 
സൂചനകളും ഉണ്ട്‌. 

ഒരിക്കല്‍ അമ്മ പറഞ്ഞു_ ഞാന്‍ പോകുന്നതിനുമുമ്പ്‌ നു 
കുഞ്ഞുങ്ങളെല്ലാം പൂര്‍ണ്ണതയിലെത്തണേ, ഈശ്വരാ, എന്‍െറ കിനാവ 
താണ്‌.” 


പിന്നൊരിക്കല്‍ അമ്മ പറഞ്ഞു_ നിങ്ങള്‍ കുറെ പേര്‍ പൂര്‍ണ്ണതയിലെ 
ത്തിയശേഷമെ അമ്മ ശരീരം വെടിയൂ.” 
മറെറാരു സന്ദര്‍ഭത്തില്‍ അമ്മ പറഞ്ഞു_''ഞാന്‍ ശരീരമെടുത്തു 
വന്നത്‌ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചിട്ട്‌, നിസ്സാരകാരണങ്ങള്‍കൊണ്ട്‌ 
ഇടയ്ക്കുവച്ച്‌ ഇട്ടെറിഞ്ഞിട്ട്‌ പോകാനല്ല. എനിക്കു സ്വന്തം പരിപാടിയും 
ലക്ഷ്യവുമുണ്ട്‌. അതു ഞാന്‍ പൂര്‍ത്തിയാക്കും.” 


ആശ്രമത്തിലെ ദിനചര്യ 


ആദ്യകാലത്ത്‌ ആശ്രമത്തില്‍ കൃത്യമായ ചിട്ടകളൊന്നും ഇല്ലായിരുന്നു. 
കൂടിയിരുന്നു ധ്യാനിക്കുക, ഭജിക്കുക ഒക്കെത്തന്നെ. എന്നാല്‍ പിന്നെപ്പിന്നെ. 


189 


അമ്മ വെളുപ്പിനു മൂന്നുമണിക്ക്‌ മക്കളെ ഉണര്‍ത്താന്‍ തുടങ്ങി. എന്നിട്ട്‌ 
കളരിയുടെ മുമ്പിലിരുന്ന്‌ എല്ലാവരുംകൂടി ധ്യാനിക്കും. വെളുപ്പിന്‌. 
ഉണ്ണിക്കൃഷ്ണന്‍ മണിയടിച്ച്‌ എല്ലാവരെയും ഉണര്‍ത്തിയിരുന്നു. ഗീതാപാ 
രായണം, സത്സംഗം മുതലായവയും ഉണ്ടായിരുന്നു. ഒരിക്കല്‍ അമ്മ 
പറഞ്ഞു--' "മക്കള്‍ പൂജു പഠിക്കണം. കൃത്യമായ സാധന അനുഷ്ഠിക്കണം. 
സാധകന്‍ ഒന്നിനും തേടിപ്പോകണ്ടാ. വേണ്ടതൊക്കെ ഭഗവാന്‍ എത്തിച്ചു 
തരും. 

ര്രഹ്മചാരികളോടൊപ്പം അമ്മയും ധ്യാനിക്കാനിരിക്കും. എന്തി 
നെന്നോ? അമ്മ പറഞ്ഞു_ 'ഞാന്‍കൂടെ ധ്യാനിക്കാനിരുന്നാല്‍ നിങ്ങള്‍ക്ക്‌ 
ഉത്സാഹമുണ്ടാകും. അല്ലെങ്കില്‍ നിങ്ങള്‍ മടികാണിക്കും.” 


ആദ്യം അമ്മ (ബഹ്മചാരികളെ മാതൃപ്രേമത്തില്‍. ബന്ധിച്ചു; പിന്നെ 
കൃത്യനിഷ്ഠയില്‍ തളച്ചു. ആദ്യകാലത്ത്‌ രാതി 12 മണിവരെ ധ്യാനിച്ചിട്ട്‌ 
ഉറങ്ങുകയും മൂന്നുമണിക്ക്‌ ഉണര്‍ന്ന്‌ വീണ്ടും ധ്യാനിക്കുകയും ചെയ്തിരുന്നു. 
“നല്ല വൈരാഗ്യമുളളവര്‍ക്കു മാര്രമേ ഇ്രതയും കഠിനമായ സാധന 
അനുഷ്ഠിച്ചുകൊണ്ട്‌ ആശ്രമത്തില്‍ പിടിഛ്നില്‍ ക്കാന്‍ കഴിഞ്ഞിരുന്നുളളു. 


1983 ആയപ്പോള്‍ പല മാററങ്ങള്‍ക്കുശേഷം ഒരു ദിനചര്യാരകമം അമ്മ 
. നടപ്പാക്കി— 


രാവിലെ 

4—00 എഴുന്നേല്‍ക്കുക, തയ്യാറാകുക. 
4.30—5 വേദസൂക്തങ്ങള്‍ ചൊല്ലുക. 
5—6 ലളിതാസഹ്രസനാമാര്‍ച്ചന. 
6—7 യോഗാസനങ്ങള്‍ 

7-8 സംസ്കൃതക്ളാസ്സ്‌ 

8—9.30 ധ്യാനം 

9.30—10 പ്രഭാതഭക്ഷണം 

10-11 ക്ളാസ്‌, പഠനം, വായന ഏതെങ്കിലും 
11-12-30 ധ്യാനം ല്‍ 

ഉച്ചയ്ക്ക്‌ 

12.30--1.00 മദ്ധ്യാഹ്നഭക്ഷണം 

1—1-30 ഇടവേള 

1.30—2-30 ജോലി 

2.30—4 വേദാന്തക്‌ളാസ്സ്‌ 

1—4.30 ഇടവേള 

4.30—6 ധ്യാനം 

6—6.30 


ഇടവേള, നടക്കുക, പച്ചക്കറികൃഷി മുതലായവ 


190 


6.30-8.00 ഭജന 


8—9.30 അത്താഴം, ഡയറി എഴുത്ത്‌ 
9.30—11.00 ധ്യാനം 
11.00 ഉറക്കം 


എപ്പോഴും ധ്യാനിക്കാന്‍ കഴിവുള്ളവരെ അമ്മ അതിനു നിയോഗിക്കുന്നു 
അവര്‍ക്ക്‌ മുകളില്‍ കൊടുത്തിരിക്കുന്ന ദിനചര്യ ബാധകമല്ല. അല്ലാത്തവരെ 
ദിനചര്യയിലും വാസനയ്ക്കനുസരിച്ച കര്‍മ്മങ്ങളിലും അമ്മ ഏര്‍പ്പെടുത്തുന്നു 


ദിനചര്യയ്ക്കു പുറമെ ഭാവദിവസങ്ങളില്‍ വൈകിട്ട്‌ അഞ്ചുമണിക്കു 
ഭജന തുടങ്ങും. ബാച്ചുകള്‍ മാറിമാറി ഭാവദർശനം തീരുന്നതുവരെ ഭജന 
കാണും. 

പുറമെ യാത്ര ഉള്ളപ്പോഴും ആഫ്വോഷാവസരങ്ങളിലും മാ്രതമെ 
ദിനചര്യയ്ക്ക്‌ ഇളവുളളു. 


എപ്പോഴും മനസ്സ്‌ ഈശ്വരനില്‍തന്നെ നില്ക്കാന്‍ സഹായിക്കുക 
എന്നതാണ്‌ അമ്മ നിശ്ചയിച്ചിരിക്കുന്ന ദിനചര്യയുടെ ലക്ഷ്യം. 


അമ്മയുടെ ദിനചര്യ 


“അവര്‍ ചിട്ടവയ്ക്കും, മററുളളവര്‍ക്കുവേണ്ടി. പക്ഷെ അവര്‍ അതില്‍ 
നില്ക്കുകയില്ല -അമ്മ പറയാറുണ്ട്‌. “അവര്‍” എന്നതുകൊണ്ട്‌ ഈശ്വര 
നെയും അവതാരങ്ങളെയും ഈശ്വരകോടികളെയുമാണ്‌ ഉദ്‌ ദേശിക്കുന്നത്‌. 
ഈശ്വരനു ശിശുക്കളുടെ രപകൃതമാണ്‌. ചിട്ടയ്ക്കൊന്നും. നില്ക്കുകയില്ല. 
അവതാരങ്ങള്‍ മററുളളവര്‍ക്കുവേണ്ടി ചിലതൊക്കെ പാലിച്ചെന്നു വരാം. 
ജീവന മുക്തന് മാര്‍ക്കു ചട്ടക്കൂടുകള്‍ പററുകയേ ഇല്ല. അതിനൊക്കെ 

. അപ്പുറം പോയവരാണ്‌ സ്വ അവരൊക്കെ സൃഷ്ടിക്കുകയേ 
ഉളളു, സൃഷ്ടിയില്‍ നില്ക്കാറില്ല. 


അമ്മ എപ്പോള്‍ എന്തുചെയ്യും എന്ന്‌ അമ്മയ്ക്കേ അറിയാവൂ. കഴിഞ്ഞ 
പതിനൊന്നു വര്‍ഷമായി ഞായര്‍, ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളില്‍ 
വൈകിട്ടുളള ഭാവദര്‍ശനം അമ്മ സ്ഥലത്തുളളപ്പോള്‍ മുടക്കിയിട്ടില്ല. 
മറെറാന്നും കൃത്യമായി പറയുക വയ്യാ. അമ്മയ്ക്ക്‌ ഉറക്കമില്ല. എങ്കിലും 
ശരീരത്തിനു വിശ്രമം കൊടുക്കും. എപ്പോള്‍ വിശ്രമിക്കാന്‍ പോകും, 
എപ്പോള്‍ പുറത്തേക്കു വരും എന്നൊന്നുമില്ല. ചിലപ്പോള്‍ ആരെങ്കിലും 
ഓര്‍മ്മിപ്പിച്ചാല്‍ നട്ടുച്ചയ്ക്കു പല്ലു തേക്കുന്നതു കാണാം. അര്‍ദ്ധരാതിക്കു 
ഭക്ഷണം കഴിച്ചെന്നു വരാം. ദിവസങ്ങളോളം നിരാഹാരവുമാകാം. 
അപ്പപ്പോള്‍ തോന്നുന്നതു ചെയ്യും. ലാകികദൃഷ്ട്യാ വളരെ വലിയവനാകാം 
കാണാന്‍ വന്നിരിക്കുന്നത്‌ . അമ്മ ഇറങ്ങി വന്നെന്നു വരികയില്ല. അഥവാ 


191 


അവരോട്‌ സംസാരിക്കുന്നതിനിടയ്ക്ക്‌ പെട്ടെന്ന്‌ അമ്മ എഴുന്നേററ്‌ ഒരു നട 
കൊടുക്കും. അമ്മയ്ക്ക്‌ എങ്ങും ഒരു ബന്‌ ധനവുമില്ല. സദാ സ്വത്രന്തവിഹാരം.. 
'നിര്‍മുക്തം” നിത്യമുക്തം നിഗമശത സഹസ്രേണ നിര്‍ഭാസ്യമാനം!” 


അമ്മയുടെ ്രവര്‍ത്തനശൈലി 


“നിങ്ങള്‍ ചൂണ്ട ശരിക്കു കൊത്തിവലിക്കുന്നതുവരെ ഞാന്‍ 
കാത്തിരിക്കും, പിന്നെ ഒററവലി വലിക്കും --നിത്യജ്ീവിതത്തില്‍നിന്ന്‌ 
ഉദാഹരണമെടുത്തുകൊണ്ട്‌ അമ്മ പറയും. 


അമ്മയുടെ അടുക്കല്‍ വരുന്നവര്‍ക്ക്‌ ആദ്യമാദ്യം വലിയ സ്വാതന്ത്യ 
മാണ്‌. അടുത്തു പോയിരിക്കാം, കുശലം പറയാം, ചിരിക്കാം, രസിക്കാം, 
ഫലിതം പറയാം. അമ്മ കഥകള്‍ പറയും. കീര്‍ത്തനം പാടിക്കും, വീട്ടുകാര്യം 
ചോദിക്കും. ഭക്ഷണം അമ്മതന്നെ വാരി വായില്‍ വച്ചതരും. അമ്മയുടെ 
ഈ സ്നേഹ്രപവാഹം ആരെയും കീഴ്പ്പെടുത്തും. ആ സ്നേഹത്തില്‍ 


പെട്ടുപോയാല്‍ പിന്നെ വിട്ടുപോവുക സാദ്ധ്യമല്ല. ചൂണ്ട ശരിക്കു 
കൊത്തിക്കഴിഞ്ഞു. 


ആ തക്കം വരുമ്പോള്‍ .അമ്മ ചുണ്ട വലിക്കും, പിടി മുറുക്കും. നിയമം 
കര്‍ശനമാക്കും. എപ്പോഴും അടുത്തിരിക്കാന്‍ സമ്മതിക്കുകയില്ല. സാധന 
ചെയ്തേ പറ്റൂ, അല്ലെങ്കില്‍ അമ്മ കര്‍ക്കശയാകും. ശകാരിക്കും. 
വേണ്ടിവന്നാല്‍ തല്ലുകയും ചെയ്യും. അതേ കൈകൊണ്ട്‌ തലോടുകയും 
ചെയ്യും. 


ആദ്യം മാതൃസ്‌ നേഹംകൊണ്ട്‌ ആളുകളെ കുരുക്കുകയും, കമേണ 
ഗുരുഭാവംകൊണ്ട്‌ മക്കളെ സാധനയിലൂടെ പടിപടിയായി മുന്നോട്ടു 
നയിക്കുകയുമാണ്‌ അമ്മയുടെ സാമാന്യമായ ്രവര്‍ത്തനശൈലി. 


അമ്മയുടെ മുമ്പില്‍ “ഞാന്‍” എന്ന ഭാവത്തിന്‌ ഒരു സ്ഥാനവുമില്ല. 
ഏതു കൊലകൊമ്പനും കുഞ്ഞാടിനെപ്പോലെ അമ്മയുടെ പാദങ്ങളില്‍ 
മുട്ടുകുത്തും. അമ്മ രക്ഷിക്കും എന്ന ബോധം ഓരോ ഭക്തനുമുണ്ട്‌ , 
അമ്മയുടെ സാന്നിധ്യത്തില്‍ തെററു ചീന്തിക്കാന്‍പോലും സാധ്യമല്ല. 
അമ്മയുടെ സര്‍വ്വവ്യാപകമായ സ്വരുപത്തെക്കുറിച്ച്‌ ബോധുണ്ടായിക്കഴിയു 
മ്പോഴാകട്ടെ, നമുക്ക്‌ എപ്പോഴും തിന്മയില്‍നിന്നു രക്ഷപ്പെടാന്‍ 
കഴിവുണ്ടാകുകയും ചെയ്യുന്നു. ഭക്തന്‍െറ മനസ്സില്‍ തെററായ ചിന്ത 
ഉദിച്ചാലുടന്‍ അമ്മ തിരുത്തും. അമ്മ പറയാറുണ്ട്‌ _ “ഞാനറിയാതെ ഒന്നും 
ചിന്തിക്കാന്‍ നിങ്ങള്‍ക്കു സാധ്യമല്ല. നിങ്ങള്‍ ചിന്തിക്കാന്‍ തുടങ്ങുന്നതിനുമുമ്പ്‌ 

. അക്കാര്യം ഞാനറിയും. എന്നിലൂടെയാണ്‌ . നിങ്ങള്‍ ചിന്തിക്കുന്നത്‌.” 


അമ്മ സര്‍വ്വജ്ഞയാണെന്ന ബോധം മക്കളെ തെററുകളില്‍നിന്നു 


192 
രക്ഷിക്കുന്നു. പടിപടിയായി വിരക്തനാകുക, ഈശ്വരനോട്‌ അടുക്കുക 
ഇതു മാ്രമെ അമ്മയുടെ അടുക്കല്‍ വരുന്ന വ്യക്തിക്കു ഗതിയുളളു, 
ലൌകികത്തില്‍ വീണ്ടും മുങ്ങാം എന്നാശിക്കണ്ടാ. അഥവാ തല്‍ക്കാലത്തേക്കു 
മാര്രം ആശ സാധിച്ചെന്നുവരാം. കാമിനീകാഞ്ചനങ്ങളില്‍ കുടുങ്ങിയവര്‍ 
ശീരഹ്ൃഗതിയില്‍ സന്യാസ മനഃസ്ഥിതിയിലേക്കു നീങ്ങുന്നു. ഒരു 
ജീവകോടിക്ക്‌ ജന്മകാലത്ത്‌ ഇതില്‍കൂടുതല്‍ എന്തു ഭാഗ്യം പ്രതീക്ഷിക്കാം 
ആയിരാമാണ്ടുകള്‍ക്കകമേ ഇങ്ങനെയുളള മഹാഗുരുക്കന്മാര്‍ ആവിര്‍ഭവി 
ക്കാറുളളു. 


ശിക്ഷണരീതി 


ആശ്രമത്തില്‍ അമ്മ ബ്രഹ്മചാരികളെ പഠിപ്പിക്കുന്നത്‌ സ്വയം 
അനുഷ്ഠിച്ചുകൊണ്ടാണ്‌. അമ്മയ്ക്കു ധ്യാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ 
 മററുളളവര്‍ക്കു മാതൃക കാട്ടാന്‍ അമ്മ ധ്യാനിക്കുന്നു. ജോലിചെയ്യാന്‍ 
ആശ്രമത്തില്‍ എത്രപേരെങ്കിലും ഉണ്ട്‌. പക്ഷെ അമ്മ ഏതു ജോലിയും 


സ്വയം ഏറെറടുത്തുചെയ്യും. കെട്ടിടം പണിയുമ്പോള്‍ അമ്മ സ്വയം 


ഇഷ്ടികയും മണലും ചുമക്കും. ആരു തടഞ്ഞാലും പിന് മാറുകയില്ല. 
ചെറുപ്പത്തിലെ തന്‍െറ യാതനയുടെയും സാധനയുടെയും ചരിശ്രം 
മാതൃകയ്ക്കുവേണ്ടി അമ്മ എല്ലാവരെയും കൂടെക്കൂടെ പറഞ്ഞുകേള്‍പ്പിക്കും. 


അമ്മയുടെ ശിക്ഷണരീതിക്ക്‌ ഒരു നല്ല ഉദാഹരണം പറയാം. 
ഒരുദിവസം ഭാവത്തിനു വന്ന ഒരു പെണ്‍കുട്ടി അമ്മയുടെ സാരിയിലും 
അവളുടെ ദേഹത്തുമെല്ലാം ഛര്‍ദ്ദിച്ചു. കഴുകുന്നതിനുവേണ്ടി അതെല്ലാം 
മാററിയിട്ടു. ഒരു (ബഹ്മചാരിണി ആ തുണിയെല്ലാം ഒരു കമ്പുകൊണ്ട്‌ 
തോണ്ടിയെടുത്തു പുറത്തു കൊണ്ടുവന്നു; അതു കഴുകാന്‍ ധോബിയെ 
വിളിക്കാന്‍ ഒരുങ്ങി. ഉടന്‍ അമ്മ രംഗത്തെത്തി. (ബഹ്മചാരിണിയുടെനേരെ 
അമ്മ തിരിഞ്ഞു “മക്കളെ, ഇതാണോ നിന്‍െറ ആദ്ധ്യാത്മികം? 
ഇ്രതയുംകാലം നീ ഉപധ്യാനാദികളനുഷ്ഠിച്ചിട്ട്‌ പഠിച്ചത്‌ ഇതാണോ? 
എല്ലാവരിലും ആത്മചൈതന്യത്തെ കണ്ടു സേവിക്കാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ 
പിന്നെ നീ എന്തിനെന്‍െറകൂടെ ഇത്രയുംകാലം കഴിഞ്ഞു. ആ രോഗിണിയും 
ഞാനും രണ്ടാണോ? അവളുടെ ഛര്‍ദ്ദി എന്‍െറ ഛര്‍ദ്ദിയല്ലെ?'” ഇങ്ങനെ 
പറഞ്ഞുകൊണ്ട്‌ അമ്മതന്നെ ഛര്‍ദ്ദിപുരണ്ട തുണികള്‍ കൈയിലെടുത്തു 
കൊണ്ടുപോയി നനച്ചു. കുറച്ചുകാലത്തേക്ക്‌ അമ്മ ആ ര്രഹ്മചാരിണിയെ 
തന്‍െറ ഒരുവിധ സേവയ്ക്കും അടുപ്പിച്ചില്ല. അതില്‍ക്കവിഞ്ഞ ഒരു ശിക്ഷ 
ആ ബ൩ഹ്മചാരിണിക്കു കിട്ടാനില്ല. B 


ആരും നമിക്കുന്ന മാതൃക! 
സാധനാകാലത്ത്‌' അമ്മ ആഹാരത്തെപ്പററിയും രുചിയെപ്പററിയും ' 


193 
ചിന്തിച്ചിരുന്നതേയില്ല. (ബഫ്മചാരികളില്‍നിന്നും അമ്മ അത്തരം വൈരാഗ്യം 
പ്രതീക്ഷിക്കുന്നു. രാവിലത്തെ കഞ്ഞിക്കുളള കറിക്കു രൂചി പോരാഞ്ഞിട്ട്‌ 
ഒരു ബഹ്മചാരി അല്പം മുളകോ അച്ചാറോ മറേറാ രഹസ്യമായി എടുത്തു. 
അമ്മ വന്നു പിടികൂടി. അതോടെ ആശ്രമത്തില്‍ രാവിലെ കഞ്ഞിക്കുള്ള 


കൂട്ടാന്‍ അമ്മ നിര്‍ത്തലാക്കി. വെറും കഞ്ഞിമാര്രം. അല്പം ഉപ്പുചേര്‍ക്കാന്‍ 
വിരോധമില്ല! 


ധ്യാനമന്ദിരത്തിനു തൊട്ടു തെക്കുഭാഗത്തുനിന്ന്‌ തൊണ്ടുതല്ലുന്ന 
കര്‍ണ്ണകഠോരമായ ശബ്ദം ഉയരുന്നത്‌ (ബഹ്മചാരികളുടെ ധ്യാനത്തിനു 
തടസ്സമാണ്‌ . അപ്പോള്‍ അമ്മ സഹളുമായ പുഞ്ചിരിയോടെ പറയും 
"മക്കളെ, അതു കണ്ടുപഠിക്കിന്‍. ചീഞ്ഞുനാറുന്ന കറുത്ത തൊണ്ട്‌ അവര്‍ 
തല്ലിത്തല്ലി സ്വര്‍ണ്ണനിറമാക്കുന്നു. നിങ്ങളും കഠിന സാധനകൊണ്ട്‌ 
തല്ലിത്തല്ലി മനസ്സിനെ ശുദ്ധിചെയ്യണം.”' 


ഇനി എന്തു വേണം? തൊണ്ടുതല്ലുന്നതിന്‍െറ അസഹ്യത നാം 
വിസ്മരിക്കുന്നു. പകരം, കഠിനസാധനചെയ്ത്‌ ചിത്തശുദ്ധി വരുത്തുന്ന 
തിന്‍െറ സുന് ദരചിശ്രം നമ്മുടെ മനസ്സില്‍ തെളിയുന്നു. ഏതു ലാകികമായ 
അന്തരീക്ഷത്തെയും മനോഭാവംകൊണ്ട്‌ ആദ്ധ്യാത്മികമാക്കി മാററാമെന്ന്‌ 
അമ്മ തെളിയിക്കുന്നു 


ആശ്രമത്തിനടുത്തുളള ലനകികര്‍ .വലിയ ശബ്ദത്തില്‍ ശൃംഗാരം 
നിറഞ്ഞ സിനിമാപ്പാട്ടുകള്‍ റേഡിയോയിലും ടേപ്‌ റെക്കോര്‍ഡറിലുമെല്ലാം 
പാടിക്കും. ആശ്രമാന്തരീക്ഷത്തിലേക്കും ആ ശബ്ദം അതിശ്രമിച്ചു 
കടക്കാറുണ്ട്‌. അപ്പോള്‍ അമ്മ പറയും-- 'ആ പാട്ടിലെ നായകനും 
നായികയും രാധാകൃഷ്്‌ന്‌ മാരാണെന്നു ഭാവന ചെയ്യുവിന്‍. അപ്പോള്‍ അതു. 
സാധനയ്ക്കു തടസ്സം നില്‍ക്കുകയില്ല. പണ്ടൊക്കെ ഇത്തരം പാട്ടുകേള്‍ക്കു 
മ്പോള്‍ ഞാന്‍ നൃത്തം വയ്ക്കുമായിരുന്നു. എന്തെന്നോ? ആ 
ശൃംഗാരഗാനങ്ങളെല്ലാം രാധാ-കൃഷ്ണന്മാരെപ്പററിയാണെന്ന്‌ എനിക്കു 
തോന്നും. അതോടെ ആനന്ദനൃത്തം ചെയ്തുപോകും. 


ആദ്ധ്യാത്മികത്തിലെ 
സ്വാര്‍ത്ഥതയും മാത്സര്യവും 


അമ്മയോടു മക്കള്‍ക്കുള്ള പേമവും ആത്മാര്‍ത്ഥതയുംമൂലം ആശ്ര 
മത്തില്‍ രസകരമായ ര്പത്യേക സാഹചര്യം ഉണ്ടാകാറുണ്ട്‌ . “അമ്മ എന്നെ 
ആയിരിക്കണം കൂടുതല്‍ സ്‌നേഹിക്കേണ്ടത്‌, ഞാനായിരിക്കണം അമ്മയുടെ 
ഏററവും അടുത്തഭക്‌ തന്‍” എന്ന്‌ ഓരോരുത്തരും ഉള്ളില്‍ ആഗ്രഹിക്കുന്നു. 
ഈ മനോഭാവം ഗൃഹസ്ഥഭക്തന മാര്‍ക്കും (ബഹ്മചാരികള്‍ക്കും 
ഒരുപോലെയുണ്ട്‌ . ഇത്‌ പിരിമുറുക്കം സൃഷ്ടിക്കാറുമുണ്ട്‌ . 


194 


ആശ്രമത്തില്‍ പിണക്കത്തിനും മാത്സര്യത്തിനും ഗപ്ത്യേകം 
കാരണമൊന്നും വേണ്ടാ. ഒന്നുകില്‍, അമ്മ തന്നെ നോക്കിയില്ല, ചിരിച്ചില്ല, 
അമ്മ മറേറ ആളിനോടു കൂടുതല്‍ സംസാരിച്ചു, ഏതെങ്കിലും കാര്യത്തിനു 
ശകാരിച്ചു. മതി. മുഖവും വീര്‍പ്പിച്ചൊരു നടത്തം. അമ്മയോടു പിണങ്ങുന്ന 
ആള്‍ എന്തു ചെയ്യുമെന്നോ? നേരെ പോയി അമ്മയെ ധ്യാനിച്ചിരിക്കും, 
അമ്മയുടെ കൃപ കൂടുതല്‍ കിട്ടാന്‍. അമ്മയ്ക്കു നല്ല രസം! പറയും-'ആ 
മോന്‍ എന്നോടു പിണങ്ങിപ്പോയിരുന്നു ധ്യാനിക്കുകയാണ്‌, ഇരിയ്ക്കട്ടെ.... 
ഇരിയ്ക്കട്ടെ!' 

ഒരിക്കല്‍ ഒരു ്രഹ്മചാരിയോട്‌ “അമ്മ പറഞ്ഞു_ മോന്‍ 
കൊച്ചുകുട്ടികളെപ്പോലെ ഇപ്പോഴും പിണക്കവും ദേഷ്യവുമാണ്‌ . ഇതയും 
ധ്യാനിച്ചിട്ടും ഇതൊന്നും മാററാന്‍ കഴിയാത്തതെന്താണ്‌ ? ശ്രദ്ധിക്കണം. 
ചിന്തിച്ചു നോക്കണം. അമ്മയ്ക്ക്‌ ആരോടും സ്നേഹക്കൂടുതലില്ല, 
അക്കാര്യം ചിന്തിക്കണം. സ്വാര്‍ത്ഥത മാറാതെ ഉളളില്‍ ഈശ്വരന്‍ 
പ്രകാശിക്കുകയില്ല. കഷ്ടപ്പെടാതെ പററില്ല. അദ്‌ധ്വാനിച്ചാല്‍ ഫലം കിട്ടും.” 


അമ്മയുടെ അടുക്കല്‍ കൂടുതല്‍ സ്വാധീനം സ്ഥാപിച്ചു കിട്ടാന്‍ 
ബ്രഹ്മചാരികള്‍ തമ്മിലുളള മത്സരം പ്രസിദ്ധമാണ്‌. അമ്മയ്ക്കു 
്രഹ്മചാരികളോടാണ്‌ സ്‌നേഹം, അമ്മ ബഹ്‌ മചാരികളെ ആശ്രമത്തില്‍ 
നിര്‍ത്തരുത്‌ എന്നൊക്കെപ്പറഞ്ഞ്‌ പിണങ്ങിപ്പോയിട്ടുളള ഗൃഹസ്ഥന്‍ മാരുണ്ട്‌ . 
അമ്മയോടുളള അടുപ്പത്തിന്‍െറ പേരില്‍ ഗൃഹസ്ഥന്മാര്‍ തമ്മിലും 
അസൂയയും മത്സരവും ഉണ്ട്‌. 


എന്നാല്‍ അമ്മയോ? അമ്മയ്ക്ക്‌ എല്ലാവരും തുല്യം; എല്ലാവരോടും 
തുല്യമായ സ്നേഹം. യോഗ്യത നോക്കി പെരുമാററത്തില്‍ വൈവിധ്യം 
കാണിക്കുകയും ചെയ്യും. അമ്മ പറയും-- സൂര്യന്‍ എല്ലാവര്‍ക്കും 
ഒരുപോലെ ചൂടും വെളിച്ചവും നല്‍കുന്നു. ചിലര്‍ സ്വയം മറകെട്ടി 
അതിനകത്തിരുന്നിട്ട്‌ എനിക്കു സൂര്യന്‍ വെളിച്ചം തരുന്നില്ല, ചൂടുതരുന്നില്ല, 
പക്ഷഭേദം കാണിക്കുന്നു' എന്നു പറയും. ഇതുപോലെയാണ്‌ ദൈവത്തെ 
ഓരോരുത്തര്‍ കുററം പറയുന്നത്‌. എനിക്കാരോടും ഗ്രത്യേകതയില്ല. 
എല്ലാവരും ഒരുപോലെയാണ്‌ .” 


സാധനചെയ്ത്‌ ചിത്തശുദ്ധി നേടിയാല്‍ ആദ്ധ്യാത്മികരംഗത്തു 
കാണപ്പെടുന്ന സ്വാര്‍ത്ഥതയും മാത്സര്യവും അപ്രത്യക്ഷമാകും. 
ഏതായാലും അമ്മയോടുളള ഭക്തിയുടെ പേരില്‍ പിരിമുറുക്കം ഉണ്ടാകാ 
റുണ്ട്‌. എല്ലാററിനും ചരടുപിടിച്ചുകൊണ്ട്‌ അമ്മ മറയ്ക്കു പിന്നില്‍നിന്ന്‌ 
കുടുകുടെ ചിരിക്കുകയും ചെയ്യും. ഗുരുവിന്‍െറ അടുക്കല്‍ മററുളളവരെക്കാള്‍ 
കൂടുതല്‍ സ്വാധീനം തനിക്കായിരിക്കണമെന്ന്‌ ജീവന്‍മുക്‌ താവസ്ഥയില്‍ 
പോലും ഒരു ശിഷ്യനു തോന്നാം എന്ന്‌ അമ്മ പറയുന്നു, 


195 
അമ്മയുടെ ശകാരം 


അമ്മ തെററുചെയ്യുന്നവരെ കഠിനമായി ശാസിക്കും. അതുകൊണ്ട്‌ 
അസഹ്യത തോന്നാം. അതിനെപ്പററി അമ്മ പറഞ്ഞു_ നിങ്ങള്‍ എനിക്കു 
സ്വന്തമെന്നു തോന്നുന്നതുകൊണ്ടാണ്‌ ഇങ്ങനെ ശാസിക്കുന്നത്‌. നിങ്ങളുടെ 
നന്മയ്ക്കുവേണ്ടി മാതം. അമ്മ എന്‍െറ സ്വന്തമാണ്‌ എന്നു കരുതിയാല്‍ 
ഒരു ദുഃഖത്തിനും കാര്യമില്ല. ഗുരുവിന്‍െറ ഏതു പരീക്ഷണവും തന്‍െറ 
നന്മയ്ക്കാണെന്നു ശിഷ്യന്‍ കരുതണം.” 


വേറൊരിക്കല്‍ അമ്മ പറഞ്ഞു_ ഇവിടുത്തെ മക്കളുടെ കണ്ണില്‍ ഞാന്‍ 
*നോക്കത്തില്ല, നിഷ്‌ ക്കളുങ്കമാണ്‌ . ഉടനെ എനിക്കു ചിരിവരും. അതുകൊണ്ടു 
ഭളളു പറയുമ്പോള്‍ നേരെ നോക്കത്തില്ല ഞാന്‍.” 


പിന്നൊരിക്കല്‍ അമ്മ ്രഹ്മചാരികളോടായി പറഞ്ഞു_'അമ്മ 
സ്നേഹം പുറത്തു കാണിക്കാത്തതും നിങ്ങള്‍ എന്‍റടുക്കല്‍നിന്ന്‌ ഭള്ളു 
കേള്‍ക്കുന്നതും എനിക്കുവേണ്ടിയല്ല, നിങ്ങളുടെ പുരോഗതിക്കുവേണ്ടി 
യാണ്‌. ഇത്‌ ആശ്രമമാണ്‌. കൃത്യനിഷ്ഠ ഉണ്ടായേ മതിയാവൂ. നിങ്ങളുടെ 
ശ്രദ്ധയും വിനയവും കണ്ടുവേണം മററുളളവര്‍ പഠിക്കേണ്ടത്‌. ഉള്ളിലേക്കു 
നോക്കി ശാന്തി അനുഭവിക്കാന്‍ നോക്കണം. അല്ലാതെ ബാഹ്യമായി 
നോക്കി നീങ്ങിയാല്‍ സന്യാസജീവിതത്തോടു ചെയ്യുന്ന വഞ്ചനയായി 


രിക്കും.” 


"മക്കളെ, ഒരല്പംപോലും ദേഷ്യം അമ്മയ്ക്ക്‌ ആരോടുമില്ല. 
എന്‍റതെന്നു ചിന്തിക്കുമ്പോള്‍ അതെന്‍െറ സ്വാര്‍ത്ഥ്തയാണ്‌. ഞാനറി 
യാതെ നിങ്ങളെ തിരുത്തിപ്പോകും. അപ്പോള്‍ കുറച്ചു ദേഷ്യപ്പെട്ടെന്നു വരും. 

2 പക്ഷെ, പിന്നെ അമ്മ അതെപ്പററി ചിന്തിക്കാറേയില്ല.”” 


ഏതെങ്കിലും ര്രഹ്മചാരി തെററു ചെയ്താല്‍ അമ്മ ആഹാരം 
കഴിക്കുകയില്ല. ചിലപ്പോള്‍ മുറിയില്‍ അടച്ചു കിടക്കും. വാര്‍ത്ത ആശ്രമം 
മുഴുവന്‍ പരക്കും. തെററുകാരന്‍െറ നില പരുങ്ങലിലാകും. അതല്ലെങ്കില്‍, 
തെററുചെയ്ത ആളിനോട്‌ അമ്മ ദിവസങ്ങളോളം . മിണ്ടുകയില്ല. 
തെററുകാരന്‍ അമ്മയോട്‌ കരഞ്ഞ്‌ മാപ്പപേക്ഷിക്കും. ചിലപ്പോള്‍ അമ്മ 


ശകാരിക്കും. അത്‌ പലപ്പോഴും ഒരു നീണ്ട ആദ്ധ്യാത്മിക ര്രഭാഷണമാ 
യിരിക്കും. 


ഉളളില്‍നിന്നു വിററാമിന്‍ 


ചിലപ്പോള്‍ ആര്ശമത്തിലെ ചിലവില്‍ നിയ്രന്തണം വരുത്തും. എന്നിട്ട്‌ 
അമ്മ പറയും-- “നിങ്ങള്‍ ത്യാഗമെന്തെന്ന്‌ അറിയുന്നില്ല. ആശ്രമത്തില്‍, 
'ഒന്നിന്‍െറയും കുറവില്ല. ആഹാരും, വസ്രതം, എണ്ണ, സോപ്പ്‌ എല്ലാം 


196 


നിങ്ങള്‍ക്ക്‌ ആവശ്യത്തിനു കിട്ടുന്നുണ്ട്‌. പണ്ടൊക്കെ സന്യാസിമാര്‍ 
ബാഹ്യമായി എന്തെല്ലാം ബുദ്‌ ധിമുട്ടുകളും കഷ്‌ ടപ്പാടുകളുമാണ്‌ സഹിച്ചത്‌, 
കബീറിന്‍െറയും തുളസീദാസന്‍െറയുമൊക്കെ ചരിതങ്ങള്‍ വായിച്ചു 
നോക്കണം. ദുഃഖമുണ്ടായില്ലെങ്കില്‍ ആദ്ധ്യാത്മിക പുരോഗതി (പയാസു 
മാണ്‌. അതുകൊണ്ട്‌ ഇല്ലായ്മയുടെ സ്വാദും നിങ്ങള്‍ അറിയണം.” 


“എന്‍െറ കുഞ്ഞുങ്ങളെ, നിങ്ങളെ പട്ടിണിക്കിടണമെന്ന്‌ അമ്മയ്ക്കില്ല, 
നിങ്ങള്‍ സ്വാദുള്ള ആഹാരം കഴിക്കരുതെന്നും അമ്മയ്ക്കില്ല. പക്ഷെ, 
ഞങ്ങളൊക്കെ വെറും കുപ്പപ്പോച്ച തിന്ന്‌ ദിവസങ്ങള്‍ തളളിനീക്കിയിട്ടുണ്ട്‌, 
വിശപ്പിനെ സന്യാസി അതിജീവിക്കണം. ഞാന്‍ തേയിലക്കൊന്തു 
തിന്നിട്ടുണ്ട്‌. വിശപ്പടങ്ങിയാല്‍ മതിയല്ലോ. ധ്യാനിക്കുന്നവന്‌ എല്ലാ 
വിററാമിനുകളും ഉള്ളിൽനിന്നു കിട്ടും.” 


്രഭാഷണം 

ഭക്തന്മാര്‍ (ബഹ്മചാരികളെ ്പഭാഷണത്തിനു വിളിക്കാറുണ്ട്‌. അമ്മ 
പറയും “മക്കളെ, അനുഭവത്തില്‍ക്കൂടി പറയുന്നതാണു നല്ലത്‌. മഹാ 
ത്മാക്കളുടെ വാക്കുകള്‍ വാടകയ്ക്കെടുത്തു പറയുന്നതില്‍ “അര്‍ത്ഥമില്ല, 
അവര്‍ അനുഭവത്തില്‍കൂടിയാണു പറഞ്ഞത്‌. മക്കളും അനുഭവത്തില്‍ 
വരുത്തിയിട്ട്‌ ' പറയുകയാണു വേണ്ടത്‌. അതാണ്‌ കേള്‍ക്കുന്നവര്‍ക്കു 
ഗുണം 


സര്‍വ്വജ്ഞത്വം 

ആശ്രമത്തില്‍ രഹസ്യം സാധ്യമല്ല. അമ്മ എല്ലാം അറിയുന്നു. 
അറിയാമെന്ന്‌ ബോധ്യപ്പെടുത്താറുമുണ്ട്‌ . ്ബഹ്‌മചാരി വേണു ഒരു സംഭവം 
വിവരിക്കുന്നു. ഒരുദിവസം കഞ്ഞികുടിക്കാന്‍ തുടങ്ങിയപ്പോള്‍ വേണുവി 
നൊരു കൊതി തോന്നി. അടുക്കളയില്‍. ഉപ്പുമാങ്ങ ഇരിപ്പുണ്ട്‌. 
രണ്ടെണ്ണമെടുത്തു കഴിക്കാം. പണ്ടേ ഉപ്പുമാങ്ങാ ്പിയമാണ്‌ . മാങ്ങാ എടുത്തു 
മുററത്തിറങ്ങി. മനോനിയ്രന്തണം രുചിനിയ്രന്തണമില്ലാതെ സാദ്‌ ധ്യമല്ലാത്ത 
തിനാല്‍ അധികം ഉപ്പോ മുളകോ പുളിയോ മധുരമോ കഴിക്കാന്‍ അമ്മ 
്രഹ്മചാരികളെ അനുവദിക്കാറില്ല. അതുകൊണ്ട്‌ അമ്മ കാണാതെ 
.കൊണ്ടുപോകാനായിരുന്നു പരിപാടി. ഉടനെ 'വേണു' എന്ന ഒരു വിളി. 
വേണു ഞെട്ടി. അമ്മ മുന്നില്‍. “എന്തി മോനെ നിന്‍െറ കൈയില്‍? '-— 
അമ്മയുടെ ചോദ്യം. വേണു കൈ പുറകില്‍ പിടിച്ചിട്ട്‌ മാങ്ങാ പുറകോട്ട്‌ 
വലിച്ചെറിഞ്ഞിട്ട്‌ പരുങ്ങിനിന്നു. അമ്മ ചെന്ന്‌ ആ മാങ്ങാ രണ്ടും എടുത്തു. 
അമ്മ വേണുവിന്‍െറ കൈ പിടിച്ച്‌ തൂണില്‍ കെട്ടിയിട്ടു. വേണു പേടിച്ചുവിറച്ച്‌ 
പരിശ്രമിച്ചു നിന്നു. ഇതയും വളര്‍ന്നിട്ടും ഈ ഭയഭക്തിയും ശിശുസ്വഭാവവും 


197 


വേണുവില്‍ കണ്ടപ്പോള്‍, ഉരലില്‍ ബന്ധനസ്ഥനായി യശോദയുടെ 
മുന്നില്‍ നിന്ന ഉണ്ണിക്കണ്ണനെ അമ്മയ്ക്ക്‌ ഓര്‍മ്മവന്നു. അമ്മ വേണുവിന്‍െറ 
ആ നില്പുനോക്കി “ആസ്വദിഛനിന്നു. ഇത്‌ ആളുകളുടെ മുമ്പില്‍വച്ചാ 
കയാലും അമ്മ ഇതിനുമുമ്പ്‌ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തതിനാലും 
വേണുവിനു വളരെ ലജ്ജതോന്നി. ഭയംകൊണ്ടു ശരീരം തണുത്തുപോയി. 
ഈ ഘട്ടത്തില്‍ അമ്മ വേണുവിനെ അഴിച്ചുവിട്ടു. വാത്സല്യത്തോടുകൂടി 
വേണുവിന്‌ കുഞ്ഞി വിളമ്പിക്കൊടുക്കുകയും ഉപ്പുമാങ്ങ കൊടുക്കുകയും 
ചെയ്തു. ആഹാരനിയ്രനത്തണത്തിന്‍െറ ആവശ്യം അമ്മ വീണ്ടും വേണുവിനു 
പറഞ്ഞുകൊടുത്തു. നാക്കിന്‍െറ രുചി വിട്ടാലേ ഹൃദയത്തിന്‍െറ രുചി 
അറിയു. 


ഇതുപ്യേചുള്ള മറെറാരു സന്ദര്‍ഭത്തില്‍ അമ്മ പറഞ്ഞു_ എ്ര 
പഠിപ്പിച്ചു കൊടുത്താലും എന്‍െറ മക്കള്‍ പഠിക്കുകയില്ല. അവരുടെ ഓരോ 
ചിന്തയും ഞാന്‍ മനസ്സിലാക്കുന്നുണ്ടെന്ന്‌ അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്‌ . 
അവര്‍ എന്തെങ്കിലും കളളം ചെയ്യാന്‍ തുടങ്ങിയാല്‍ അപ്പോള്‍ ഞാന്‍ ചെണ്ടു 
പിടികൂടും. എന്നാലും അവര്‍. മറന്നുപോകും.” 


ധ്യാനിക്കുന്േന്‍ മനസ്സ്‌ ഏകാഥഗമല്ലാതായാല്‍ അമ്മ ഉടന്‍ എത്തും. 
'ജാഗത്‌!' എന്ന ആജ്ഞ അമ്മയിൽനിന്നു പുറപ്പെടും. ചിലപ്പോള്‍ 
ഉറങ്ങുന്നവരെ തട്ടിയുണര്‍ത്തും. അല്ലെങ്കില്‍ ചെറിയ കല്ലുകള്‍ പെറുക്കി 
വച്ചിട്ടുളളതെടുത്ത്‌ കൃത്യം (ഭൂമദ്‌ധ്യത്തില്‍തന്നെ എറിഞ്ഞ്‌ ഉണര്‍ത്തും. 


 “സത്തിനെ അറിഞ്ഞവന്‌ ലോകം സ്വത്ത്‌" . 
സത്തിനെ അറിയുവാന്‍ അമ്മ എല്ലാവരെയും ഉത്‌സാഹിപ്പിക്കുന്നു. 
മാതാ അമൃതാനന്ദമയീ മിഷന്‍ രജിസ്ററര്‍ ചെയ്ത: ഇടയ്ക്ക്‌ അമ്മ 
അന്തേവാസികളോടു പറഞ്ഞു_ “ഇവിടിപ്പോള്‍ മിഷനായി, കമ്മററിയായി, 
. ബ്രഹ്മചാരികള്‍ ഇതൊന്നും ശ്രദ്ധിക്കണ്ടാ. നിങ്ങളെ ഇതൊന്നും ഞാന്‍ 
ഏല്പിക്കുകയില്ല. നമ്മില്‍ അജ്ഞാനം കിടക്കുന്ന്‌ കലാത്തോളം 
മററുളളവരിലെ നന്മയെ കാണാന്‍ നമുക്കു കഴിയില്ല. : എല്ലാററിലും 
നന്മമാധ്രം കാണുന്ന ഒരു കാലം സാധനയിലൂടെ നിങ്ങള്‍ക്കുണ്ടാകട്ടെ. 
അന്നു ഞാന്‍ ഇതൊക്കെ നിങ്ങളെ ഏല്‍ പിക്കാം. ഇപ്പോള്‍ നിങ്ങള്‍ സാധന 
ചെയ്യുക. ഇവിടെ നിങ്ങള്‍ക്കു കിട്ടാവുന്നിടത്തോളം ഈററിയെടുത്തു 
കൊളളുക. അല്ലാതെ, ഇപ്പോള്‍ നാനാത്വത്തില്‍ നില്ക്കുമ്പോള്‍ 
ഇതിലൊക്കെ ഇടപെട്ടാല്‍ അജ്ഞാനം വര്‍ദ്ധിക്കുകയേ ഉള്ളൂ. 
. ഗൃഹസ്ഥന്മാര്‍ വന്ന്‌ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട്‌ ഞാന്‍ എതിരൊന്നും 

7 പറയുന്നില്ല. ലോകസേവനത്തിന്‌ ഇതും ആവശ്യമാണ്‌.” 


"ചിലര്‍ ആശ്രമത്തിനുവേണ്ടി പണം സ്വരൂപിക്കണമെന്നു ചിന്തിക്കുന്നു. 


198 


എനിക്കു പണവും രപതാപവും വേണ്ടാ. എന്‍െറ മക്കളാണ്‌ എന്‍െറ സ്വത്ത്‌, 
ബ്രഹ്മചാരികളായ നിങ്ങള്‍ സാധന ചെയ്യുവിന്‍. എല്ലാം നിങ്ങളുടെ 
മുമ്പിലെത്തും. സത്തിനെ അറിഞ്ഞവനു ലോകം മുഴുവന്‍ സ്വത്താണ്‌, 
നിങ്ങള്‍ നിങ്ങളിലെ സത്തിനെ അറിഞ്ഞാല്‍ പിന്നെ എല്ലാം നിങ്ങളിരിക്കുന്ന 
സ്ഥലത്തു വരും. എങ്ങും ഒന്നും തേടിപ്പോകണ്ടാ. നിങ്ങള്‍ പ്രസംഗിച്ചു 
നടക്കണമെന്നും അമ്മയ്ക്ക്‌ ആഗ്രഹമില്ല. നിങ്ങളാരാണെന്ന്‌ നിങ്ങള്‍ 
അറിയണം. സാധനയിലൂടെ അനുഭൂതിതലത്തിലെത്തിയതിനുശേഷം പ്ര 
സംഗിക്കുന്നതാണു നല്ലത്‌. 





അദ്ധ്യായം പതിനഞ്ച്‌ 


അമ്മയും ആശ്രമകാര്യങ്ങളും-2 


അസംശയം മഹാബാഹോ 
മനോ ദൃര്‍ന്നിഗഹം ചലം 

അഭ്യാസേന തു കൌന്തേയ 
വൈരാഗ്യേണ ചഗ്യഹ്യതെ 


ചഞ്ചലമായ മനസ്സിനെ അഭ്യാസം (സാധന)കൊണ്ടും വൈരാഗ്യം 
കൊണ്ടും നിയ്യന്തിക്കാം. 
(ഗീത-6-35) . 


ന്റ 


്രഹ്മചാരികള്‍ രണ്ടുതരം 


സന്യാസജീവിതം ആഗ്രഹിച്ചുകൊണ്ട്‌ അനേകം ചെറുപ്പക്കാര്‍ 
ആശ്രമത്തില്‍ വന്നുചേരാറുണ്ട്‌ .- അവരില്‍ ചിലരെല്ലാം കുറച്ചുകഴിഞ്ഞ്‌ 
വിട്ടുപോയെന്നുവരും. അമ്മ നിര്‍ദ്ദേശിക്കുന്ന ആത്മീയമായ ഉയര്‍ന്ന 
മാനദണ്ഡം പാലിച്ചു സാധന അനുഷ്ഠിക്കുക അരത എളുപ്പമല്ല. ഇതേപ്പററി 
അമ്മ ഒരിക്കല്‍ പറഞ്ഞു: 


“ബഹ്‌ മപാരികള്‍ രണ്ടുതരക്കാരുണ്ട്‌ . ഒരുകൂട്ടര്‍ ലക്ഷ്യബോധം 
വിടാതെ കൃത്യമായി സാധനയനുഷ്ഠിച്ച്‌ ശ്രദ്ധയോടെ നീങ്ങും. മററുചിലര്‍ 
ലക്ഷ്യബോധം കുറഞ്ഞവരാണ്‌ . അവര്‍ അമ്മയെ കണ്ട്‌ ആവേശഭരിതരാ 
യിട്ട്‌ സന്യസിക്കാന്‍ തീരുമാനിക്കും. പക്ഷേ അവര്‍ക്ക്‌ ആരംദശൂരത്വമേ 


കാണു. മാര്‍ഗ്ഗത്തില്‍ ഉറച്ചുനിന്നു സാധനയനുഷ്ഠിക്കുകയില്ല. എങ്ങനെ 


« 


200 
യെന്നോ? ഒരു കഥ പറയാം. 


ഒരു സന്യാസി ആല്‍ച്ചുവട്ടില്‍ സദാ ധ്യാന മഗ്നനായിരുന്നു, 
" ആളുകള്‍ക്കു മതിപ്പുതോന്നി. അവര്‍ സന്യാസിക്ക്‌ ആഹാരം നല്കാനും 
അദ്‌ ദേഹത്തെ സേവിക്കാനും തുടങ്ങി. അതുവഴി പൊയ്‌ ക്കൊണ്ടിരുന്ന ചില 
യുവാക്കള്‍ ഇതുകണ്ടു. അതില്‍ ഒരാള്‍ക്കു സന്യസിക്കാന്‍ ആവേശമുണ്ടായി. 
അവനും പോയി ഒരാല്‍ത്തറയിലിരുന്നു. കണ്ണും പൂട്ടി ധ്യാനവും തുടങ്ങി, 
കുറച്ചുദിവസം കഴിഞ്ഞപ്പോള്‍ ആളുകള്‍ അവനേയും വലയം ചെയ്തു. പല 
ചെറുപ്പക്കാരികളും അവനെ ശുശ്രൂഷിക്കാനെത്തി. അതെല്ലാം അവനെ 
സന്തോഷിപ്പിച്ചു. കമേണ അവന്‍െറ മനസ്സ്‌ അവരിലേക്കൊഴുകി, 
താമസിയാതെ അധഃപതിക്കുകയും ചെയ്തു. . , 


ഒന്നാമന്‍ ലക്ഷ്യബോധമുണ്ടായിരുന്നു.അവന്‍ രക്ഷപ്പെട്ടു. രണ്ടാമന്‍ 
ലക്ഷ്യം മറന്ന്‌ അധഃപതിച്ചു. അതുപോലെയാണ്‌ ഇവിടുത്തെ മക്കളുടെ 
കാര്യവും. എല്ലാവരും ലക്ഷ്യം നേടുമെന്ന്‌ ഉറപ്പൊന്നുമില്ല. കടഞ്ഞുകടഞ്ഞേ 
അമ്മ മക്കളെ എടുക്കു. ലക്ഷ്യബോധമില്ലാത്തവര്‍ വിട്ടുപോകും.” 


കഠിന സാധന 


“ഈ ആശ്രമം കുരുക്ഷ്രേതമാണ്‌ . ഇവിടെ ജയിച്ചവന്‍ ഒരിടത്തും 
തോല്ക്കുകയില്ല. ഇവിടെ കിട്ടാത്തത്‌ നിങ്ങള്‍ക്ക്‌ ്രപഞ്ചത്തിലൊരിടത്തും 
കിട്ടാനും പോകുന്നില്ല.” അമ്മയുടെ ആധികാരികസ്വരം കേട്ടുകൊണ്ടിരി 
ക്കുന്നത്‌ ഒരു അനുഭൂതിയാണ്‌. 


അമ്മ ഇവിടെ ആശ്രമത്തില്‍ കളിമണ്ണില്‍ നിന്ന്‌ ഉജ്‌ജ്വലശില്‍ പങ്ങള്‍ 
മെനഞ്ഞെടുക്കുകയാണ്‌. സ്കൂളിലും കോളേജിലുമെല്ലാം തോന്നിയതു 
പോലെ ജീവിച്ച ചെറുപ്പക്കാരെ (ബഹ്മചാരികളായി സ്വീകരിച്ച്‌ 
അവരെ അമ്മ ആത്മ സാക്ഷാത്‌ കാരത്തിലേക്ക്‌ നി കാഴ്ച 
കാണേണ്ടതുതന്നെയാണ്‌ . 


സാധകരായ (ബഹ്മചാരികളുടെ വാസനകളെ (പുറത്തുചാടിക്കാന്‍ 
അമ്മ പല അടവും എടുക്കും. (ബഹ്‌ മചാരികള്‍ ധ്യാനിക്കുന്നിടത്തുചെന്ന്‌ 
അമ്മ ഒച്ചയും ബഹളവും വയ്ക്കും.: ചിലപ്പോള്‍ ആരെങ്കിലും ശരിക്കു 
ധ്യാനിക്കാത്തതിന്‍െറ പേരിലായിരിക്കും ബഹളം. ഒച്ചപ്പാടുണ്ടാക്കാന്‍ 
അമ്മയ്ക്കു കാരണമൊന്നും വേണ്ടാ. അമ്മയ്ക്കു മാര്രമറിയാവുന്ന 
കാരണങ്ങളുടെ പേരില്‍ അമ്മ ആശ്രമത്തില്‍ കോലാഹലം സൃഷ്ടിക്കും. 
എല്ലാം ഇളക്കി മറിക്കും. ചണ ഡമുണഡന മാരോട്‌ പടയ്ക്ക്‌ പുറപ്പെട്ടതു 
പോലെ തോന്നും. അറിയാതെ ചില ബ്രഹ്മചാരികളുടെ ദേഷ്യം 
പുറത്തുചാടും. അമ്മ ചിരിച്ചു രസിക്കും. എന്നിട്ടു പറയും 


201 
'ധ്യാനിക്കുന്നവന്‌ രാഗദ്വേഷങ്ങള്‍ ഉണ്ടാവില്ല. ചുമ്മാതെ. ഒരു 
ഗൂഹയില്‍ പോയിരുന്നു ധ്യാനിച്ചാല്‍ ദേഷ്യവും അഹവും മാറത്തില്ല. ഒരുവന്‍ 
നമ്മെ അടിച്ചാലും തൊഴ്‌ ം നമ്മോട്‌ ദ്വേഷിച്ചാലും നമുക്ക്‌ അവനോട്‌ 
ദ്വേഷം ഉണ്ടാകുന്നില്ലെങ്കില്‍ നാം വിജയിച്ചു.” 


ചിട്ട കര്‍ശനമാണ്‌. വേദാന്തക്ളാസ്സിന്‍െറ സമയത്ത്‌ ഒരു ്രഹ്മചാരി 
മുറിയിലിരുന്നു ധ്യാനിച്ചു. അമ്മ കതകു തട്ടിത്തുറന്ന്‌ അകത്തു ്പവേശിച്ഛ 
ബ്രഹ്മചാരിയെ വലിച്ചെഴുന്നേല്പിച്ചിട്ടു പറഞ്ഞു_ 


“മോനെ, ഞാന്‍ പറയുന്നതു കേള്‍ക്കാന്‍ വയ്യാത്തവനൊന്നും ഇവിടെ 
നില്ക്കണ്ടാ. എന്‍െറ കണ്ണിനുമുമ്പില്‍ നിന്നു പൊയ്ക്കോ. നീ ശാസ്ത്രം 


പഠിക്കണോ വേണ്ടയോ എന്നു തീരുമാനിക്കുന്നതു ഞാനാണ്‌ ! അവനൊരു 
ചണ്ഡിററ്‌! 


“ബ്രഹ്മചാരി-അമ്മെ, നേരത്തേ ഇതൊക്കെ ഞാന്‍ പഠിച്ചതാണ്‌. 


അമ്മ---ഓ, ഇയാടെ പഠിത്തമൊക്കെ എനിക്കറിയാം. ഇന്നാളില്‍ ഞാന്‍ 
കേട്ടു ഒള്ള പൊട്ടത്തമൊക്കെ വിളിച്ചു പറയുന്നത്‌ . ഇനി.ഒരു ദിവസമെങ്കിലും 
നീ ക്ളാസ്സില്‍ പോകാതിരുന്നാല്‍ പിന്നെ-ഞാന്‍ പറയുന്നില്ല,” 


ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന ചില സ്രതീകളോട്‌ അമ്മ.പറഞ്ഞു_ 
"അഹങ്കാരികളുടെ കാര്യം എന്തു പറയാനാണ്‌ ? ഇവനൊക്കെ പോയി 
പെണ്ണുകെട്ടി താമസിക്കട്ടെ. അനുസരണയില്ലാത്ത കുറേ ഞ്‌ 
അനുസരണയുള്ള ഒരുത്തനെ മതി എനിക്ക്‌.” 


പറഞ്ഞു പറഞ്ഞ്‌ അമ്മയങ്ങു ചിരിച്ചുപോയി. ദേഷ്യത്തിന്‍െറ 
അഭിനയമെല്ലാം പമ്പ കടന്നു. 


ആത്മസാക്ഷാത്ക്കാരം വേണ്ട മക്കള്‍ മാത്രം ആശ്രമത്തില്‍ 
താമസിച്ചാല്‍ മതി എന്നാണ്‌ അമ്മ പറയുന്നത്‌. രബഹ്മചാരികളില്‍ പലരും 
സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളില്‍ നിന്ന്‌ വന്നവരാണ്‌. പക്ഷേ 
അവര്‍ ഇവിടെ തറയില്‍ പുൂല്‍പ്പായില്‍ കിടക്കുന്നു. ഓലക്കുടിലാണ്‌ മുറി. 
ഭക്ഷണത്തിന്‍െറ കാര്യം പറയണ്ടാ. ചിലപ്പോള്‍ കഞ്ഞിമാത്രം. 
രുചിയുളളതൊന്നും അമ്മ കൊടുക്കുകയില്ല. ധ്യാനിക്കുമ്പോള്‍ വല്ല ചീത്ത 
ചിന്തയും മനസ്സില്‍ വന്നാല്‍ അമ്മ ഓടിയെത്തും. അപ്പോള്‍ അമ്മ അത്‌ 
തിരുത്തും. ഇതൊക്കെയാണെങ്കിലും അവര്‍ക്ക്‌ വീട്ടില്‍ പോകണ്ടാ. 


അടിച്ചാലും ചവിട്ടിയാലും അവര്‍ നിന്നു ചിരിക്കും. 


ആശ്രമദിനചര്യ. കഠിനം. ഉറക്കത്തിനു വളരെ കുറച്ചു സമയമേ 
അനുവദിച്ചിടുള്ളു, ബാക്കി സമയം മുഴുവന്‍ സാധനയാണ്‌. ജോലികളും 
ഉണ്ട്‌. ആശ്രമത്തില്‍ ജോലിക്കാരില്ല. ഭക്ഷണം തയ്യാറാക്കുന്നതും 
ബ്രഹ്മചാരികളാണ്‌ . ഇരുപത്തിനാലുമണിക്കൂറിനും ടൈംടേബിജുണ്ട്‌ . 


202 


ലോകത്തിന്‍െറ ഭാരം ചുമക്കേണ്ടവര്‍ കഷ്ടപ്പെട്ടു പരിശീലനം നേടണ 
മെന്നാണ്‌ അമ്മയുടെ അഭിപ്രായം. . 


നമ്മുടെ നാട്ടില്‍ ഇന്നു മിക്കവരും സാധനയ്ക്കു പ്രാധാന്യം 
കൊടുക്കുന്നില്ല. ചെറുപ്പക്കാരെ പുസ്തകം പഠിപ്പിച്ചു മത്രപചരണത്തിനു 
വിടുന്നു. മനോനിയ്രന്തണമില്ലാത്ത അവര്‍ അധഃപതിക്കുന്നു. ഇരുപതു 
വര്‍ഷം കാഷായമിട്ടുനടന്ന ഒരാള്‍ പെണ്ണുകെട്ടിയത്രെ. എരത കഷ്ടം! 
(സാധന അനുഷ്ഠിച്ചു മനോനിയ്യരന്തണം സാധിച്ചവര്‍ വേണം മത്രപചരണം 
നടത്തേണ്ടത്‌. എങ്കിലേ വേണ്ട്രത ഫലം കിട്ടു. ര്രഹ്മജ്ഞാനം 
കിട്ടാത്തവന്‍ പുസ്തകം പഠിച്ച്‌ (ബഹ്മത്തെപ്പററി പറഞ്ഞിട്ടെന്തുഫലം! 
കടലാസ്സില്‍ പഞ്ചസാര എന്നെഴുതി നക്കിയാല്‍ മധുരം കിട്ടുമോ? 
ബ്രഹ്മജ്ഞാനി മിണ്ടാതിരുന്നാല്‍പ്പോലും ലോകമംഗളം ഉണ്ടാകും. 
അതില്ലാത്തവര്‍ കുറേ ഏറെ ചിലച്ചിട്ടെന്തു കിട്ടാന്‍? ര്രഹ്മജ്‌ ഞാനിയുടെ 
ദര്‍ശനംതന്നെ മററുളളവരില്‍ നല്ലമാററം ഉണ്ടാക്കുന്നു. അമ്മയെ 
കണ്ടതോടെ തങ്ങളുടെ പഴകിയ കളളുകുടി ഉടന്‍ നിര്‍ത്തിയവരുണ്ട്‌ . എല്ലാം 
ഇട്ടെറിഞ്ഞ്‌ സന്യാസിയായവരുണ്ട്‌ . 


മക്കള്‍ വേഗം (ര൩ബഹ്മജ്‌ ഞാനികളായിത്തീരണമെന്നേ അമ്മയ്‌ ക്കുളളൂ. 
അതുകൊണ്ട്‌ ലക്ഷ്യബോധമില്ലാതെ ആരെങ്കിലും പെരുമാറിയാല്‍ അമ്മ 
പുറമേ പൊട്ടിത്തെറിക്കും. നല്ല തനിഭാഷയങ്ങു പറയും--- 


"നീയൊക്കെ ജനിച്ചത്‌ മാതാപിതാക്കളുടെ ലൌകിക വാസനയില്‍ 
നിന്നാണ്‌. അവരുടെ സ്വാര്‍ത്ഥതയാണ്‌ നിങ്ങള്‍ക്കു ജന്മം തന്നത്‌. 
എന്നാല്‍ എന്‍െറ കാര്യം അങ്ങനെയല്ല. എനിക്കു നിങ്ങളെ കിട്ടിയതു ഞാന്‍ 
കഷ്ടപ്പെട്ടു സാധന അനുഷ്ഠിച്ചതിന്‍െറ ഫലമായിട്ടാണ്‌. അതുകൊണ്ട്‌ 
ഇവിടെ രസിച്ച നടക്കുവാന്‍ ഞാന്‍ സമ്മതിക്കത്തില്ല. മര്യാദക്കിവിടെ 
നില്‍ക്കണം. പറഞ്ഞിരിക്കുന്നു. അതു ഞാന്‍ പറയും. തനി ഭാഷയോ 
എന്തുഭാഷയുമാകട്ടെ. പറയാനുള്ളതു ഞാന്‍ പറയും. 

അമ്മ ഈ ഭാഷ പറയുന്നതാരോടാണെന്നോ? ബാഹൃദൃഷ്ടിയില്‍ 
അമ്മയുടെ വയസ്സിന്‌ അടുക്കലോ ഒപ്പമോ മേലെയോ (പായമുളളവരോ 
ടാണ്‌ ;ബി.എസ്‌്സിക്കാരും എം.എക്കാരുമൊക്കെയായ (ബഹ്മചാരികളോ 
ടാണ്‌ നാലാം ക്ളാസ്സുകാരിയുടെ ഈ ശകാരമൊക്കെ. ആരും ചുരുണ്ടുകൂടി 
നിന്നു വിറച്ചുകൊണ്ടു കേള്‍ക്കും. ഒരു ്രഹ്മജ്ഞാനിയുടെ മുമ്പില്‍ 


മററുകൂട്ടര്‍ അഗ്‌നിയുടെ മുമ്പില്‍ ഈയാംപാറ്റകള്‍പോലെയാണ്‌ . അമ്മയുടെ 
അടുക്കല്‍ ചെന്നാല്‍ അതു മനസ്സിലാകും. 


അമ്മ ചിലപ്പോള്‍ തുടങ്ങിയാല്‍ തുടങ്ങിയതാണ്‌. ചിലപ്പോഴത്തെ 
ശകാരം. ഒന്നും ഒന്നരയും മണിക്കൂര്‍ നീണ്ടുനില്ക്കുന്ന ആദ്ധ്യാത്മിക 
ജ്ഞാന പവാഹമായിരിക്കും-— 


203 
മക്കളെ, ഇവിടെ ആത്മസാക്‌ ഷാത്ക്കാരം ഇച്ഛിച്ചു വരണം. 
അതാണ്‌ ജീവിതലക്ഷ്യം. അമ്മ പറയുന്നതനുസരിച്ച നീങ്ങണം. 
അമ്മയ്ക്കു മറെറാന്നും ഉണ്ടാക്കിത്തരണ്ടാ. ആഹാരം കഴിക്കാതെ ഞാന്‍ 
ജീവിച്ചതാണ്‌ . പിന്നെ ആളുകള്‍ നിര്‍ബന് ധിച്ചതുകൊണ്ട്‌ കഴിക്കുന്നു. 
പിന്നിപ്പോള്‍ (ബഹ്മചാരികളെ നോക്കണം. അതിനുവേണ്ടിയും അമ്മ 
ആരോടും നിര്‍ബന്ധിച്ചൊന്നും ചോദിക്കുന്നില്ല. ആരെങ്കിലും തന്നാല്‍ 
വാങ്ങും. ഈശ്വരന്‍ അവര്‍ക്കു തോന്നിപ്പിക്കും. അതും അമ്മ കയ്യുംനീട്ടി 
വാങ്ങുന്നില്ല. ഈശ്വരാ, അങ്ങനെയൊരുകാലം വരല്ലെ എന്നാണ്‌ 
പ്രാര്‍ത്ഥന. ഇതുവരെ ഈശ്വരന്‍െറ സഹായം കൊണ്ടുമുട്ടില്ല. ഇഷ്‌ ടത്തിനു' 
പ്രകൃതി എത്തിക്കുമെന്ന പരിപൂര്‍ണ്ണതയുണ്ട്‌ . 


നാളത്തേക്കില്ലെങ്കില്‍ ഇന്നു വിഷമിക്കാറില്ല. നാളത്തേക്കു വേണ്ടത്‌ 
ഇന്നുതന്നെ ഇവിടെ എത്താറുണ്ട്‌. അങ്ങനെയാണു കണ്ടുവരുന്നത്‌ .' 


"മക്കളെ, ഒരു പരസ്യവും ചെയ്തില്ല. പ്രതത്തില്‍ വാര്‍ത്ത കൊടുത്തില്ല. 
അല്ലാതെ തന്നെ പത്തുമുപ്പതു (ബഹ്മപാരികള്‍ ഇവിടെയെത്തി. 
പത്തുമുപ്പതു വിദേശരാജ്യയങ്ങളില്‍നിന്നുളള ഭക്തന്മാരും എത്തി. എത 
ജനം വന്നാലും. ഇവിടെ ബുദ്ധിമുട്ടില്ല. ഒക്കെ ഈശ്വരന്‍ നടത്തുന്നു. ഒരു 
മോന്‍ അത്യാവശ്യത്തിനു സയജുന്യചികിത്സ നടത്തുന്നു. നാട്ടിലെ 
കുട്ടികള്‍ക്കു സയഇന്യട്യൂഷനുണ്ട്‌ . ഗീതാ ക്ളാസ്സുണ്ട്‌, കഴിയുന്നതുപോലെ 
വസ്ശ്രദാനവും മററു സഹായങ്ങളും ചെയുന്നുണ്ട്‌.” 


“ആശ്രമം ഈശ്വരസാക്ഷാത്ക്കാരത്തിനുളളതാണ്‌ . ഭാവദര്‍ശനദിവ 
സങ്ങളില്‍ പലപ്പോഴും നേരം വെളുക്കുന്നതുവരെ (ബഹ്‌ മചാരി മക്കള്‍ ഭജന 
പാടുന്നു. ഇടയ്ക്കു വെള്ളംപോലും കുടിക്കാറില്ല. തനിയെ പാചകം 
ചെയ്യുന്നു. എട്ടുമണിക്കൂര്‍ ധ്യാനമുണ്ട്‌. പല സ്ഥലത്തും ആശ്രമം 
സ്ഥാപിക്കാന്‍ സൌകര്യം തരാമെന്നു പറഞ്ഞ്‌ ഭക്തന്മാര്‍ വന്നു. അമ്മ 
സ്വീകരിച്ചില്ല. മക്കള്‍ ഒരവസ്ഥ എത്തിയശേഷം വേണം പുതിയ ആശ്രമം 
തുടങ്ങാന്‍. മിഷന്‍ തുടങ്ങിയതും അമ്മയല്ല. ഗൃഹസ്ഥാശ്രമി മക്കള്‍ 
നിര്‍ബ്ദന്‌ ധിച്ചപ്പോള്‍ സമ്മതിച്ചു. അതിന്‍െറ നിയമാവലിപോലും അമ്മ 
നോക്കാന്‍ പോയില്ല. സ്വാമിമാരും പണ്ഡിതന്‌ മാരുമൊക്കെ ക്ളാസ്സെടു 
ക്കാന്‍ ഇങ്ങോട്ടുവന്നു. ഒരു. ക്ളാസ്സും കേള്‍ക്കാതെ ഇവിടുത്തെ 
ബ്രഹ്‌ മചാരിമക്കള്‍ രാമായണയഞജ്‌ ഞവും ഗീതാജ്‌ ഞാനയജ്‌ ഞവും ഒക്കെ 
നടത്തുന്നുണ്ട്‌. ഏകാര്രതയുളളവന്‍ ഒന്നുമറിച്ചു നോക്കിയാല്‍ മതി. പത്തു 
വര്‍ഷത്തേത്‌ ഒരുവര്‍ഷംകൊണ്ട്‌ പഠിക്കാം . ക 


ആദ്യം വന്ന മക്കള്‍ നാലുവര്‍ഷം സാധന അനുഷ്ഠിച്ചു. പിന്നീടേ 
പുസ്തകം തുറന്നുനോക്കാന്‍ സമ്മതിച്ചളളു. സാധനയാണ്‌ മുഖ്യം. 
അവതാരമായിട്ടും രാകൃഷ്ണദേവന്‍ ദീര്‍ഘകാലം സാധന അനുഷ്ഠിച്ച. 
രമണഭഗവാനും അങ്ങനെതന്നെ. പാതാളഗുഹയിലിരുന്നു ശരീരം ചിതലു 


204 


പിടിച്ചിട്ടുപോലും അറിഞ്ഞില്ല. മനം ശീലിക്കുകയും ചെയ്തു. നാരായണ 
ഗുരുദേവനും സാധന അനുഷ്ഠിച്ചു. യഥാര്‍ത്ഥത്തില്‍ സാധനകൊണ്ടേ 
ഫലമുള്ള." 
“പിന്നെ ശാസ്ത്രം. ഇവിടെ വരുന്നവരോട്‌ അമ്മ വിളിച്ചു 
വിളിച്ചുപറയും, എനിക്കു ജ്ഞാനവുമറിയത്തില്ല, ശാസ്ശ്രവുമറിയത്തില്ല, 
യോഗവുമറിയത്തില്ല. പിന്നെ അമ്മ എന്തിനാണു സംസാരിക്കുന്നതെന്നു, 
ചോദിക്കും. അമ്മ ഇവിടിരിയ്ക്കുന്നു. നിങ്ങളൊക്കെ വന്ന്‌ “അമ്മേ എന്നു 
വിളിക്കുന്നു, ഞാന്‍ 'മക്കളെ' എന്നും വിളിക്കുന്നു. എല്ലാം ഒരുതരം ഭാന്ത്‌! 
(ചിരിച്ചുകൊണ്ട്‌) വിചാരിക്കും, അമ്മയെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി 
വല്ല ്രാന്താശുപ്രതിയിലും ഇട്ടിരുന്നെങ്കിലെന്ന്‌. ഒരിക്കല്‍ സുഗണച്ചന്‍ 
പറഞ്ഞു_ 'എന്‍െറ മോളുടെ ഭാന്ത്‌ ഞാന്‍ സഹിച്ചകൊളളാം' എന്ന്‌. ശരി. 
അതുകൊണ്ട്‌ അമ്മ ഗോഷ്ടീം കാണിച്ചിവിടിരിക്കുന്നു. പിന്നെല്ലാം 
പ്രകൃതിയുടെ കൈയില്‍. നമ്മളെക്കൊണ്ടെന്തുപററും! ല്‍ 
അമ്മ തുടരുന്നു- സാധനയാണ്‌ ആശ്രമത്തിന്‍െറ ബലം. പണമല്ല. 
ചില ഗൃഹസ്ഥമക്കള്‍ പറഞ്ഞു, ഫണ്ടു പിരിക്കണമെന്ന്‌ . അമ്മ പണത്തിനു 
തല കുനിക്കാന്‍ തയ്യാറല്ല, സ്വഭാവത്തിനുമുമ്പില്‍ തല കുനിക്കും. 


“സാധകന്‍ അല്പസമയം കുഞ്ഞുങ്ങളുമായി ഇടപെടുന്നതുകൊളളാം. 
അവരുടെ നിഷ്‌ കളങ്കത ഗുണം ചെയ്യും. കുഞ്ഞുങ്ങളെ കണ്ടാല്‍ അമ്മയ്ക്കു 
പ്രാന്താണ്‌ . അവരു വന്നാല്‍ (ബഹ്മചാരികള്‍ക്കു പരിശ്രമമാണ്‌ . ഇനി 
അമ്മയെ നോക്കണ്ടാ. ഒന്നും രണ്ടും മണിക്കൂര്‍ അവരുടെ കൂടെ 
കബടികളിച്ചും മററും കറങ്ങി നടക്കും.” . 


വീണ്ടും അമ്മ സാധനയിലേക്കു തിരിയുന്നു-' 'ആര്രമത്തില്‍ സാധന 
ഒരേോമട്ടല്ല. പല സ്വഭാവക്കാരാണിവിടെ. അതുകൊണ്ട്‌ സ്വഭാവം നോക്കി വഴി 
നിശ്ചയിക്കുന്നു. ചിലരോട്‌ അമ്മയുടെ രൂപം ധ്യാനിക്കാന്‍ പറയും. 
ചിലര്‍ക്കു രാമനെയും കൃഷ്ണനെയും രാമകൃഷ്ണദേവനെയും ഒക്കെ 
കൊടുക്കും. മററു ചിലര്‍ അമ്മയുടെ രൂപം ധ്യാനിക്കണമെന്നു വഴക്കിട്ടിട്ടും 
അമ്മ അനുവദിച്ചില്ല. ഓരോ കുഞ്ഞിന്‍േറയും സ്വഭാവം നോക്കിയാണ്‌ അമ്മ 
പെരുമാറുന്നത്‌. അഹങ്കാരം ഒതുങ്ങിയാല്‍ എല്ലാം ശരിയാകും. ഭക്തി 
ശരിക്കുണ്ടെങ്കില്‍ അധഃപതനം ഉണ്ടാകത്തില്ല. സമത്വബുദ്ധി വരണം, 
എല്ലാം ഒരാത്മാവെന്നു കാണണം.” 


നിരാശ അരുത്‌ 

ആരെയും വിഷമിപ്പിക്കാതെയും നിരാശപ്പെടുത്താതേയുമിരിക്കാന്‍ 
അമ്മ കാണിക്കുന്ന ജാഗ്രത അത്ഭുതകരമാണ്‌ . മുന്‍കൂട്ടി പരിപാടിയിട്ടതനു 
സരിച്ച്‌ ചിലപ്പോള്‍ എങ്ങോട്ടെങ്കിലും അമ്മ യാ(തയ്ക്കു തയ്യാറാകും. 


205 
എല്ലാം ശരിയായിക്കഴിയുമ്പോള്‍ പെട്ടെന്ന്‌ അമ്മ യാത മാററിവയ്ക്കും. 
ആരോടും കാരണം പറയുകയുമില്ല. അല്പം കഴിയുമ്പോള്‍ കാണാം 
ദുരെനിന്നുളള അതിഥികള്‍ വരുന്നത്‌. അമ്മ അവരെ സ്വാഗതം 
ചെയ്തുകൊണ്ടു പറയും. 'അമ്മ്‌ ഒരു യാത പുറപ്പെടാന്‍ തുടങ്ങിയതാണ്‌. 
മക്കള്‍ വരുന്നതറിഞ്ഞ്‌ പോകാതെ കാത്തിരിക്കുകയായിരുന്നു.' മുന്നറിയിപ്പി 
ല്ലാതെ വന്നതായിരിക്കും അവര്‍ എന്നതാണ്‌ വിശേഷം. 


“ഈശ്വരനെ ശരണം പ്രാപിക്കുക, ഈശ്വരന്‍ എല്ലാം നിറവേററും '-— 
ഇത്‌ അമ്മയുടെ മുരദാവാകൃമാണ്‌ . പല മാര്‍ഗ്ഗങ്ങളിലൂടെ അമ്മ ഇക്കാര്യം 
എല്ലാവരേയും ബോധ്യപ്പെടുത്തുന്നു. 


ബ്രഹ്മചാരികള്‍ക്ക്‌ അമ്മയുടെ കൃപയെപ്പറ്റി ഇഷ്ടംപോലെ 
പറയാനുണ്ട്‌ . വേണു പറയുന്നു 


“ഓരോ ദിവസം കഴിയുന്തോറും അമ്മയുടെ കൃപ ഉളളില്‍ 
അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആഹാരവും ഉറക്കവും കുറയ്‌ ക്കാന്‍ ഞാന്‍ 
ശ്രമിക്കുന്നു. നിരന്തരം ധ്യാനിക്കാന്‍ ശ്രമിക്കുന്നു. അമ്മ എന്‍െറ 
ഉളളിലിരുന്നുകൊണ്ട്‌ വേണ്ടതെല്ലാം പറഞ്ഞുതരുന്നു.” 4 


ഒരു ്രഹ്മചാരി പറഞ്ഞു_ "“മററുളളവരോടുളള സ്‌നേഹം പുറമേ 
അമ്മ എന്നോടു കാണിക്കാറില്ല. അതില്‍ എനിക്കു വിഷമം തോന്നിയിട്ടുണ്ട്‌ .”” 


അതിനു അമ്മയുടെ സമാധാനം ഇതാണ്‌ - ഒരോരുത്തര്‍ക്കും 
വേണ്ടത്‌ അമ്മ കൊടുക്കും; അവരുടെ ചിന്താഗ്തിക്കനുസരിച്ച്‌ പെരുമാറും.” 
ഗുരുവിന്‍െറ കൂടെയുള്ള വാസം ഒരു വലിയ യുദ്ധം തന്നെയാണ്‌. 
ശിഷ്യന്‍െറ വാസനകളെ ഇളക്കിക്കൊണ്ടുവുന്ന്‌ നശിപ്പിക്കും. എല്ലാം സ്വന്തം 
നന്മയ്ക്കാണെന്നു കരുതി, ഒളിച്ചോടാതെ, ധീരതയോടെ ബുദ്ധിമുട്ടുകളെ 
അതിജീവിക്കുന്നവനാണ്‌ ധീരന്‍. പല ബഹ്‌ മചാരികളും വിട്ടുപോയിട്ടുണ്ട്‌ . 
പക്ഷേ, ഏതോ ശക്തി അവരെ പിടിച്ചുവലിച്ച്‌ ആശ്രമത്തിലെത്തിക്കും. 
ഉവിടെനിന്നുപോകാന്‍ മനസ്സ്‌ അനുവദിക്കുകയില്ല. 


അമ്മ പ്രഖ്യാപിക്കും- നിന്നെയൊന്നും ഞാനങ്ങനെ വിടുകയില്ല. 
എല്ലാം അവിടുന്ന്‌ (ഈശ്വരന്‍) എന്ന ഭാവംവരാതെ രക്ഷയില്ല.” 


ആശ്രമം കുരുക്‌ ഷ്രേതമാണ്‌ . വാസനകളുമായി ഇവിടെ നിരന്തരം 
യുദ്ധം നടക്കുന്നു. കടിഞ്ഞാണും ചമ്മട്ടിയുമായി കൃഷ്ണമയിയായ 
അമ്മയുണ്ട്‌ . അമ്മ പറയുന്നു മക്കളെ, നിങ്ങള്‍ നിഷ്‌കളങ്കമായി സാധന 
ചെയ്താലേ ഈശ്വരന്‍ നിങ്ങളില്‍ കൃപ ചൊരിയൂ. എത്ര യുഗം കാട്ടത്തിനു 
വെയില്‍ കൊണ്ടാലും കാററു തട്ടാതെ മണം പോകത്തില്ല. ഞാനെന്ന 
ഭാവത്തില്‍ എര്രകാലം തപസ്സു ചെയ്താലും അവിടുത്തെ കൃപയില്ലാതെ 
വാസന നശിക്കുകയില്ല.” 


206 


സ്നേഹമാണ്‌ അമ്മയുടെ ശിക്ഷണത്തിന്‍െറ താക്കോല്‍. അത്‌ 
എല്ലാവരെയും സാധനയ്ക്കു പ്രേരിപ്പിക്കുന്നു. മക്കളെ പുകഴ്ത്തി അവര്‍ക്ക്‌ 
ആത്മബലം കൊടുക്കുക അമ്മയുടെ ഒരു രീതിയാണ്‌. അമ്മ പറയും-- നീ 
അമ്മയുടെ കിനാവാണെടാ. നീ വേഗം ലക്ഷ്യം നേടും മോനെ. 
മററുളളവരെക്കാള്‍ മുമ്പെ നീ എത്തും.” ' അജ്ഞാതമായ ആദ്ധ്യാത്മിക 
മേഖലയിലേക്കു കടക്കുന്ന സാധകന്‍ സദ്ഗുരുവിന്‍െറ പ്രോത്സാഹനം 
ജ്ീവജലമാണ്‌ . 

മറിച്ച്‌ ര്രദവുമുണ്ട്‌, അതിനെപ്പററി അമ്മ പറയുന്നു ഒന്നും 
പ്രതീക്ഷിക്കാതെ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല. അമ്മ എപ്പോഴും 
ചിരിച്ചുകാണിച്ചാല്‍ നിങ്ങള്‍ക്കു സന്തോഷമാണ്‌. അമ്മയുടെ മുഖം 
കറുത്താല്‍ അമ്മയ്ക്കു സ്‌ നേഹ്മില്ലെന്നു നിങ്ങള്‍ കരുതും. അമ്മയ്ക്കു ഒട്ടും 
വെറുപ്പില്ല. നിങ്ങളെ എന്നില്‍ നിന്നും ഭിന്നമായി അമ്മ കാണുന്നില്ല. 
പക്ഷേ, ബാഹ്യമായി നിങ്ങളെ വാത്‌ സല്ലിച്ചാല്‍ നിങ്ങള്‍ ഉള്ളിലേക്കു 


നോക്കുകയില്ല.” 


നാവിന്‍െറ രൂചി 


ഒരുദിവസം ഒരു ്രഹ്മചാരി ഈണിന്‌ കൂടുതല്‍ ചമ്മന്തി ആരും 
കാണാതെ എടുത്തു. അമ്മയെ ഒളിക്കാനോ? എവിടുന്നെന്നറിഞ്ഞില്ല അമ്മ 
ഓടിയെത്തി 


“മോനെ, നിന്‍െറ ലക്ഷ്യം ആത്ധ്യാത്മികമാണോ, അതോ 
ലനകികമാണോ? നിനക്കു രബഹ്മചര്യം സൂക്ഷിക്കണമെന്ന്‌ ആഗ്രഹ 
മുണ്ടോ?” 


അമ്മ ദേഷ്യപ്പെട്ട്‌ ചോറും ചമ്മന്തിയും പിടിച്ചുവാങ്ങി തറയില്‍വച്ചു. 
മററുള്ളവര്‍ ഉണ്ണുന്നുണ്ട്‌. നാണംകെടുത്താന്‍ പററിയ അവസരം. അമ്മ 
തുടര്‍ന്നു-” ഇന്നു നിനക്കു ചമ്മന്തി കണ്ടപ്പോള്‍ സ്വാദു തോന്നി. നാളെ ഒരു 
പെണ്ണിനെ കണ്ടാല്‍ അവളെ കല്യാണം കഴിക്കണമെന്നു തോന്നും. ഇന്നു 
ചമ്മന്തി, നാളെ സമ്മന്തം. നീയൊക്കെ വെറും ചോറുമാരതം തിന്നുന്നതു 
ഞാനൊന്നു കണ്ടിരുന്നെങ്കില്‍! നാക്കിന്‍െറ രുചിയാണ്‌ ആദ്യം നിയ്യന്തി 
ക്കേണ്ടത്‌. മനസ്സിന്‌ ചലനമുണ്ടാകുന്നു എന്നൊക്കെ നീ എപ്പോഴും 
പരാതിപ്പെടുന്നുണ്ടല്ലൊ. ഇങ്ങനെയായാല്‍ പിന്നെങ്ങനെ ചലനമുണ്ടാകാ 
തിരിക്കും?” 

ഇതെല്ലാം കേട്ട്‌ പുതിയതായി വന്ന (ബഹ്മചാരികള്‍ പേടിച്ചുവിറച്ചു. 
അമ്മ കൂട്ടിചേര്‍ത്തു_ “ഇവനെയൊക്കെ എല്ലാവരുടേയും മുമ്പിലിട്ട്‌ നാണം 
കെടുത്തിയാലേ പഠിക്കയുള്ളു.” 


207 


പറയുന്നതിനിടയ്ക്ക്‌ അമ്മ ചിരിച്ചുപോയി. 


"ഇവന്‍ എപ്പോഴെങ്കിലും കുട്ടുതിന്നാന്‍ തുടങ്ങിയാല്‍ അമ്മ 
എവിടെനിന്നെങ്കിലും ചാടിവീണ്‌ പിടികൂടും. എന്നാലും പഠിക്കത്തില്ല. അമ്മ 
ശുകാരിക്കുന്നതു അമ്മയ്ക്കു വേണ്ടിയാണോ? നാക്കിന്‍െറ രുചിയാണ്‌ 
പിന്നീട്‌ കാമനകള്‍ ഉണ്ടാക്കുന്നത്‌ . എന്തുകഴിച്ചാലും തൊണ്ടയ്ക്കു, 
തഴോട്ടിറങ്ങിയാല്‍പ്പിന്നെ രുചിയില്ല. ബ്രഹ്മചാരികള്‍ ആദ്യം കയ്പു 
തിന്നാണ്‌ ശീലിക്ക്ണ്ടത്‌ . ഒരവസ്ഥ എത്തിയാല്‍പ്പിന്നെ രുചിയോടും 
ജരുചിയോടും നിങ്ങള്‍ക്കു ബന്ധം തോന്നുകയില്ല. അതുവരെ ശരിക്കു 
നിയന്തിക്കണം.”' 


ഇതെല്ലാം കഴിഞ്ഞ്‌ മാററിവച്ച ചോറും ചമ്മന്തിയും അമ്മ 
ബ്രഹ്മചാരിയുടെ മുമ്പിലേക്കു നീക്കിവച്ചിട്ട്‌ ഉണ്ണാന്‍ പറഞ്ഞു. ദേഷ്യവും 
സ്കടവും നാണക്കേടും കൊണ്ട്‌ (ബഹ്‌മചാരി പറഞ്ഞു. ' 'വേണ്ടാ”' അമ്മ 
ഹഞ്ഞു-- അതു ഞാന്‍ തീരുമാനിക്കാം.” അമ്മ അടുത്തിരുന്ന്‌ 
സ്നേഹപൂര്‍വ്വം ആ ്രഹ്മചാരിയെ ആഹാരം കഴിപ്പിച്ചുകൊണ്ട്‌ 
പറഞ്ഞു_ 'മോനെ നിന്‍െറ നന്മയ്ക്കാണ്‌ അമ്മ പറഞ്ഞത്‌ eee 
നാക്കിനെ നിയന്ത്രിക്കണം.” 


ആശ്രമത്തില്‍ (ബഹ്‌മചാരികള്‍ക്കുള്ള അമ്മയുടെ പരിശീലനം 
നേരില്‍ക്കണ്ടു മനസ്സിലാക്കുകതന്നെ വേണം. അദ്വതീയമായ ശിക്ഷണം. 
തന്‍റ മുന്നിലെത്തുന്ന എല്ലാവരും ചുരുങ്ങിയ സമയംകൊണ്ട്‌ ലക്ഷ്യം 
കാണണം എന്നു വാശിയുള്ള ഒരു സദ്ഗുരുവിനെ അര്രവേഗം എവിടെ 
ക്കിട്ടും! ദൂരെ നിന്നുകൊണ്ടല്ല. കൂടെ നിന്നുകൊണ്ടു മക്കളെ രക്ഷിക്കുന്ന 
* കരുണാമയിയായ അമ്മ! അമ്മയെ ഭക്തയെന്നോ ജീവന മുക്‌തയെന്നോ 
മഹാമായ എന്നോ എന്തുവേണമെങ്കിലും വിളിച്ചോളൂ. അമ്മ വിലമതിക്കുന്നത്‌ 
മക്കളുടെ പ്രേമഭക്‌ തിമാ്രതം. 


മനുഷ്യാണാം സഹസ്രേഷു 
കശ്ചിത്യതതി സിദ്ധയേ 
യതതാമപി സിദ്ധാനാം 
കശ്ചിന്‍ മാം വേത്തി തത്വതഃ 


ആയിരങ്ങളില്‍ ഒരാളോ മറേറാ എന്നെ തേടുന്നു. തേടുന്ന അനേകരില്‍ 
ഒരാളോ മറേറാ മാരതമേ ഈശ്വരനെ തത്ത്വത്തില്‍ അറിയുന്നുളളു. 
ഗീത), 


. ബ്രഹ്മചാരികളോട്‌ 
ഒരുദിവസം അമ്മ (ബഹ്‌ മചാരികളോടായി പറഞ്ഞു “കുഞ്ഞുങ്ങളെ 
പരസ്പര സ്നേഹം, വിനയം, സഹകരണം ഇതെല്ലാം വേണം. 


208 


അഭിപായവ്ൃത്യാസമുണ്ടെങ്കില്‍ നേരെ പറഞ്ഞുതീര്‍ക്കണം. മനസ്സില്‍വച്ചു 0 
കൊണ്ട്‌ നടക്കരുത്‌ . അല്ലെങ്കില്‍ പിണക്കമുളളവര്‍ ഒരുമിച്ച്‌ അമ്മയുടെ 
അടുക്കല്‍ വരണം. ആശ്രമത്തിലെ ജോലികള്‍ എല്ലാവരും പങ്കിട്ടെടുക്കണം. 
ഈശ്വരപൂജയായി ജോലികള്‍ ചെയ്യണം. നിങ്ങള്‍ അമ്മയെ പൂജിക്കണ . 
മെന്നു അമ്മ പറയുന്നില്ല. നിങ്ങള്‍ ആ നിത്യചൈതന്യത്തെ സാക്ഷാ ; 
ത്കരിച്ച കാണണമെന്ന ഒററ ആഗ്രഹമേ ഈ അമ്മയ്ക്കുള്ള. . 
അതിനുവേണ്ടിയാണ്‌ അമ്മ ആശ്രമത്തില്‍ കര്‍ശനനിയമങ്ങള്‍' വച്ചിരി 
ക്കുന്നത്‌. അതുപാലിക്കാന്‍ വയ്യാത്തവര്‍ക്ക്‌ എവിടെയെങ്കിലും പോകാം. 
എനിക്ക്‌ ഏറെപ്പേര്‍ വേണ്ടാ. ഉളളവര്‍ ആത്മസാക്‌്ഷാത്‌ക്കാരത്തിന്‌ 
തൃഷ്ണയുളളവരായിരിക്കണം. വിനയം, ഭക്തി, വിശ്വാസം, ഉത്സാഹം 
ഇവയെല്ലാം ഉള്ളവരായിരിക്കണം.” 


“ആശ്രമത്തില്‍ വരുന്നവരോട്‌ നിങ്ങള്‍ ആദരവോടും വിനയത്തോടും 
പെരുമാറണം. 


പെട്ടെന്ന്‌ അമ്മ തന്നെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു-_'ദാ മോനെ, 
അമ്മയുടെ തടി കണ്ടില്ലെ? ഈ വണ്ണമെല്ലാം എങ്ങനെ വന്നു? 
ആഹാരമാണെങ്കില്‍ വളരെ കുറവ്‌. രാവിലെ ഒരു ഗ്ളാസ്‌ ചായ. ഉച്ചയ്ക്ക്‌ 
അല്പം ചോറ്‌. വൈകിട്ട്‌ ചായ കുടിച്ചാലും ഇല്ലെങ്കിലും ആയി.” 


ശരീരത്തോടും വണ്ണത്തോടുമുളള അമ്മയുടെ താല്പര്യം കണ്ട്‌ 
അടുത്തിരുന്നവര്‍ ചിരി തുടങ്ങി. എന്തെങ്കിലും ഗാരവമായി പറഞ്ഞു 
വര്യമ്പോള്‍ അന്തരീക്ഷത്തിന്‍െറ കനം കുറയ്ക്കാനായി അമ്മ ഇങ്ങനെ 
ലഘുവായ വിഷയങ്ങളിലേക്ക്‌ ശ്രദ്ധതിരിച്ചു വിടാറുണ്ട്‌. അതോടെ 
പിരിമുറുക്കം അയയും. 


അമ്മ. തുടര്‍ന്നു 'അമ്മയിവിടെ ഈ മക്കളെയെല്ലാം 'മോനെ' എന്നു ' 
വിളിക്കുമ്പോള്‍ ചിലരു വിചാരിക്കും ഇവരെയെല്ലാം അമ്മ (പസവിച്ചതാണ്‌ 
എന്ന്‌. (എല്ലാവരും ചിരിക്കുന്നു) അതെങ്ങനെ ഒക്കും? “അമ്മേ ഭഗവതീ 
നിത്യകന്യേ' എന്നല്ലെ? നിത്യകന്യക ്പസവിക്കുമോ? നിങ്ങളുടെ അമ്മ, 
അമ്മ മാര്രമല്ല, മച്ചിയും കൂടിയാണ്‌. അതല്ലെ എന്നെ അമ്മച്ചി” 
എന്നുവിളിക്കുന്നത്‌ . (കൂട്ടച്ചിരി). ം 


ചിരിക്കിടയിലും അമ്മയുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന മക്കള്‍ 
ഒരുകാര്യം ശ്രദ്ധിച്ച. അമ്മ തന്നെയും ഭഗവതിയെയും ഒന്നായി 
കണ്ടുകൊണ്ടാണ്‌ സംസാരിച്ചത്‌ . ഭക്തയുടെ ഭാവത്തില്‍ കഴിയുന്ന അമ്മ 
ചുരുക്കമായേ ഈ രീതിയില്‍ സംസാരിക്കാറുളളു. ആരെങ്കിലും അമ്മയെ 
ദേവിയെന്നോ അവതാരമെന്നോ പറഞ്ഞാല്‍ അമ്മ എതിര്‍ക്കുകയാണ്‌, 


ഫലിതത്തിലൂടെ അമ്മ പരമവേദാന്തം. പറയുകയും ചെയ്തു. . 


209 


ഈശ്വരന്‍ ഒരേസമയം സ്രകിയനാണ്‌. നിഷ്രകിയനുമാണ്‌ ; അമ്മയുമാണ്‌, 
മച്ചിയുമാണ്‌ 


“ ്രഹ്മജ്ഞാനിക്ക്‌ ഉറക്കമില്ല. ശരീരം വിശ്രമിക്കുമ്പോഴും ഉള്ളില്‍ 
ഉണര്‍ന്നിരിക്കും. ഇതിനെപ്പററി അമ്മ പറഞ്ഞു_ രാത്രിയില്‍ അമ്മ 
ഉറക്കമാണെന്നാണ്‌ മക്കളുടെ വിചാരം. അവര്‍ പറയും, 'ഉറക്കെ പറയാതെ, 
അമ്മ ഉണരും. ഞാന്‍ അതുകേട്ടുകൊണ്ടുകിടക്കുകയായിരിക്കും. എനിക്കെ 
ന്തുറക്കം!'” 


എതിര്‍പ്പും പ്രതികരണവും 


ഒരുദിവസം കൃഷ്ണഭാവം കഴിഞ്ഞ്‌ അമ്മ പറഞ്ഞു- "മക്കളെ, അമ്മ 
വല്ലാത്ത ഷൂരിരുട്ടുകാന്നുന്നു. വലിയ ്രതിബന്ധം കാണുന്നു.” 


ഇങ്ങനെ അവ്യക്തമായിട്ടേ അമ്മ ചില കാര്യങ്ങള്‍ പറയാറുള്ളു. അമ്മ 
ഇതുപറഞ്ഞ്‌ രണ്ടുമൂന്നു ദിവസങ്ങള്‍ക്കുള്ളില്‍ ഒരു പ്രതത്തില്‍ ആശ്രമത്തെ 
ക്കുറിച്ചു തെററായ വാര്‍ത്ത വന്നു. എതിര്‍പപസ്താവന കൊടുക്കണമെന്നു 
പലരും പറഞ്ഞെങ്കിലും അമ്മ വഴങ്ങിയില്ല. പറഞ്ഞു 'നാം എതിരായി 
വാര്‍ത്ത കൊടുത്താല്‍ അവരേക്കാള്‍ താണുപോകും. അവര്‍ അവരുടെ 
സംസ്കാരം കാണിക്കുന്നു, നാം നമ്മുടെ ധര്‍മ്മം പാലിക്കണം. 
“ ക്ഷീരമുളെളാരകിടിന്‍ ചുവട്ടിലും ചോരതന്നെ കൊതുകിന്നു കുതുകം 
എന്നാണല്ലൊ. അവര്‍ ചോര കുടിക്കട്ടെ. റോസയിലെ പൂക്കള്‍ നല്ലത്‌, 
അതിനു കൊടുക്കുന്ന വളമോ? നാറുന്ന ചാണകം, തേയിലക്കൊന്ത്‌ 
ഒക്കെയാണ്‌ . ഈ വളത്തില്‍നിന്നും നല്ല പൂക്കള്‍ ഉണ്ടാകുന്നു. നമ്മുടെ 
വളര്‍ച്ചയ്ക്കും ഇതൊക്കെ പങ്കു വഹിക്കും” 


"ശ്രീകൃഷ്ണനെ കളളനെന്നു വിളിച്ചു. യേശുദേവനെയും തുളസിദാ 
സനേയും ശ്രീനാരായണഗുരുവിനെയും വെറുതെ വിടാത്തലോകം (തന്നെ 
ത്തന്നെ ചൂണ്ടിക്കൊണ്ട്‌ ഈ ചാണകത്തില്‍ പുഴുവിനെ പറഞ്ഞില്ലെങ്കിലേ 
അതിശയിക്കാനുളളു. അജ്ഞാനം കൊണ്ട്‌ അവര്‍ അങ്ങനെയൊക്കെ 
പറയുന്നു. ഈശ്വരാ, അവരെയും നല്ല മാര്‍ഗ്ഗത്തില്‍ കൊണ്ടുവരണെ എന്നു 
നമുക്കു പ്രാര്‍ത്ഥിക്കാം.” 


ആദ്യം ആശ്രമത്തെക്കുറിച്ച്‌ മോശമായി എഴുതിയ പ്രതം യാഥാര്‍ത്ഥ്യം 
മനസ്സിലാക്കി രണ്ടുദിവസത്തിനകം നല്ലതായി എഴുതുകയുണ്ടായി. 


പേനയും ആഭരണവും 
ഒരാള്‍ അമ്മയ്ക്കു ഒരു പേനാ സമ്മാനിച്ചു. അമ്മ അതും കൈയില്‍ 


210 


വച്ച്‌ ചിരിതുടങ്ങി. 


“മോന്‍ ഈ പേനാ എനിക്കു തന്നിട്ടെന്ത്‌ ? ഒന്നുരണ്ടു ദിവസത്തിനകം 
അമ്മയിതു കുത്തിയൊടിച്ചു കളഞ്ഞെങ്കിലായി. ഉടുത്തിരിക്കുന്ന തുണി 
ഈര്‍ന്നുതാഴെപ്പോയാല്‍ അമ്മ അറിയാറില്ല. പിന്നെങ്ങനെ പേനാ 
സൂക്ഷിക്കും?” 


ഭക്തന്മാര്‍ അമ്മയെ സ്വര്‍ണ്ണാഭരണം അണിയിക്കും. അമ്മ അതു 
ധരിച്ചുകണ്ടില്ലെങ്കില്‍ അവര്‍ക്കു സങ്കടമാണ്‌. പക്ഷേ, എവിടെയാണി 
തൊക്കെ ഉഈരിപ്പോകുന്നതെന്ന്‌ അറിയാന്‍ പററുകയില്ല. പെറുക്കാന്‍ പിറകേ 
ആളുനടക്കണം. ചിലപ്പോള്‍ അമ്മ കമ്മലും മാലയുമൊക്കെ കടിക്ചുപറിച്ചി 
വലിച്ചെറിയുന്നതുകാണാം. 


അമ്മ-പിലര്‍ ചോദിക്കുന്നു ദേവീഭാവത്തില്‍ അമ്മ എന്തിനാണ്‌ 
സ്വര്‍ണ്ണം ധരിക്കുന്നതെന്ന്‌ ? 


മക്കളുടെ സന്തോഷത്തിന്‌ . അമ്മ അതിട്ടു കണ്ടില്ലെങ്കില്‍ അവര്‍ 
കരച്ചിലാകും. സ്വര്‍ണ്ണം സ്വര്‍ണ്ണമാണെന്നു മറ്റുളളവര്‍ക്കാണു തോന്നുന്നത്‌. 
അമ്മയ്ക്കു തോന്നാറില്ല. ഇതിനു വില കല്‍പിക്കുന്നതും നിങ്ങളൊക്കെയല്ലേ? 
പിന്നെ വേറൊന്നു പറയാം. വല്ലയിടത്തും കിടക്കുന്ന കല്ലെടുത്തു 
വിഗ്രഹംകൊത്തി പ്രതിഷ്ഠിച്ച്‌ ആഭരണവും പട്ടും എല്ലാം ചാര്‍ത്തി 
പൂജിക്കുന്നതെന്തിനാണ്‌ ? 


ഭക്തന്‍--ആളുകളുടെ ഇഷ്ടം. 


അമ്മ_അതുപോലെ മക്കളുടെ ഇഷ്ട്രപകാരം അമ്മയും ഇതെല്ലാം 
“ ധരിക്കുന്നു എന്നേയുളളൂ.. എന്നാലും, മാതൃക കാട്ടാനായി അണിയാതിരി 
ക്കുന്നതും കൊളളാം.” 


ഭക്തജനങ്ങള്‍ എരതമാര്തം സ്വര്‍ണ്ണം അമ്മയ്ക്കു നല്കി എന്നതിനു 
കണക്കില്ല. എത എണ്ണം അമ്മ കടിച്ചുപറിച്ചും വലിച്ചുപൊട്ടിച്ചം കളഞ്ഞു 
എന്നതിനും കണക്കില്ല. ആരെങ്കിലും വന്നു ചോദിച്ചാല്‍ അതൊക്കെ അങ്ങു 
പെറുക്കിക്കൊടുക്കും. ബന്ധുക്കളും വീട്ടുക്കാരും പരിചയക്കാരുമെല്ലാം 
അമ്മയുടെ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുപോയി. അമ്മ ഒന്നും 
സുക്ഷിച്ചിട്ടില്ല. അമ്മ സ്വന്തം ഇഷ്ട്രപകാരം ധരിക്കുന്നത്‌ ചരടില്‍ | 
കോര്‍ത്ത രൃദ്രാക്ഷംകൊണ്ടുളള ആഭരണങ്ങള്‍ മാതമാണ്‌. 


s 


തനി പെററമ്മ 
ബോംബെ ചിന്‌ മയാമിഷനില്‍ പഠിക്കാന്‍ പോയിരുന്ന ചന്ദ്രു വരുന്നു, 


211 


എന്ന്‌ അമ്മയ്ക്കു കത്തുകിട്ടി. അപ്പോള്‍മുതല്‍ അമ്മ ഓടിനടന്ന്‌ 

ഞ്ഞ ചോദിച്ചുതുടങ്ങി_ “എപ്പോഴാണ്‌ മോന്‍ വരുന്നത്‌ ? 
വണ്ടിയുടെ സമയം എപ്പോഴാണ്‌ ' ഉച്ചയ്ക്ക്‌ അമ്മ ഈണു കഴിക്കുമ്പോള്‍ 
(ഒരാള്‍ വിളിച്ചപറഞ്ഞു_ ചന്ര്രുമോന്‍ വന്നു'. അമ്മ എച്ചില്‍ കൈയോടെ 
ഇണുംനിര്‍ത്തി എഴുന്നേറേറാടി. ചെന്ന്‌ ചന്രദുവിനെ കെട്ടിപ്പിടിച്ചുകരയാന്‍ 
തുടങ്ങി. കൊച്ചുകുഞ്ഞിനെപ്പോലെ ചന്രദുവിനെ പിടിച്ചു മടിയില്‍ കിടത്തി 
തലോടാന്‍ തുടങ്ങി. പിന്നെ (ബഹ്മചാരി വേണുവിനെ ചൂണ്ടിക്കാണിച്ചു 
കൊണ്ട്‌ അമ്മ പറഞ്ഞു_ ചന്രദുമോന്‍റ സൈസുതന്നെ വേണുവും. 
അതേ ബഹളവും രീതികളും. രണ്ടുപേരുടെയും നാളും ഒന്നുതന്നൈ.” 


അപ്പൂപ്പന്‍മോന്‍ 


അമ്മയ്ക്കു ര്രായഭേദമെന്യേ എല്ലാവരും മോനും മോളുമാണ്‌. 
ഫാന്‍സുകാരനായ ഒരു പടുവൃദ്ധന്‍ ആശ്രമത്തില്‍ വന്നു. “ഈശ്വര്‍” 
എന്നാണ്‌ പുതിയ പേര്‌. അമ്മ അദ്ദദഹത്തെ വിളിക്കുന്നത്‌ ' 
അപ്പൂപ്പന്‍മോന്‍' എന്നാണ്‌. കേള്‍ക്കുന്നവര്‍ ചിരിയോടു ചിരി. നിതൃകന്യ 
കയ്ക്ക്‌ അപ്പൂപ്പന്‍മോന്‍! അപ്പൂപ്പന്‍ മോന്‍ (ഫാന്‍സിലൊരു പേരുണ്ട്‌ -- 
"സഞ്ചി അപ്പൂപ്പന്‍”. എവിടെപ്പോയാലും ഒരു സഞ്ചി തോളില്‍ കാണും. 


ആശ്രമവും പരിസരവും അദ്‌ ദേഹത്തിന്‌ ഇണങ്ങി. അമ്മയോട്‌ വലിയ 
ഭക്തി. നല്ലതുപോലെ സാധന അനുഷ്ഠിക്കും. 


അദ്ധ്യായം പതിനാറ്‌ 


അമ്മയും ആരശമകാര്യങ്ങളും-3 


പവിധതം ചരിതം യസ്ധ്യാ: 
പവിതം ജീവനം തഥാ 
പവിശ്രതാ സ്വരൂപിണഞ്ൈ 
തജെമ്്യ ദേല്്യ നമോ നമഃ 


നിരീശ്വരവാദികളും ഭിം യുക്‌ തിവാരികളും ബുദ്ധി - 
ജീവികളും വിപ്ളവകാരികളും എല്ലാമായ കേരളീയരുടെ ഇടയില്‍, 
ദരിദ്രമായ അരയകുടുംബത്തില്‍, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു പെണ്‍ 
കുട്ടി വളരുക, അവിവാഹിതയായി ജീവിക്കാന്‍ നിശ്ചയിക്കുക, വീട്ടുകാരും “ 
നാട്ടുകാരും എതിര്‍ത്തിട്ടും ഒടുവില്‍ സ്വന്തം വീടുതന്നെ ര്രഹ്‌ മചാരികളായ 
ചെറുപ്പക്കാര്‍ നിറഞ്ഞ ആരശമമാക്കി മാറ്റുക. അആര്ത ചെറിയ വെല്ലുവിളികളൊ 
ന്നുമല്ല അമ്മ നേരിട്ടത്‌. അതും, പുരുഷമേധാവിത്വമുള്ള ഒരു ജനസമുദായം. 
അമ്മയുടെ വിജയം ഈശ്വരശക്തിയുടെ വിജയം മാര്രമാണ്‌ . ഇരുപതുക 
ഴിഞ്ഞ അവിവാഹിതയായ ഒരു യുവതിയെ കണ്ടുമുട്ടിയവരെല്ലാം 'അമ്മ്‌ 
എന്നു വിളിച്ചു പാദത്തില്‍ വീണു നമസ്‌ കരിക്കണമെങ്കില്‍ മറ്റെന്തു കാരണം 
കണ്ടെത്തും! 


പ്രതികൂലസാഹചര്യത്തില്‍ സ്വന്തം വീടിനെ ആശ്രമമാക്കിയ അമ്മ 
തനിക്കു നേരിട്ട ്രശ്‌നങ്ങളുടെ ഒരു ചെറിയ സൂചന ഇങ്ങനെ നല്‍കുന്നു. 


"ഒരു കണക്കിന്‌ രാമകൃഷ്ണദേവന്‍ കാര്യം എളുപ്പമായിരുന്നു. 
ചുറ്റിനും ആദ്ധ്യാത്മികതയുളള ആളുകള്‍. കാണാന്‍ വന്നവരെല്ലാം 
ഭക്തന്മാര്‍. ഭഗവാന്‌ അവരുടെയടുക്കല്‍ ആദ്ധ്യാത്മികം മാ്രതം 
പറഞ്ഞാല്‍ മതിയായിരുന്നു. എന്നാല്‍ അമ്മയ്ക്കോ? ജനിച്ചുവളര്‍ന്ന 
വീട്ടിലെ ആള്‍ക്കാരെയും ബഹ്മചാരികളെയും ആദ്ധ്യാത്മിക ജീവികളെ 


213 


യയ ഗൃഹസ്ഥന്‌മാരെയുമെല്ലാം ഒരേസമയം കൊണ്ടുനടക്കേണ്ടിവന്നു. 
ആശ്രമത്തെ നശിപ്പിക്കാന്‍ വാശിപിടിച്ചു നടന്നവരും ഉണ്ട്‌. അമ്മ 
വീടിനുവെളിയില്‍ ആരോടും മിണ്ടരുതെന്നായിരുന്നു ഒരുകാലത്ത്‌ വീട്ടുകാരു 
ടെ നിബന്ധന. 


, "ബ്രഹ്മചാരി മക്കള്‍ വന്നപ്പോള്‍ അവര്‍ക്ക്‌ അമ്മ അവരുടേതു 
മ്രതമായിരിക്കണമെന്നായി. ഗൃഹസ്ഥരോട്‌ അല്പം മമത കാണിച്ചാല്‍ 
അവരുടെ ഭാവം മാറും. ഗൃഹസ്ഥരോ? അമ്മ അവരുടേതു മാതമായിരിക്ക 
ണമെന്നാണ്‌ ഓരോ ഗൃഹസ്ഥന്‍െറയും വാശി. പല ഗൃഹസ്ഥര്‍ക്കും 
ബ്രഹ്മചാരികളോട്‌ വിരോധമായിരുന്നു. ആദ്‌ ധ്യാത്മികത തൊട്ടുതേച്ചിട്ടി 
ല്ലാത്ത ലാകികരോടും തനി ആദ്ധ്യാത്മിക ജീവികളോടും അമ്മയ്ക്ക്‌ 
ഒരുപോലെ ഇടപെടണം. എല്ലാവരെയും അവരവരുടെ തരംനോക്കി 
മുന്നോട്ടു നയിക്കണം. അമ്മയ്ക്ക്‌ ആരെയെങ്കിലും തള്ളാന്‍ പറ്റുമോ?” 


അമ്മയെ സമീപിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഒരാളുവന്ന്‌ കുണ്ഡലിനീ 
യോഗത്തെപ്പറ്റി ചോദിക്കും. വേറൊരാള്‍ മനോനാശത്തെപ്പറ്റി ചോദിക്കും. 
അപരന്‍ നിര്‍വ്വികല്പ സമാധിയെപ്പറ്റി അനേ 'ഷിക്കും. ജഗത്ത്‌ മനോമയമാ 
ണെന്നത്‌ മനസ്സിലാകുന്നില്ല എന്നായിരിക്കും ഒരാളുടെ സങ്കടം. 
അതുകഴിഞ്ഞു വരുന്നത്‌ ഒരു പെണ്‍കുട്ടിയായിരിക്കും. ആരോഗ്യം 
ശരിയാക്കിക്കൊടുക്കണമെന്നായിരിക്കും അവള്‍ പറയുക. ചിലര്‍ക്കു 
കല്യാണം നടത്തിക്കൊടുക്കണം. ആണ്‍കുട്ടി ജനിക്കണം. വിദേശത്തു 
ജോലിവേണം, അയലത്തുകാരെ മര്യാദ പഠിപ്പിക്കണം;പിന്നെ പശുവിനു 
പാലില്ല, തെങ്ങില്‍ കായ്ഫലം കുറവ്‌, കുട്ടിക്കു ബുദ്ധി കുറവ്‌, പരീക്ഷ 


, ജയിക്കണം, മകനെ മര്യാദക്കാരനാക്കണം, മകനു ബുദ്ധിശ്രമമാണ്‌ — 


അവന്‍ സനൃസിക്കണമെന്നു പറയുന്നു_ഇങ്ങനെ ലോകം മുഴുവന്‍ 
അമ്മയുടെ അടുക്കല്‍ വരും. ആരെയാണ്‌ ഉപേക്ഷിക്കുക. 


അമ്മ തുടരുന്നു പക്‌ഷേ, അമ്മ ആരെയും വെറുതെ വിടാറില്ല, 
വെറുതെ ഒന്നും കൊടുക്കാറുമില്ല. ഇവിടെ വരുന്നവരെക്കൊണ്ടെല്ലാം അമ്മ 
നാമം ഇപിപ്പിക്കും. മ്രന്തം ജുപിപ്പിക്കും. ആദ്യമാദ്യം കാരണം കാണാന്‍ 
വേണ്ടി അവര്‍ ഇുപിക്കും. പിന്നെ ശീലമാകും. നഷ്ടക്കച്ചവടത്തിനു 
ഞാനില്ല.” (ചിരി) A 


ഇവിടെ കുഞ്ഞുങ്ങള്‍ ഉപ്പുമാതം കൂട്ടി കഞ്ഞികുടിച്ചുകൊണ്ട്‌ രാപകല്‍ 
ജപവും ധ്യാനവുമായി കഴിയുന്നു. ലാകികചിന്ത അവരുടെ അടുത്തുപോലും 
ചെല്ലുന്നില്ല. എന്നിട്ടു നാട്ടുകാരു പറയുന്നു ഇവിടെ കുള്ളക്കടത്താണ്‌, 
വിദേശികളും ചാരന്‍ മാരുമുണ്ട്‌ , സദാചാരമില്ല എന്നൊക്കെ. ഞാനവരെ 
കുറ്റം പറയത്തില്ല. ഇവിടെ എന്താണെന്ന്‌ അവര്‍ക്കറിഞ്ഞുകൂടാ. അവര്‌ . 
അവരുടെ നിലവാരം വച്ചുകൊണ്ടു പറയുന്നു. അമ്മയ്ക്ക്‌ ആരോടും 
എതിര്‍പ്പില്ല. ആദ്യം എതിര്‍ത്തവരെല്ലാം പിന്നെ കാര്യം മനസ്സിലാക്കിയപ്പോള്‍ 





214 


വന്നു ഭക്തന്‍ മാരായി.” 


“എന്നാല്‍ മക്കളെ, അവര്‌ തെറ്റുകാരല്ല. തെറ്റുകാണുന്നതു നമ്മുടെ 
കുറവാണ്‌. അമ്മയ്ക്ക്‌ ഒരു “കഥ ഓര്‍മ്മവരുന്നു. ഒരു തമിഴനും 
കേരളീയനുമുണ്ടായിരുന്നു. രണ്ടുപേരും അടുപ്പമുളളവര്‍. തമിഴന്‍ കേരളീയ 
നോട്‌ പൂജയ്ക്കുളള സാധനം എടുത്തുകൊണ്ടുവരാന്‍ തമിഴില്‍ പറഞ്ഞു, 
അത്‌ തെറിയാണെന്നു തോന്നിയിട്ട്‌ കേരളക്കാരന്‍ തല്ലാന്‍ ചെന്നു, തമിഴിലെ 
നല്ലവാക്ക്‌ മലയാളത്തില്‍ തെറിയാണ്‌ . അതുകൊണ്ട്‌ കേരളക്കാരന്‍ തന്‍െറ 
അറിവും സംസ്‌കാരവും വച്ച്‌ അടിക്കാന്‍ ഭാവിച്ചു. അപ്പോള്‍ വേറൊരാള്‍ 
പറഞ്ഞു_ 'കുഞ്ഞെ, നീ എന്തിനു തല്ലാന്‍ ചെല്ലുന്നു? അവരുടെ ഭാഷയില്‍ 
ആ വാക്ക്‌ നല്ലതാണ്‌, നിങ്ങള്‍ക്കു ചീത്തയാണ്‌. അന്വേഷിക്കാതെ തല്ലാന്‍ 
ഓങ്ങിയപ്പോള്‍ ആരാണ്‌ അജ്ഞാനി? അതുപോലെ അമ്മയെ എതിര്‍ക്കുന്ന 
വര്‍ അവരുടെ സംസ്കാരം വച്ചാണ്‌ അങ്ങനെ ചെയ്യുന്നത്‌. കുറ്റം പറയാന്‍ 

പാടില്ല. നമുക്കു നമ്മുടെ സംസ്‌കാരം വച്ചു പെരുമാറാം. അവര്‍ നേര്‍വഴിക്കു 
വരാന്‍ ഈശ്വരനോടു ്രാര്‍ത്ഥിക്കാം.” 


സമസ്തവും നീ തന്നെ 


“സമസ്തവും നീ തന്നെ, നിന്നില്‍ എല്ലാം ലയിച്ചിരിക്കുന്നു' എന്ന്‌ 
സാധനയുടെ ഒരു ഘട്ടത്തില്‍ ഉള്ളില്‍നിന്ന്‌ അമ്മയ്ക്ക്‌ ജ്ഞാനം ലഭിച്ച. 
അന്നുതൊട്ട്‌ തന്നില്‍നിന്നന്യമായി അമ്മ ഒന്നിനെയും കണ്ടില്ല. എല്ലാം 
താന്‍തന്നെ. | 


എന്നാലും അമ്മയ്ക്കു ഭക്തയുടെ ഭാവമാണ്‌ ഇഷ്ടം. ജഗദംബയുടെ 
കുഞ്ഞായിരിക്കാന്‍ അമ്മയ്ക്കു വളരെ താല്പര്യമാണ്‌. ഭക്തിയുടെ രസം 
എത്രയായാലും മതിവരില്ല. താന്‍ പൂര്‍ണ്ണയാണെന്ന ബോധം മാറ്റിവച്ച്‌ 
അപൂര്‍ണ്ണയായ ഭക്തയായിരിക്കുന്നതില്‍ അമ്മ രസം കാണുന്നു. 


ഒരിക്കല്‍ ഒരാള്‍ ചോദിച്ചു_ അമ്മ പൂര്‍ണ്ണയാണോ?” 

അമ്മ-- “അമ്മ പൂര്‍ണ്ണയാണെന്ന്‌ അമ്മ ഒരിക്കലും പറയില്ല. അമ്മ 
പൂര്‍ണ്ണയാണെങ്കില്‍ പ്രപഞ്ചത്തിന്‍െറ സമസ്ത ജീവജാലങ്ങളും പൂര്‍ണ്ണമാ 
കണം; അവ പൂര്‍ണ്ണമാകാത്തിടത്തോളം അമ്മ പൂര്‍ണ്ണയല്ല്‌ 

ഇവിടെ അമ്മ തന്‍െറ ജീവിതലീലയുടെ മര്‍മ്മം വെളിവാക്കുന്നതായി 
കാണാം. എല്ലാ അവതാരങ്ങളുട്ടെയും ്പവര്‍ത്തനതത്വവും ഇതില്‍ 
അന്തര്‍ഭവിച്ചിട്ടുണ്ട്‌. “സമസ്തവും നീ തന്നെ” എന്നതനുസരിച്ച്‌ താന്‍ 
സര്‍വ്വവ്യാപിയും പൂര്‍ണ്ണയുമാണ്‌ എന്ന ബോധതലത്തിലാണ്‌ അമ്മയുടെ 
സ്ഥിരവാസം. അതേസമയം പൂര്‍ണ്ണതയെക്കുറിച്ച്‌ ബോധമില്ലാത്തവര്‍ക്കു 
വേണ്ടി അമ്മ അപൂര്‍ണ്ണയെപ്പോലെ അഭിനയിക്കുന്നു. 


315 


ഉപാധിരഹിതമായ ബഹ്‌ മം ശരീരമെന്ന ഉപാധിക്കുള്ളില്‍ ഒതുങ്ങുമ്പോള്‍ 
സ്വയം ചില പരിമിതികള്‍. അപൂര്‍ണ്ണതകള്‍, സ്വീകരിക്കും. അപൂര്‍ണ്ണതയി 
ലിരിക്കുന്ന മനുഷ്യര്‍ പൂര്‍ണ്ണത മനസ്സിലാക്കാന്‍ ആപ്പാപ്തരാണ്‌ . അവരുടെ 
അടുക്കല്‍ പരിമിതി സ്വീകരിച്ചു വ്യവഹരിക്കേണ്ടതിനാല്‍ അവതാരം 
അപൂര്‍ണ്ണമെന്നപോലെ വ്യവഹരിക്കുന്നു. 


എല്ലാം താന്‍തന്നെ ആയിരിക്കെ, എല്ലാവര്‍ക്കും പൂര്‍ണ്ണതാബോധം 
വരാത്തിടത്തോളം കാലം താന്‍ പൂര്‍ണ്ണമെന്നെങ്ങനെ പറയും? അവരുടെ 
അപൂര്‍ണ്ണതാബോധം തന്‍െറയും കൂടിയാണല്ലൊ. അപ്പോള്‍ അവരെല്ലാം 
പൂര്‍ണ്ണതയിലെത്തുന്നതുവരെ അപൂര്‍ണ്ണയായ ഭക്തയുടെ വേഷാകെട്ടി 
അവരെ നേര്‍വഴിക്കു നയിക്കേണ്ടിയിരിക്കുന്നു. പൂര്‍ണ്ണതയിലിരിക്കുക, 
അപൂര്‍ണ്ണമെന്നപോലെ പെരുമാറുക_ഇത്‌ അവതാരങ്ങളുടെ ജീവിതത്തില്‍ 
ശറ്റക്കുറച്ചിലോടെ കാണാം. കൃഷ്ണന്‍ അധികം അപൂര്‍ണ്ണത അഭിനയി 
ചില്ല. (ശീരാമകൃഷ്‌ ണദേവന്‍ ഭക്തന്‍ എന്ന പരിമിതി സ്വയം സ്വീകരിച്ചു. 
അമ്മയാകട്ടെ ഭാവദര്‍ശനസമയത്ത്‌ പൂര്‍ണ്ണതാഭാവത്തിലിരിക്കും, അല്ലാത്ത 
പ്പോള്‍ ഭക്തയുടെ അപൂര്‍ണ്ണതാഭാവത്തിലും പെരുമാറും. ഇങ്ങനെ 
പൂര്‍ണ്ണതയ്ക്കും അപൂര്‍ണ്ണതയ്ക്കും ഇടയ്ക്കുളള സമര്‍ത്ഥമായ ഞാണി 
ന്മേല്‍ക്കളി അമ്മയുടെ ജീവിതത്തെ അദ്ഭുതാവഹമാക്കുന്നു. 


ചില ഭക്തന്മാര്‍ അമ്മയുടെ അടുക്കല്‍ വന്നു പരാതിപ്പെടും 
“അമ്മേ, സത യം പറയമ്മെ. അമ്മ ഞങ്ങളെ കബളിപ്പിക്കുകയാണോ? അമ്മ 
തന്നെയാണ്‌ ഭഗവാനും ദേവിയമ്മച്ചിയും എന്ന്‌ ചിലരൊക്കെ പറയുന്നല്ലൊ. 
അമ്മയില്‍ ദേവിയും ഭഗവാനും വരുന്നു എന്നാണ്‌ അമ്മ ഞങ്ങളെ 
ധരിപ്പിച്ചിരിക്കുന്നത്‌ . ഞങ്ങളെ പറ്റിക്കുകയാണോ? സത്യം പറയമ്മെ.” 


| അമ്മ കടുകിട വഴങ്ങുകയില്ല. ഓരോരുത്തരുടെയും വളര്‍ച്ചയുടെ ഫട്ടം 

; നോക്കിയിട്ടാണ്‌ മറുപടി. അമ്മ പറയും-- വല്ലവരും വല്ലതുമൊക്കെ പറയും. 
മക്കള്‍ അതൊന്നും കേട്ട്‌ ചലിക്കരുത്‌ . മക്കള്‍ക്ക്‌ അമ്മയെ മനസ്സിലായിട്ടു 
ണ്ടല്ലൊ. അതനുസരിച്ചു നീങ്ങിയാല്‍ മതി. അമ്മ ഭഗവാനാണെന്നും 
ദേവിയമ്മച്ചിയാണെന്നുമ്മെക്കെ ആരു, വേണമെങ്കില്‍ പറയട്ടെ. അതിനൊ 
ന്നും ചെവികൊടുക്കണ്ട. 


പരാതിയുമായി വന്നവര്‍ സന്തോഷിച്ചു മടങ്ങും. അമ്മയെ 
ശരിക്കറിഞ്ഞവര്‍ അവരാണെന്നഭാവം മുഖത്തു കാണും. 


അവര്‍ പോയിക്കഴിയുമ്പോള്‍ ഒരാള്‍ അമ്മയോട്‌ ചോദിക്കും--'തഅമ്മ 
അവരെ സത്യം മനസ്സിലാക്കാതെ പറഞ്ഞു പറ്റിക്കുന്നതെന്താണ്‌ ?” 


അമ്മ-അവര്‍ക്കെന്തുവേണമെന്ന്‌. അമ്മയ്ക്കറിയാം. ഭാവസമയത്ത്‌ 
ഭഗവാനോടും ദേവിയമ്മച്ചിയോടും എല്ലാം തുറന്നു പറഞ്ഞ്‌ അവര്‍ അവരുടെ 
ഭാരമിറക്കിവച്ച്‌ ആശ്വസിക്കുന്നു. അമ്മ തന്നെയാണ്‌ ഭഗവാനും ഭഗവതിയും 


216 


എന്നുവന്നാല്‍ അവര്‍ പിന്നെ അമ്മയോട്‌ എല്ലാം തുറന്നുപറയാന്‍ മടിക്കും. 
തന്നെയല്ല, ഭാവംകഴിഞ്ഞ്‌ സാധാരണ സ്ര്രീയെന്ന നിലയില്‍ അവര്‍ക്ക്‌ 
അമ്മയോടുള്ള അടുപ്പവും സ്‌നേഹവും അപ്പോള്‍ കുറയാനും ഇടയാകും. 
അത്‌ അവരുടെ വളര്‍ച്ചയ്ക്കു ദോഷകരമാണ്‌.” 


അമ്മയെ കൃഷ്ണനായി കാണുന്നവരുടെ മുമ്പില്‍ അമ്മ കൃഷ്ണനാണ്‌; 
ദേവിയായി കാണുന്നവരുടെ മുമ്പില്‍ ദേവിയാണ്‌; മനുഷ്യസ്രതീയായി 
മാൃതം കാണുന്നവരുടെ മുമ്പില്‍ വെറും മനുഷ്യസ്ര്രീയാണ്‌. എല്ലാവരും 
സ്വന്തം ്പതിബിംബം അമ്മയില്‍ കാണുന്നു. അമ്മയെ പഴി പറയണ്ടാ, 
മക്കളുടെ ഗുണത്തിനുവേണ്ടി അമ്മ അവരുടെ താളത്തിനു തുളളുകയാണ്‌. 
കുഞ്ഞുങ്ങള്‍ക്കുവേണ്ടി അമ്മ അവരുടെ താളത്തിനു തുളളുകയാണ്‌. 
കുഞ്ഞുങ്ങള്‍ക്കുവേണ്ടി അച്‌ഛനമ്മമാര്‍ ആന കളിക്കുമല്ലോ. പുറമേ എന്തു 
പരിമിതി സ്വീകരിച്ചാലും, ഏതവതാരവും പൂര്‍ണ്ണമാണ്‌. 


“അമ്മ ദേവിയാണെന്ന്‌ ആദ്യം കണ്ടപ്പോൾതന്നെ എനിക്കു തോന്നി, 
എന്നെ കബളിപ്പിക്കാഞ്ഞതെന്താണ്‌ ?' ഒരാള്‍ ചോദിച്ചു. അമ്മ പറഞ്ഞു- 
“മോന്‌ ആദ്ധ്യാത്മികം അറിയാം. പിന്നെന്തിനാണ്‌ അമ്മ കബളിപ്പി 
ക്കുന്നത്‌ ?” 


ഇതിന്‍െറ മറുവശം ചിരിക്കു വക നല്‍കും, ഒരുദിവസം ഒരു ഭക്ത 
കുറെ ആള്‍ക്കാരെയുംകൂട്ടി ്രതീക്ഷകളോടെ “അവതാരമൂര്‍ത്തിയായ 
വളളിക്കാവിലമ്മയെ ദര്‍ശിക്കാന്‍ ആശ്രമത്തിലേക്കു ചെന്നു. അപ്പോള്‍ 
അവിടെ നല്ല പൂരം! അമ്മ മുറ്റത്തു വെറും നിലത്തു കുത്തിയിരുന്ന്‌ സാധാരണ 
സ്ത്രീകളെപ്പോലെ സംസാരിക്കുകയാണ്‌ _ “ഹോ! വന്നിരിക്കുന്നു. ഓരോ 
ബന്ധുക്കള്‍, വീതം ചോദിക്കാന്‍. ദെ, എന്‍െറ ദേഹത്തു രുഗ്രാക്‌ ഷം മാശ്രമെ 
ഉളളു. സുഗുണച്ചന്‍ ആശ്രമത്തിനു കുറച്ചു വെളളക്കുഴി തന്നു. ഭക്തന്മാര്‍ 
മണ്ണിട്ടു നികത്തി ആശ്രമം വച്ചു. ഇപ്പോള്‍ ചോദിക്കുകയാണ്‌ ആരുപറഞ്ഞു 
മണ്ണിട്ടു നികത്താനെന്ന്‌, വീതം വേണമെന്ന്‌. ഇവര്‍ക്കൊക്കെ എന്ത്‌ 
ഈശ്വരവിശ്വാസമാണ്‌ !” 


അയോദ്ധ്യയിലെ രാമനെയും ദ്വാരകയിലെ കൃഷ്ണനെയും ഒക്കെ 
സങ്കല്പത്തില്‍ കണ്ടുകൊണ്ടു വന്നവരുടെ മനസ്സില്‍ എന്തു തോന്നിയിരിക്കും 
എന്നു പറയണ്ടാ. അല്ലെങ്കില്‍ സീതയേയും രുഗ്മിണിയേയും ചിന്തിച്ചുകൊ 
ണ്ട്‌ വന്നാലും കേമമായി. 


എന്നാല്‍, അമ്മയെ അടുത്തറിഞ്ഞവര്‍ക്കു കൂസലില്ല, അവര്‍ ഈ 
മഹാമായാവിനിയുടെ കളി ഏറെ കണ്ടതാണ്‌. അമ്മയുടെ അടുത്ത നീക്കവും 
പ്രതീക്‌ ഷിച്ച്‌ അവര്‍ കഴത്തിരുന്നു. അധികം കഴിഞ്ഞില്ല. അമ്മ പെട്ടെന്ന്‌ 
അമര്‍ത്തി കുടുകുടെ ചിരി തുടങ്ങി. എന്നിട്ട്‌ സ്വരംതാഴ്ത്തി അടുത്തിരുന്ന 
“വരോട്‌ പറഞ്ഞു--'ദാ കണ്ടോ, അച്ചാമ്മ (അച്ഛന്‍െറ അമ്മ) 
അവിടിരിക്കുന്നുത്‌ ? അവരു കേള്‍ക്കാനാണു ഞാന്‍ പറഞ്ഞത്‌. അവരുടെ 


217: 


വീട്ടുകാരെയൊക്കെ ഞാന്‍ സഹായിക്കണമെന്നാണ്‌ അച്ചമ്മയുടെ 
മനസ്സിലിരിപ്പ്‌. അച്ചാമ്മയ്ക്കു വീട്ടുകാരോടു മമത കുറെ കൂടുതലാണ്‌ .” 


അപ്പോള്‍ അതാണു കാര്യം. വൃദ്ധയായ അച്ചാമ്മയ്ക്കു വേണ്ടതായ 
ഭാഷ അമ്മ പറഞ്ഞെന്നേ ഉളളു. 


ഓരോ വിഷയത്തെപ്പറ്റി അമ്മ നൂറുപേരോട്‌ നൂറുതരത്തില്‍ പറയും. 


കാരണമെന്തെന്നോ? ഓരോരുത്തരുടെയും പുരോഗതിക്കു സഹായകമാകു 
ന്നത്‌ അമ്മ നല്‍കുന്നു എന്നു മാര്തം. 


അമ്മ സ്നേഹത്തിനു വഴങ്ങും. അതു ചിലര്‍ മുതലെടുക്കാന്‍ ശ്രമിക്കും. 
സ്വന്തമിഷ്ടം സാധിക്കാന്‍ വാശിപിടിക്കും. അമ്മ തല്ക്കാലം ഇളവു 
കാണിക്കും. പക്ഷേ, വാശിപിടിച്ചവര്‍ പിന്നെ പശ്ചാത്തപിക്കും. 
തന്നിഷ്ടത്തിന്‍െറ പിന്നാലെ പോയത്‌ ദോഷമായി എന്ന്‌ അവര്‍ക്കു 
മനസ്സിലാകും. ആരുടെ മനസ്സിനെയും (വണപ്പെടുത്താന്‍ മനസ്സില്ലാത്ത 
അമ്മയെ ഒന്നിനും നിര്‍ബ്ബന ധിക്കരുത്‌, എല്ലാം അമ്മയുടെ ഇച്ഛയ്ക്കു 
വിട്ടുകൊടുക്കാം. വാശിപിടിച്ച്‌ അമ്മയെക്കൊണ്ട്‌ എന്തെങ്കിലും നേടുന്നതു 
ശരിയല്ല എന്നു കരുതാത്തവര്‍ കണ്ടേക്കാം. അവരുടെ അടുത്ത്‌ പല 
അടവുകളും (പയോഗിക്കേണ്ടിവരും. അവരെ സമ്പൂര്‍ണ്ണ സമര്‍പ്പണഭാവ 
ത്തിലേക്ക്‌ കൊണ്ടുവരണമല്ലോ. അമ്മ കെട്ടാത്ത വേഷമില്ല. ആടാത്ത 
പാര്്മില്ല. നോക്കിനോക്കി നിന്ന്‌ അമ്പരക്കാം. ഓര്‍ത്തോര്‍ത്ത്‌ നമിക്കാം. 


, രോഗം ഏറ്റെടുക്കുന്ന കരുണാമയി 


ഭക്തന്‌ മാരുടെ അസുഖങ്ങള്‍ അമ്മ ഏറ്റെടുക്കും. അങ്ങനെ 
അമ്മയ്ക്കു പല രോഗങ്ങളും കാണും. മക്കള്‍ പലരും പല മരുന്നുകളും 
കൊണ്ടുവരും. അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുര്‍വേദവും എല്ലാം 
കാണും. ഒരു കൊച്ചുകുട്ടിയുടെ മട്ടില്‍ കൊടുക്കുന്നതൊക്കെ അമ്മ കഴിക്കും. 
എന്നാല്‍ മുരുന്നുകള്‍കൊണ്ട്‌ തനിക്ക്‌ ഒരു ്രയോജനവുമില്ലെന്ന്‌ അമ്മ 
പലകുറി പറഞ്ഞിട്ടുണ്ട്‌. അമ്മ സ്വേച്ഛയാ മറ്റുളളവരുടെ കര്‍മ്മഫലം . 
ഏറ്റെടുത്ത്‌ അനുഭവിക്കുന്നിടത്ത്‌ എന്തു ചികിത്സ! കര്‍മ്മഫലത്തെ 
ഗുളികയും കഷായവുംകൊണ്ട്‌ തടയാമോ? 29 മുതല്‍ 38 വയസ്സുവരെ 
തന്നില്‍ പല അസുഖങ്ങളും പ്രകടമാകുമെന്ന്‌ അമ്മ നേരത്തെ 


പറഞ്ഞിട്ടുണ്ട്‌. അതിനുശേഷര്‍ അമ്മയുടെ നാമം ലോകമെങ്ങും രപസിദ്ധ 
മാകും. | 


“ ഒരുദിവസം ശ്വാസംമുട്ടലും തലവേദനയുംകൊണ്ട്‌ അമ്മ നന്നേ 
കഷ്ടപ്പെട്ടു. ഒരു (ബഹ്‌ മചാരി സങ്കടം സഹിക്കാതെ പറഞ്ഞു_ അമ്മേ, 
“ ഞങ്ങള്‍ക്കുകൂടി അസുഖം കുറേശ്ശെ തരു, ഞങ്ങളും add 


218 


അമ്മ-തന്നാല്‍ നിങ്ങള്‍ താങ്ങുകയില്ല. ആര്‍ക്കു പകരാനാണ്‌ ? ശരീരം 
അനുഭവിച്ചുതന്നെ തീരണം. പണ്ടു രാമകൃഷ്ണന്‍മോന്‍ എന്നോട്‌ 
ഇതുപോലെ രോഗം ചോദിച്ചു. “നിനക്കതു താങ്ങാന്‍ പറ്റില്ല, തപസ്സു ചെയ്ത്‌ 
ഒരു അവസ്ഥ എത്തിയവര്‍ക്കേ താങ്ങാന്‍ പറ്റു.” എന്ന്‌ അമ്മ പറഞ്ഞു. 
അവന്‍ നിര്‍ബ്ബന്ധിച്ചു, മോന്‍ നിരാഹാരമിരുന്നു അമ്മ എന്തോ ഒന്നു 
സങ്കല്പിച്ചു. കുറച്ചുകഴിഞ്ഞപ്പോള്‍ രാമകൃഷ്ണന്‍മോന്‌ നില്ക്കാന്‍ വയ്യാ, 
ഇരിക്കാന്‍ വയ്യു, ഒന്നും വയ്യ. കാലും കൈയുമിട്ടടിച്ചു. ഉച്ചത്തില്‍ കിടന്നു 
കരഞ്ഞു. പനിയും തലവേദനയും ഛര്‍ദ്ദിയും, ആകെ ബഹളമായി. 
അവസാനം കുറെ ദിവസം ആശുപ്രതിയില്‍ കിടന്നു. പിന്നീടാണ്‌ 
ഭേദമായത്‌ . അമ്മ മലപോലെ ഏറ്റെടുത്തിട്ടുളളതില്‍നിന്ന്‌ കടുകുമണിയോ 
ളമേ രാമകൃഷ്ണന്‍മോനു കൊടുത്തുളളു. അപ്പോള്‍ തന്നെ തറപറ്റി. 
അമ്മയ്ക്ക്‌ അസുഖങ്ങള്‍ വരും, പോകും. നിങ്ങള്‍ അതൊന്നും 
,അന്വേഷിക്കണ്ടാ. സമയം പാഴാക്കാതെ ധ്യാനിക്കുക. അതാണ്‌ അമ്മയുടെ 
ആരോഗ്യം. ഞാന്‍ നിങ്ങള്‍ക്കൊക്കെ തന്നതിന്‍െറ പത്തിരട്ടി പലിശ 
സഹിതം തിരികെ തരാതെ വിടുകയില്ല. അമ്മയുടെ കാലത്തോളം 
നിങ്ങള്‍ക്ക്‌, ഒന്നിന്‍െറയും കുഴപ്പമില്ല. അമ്മയുടെ കാലശേഷം നിങ്ങളൊക്കെ 
ശരിക്കു ത്യാഗം അനുഭവിക്കേണ്ടിവരും. 


നാട്ടിലുളള മിക്കവാറും എല്ലാ രോഗങ്ങളും പലപ്പോഴായി അമ്മയില്‍ 
കാണാം. ഭക്തന്‍ മാരില്‍നിന്ന്‌ കാരുണ്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്‌ 
അതെല്ലാം. കുറച്ചുനേരം ഒരു രോഗം വരും. അതുമാറും. “പിന്നെ വേറൊന്നു 
പ്രത്യക്ഷമാകും. അതും അല്പംകഴിയുമ്പോള്‍ മാറും. ഇങ്ങനെ 
ആവര്‍ത്തിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ പേരുടെ രോഗങ്ങള്‍ അമ്മ 
തന്‍െറയുളളില്‍ സ്റ്റോക്കു ചെയ്തുവച്ചിട്ടുണ്ട്‌. സമയവും സാകര്യവും 
പോലെ കുറേശ്ശെ കുറേശ്ശെ അനുഭവിക്കും. കുട്ടികള്‍ പോക്കറ്റില്‍ 
കുടലയിട്ടുകൊണ്ടുനടന്ന്‌ ഇടയ്ക്കിടെ കൊറിക്കുന്നതു കണ്ടിട്ടില്ലെ, 
അതുപോലെ. 


ശരീരം മുഴുവന്‍ എടുത്തു കുടഞ്ഞ്‌ അമ്മ ഇടയ്ക്കിടെ ഞെട്ടിത്തെറി 
ക്കുന്നതു കാണാം. ദുഃഖിതരായ ഭക്തന്മാരുടെ ഗ്രാര്‍ത്ഥന ഉടന്‍ 
സൃഷ്ടിക്കുന്ന പതികരണമാണത്‌, തുടര്‍ന്ന്‌ അമ്മ അന്തരീക്ഷത്തില്‍ 
കൈചുഴറ്റുന്നത്‌ സൂക്ഷ്മതലങ്ങളിലൂടെ നല്‍കുന്ന ആജ്ഞകളും 
അനുഗ്രഹങ്ങളുമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന്‌ അമ്മയ്ക്കു 
മാരതമറിയാം. ' 


ചിലപ്പോള്‍ അമ്മ പച്ചമണ്ണില്‍ കിടന്നുരുളുന്നതു കാണാം. അതുകൊണ്ട്‌ 
അസുഖത്തിനും വ്രെപാളത്തിനും ആശ്വാസം കിട്ടുമെന്ന്‌ അമ്മ പറയുന്നു. 
അതെങ്ങനെയെന്ന്‌ അമ്മയ്ക്കു മാധ്തമറിയാം. ഇതൊക്കെ ആശ്രമത്തില്‍ 
കൂടക്കുടെ കാണാം. 


[ 
} 
i 


219 


[0 


അമ്മ പറയുന്നു_ പല ഗൃഹസ്ഥന്മാരും അമ്മയുടെ ഫോട്ടോവച്ച്‌ 
ആരാധിക്കുന്നുണ്ട്‌. അവര്‍ക്കു ്രയാസങ്ങളുണ്ടാകുമ്പോള്‍ ആ ഫോട്ടോയില്‍ 

ക്കി ഏകാഗമായി കരയും. അത്‌ അമ്മയുടെ ശരീരത്തില്‍ 
പ്രതിഫലിക്കും. അപ്പോഴാണ്‌ ചിലപ്പോള്‍ വ്രെപാളം തോന്നുന്നതും 
തറയില്‍ കിടന്ന്‌ ഉരുളുന്നതും. മാതമല്ല, ഈയിടെയായി വെറും വൃത്തികെട്ട 
രീതിയില്‍ ജീവിക്കുന്ന ചില സ്തീകള്‍ മറ്റു മാര്‍ഗ്ഗമൊന്നുമില്ലാത്തതുകൊണ്ട്‌ 
ഭാവത്തിനു വരുന്നുണ്ട്‌. “ഇങ്ങനൊരു ജീവിതം ഞങ്ങള്‍ക്കെന്തിനു തന്നു? 
എന്തുകൊണ്ട്‌ സത്യമായ മാര്‍ഗ്ഗത്തില്‍ ഞങ്ങളെ നയിച്ചില്ല? എന്നിങ്ങനെ 
അവര്‍ നിഷ്കളങ്കമായി കരയും. അവരുടെ ഏകാര്രമായ ആ വിളി 
കേള്‍ക്കുമ്പോള്‍ അവരുടെ പാപങ്ങള്‍ എന്‍െറ ശരീരത്തിലേക്കു വ്യാപിക്കും. 
ഉത്തരം സ്രതരീകള്‍ കാലില്‍ തൊടുമ്പോള്‍ ഭയങ്കരമായി പൊളളും.” 


അമ്മതുടരുന്നു_ ഒരു കുഷ്ഠരോഗിയേയോ ശ്രാന്തനേയോ കാണുമ്പോള്‍ 
ഒരു സാധാരണ മനുഷ്യനു വെറുപ്പുതോന്നും. ജ്ഞാനിക്കു കരുണ തോന്നും. 
അയാള്‍ വര്‍ഷങ്ങളായി അനുഭവിക്കുന്ന രോഗം തന്‍െറ ശരീരത്തിലേക്കു 
മാറ്റാന്‍ ജ്ഞാനിക്കു കഴിയും. പക്ഷേ, ശരീരത്തിനും കുറെ സമയം 
അതിന്‍െറ ആഫ്ലാതം ഉണ്ടാകും. ആദ്യകാലത്ത്‌ രോഗികളെയും മറ്റും 
കാണുമ്പോള്‍ ഞാന്‍ ചിന്തിച്ചിരുന്നു (അവന്‍െറ കര്‍മ്മഫലം; അനുഭവി 
ക്കട്ടെ പക്ഷേ, പിന്നീട്‌ ഈശ്വരന്‍ എന്നോടു പറഞ്ഞു എനിക്കു 
പ്രത്യേക സ്ഥാനമില്ല. ഈ കാണുന്ന ഓരോന്നിലുമാണ്‌ ഞാന്‍ 
വസിക്കുന്നത്‌ . ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ അണുവിനെയും സമത്വമായി 
കാണുന്നതാണ്‌ സേവനം.” അമ്മയുടെ ഫോട്ടോ വിതരണം ചെയ്യരുതെന്നു . 
മക്കളോടു പറഞ്ഞു. അവര്‍ കേട്ടില്ല. ഓരോ മക്കള്‍ ഫോട്ടോയില്‍ നോക്കി 
കരയും. അത്‌ അമ്മയെ സ്വാഭാവികമായി ബാധിക്കും. അമ്മ 
ഏറ്റെടുക്കാതെതന്നെ അവരുടെ രോഗം അമ്മയില്‍ എത്തിച്ചേരും. മക്കള്‍ 
പത്തുവര്‍ഷം അനുഭവിക്കുന്ന രോഗം അമ്മ ഏറ്റെടുത്താല്‍ പത്തുനിമിഷ 
മെങ്കിലും അനുഭവിക്കണ്ടെ? ഭാവദര്‍ശനസമയം മക്കള്‍ തൊടുമ്പോള്‍ 
അവരുടെ ദോഷഫലങ്ങള്‍ അമ്മയുടെ ശരീരത്തില്‍ കടക്കുന്നു. ഇതൊക്കെ 
ക്കൊണ്ട്‌ അമ്മ കുറെ ശാരീരികക്‌ ളേശം അനുഭവിക്കേണ്ടിവരും. അതു 
തീര്‍ച്ചയാണ്‌ ” 

ദുഃസ്വഭാവികളും അശുദ്ധകളുമായ സ്രതീകള്‍ അമ്മയെ ദേഹത്തു 
തൊട്ടാല്‍ വസൂരിക്കുരുക്കള്‍പോലെ ദേഹംനിറയെ കുമളിക്കും. അമ്മ 
പറയുന്നു_ കുറച്ചു കഴിഞ്ഞപ്പോള്‍ അമ്മ ചിന്തിക്കാന്‍ തുടങ്ങി--ഞാന്‍ 
വായുപോലാണ്‌ . (ബഹ്‌ മമാണ്‌, എഴന്ന എന്തു ബാധിക്കാനാണ്‌ ? എന്നിട്ട്‌ 
നടന്ന്‌ എല്ലാവരേയും തൊടാന്‍ തുടങ്ങി. ആ ഭാവത്തില്‍ ആരെയും തൊടാം. 
കുഴപ്പമില്ല. എന്നാലും വളരെ ദുഷിച്ച (പകൃതക്കാര്‍ തൊട്ടാല്‍ ദേഹം 
പൊളളും.” 


ഒരു ഭക്തന്‍--അമ്മേ, അനേകായിരംപേരുടെ പാപം അമ്മ ഏറ്റെടുക്കു 


[ 


220 


ന്നത്‌ അനുഭവിച്ചുതീര്‍ക്കണമെന്നു പറയുന്നല്ലൊ. 

അമ്മ--അതെ, അതുവേണം. 

ഭക്തന്‍_അമ്മ ദീനക്കാരിയായി കഷ്ടപ്പെടുന്നതു കാണാന്‍ 
ഞങ്ങള്‍ക്കു വിഷമമാണ്‌. 

അമ്മ--എന്തുചെയ്യാം? ആശ്ശയിഛവരുന്ന മക്കളുടെ പാപം 
ഏറ്റെടുക്കാതിരിക്കാന്‍ പറ്റുകയില്ല. ' 

ഭക്തന്‍--അമ്മ വിചാരിച്ചാല്‍ അനുഭവിക്കാതിരിക്കരുതോ? 

അമ്മ-അതു ശരിയാണ്‌. വേണമെങ്കില്‍ ജ്ഞാനാഗ്‌നിയില്‍ 
ദഹിപ്പിച്ചുകളയാം. എന്നാലും അല്പം വല്ലതും അനുഭവിക്കാതെങ്ങനെ? 
രോഗം അമ്മ ഒട്ടും അനുഭവിച്ചിട്ടില്ല എങ്കില്‍ അത്‌ .പകൃതിയിലേക്കു 
വിടേണ്ടിവരും. അങ്ങനെചെയ്താല്‍ അത്‌ വീണ്ടും അവര്‍തന്നെ 
അനുഭവിക്കേണ്ടിവരും. 


ജീവന മുക്തനും അവതാരവും 


സാധനചെയ്ത്‌ ഈ ഇന്മം ലക്‌ ഷ്ൃത്തിലെത്തുന്ന ആളാണ്‌ 
ജീവന്മുക്തന്‍. അങ്ങനെയുളള ഒരാള്‍ക്കു ചുരുക്കം ചിലരെ രക്ഷിക്കാന്‍ 
കഴിഞ്ഞേക്കാം. ഇക്കൂട്ടര്‍ കൊച്ചുവഞ്ചികള്‍ പോലെയാണ്‌. 


, എന്നാല്‍ അവതാരം കപ്പല്‍പോലെയാണ്‌. എര്തയെങ്കിലും പേരെ 
അനായാസം മറുകര എത്തിക്കുന്നു. ഈ ജന്മം നേടിയതല്ല, കൂടെ 
കൊണ്ടുവന്ന അനന്തശക്തിയാണ്‌ അവതാരങ്ങള്‍ക്കുളളത്‌ . എത്രപേരെ 
വേണമെങ്കിലും ഇച്‌ ഛാമാര്രത്താല്‍ രക്ഷിക്കാന്‍ അവര്‍ക്കു കഴിയും. 


ഈ ദൃഷ്ടിയില്‍ അമ്മയുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്‌ ഒരു 
അനുഭവമായിരിക്കും. , പതിനായിരങ്ങള്‍ അമ്മയെ സമീപിച്ചിരിക്കുന്നു. 
എര്രയോ ലഫ്ലുവായ കാര്യമെന്നപോലെ അമ്മ അവരുടെയെല്ലാം 
രക്ഷാഭാരം ഏറ്റെടുക്കുന്നു. “അമ്മ എപ്പോഴും കൂടെയുണ്ട്‌ ' എന്ന്‌ അമ്മ 
ഓരോരുത്തര്‍ക്കും ഉറപ്പുകൊടുക്കുന്നു. അഭയം നല്‍കുന്നു. ഈ ഇന്മം 
സാധനചെയ്തു ലക്ഷ്യത്തിലെത്തിയ ഒരു ജ്ീവന്മുക്തന ഇത്തരം 
മഹാകര്‍മ്മം സ്വപ്‌നത്തില്‍ ചിന്തിക്കുകപോലും സാദ്ധ്യമല്ല, വര്‍ഷങ്ങളായി 
ഏറ്റവും വൃത്തികെട്ട ലൌകികന്മാരുള്‍പ്പെടെയുളള പതിനായിരങ്ങളുടെ 
ഭാരം അമ്മ ഏറ്റെടുക്കുന്നു എന്ന്‌ ഭക്തജനങ്ങള്‍ക്ക്‌ അനുഭവമുണ്ട്‌. 
.പക്ഷേ, അമ്മയ്ക്ക്‌ ഒരു കുലുക്കവുമില്ല. സമൃരദത്തിലേക്ക്‌ നദികളിലൂടെ 
ചെളി ഒലിച്ചുചെല്ലുന്നതുപോലെ എണ്ണമില്ലാത്ത ജനങ്ങളുടെ പാപശക്തി 
അമ്മയില്‍ ലയിച്ചു മറയുന്നു. അതിനെ ഉള്‍ക്കൊള്ളുക. താം 
ദഹിപ്പിക്കുക ഇതൊക്കെ അമ്മയ്ക്ക്‌ ഏറ്റവും നിസ്സാരമാണ്‌. [ 

തയെ അറിയാന്‍ ശ്രമിക്കുന്നവരെ. നിറുത്തി ചിന്തിപ്പിക്കുന്ന ഒരു 


221 
വിഷയമാണിത്‌ . 


ശിശയ.പകൃതി 


ഒരിക്കല്‍ ഏതോ ഭക്തന്‍െറ ആസ്ത്മാരോഗം അമ്മ ഏറ്റെടുത്തു. 
ശ്വാസവിമ്മിഷ്‌ ടംകൊണ്ട്‌ അമ്മ ക്ളേശിച്ചു. നിലത്തു കിടന്നുരുണ്ടു. 
അന്തേവാസികള്‍ നിസ്സഹായരായി നോക്കിനിന്നു. കണ്ടുനില്‍ക്കാന്‍ 
കഴിവില്ലാതെ ചിലര്‍ മാറിപ്പോയി. ചിലരുടെ കണ്ണുകള്‍ നിറഞ്ഞു. കുറെനേരം 
അമ്മ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒരു ്ബഹ്‌ മചാരി ഒരോറഞ്ച്‌ 
പൊളിച്ചുനീട്ടി. അമ്മ അതു തട്ടിമാറ്റി. കണ്ണുമടച്ചുകിടന്നു. (ബഹ്മചാരി 
ഓറഞ്ചുമായി എഴുന്നേറ്റു പോകാന്‍ തുടങ്ങിയപ്പോള്‍ അമ്മ 'എന്‍റാറഞ്ച്‌ ' 
എന്നുംപറഞ്ഞ്‌ എഴുന്നേറ്റു. വെറും കൊച്ചുകുഞ്ഞിന്‍െറ മട്ട്‌. 

വേറൊരിക്കല്‍ ആരോ അമ്മയ്ക്കു കുറെ ചോക്ളേറ്റ്‌ കൊടുത്തു. അമ്മ 
അതെല്ലാം ചുറ്റുമിരുന്ന കുട്ടികള്‍ക്കും മറ്റും വിതരണംചെയ്തു. ഒരെണ്ണവും 
അമ്മ എടുത്തില്ല. മറ്റുളളവര്‍ തിന്നുന്നതു നോക്കി രസിച്ചിരുന്നു. ചോക്ളേറ്റു 
കടലാസുകള്‍ കുട്ടികള്‍ വലിച്ചെറിഞ്ഞതു പെറുക്കിയെടുത്ത്‌ അമ്മ 
തട്ടിക്കളിക്കാന്‍ തുടങ്ങി. അമ്മയുടെ മുഴുവന്‍ ശ്രദ്ധയും അതിലായി. വെറും 
കൊച്ചുകുഞ്ഞ്‌ . ഒരു കുട്ടി അമ്മയുടെ ചോക്ളേറ്റു കടലാസ്സില്‍ ഒരെണ്ണം 
എടുത്തു. “ഇവിടെത്താ, അതെന്‍െറയാ' എന്നുംപറഞ്ഞ്‌ ചാടിവീണ്‌ അമ്മ 
അതു പിടിച്ചുവാങ്ങി. എന്നിട്ട്‌ നഷ്ടപ്പെട്ട ഏതോ വിലപ്പെട്ട വസ്തു കിട്ടിയ 
സംതൃപ്തിയോടെ അമ്മ ചോക്‌ളേറ്റ്‌ കടലാസ്‌ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. 


ഈശ്വരന്‍ ശിശുക്കളുടെ മട്ടാണെന്നു പറഞ്ഞുകേള്‍ക്കുന്നു. പരമഹംസ 


ന്മാരില്‍ ശിശ്ൃരപകൃതി കാണുന്നുണ്ട്‌ . എല്ലാം ഇവിടെയിതാ കണ്‍മുമ്പില്‍ 
കാണുന്നു. 


ദിനചര്യ കൊഴിഞ്ഞു 


വായിലെ 'ഞൊണല്‌' അമ്മ ഒരു (്രഹ്മചാരിയെ കാണിച്ച. 


ബ്രഹ്മചാരി-അമ്മ പല്ലും തേക്കുകയില്ല, നാക്കും വടിക്കുകയില്ല. 
അതാണിങ്ങനെ വരുന്നത്‌ . 


അമ്മ--എനിക്കതൊക്കെ ചെയ്യാന്‍ വയ്യാ. പണ്ടു കുളിക്കാന്‍ പോകും. 
അവിടെ ധ്യാനിച്ചിരിക്കും. തോര്‍ത്തും സോപ്പും ഒന്നും എടുക്കാന്‍ 
ഒക്കുകേലാ. പിന്നെന്തുചെയ്യും? പണ്ടൊക്കെ ആരെങ്കിലും ബലമായി പിടിച്ചു 
പല്ലുതേപ്പിച്ചാല്‍ തേച്ചു. 


222 
നിസ്സംഗത്വം 


ഒരുദിവസം ഉച്ച. ആദ്യം പശുവിന്‌ തീറ്റികൊടുത്തു. പിന്നെ എല്ലാവരും 
ഈണിനിരുന്നു. അമ്മയും ഉണുമുറിയിലുണ്ട്‌. എനിക്ക്‌ അതുവേണം, 
ഇതുവേണം എന്നെല്ലാം പറഞ്ഞ്‌ അമ്മ ബഹളം കൂട്ടാന്‍ തുടങ്ങി, 
“ചോറുതായോ” “സാമ്പാറു കൊണ്ടുവായോ' എന്നെല്ലാം വിളിച്ചുകൂവി. 
ചോദിച്ചതും ചോദിക്കാത്തതുമെല്ലാം കൊണ്ടുനിരത്തി. അപ്പോള്‍ ഒന്നും 
വേണ്ടാ. എല്ലാം തളളിമാറ്റിവച്ചു. ഇന്നലെ കൊതികാണിച്ച സാധനം 
ഇന്നുകൊടുത്തു നോക്കി. അതും തളളിമാറ്റിവച്ചു. എന്നിട്ടോ? അല്‌ പംകഴിഞ്ഞ്‌ 
എല്ലാം വലിച്ചടുപ്പിച്ചു വച്ച. കാണേണ്ടതു തന്നെ പിന്നത്തെ കാഴ്ച! 
പാല്‍പ്പായസവും ചോറും സാമ്പാറും അവിയലും അച്ചാറും പിന്നെ കണ്ണില്‍ 
കണ്ടതെല്ലാം കൂട്ടിയിളക്കി എല്ലാവരുടെയും വായില്‍ വച്ചുകൊടുക്കാന്‍ 
തുടങ്ങി. അമ്മയും കുറെ വാരി വിഴുങ്ങി. ആര്‍ക്കാനുംവേണ്ടി എന്തോ 
ത്യാഗമനുഷ്ഠിക്കുന്ന ഭാവമാണ്‌. ഒടുവില്‍, നിലത്തു വീണുപോയ വറ്റെല്ലാം 
പെറുക്കിയെടുത്ത്‌ വായിലിടാനു ആരംഭിച്ചു 


ശുദ്ധാശുദ്ധവും വര്‍ജ്യവുമൊന്നും അമ്മയ്ക്കില്ല. ചിലപ്പോള്‍ 
പഴകിനാറിയ ചോറുവാരിത്തിന്നും. 


ഒരാള്‍--അമ്മ ഈ വൃത്തികെട്ടതു തിന്നുന്നോ? 
അമ്മ-വൃത്തികെട്ടതോ? എന്താണു വൃത്തികെട്ടത്‌ ? 


സാധനാകാലത്ത്‌ ഞാന്‍ തീട്ടം തിന്നിട്ടുണ്ട്‌. മലം നാം വയറ്റില്‍ 
കൊണ്ടുനടക്കുന്നുണ്ടല്ലോ. അതിനെ എന്തിനു വെറുക്കണം. ഒന്നും 
ചീത്തയായി കണ്ടില്ല. ഈ ചോറ്‌ ഒരു ഭക്തന്‍ ഇന്നലെ കൊണ്ടുവന്നതാണ്‌ . 


അമ്മ ഉണ്ണണമെന്നാണ്‌ ആ മോന്‍െറ സങ്കല്പം. അതുകൊണ്ട്‌ അമ്മ 
കഴിക്കുന്നു. 


പുല്ലിലും ശ്രദ്ധ 


“ഒരുദിവസം രാവിലെ ആശ്രമത്തിന്‍െറ കിഴക്കേ തെങ്ങിന്‍തോപ്പിലുളള 

പുല്ല്‌ കിളച്ച്‌ എടുക്കാന്‍ അമ്മ നിര്‍ദ്ദേശം കൊടുത്തു. ആശ്രമത്തിൽ 
പശുക്കളുണ്ട്‌. അവയ്ക്ക്‌ പുല്ലുവേണം. കുറെപ്പേര്‍ അതില്‍ ഏര്‍പ്പെട്ടു. " അമ്മ 
വന്നു ബലമായി തൂമ്പാ വാങ്ങി കിളയ്ക്കാന്‍ തുടങ്ങി. 


. 


ഒരുഭക്തന്‍_അമ്മ കിളയ്ക്കണ്ടാ. വല്ലവരും കണ്ടാല്‍ നാണക്കേടാണ്‌. 
അമ്മ--ആദ്ധ്യാത്മിക ജീവിക്കു നാണക്കേടു പാടില്ല.” 


അമ്മ ചുറുചുറുക്കോടെ പുല്ലു കിളച്ചിടഞ്ഞു. വേഗം പണി തീര്‍ന്നു 
കയറി. ഉടനെ ആ പറമ്പിന്‍െറ ഉടമസ്ഥനും പണിക്കാരും സ്ഥലത്തെത്തി. 


പറമ്പു മുഴുവന്‍ കിളച്ച്‌ കുമ്പലു കൂട്ടാന്‍ തുടങ്ങി. 


223 


അപ്പോഴാണ്‌ അതിരാവിലെ ആ പറമ്പിലെ പുല്ല്‌ അമ്മ 
കിളപ്പിച്ചെടുത്തതിന്‍െറ രഹസ്യം മനസ്സിലായത്‌ . പറമ്പു കിളയ്‌ ക്കാന്‍ ആള്‍ 
വരുമെന്ന്‌ അമ്മ കണ്ടു. രാവിലെ പുല്ലു കിളച്ചെടുത്തിരുന്നില്ലെങ്കില്‍ 
അതുമുഴുവന്‍ കൂമ്പലില്‍പ്പെട്ടു നഷ്ടപ്പെടുമായിരുന്നു. ഒന്നും പാഴാകാന്‍ 
അമ്മ സമ്മതിക്കുകയില്ല. പുല്ലെങ്കില്‍ പുല്ല്‌. പശുവിന്‌ കൊടുക്കാമല്ലോ. 
വെറുതേ കളയണോ..പുല്ലില്‍നിന്ന്‌ പാല്‍ കിട്ടും. 


അര്‍ച്ചനയും (ഭാന്തും 


ഗുരുപൂര്‍ണ്ണിമയ് ക്ക്‌ അമ്മയെ ഇരുത്തി അര്‍ച്ചന നടത്തണമെന്ന്‌ , 
ചിലര്‍ക്കൊക്കെ അഭിപ്രായം. 


അമ്മ--അമ്മ സമ്മതിക്കുകയില്ല, എന്നെ അറിയാന്‍ വയ്യാത്ത 
ആള്‍ക്കാരുമുള്ളപ്പോള്‍ അര്‍ച്ചന നടത്താന്‍ അമ്മ ഇരുന്നുകൊടുത്താല്‍ 
അവര്‍ എന്തു വിചാരിക്കും? അങ്ങനെയാണോ മാതൃക കാട്ടേണ്ടത്‌ ? പിന്നെ 
വേറൊന്ന്‌ അമ്മയെ ഇരുത്തി അര്‍ച്ചന നടത്തുന്നയാളിന്‌ അല്പമെങ്കിലും 
അവിശ്വാസം തോന്നിയാല്‍ അയാള്‍ക്കു (ഭാന്തുപിടിക്കും. 


ഒരു ഭക്തന്‍-രഭാന്തു പിടിക്കുമോ? 
അമ്മ--ഉവ്വ്‌. ശ്രാന്തുപിടിക്കു. അതാണ്‌ അമ്മ അര്‍ച്ചനയ്ക്ക്‌ 
ഇരുന്നുകൊടുക്കാത്തത്‌ . B 


ഒരു കൈപ്പാടകലം 


ഒരു ്രഹ്മചാരി ആശ്രമം വിട്ടുപോയി. അത്‌ ആശ്രമത്തില്‍ 
ചര്‍ച്ചയായി. പക്ഷേ, അമ്മയെ മാത്രം അത്‌ ഒട്ടും ബാധിച്ചില്ല. ഒരു മാവില 
കൊഴിയുന്ന ്രാധാന്യംപോലും അമ്മ അതിനു കൊടുത്തില്ല. അമ്മയുടെ ആ 
സ്ഥിത്രപജ്‌ ഞത്വം നേരില്‍ കണ്ടാലേ വിശ്വസിക്കൂ, ഈ നിര്‍വ്വികാരതയെ 
പറ്റി ആരോ സൂചിപ്പിച്ചപ്പോള്‍ അമ്മ പറഞ്ഞു_ “എന്‍െറ ഒരു 
കൈപ്പാടകലത്തില്‍ മാതമേ ആരും വരികയുള്ളു. അതിനപ്പുറം ആര്‍ക്കും 
കടക്കാന്‍ കഴിവില്ല. എന്നെ ചുറ്റിയിരിക്കുന്ന മതിലിന്‌ ഓട്ടയില്ല.'" , 


അമ്മ ഏറ്റവും അടുത്തിരിക്കുമ്പോള്‍ തന്നെ ഏറ്റവും അകലെയാണെന്നു 
പലര്‍ക്കും തോന്നാനുളള കാരണം ഇതാണ്‌. അമ്മയെ പിടികൂടി, 
കസ്റ്റഡിയിലാക്കി എന്നെക്കെ പലരും കരുതും. പക്ഷേ, അമ്മ ആര്‍ക്കും 
പിടികൊടുക്കാതെ ഒരു കൈപ്പാടകലെ സ്ഥിതിചെയ്യുന്നു. ആ ഓട്ടയില്ലാമതി 
ലിനകത്തേക്ക്‌ നിര്‍വ്വികല പസമാധിവഴി കടക്കാമോ എന്തോ? 


മേല്‍പ്പറഞ്ഞ രീതിയില്‍ തന്നെപ്പറ്റി പറയുന്ന അമ്മ (ബഹ്‌, മചാരികളുടെ 


224 
ന്യൂനതകള്‍ കണ്ടിട്ട്‌ ്രാകൃത നാരിയെപ്പോലെ പറയുന്നതു കേള്‍ക്കണോ? 


“എന്‍െറ മക്കളു മോശമായാല്‍ എന്‍െറ കര്‍മ്മദോഷം! മുജ്ജുന്മം 
അമ്മ വല്ല ദോഷവും ചെയ്തുകാണും. അല്ലാതെന്താ!” 


അമ്മയുടെ ഇരിപ്പും മട്ടും സങ്കടം പറച്ചിലും ദൈന്യവും കാണുമ്പോള്‍ 
അമ്മയെ അടുത്തറിഞ്ഞവര്‍ ചിരിച്ചുപോകും. അപ്പോള്‍ അമ്മയും കൂട്ടത്തില്‍ 


ചിരി തുടങ്ങും. 


അമ്മയുടെ സ്വാധീനവലയത്തിന്‌ അതിരുകളില്ല. ലോകജീവിതത്തിന്‍െറ 
ഏതു കോണില്‍ നിന്നുവരുന്നവരും അമ്മയെ കണ്ടുകഴിയുമ്പോള്‍ എല്ലാം 
വലിച്ചെറിഞ്ഞ്‌ സന്ന്യാസത്തിലേക്കും ഈശ്വരനിലേക്കും . കുതിക്കുന്നു. 
ജലാശയം കുണ്ട താറാവുകളെപ്പോലെ ആത്മാക്കള്‍ അമ്മയിലേക്കു 
നീങ്ങുന്നു. ഭാതികത പെരുത്ത ഈ കലിയില്‍ നാനാമുഖരായ ആളുകള്‍ 
സന്ന്യാസത്തിനും ആത്മ സാക്ഷാത്‌ കാരത്തിനും ഈശ്വരദര്‍ശനത്തിനു 
മായി കണ്ണീരൊഴുക്കി തേങ്ങിക്കൊണ്ട്‌ അമ്മയുടെ പാദങ്ങളില്‍ വീഴുന്ന 
അത്യദ്ഭുതകരമായ കാഴ്ച കാണുമ്പോള്‍ അമ്മ ആരാണെന്നതിന്‍െറ 
ക്ഷണദര്‍ശനം മന്ദബുദ്ധിക്കുപോലും കിട്ടും. ലോകം വേണ്ടാ, ഈശ്വരന്‍ 
മാര്തം മതി എന്ന ഭാവം ലനകികരില്‍ ഒറ്റയടിക്ക്‌ ആളിക്കത്തിക്കാന്‍ 
ഈശ്വരശക്തിക്കല്ലാതെ ആര്‍ക്കു കഴിയും? 


അദ്ധ്യായം പതിനേഴ്‌ 
1985--അംഗീകാരത്തിന്‍െറ വര്‍ഷാ. 


പീത്വാ മുകുമ്ദമുഖ സാരഹൃമക്ഷി ഭൃങ്ഗൈ- 
സ്താപം ജുഹുര്‍ വിരഹളും (വജുയോഷിതോ?ഗ്ന? 
തത്‌ സത്കൃതിം സമധിഗമ്യ വിവേശ ഗോഷ്ഠം 
സ്രവീഡ ഹാസ വിനയം യദപാങ്ഗ മോക്ഷം. 


മുകുന്ദനെ കാണാതെ പകല്‍ മുഴുവന്‍ വിരഹ ദുഃഖമനുഭവിച്ച 
്ണാംഗനകളും (മററുളളവരും) കൃഷ്ണന്‍ വരുന്ന വഴിയില്‍ തിക്കിത്തിരക്കി 
യെത്തി ശ്രീകൃഷ്ണമുഖ മധുവിനെ കണ്‍വുണ്ടുകളാല്‍ പാനംചെയ്തു 
സംതൃപ്തരായി. ഭഗവാന്‍ അവരുടെ പ്രേമാദര സമന്പിതമായ സത്ക്കാരത്തെ 
സ്വീകരിച്ചുകൊണ്ട്‌ ഗോകുലത്തില്‍ പമ്പശിച്ചു. 


x 


ജനങ്ങളില്‍ ആദ്ധ്യാത്മികത ഉണര്‍ത്തുകയാണ്‌ ദിവ്യാത്‌ മാക്കളുടെ 
ആവിര്‍ഭാവത്തിന്‍െറ ലക്‌ഷ്യം. കാലദേശങ്ങള്‍ക്കനുസരിച്ചുളള (പവര്‍ത്തന 
രീതിയായിരിക്കും അവര്‍ സ്വീകരിക്കുക. അങ്ങനെ നോക്കുമ്പോള്‍ 
ജനങ്ങളില്‍ ആത്മീയമായി ശക്തിയായ ഒരു ചലനം സൃഷ്ടിക്കുന്നതിനു 
വേണ്ടിയാണ്‌ അമ്മ ഭാവദർശനം ആരംഭിച്ചത്‌ എന്നു കാണാം. 1953-ല്‍ 
ജനനം മുതല്‍ 1975-ല്‍ ഭാവദർശനം തുടങ്ങുന്നതുവരെ സാധനാകാലമായി 
കരുതാം. 1975 മുതല്‍ 1984 വരെയുളള പത്തുവര്‍ഷക്കാലംകൊണ്ട്‌ അമ്മ 
തന്‍െറ: ്രവര്‍ത്തനമണ ഡലത്തിനുളള അടിത്തറയിട്ടു, ഇക്കാലത്ത്‌ 
ഭാവദര്‍ശനം കേന്‌ ്രമാക്കിയുളള അമ്മയുടെ (പദ്ധര്‍ത്തനം നിശ്ശബ്ദമായി 
രുന്നു. 1983 മദ്‌ ധ്യംവരെ പ്രതങ്ങളിലേഗ . മററു .പസിദ്ധീകരണങ്ങളിലോ 
അമ്മയുടെ പേരും ചിയതവുമൊന്നും (പത്യക്‌ ഷപ്പെട്ടില്ല. അമ്മ അതിന്‌ 
അനുവാദം കൊടുത്തതുമില്ല. ഭാവദര്‍ശനത്തെപ്പററി കേട്ടറിഞ്ഞ്‌ ആളുകള്‍ 


226 


വന്നുതുടങ്ങുകയും ആ രീതിയില്‍ അമ്മയെ അറിയുന്നവരുടെ മണ്ഡലം 
വിപുലമാവുകയും ചെയ്‌ തുകൊണ്ടിരുന്നു. വിദേശങ്ങളില്‍നിന്നുളള ഭക്ത 
ന്മാരുടെ വരവും തുടങ്ങി. 


ആദ്യമാദ്യം വന്നവരെല്ലാം ഗൃഹസ്ഥരായിരുന്നു. ചുരുക്കം ചില 
ആദ്ധ്യാത്മിക ജീവികളും ആശ്രമത്തില്‍ വരാതിരുന്നില്ല. അക്കൂട്ടത്തില്‍ 
സന്യാസവാസനയുളളവരും വന്നുതുടങ്ങി. 1975 മുതല്‍ 1985 വരെയുളള 
പതിനൊന്നു വര്‍ഷത്തിനകം നാല്പതോളം (്രഹ്മചാരികള്‍ ആശ്രമത്തി 
ലെത്തി. 


6-5-1961-ല്‍ മിഷന്‍ രജിസ്ററര്‍ചെയ്തു പ്രവര്‍ത്തനം തുടങ്ങിയതോടെ 
അമ്മയെപ്പററി കുടുതല്‍പേര്‍ അറിയാന്‍ തുടങ്ങി. 1983-ലെ അമ്മയുടെ 
മുപ്പതാം ഇന മദിനാഫ്ലോഷത്തിന്‍െറ്‌ വാര്‍ത്ത ചില നല്ല പ്രതങ്ങളില്‍ 
ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. മിഷന്‍ (പവര്‍ത്തനം വ്യാപകമാക്കുന്നതിന്‍െറ 
ഭാഗമായി 1984 ഒക്‌ടോബര്‍ മുതല്‍ “അമൃതവാഹിനി' എന്ന ഒരു രപതിമാസ 
വാര്‍ത്താപ്രതിക (പസിദ്‌ ധംചെയ്തുതുടങ്ങി. ശ്രീമാന്‍ എന്‍.എം. ചന്ശ്രശേ 
ഖരവാര്യര്‍ പ്രതാധിപര്‍ സ്ഥാനം വഹിച്ചു. 'അമൃതവാഹിനി' ഒരു 
വര്‍ഷത്തിനുശേഷം “മാതൃവാണി” എന്ന പേരില്‍ ആദ്ധ്യാത്മിക 
മാസികയുടെ രൂപം കൈക്കൊണ്ടു. അമ്മയെയും ആശ്രമത്>തെയുംകുറിച്ച്‌ 
വ്യക്തമായ ഒരു ബോധം പൊതുളുനങ്ങളിലുണ്ടാകാന്‍ ഇത്‌ സഹായക 
മായിത്തുടങ്ങി. കൂടാതെ അമ്മയുടെ നേതൃത്വത്തിലുളള ഭജന വളരെവേഗം 
ജനസമ്മതി ആര്‍ജ്്ജിച്ഛവരുന്ന . കാലമായിരുന്നു ഇത്‌. അങ്ങനെ 
ആകാശവാണി മാതാ അമൃതാനന്ദമയീ മിഷന്‍െറ ഭജന പ്രക്‌ ഷേപണം 
ചെയ്തുതുടങ്ങി. ആശ്രമത്തിലെ ഭജന കാസററുകളും ഇക്കാലത്ത്‌ ഇറങ്ങി. 
ടെലിവിഷനും ആശ്രമഭജുന (പക്ഷേപണം ചെയ്യുകയുണ്ടായി. തുടര്‍ന്ന്‌ 
കേരളത്തിലുടനീളം ഭക്തജനങ്ങളും സംഘടനകളും അമ്മയെ ഇടതടവി 
ല്ലാതെ സ്വീകരണം നല്കി ആദരിക്കാന്‍ ആരംഭിച്ചു. ചോററാനിക്കര, 
കൊടുങ്ങല്ലൂര്‍, ചെട്ടികുളങ്ങര, വൈക്കം, ഏററുമാനൂര്‍, അമ്പലപ്പുഴ 
ശ്രീകൃഷ്‌ണസ്വാമിക്‌ ഷ്രേതം, ആറന്മുള, കോട്ടയം തിരുനക്കര മഹാദേവ 
ക്ഷ്രേതം, പളളിപ്പുറത്തുകാവ്‌, തൃശൂര്‍ പാറമേല്‍ക്കാവ്‌, ഹരിപ്പാട്‌ 
സുര്ബഹ്മണ്യസ്വാമിക്‌ ഷ്രേതം തുടങ്ങിയ മഹാക്‌ഷ്രേതങ്ങളില്‍ അമ്മയുടെ 
സ്വീകരണവും ഭജനയും നടക്കുകയുണ്ടായി. തിരുവനന്തപുരം അഭേദാന 
ന്ദാശ്രമം, ശ്രീരാമകൃഷ്‌ ണാ്രശമം, കിടങ്ങന്നൂര്‍ ആശ്രമം, ബുധന്നൂര്‍ 
ആശ്രമം, എറണാകുളം ശാരദാമഠം, കായംകുളം രാമകൃഷ്ണാശ്രമം, 
കന്യാകുമാരി വിവേകാനന്ദപുരം, സ്വാമി പരമേശ്വരാനന്ദജിയുടെ 
ആശ്രമം, വര്‍ക്കല ശാരദാഗിരി, കോഴിക്കോട്‌ ശാരദാമഠം തുടങ്ങിയ 
സ്ഥലങ്ങളിലെല്ലാം അമ്മയ്ക്കു സ്വീകരണം നല്‍കപ്പെട്ടു. അവിടെയെല്ലാം 
അമ്മയുടെ ദിവ്യസാന്നിധ്യവും ഭജനയും ജനങ്ങളില്‍ ആത്മീയമായ വലിയ 
ചലനം സൃഷ്ടിക്കുകയുണ്ടായി. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മയെ 


227 


മുരുനോക്കുകാണാന്‍, ഒന്നു നമസ്‌ക്കരിക്കുവാന്‍, ജനാവലി ആവേശപൂര്‍വ്വം 
[ച്ചുകൂടിത്തുടങ്ങി. അമ്മയുടെ ആശ്രമത്തിന്‍െറ ശാഖകള്‍ തുടങ്ങുന്നതിന്‌ 
'ഉങ്ങനെ വഴിയൊരുങ്ങി. 1981 മുതല്‍ 1985 വരെയുളള കാലത്തിനുള്ളില്‍ 
. തിരുവണ്ണാമല, റീയൂണിയൻ, പന്തളം, കൊല്ലം, കോഴിക്കോട്‌, (ഫാന്‍സ്‌, 
' തലപ്പുഴ, എറണാകുളം, കൊടുങ്ങല്ലൂര്‍, മ്രദാസ്‌ തുടങ്ങിയ സ്ഥലങ്ങളില്‍ 
ആധശമത്തിനു ശാഖകള്‍ ഉണ്ടായി. അതാതു സ്ഥലത്തെ ഭക്തന്മാര്‍ 
' മുന്‍കൈയെടുത്തു (പവര്‍ത്തിച്ചാണ്‌ അവയെല്ലാം ആരംഭിച്ചത്‌ . 


' ആദ്യസംഘം (രബഹ്മചാരികള്‍ക്കുളള പരിശീലനം തീരടതിരുന്നതു 
കൊണ്ട്‌ ഉടനെ ശാഖകള്‍ സ്ഥാപിക്കാന്‍ അമ്മയ്ക്കു താല്പര്യം 
ഉല്ലായിരുന്നു. എങ്കിലും ഭക്തന്മാരുടെ നിര്‍ബന്ധത്തിനു വഴങ്ങി 
ആശ്രമശാഖകള്‍ തുടങ്ങാന്‍ അമ്മ സമ്മതിക്കുകയാണുണ്ടായത്‌ . 

) 

1985 അവസാനമായപ്പോഴേക്ക്‌ ഒരു അത്യുന്നത ആദ്ധ്യാത്മിക 
ജ്യോതിസ്സ്‌ എന്ന നിലയില്‍ അമ്മയ്ക്കു കേരളത്തില്‍ സാര്‍വ്റ്രതികമായ 
അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇത്‌ അമ്മയുടെ സംഘ്വടനയ്ക്കുളള 
അംഗീകാരമായും ഭവിച്ചു. ജഗദ്ഗുരു എന്ന രുപത്തില്‍ അമ്മയുടെ 
ഉദാത്തമായ ആചാര്യഭാവം ഇക്കാലത്ത്‌ ആധികാരികത്വം കൈക്കൊണ്ടു. 
എത്ര ്പതികൂലഭാവത്തോടുകുടി വരുന്ന ആളും അമ്മയുടെ ദിവ്യസന്നിധി 
യില്‍ നിമിഷങ്ങള്‍ക്കകം സര്‍വ്വസമര്‍പ്പണംചെയ്തു [പണമിക്കുന്ന കാഴ്ച 
അദ്ഭൂതകരമത്രെ! അമ്മയുടെ ഇഗന്മാതൃഭാവവും ആചാര്യഭാവവും 
മുഖ്യമാവുകയും മററു ഭാവങ്ങള്‍ പിന്‍വാങ്ങുകയും ചെയ്തു. 

അമ്മയ്ക്കും സംഹ്പടനയ് ക്കും ജനമദ്ധ്യത്തില്‍ അംഗീകാരം വ്യാപക 
മാകാന്‍ തുടങ്ങിയ വര്‍ഷമാണ്‌ 1985 എന്നു സംക്ഷേപിക്കാം. മിഷന്‍ 
പ്രവര്‍ത്തനം ഇക്കാലംതൊട്ട്‌ വിപുലമാകാന്‍ ആരംഭിച്ചു. കേരളത്തിലുടനീളം 
ഭക്തിയുടെ ശക്‌ തമായ ഒരു നവതരംഗം അമ്മ ഇളക്കിവിട്ടു. ആദ്‌ ധ്യാത്മിക 
തയുടെ ശാന്തിചിന്തുന്ന മന്‍ ദസമീരണന്‍ ദിഗന്തങ്ങളെ ധന്യമാക്കിത്തുടങ്ങി. 

“ജീവന മുക്തന്മാര്‍ സഞ്ചരിക്കുന്ന വഴികളിലെ ഉറുമ്പുകള്‍ക്കു 


പോലും മുക്തി കിട്ടു എന്ന അമ്മയുടെ അമൃതമൊഴി മാനവരാശിയുടെ 
മൃതസഞ്‌ ജീവനിയാണ്‌ . 


, 


പ്രധാന സംഭവങ്ങള്‍ 


ൂ ലയ ജനനം 27-9-1953, കാര്‍ത്തിക. 
2 വിദ്യാഭ്യാസം 1963 വരെ 

3 കൃഷ്ണഭാവാരംഭം 5-3-1975 ബുധന്‍, കേട്ട 
(21-7-1150) 


228 


“4 ദേവീ ഭാവാരംഭം 1975 സെപ്ററംബര്‍ 


ട മാതാ അമൃതാനന്‌ ദമയീമിഷന്റ 
രജിസ്ററര്‍ചെയ്തു 6-5-1981 
6 കളരി നവീകരണം, വേദാന്ത 
വിദ്യാലയനിര്‍മ്മാണം, 
ധ്യാനമന്ദിരം, പീററര്‍ കെട്ടിടം, 
അതിന്‍െറ കിഴക്കുവശത്തെ കെട്ടിടം 


' ഇവയുടെ നിര്‍മ്മാണം 1982 
7 വേദാന്തവിദ്യാലയം ഉദ്ഘ്യാടനം 27-8-1982 
8 മിഷന്‍ ശാഖകള്‍ 
1. തിരുവണ്ണാമല 1981 
2. റീയൂണിയൻ 1981 
3. പന്തളം, കുരമ്പാല 1983 
4, കൊല്ലം, മുളങ്കാടകം 1984 
5. കോഴിക്കോട്‌, പന്തീരാങ്കാവ്‌ 1985 ജനുവരി 
6. (ഫ്രാന്‍സ്‌ 10-3-1985 
7, ആലപ്പുഴ 21-3-1985 
8. എറണാകുളം 30-6-1985 
9, കൊടുങ്ങല്ലൂര്‍ 8-9-1985 
10. മ്രദാസ്‌ 25-12-1985 
9 അമൃതസൂധതം (ഒന്നാംപതിപ്പ്‌) 27-9-1983 
10 ഭജുനാമൃതം (ഒന്നാംപതിപ്പ്‌) 1984 ഫ്രെബുവരി 
11 അമൃതവാഹിനിമാസിക തുടക്കം ' 13-10-1984 , 


ഇത്‌ “മാതൃവാണി” എന്ന പേരില്‍ തുടക്കംനവംബര്‍, 1985 
12 The Mother of Sweet Bliss 
First Edtn. By Balagopal 1985. ഏ്രപില്‍ 
13 അമൃതമൊഴികള്‍ (ഒന്നാംപതിപ്പ്‌) 3-10-1985 
14 ഭൂഗര്‍ഭധ്യാനമന്ദിരം (കളരിക്കുപിന്നില്‍) 1984 
15 ആശ്രമത്തില്‍ ആദ്യത്തെ (ബഹ്മചാര്യ | 
ദീക്ഷ ഗംഗയ്ക്ക്‌ .(സര്‍വ്വാത്മചൈതന്യ) 15-11-1984 
16 (ബഹ്മചര്യ ദീക്ഷ മധുവിന്‌ 
(പ്രേമാത്മ ചൈതന്യ) 24-2-1985 - 
17 അമ്മയുടെ ആദ്യത്തെ മ്രദാസ്‌ യാ്ര 1985 ഡിസംബര്‍. 21-25 
18 കളരിയുടെ മുമ്പിലുളള തെങ്ങിന്‍ a 
തോപ്പു വാങ്ങിയശേഷം പുതിയ 
ആശ്രമമന് ദിരത്തിന്‍െറ '24-2-1986 തിങ്കള്‍, 
ശിലാസ്ഥാപനം പകല്‍ 12.30-ന്‌ 
+x. 


അദ്‌ ധ്യായം പതിനെട്ട്‌ 


അവലോകനം 


1. സാധനാലീല 


ജീവന്മാര്‍ ആത്മീയ പുരോഗതിക്കുവേണ്ടി ചെയ്യുന്ന കര്‍മ്മങ്ങളാണ്‌ 
സാധന. അവതാരങ്ങള്‍ക്ക്‌ അതിന്‍െറ ആവശ്യമില്ല. ശ്രീരാമകൃഷ്ണദേവനും 
മററും മാതൃകയ്ക്കുവേണ്ടി അനുഷ്ഠിച്ച സാധനകളെ “സാധണാലീല്‌ എന്നു 
പണ്ഡിതന്മാര്‍ വ്യവഹരിക്കുന്നു. 


ശക്തി സ്വരൂപിണിയായ അമ്മയുടെ സാധനയും അവതാരലീലയുടെ 
ഭഗമായ സാധനാലീലമാര്രമാണെന്നു കാണാന്‍ വിഷമമില്ല. കൃഷ്ണന്‍, 
ദേവി, ഗണപതി, ശിവന്‍, ശ്രീരാമകൃഷ്‌ ണദേവന്‍ എന്നിങ്ങനെ എല്ലാ 
ദേവീദേവന്മാരും താന്‍ തന്നെയെന്ന്‌ സാധനാഫ്ട്ടത്തിലൂടെ അമ്മ 
വെളിവാക്കുന്നുണ്ട്‌. ഒരിക്കലെങ്കിലും നാമമാര്രമായിപ്പോലും അമ്മ ഒരു 
ഗുരുവിനെ ആശ്രയിച്ചിട്ടില്ല. ജന്മനാ പൂര്‍ണ്ണതയോടുകൂടിയ അവതാരത്തി 
നൂമാത്രമേ സ്വയം ഗുരുവില്ലാതെ ഇഗദ്‌ഗുരുവാകാന്‍ സാധിക്കു. പൂര്‍ണ്ണാവ 
താരമായ കൃഷ്ണന്‍ ഗുരുവിനെ സ്വീകരിച്ചത്‌ മാതൃക കാണിക്കാന്‍ 
മാരതമായിരുന്നു, ഗുരുവിന്‍െറ ആവശ്യം ഉണ്ടായിട്ടല്ല. അമ്മ എന്തുകൊണ്ടോ 
ആരുര്‍ട്യെങ്കിലും 'ശിഷ്യ' എന്ന ഭാഗം അഭിനയിച്ചില്ല. 


2, ഭാവദർശനം എന്ത്‌ ? 

അചിന്ത്യപഭാവത്തോടുകൂടിയ അമ്മയുടെ മഹിമാതിരേകം അല്പമെ 
ങ്കിലും മനസ്സിലാക്കുവാന്‍ ഭാവദർശനം എന്തെന്ന്‌ ധരിക്കുന്നത്‌ സഹായക 
മാകാം. പലര്‍ക്കും ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു വിഷയംകൂടിയാകയാല്‍ 
ഈ പഠനം അനിവാര്യമായിത്തീരുന്നു. 


230 


അമ്മയുടെ സാധാരണഭാവം ഒരു ഉത്തമഭക്തയുടേതാണ്‌ . മീരയെ, 


പ്പോലെ, ശ്രീരാമകൃഷ്ണദേവനെപ്പോലെ, ചൈതന്യ മഹാര്രഭുവിനെപ്പോലെ, 
ആനന്ദമയിമായെപ്പോലെ അമ്മ അധികസമയവും ഭക്തയുടെ ഭാവത്തില്‍ 
ലീലയാടുന്നു. 

അതേസമയം, ചിലപ്പോള്‍ അമ്മ ്രീകൃഷ്ണപരമാത്‌ മാവിന്‍െറ 
ഭാവവും ദേവീഭാവവും സ്വീകരിക്കുമെന്നു നാം കണ്ടുകഴിഞ്ഞു. അമ്മയുടെ 


ഈ ഭാവദര്‍ശനത്തെ സാധാരണക്കാര്‍ 'തുള്ളല്‍', 'അനുഗ്രഹം', 'ആവേശം' 


എന്നൊക്കെ പറയുന്നു. എന്നാല്‍ ഭാവദർശനം ഇതില്‍ നിന്നൊക്കെ വളരെ 
വ്യത്യസ്തമാണ്‌. ഒരു അവതാരത്തിന്‍െറ ഭാവദർശനം ഒന്നുവേറെ 
സാധാരണയായി നാട്ടില്‍ക്കാണുന്ന 'തുളളലുകള്‍” ഒന്നുവേറെ. 
ഇക്കാര്യത്തില്‍ പണ്ഡിതന്മാരും കാഷായധാരികളുമൊക്കെ സത്യം 
കണ്ടെത്താതെ അലയുന്നുണ്ട്‌ . അതിനു തക്കതായ കാരണവുമുണ്ട്‌ . 


ആദ്ധ്യാത്മികകാര്യങ്ങള്‍ ചിന്തിക്കുമ്പോള്‍ ആ വിഷയത്തില്‍ 
കേരളത്തിന്‍െറ പത്യേകത കണക്കിലെടുക്കണം. ഇവിടുത്തെ ഏററവും 
ശ്രദ്ധയര്‍ഹിക്കുന്ന മൂന്ന്‌ ആദ്ധ്യാത്മിക പുരുഷന്മാര്‍ (ശീശങ്കരന്ും 
ചട്ടമ്പിസ്വാമികളും നാരായണഗുരുസ്വാമികളുമാണ്‌ . അവരെല്ലാം ജ്ഞാന" 
മാര്‍ഗ്ഗികളായിരുന്നു. ഭക്തിപ്രസ്ഥാനങ്ങളൊന്നും “ കേരളത്തില്‍ തഴച്ചു 
വളര്‍ന്നിട്ടില്ല. അതുകൊണ്ട്‌ അതിന്‍െറ സൂക്ഷ്മവും നിഗൂഡവുമായ 
വശങ്ങള്‍ * മനസ്സിലാക്കുവാന്‍ കേരളീയര്‍ക്ക്‌ അവസരം കിട്ടിയില്ല, 
ഭാവദര്‍ശനമാകട്ടെ കേരളത്തിനു പുത്തരിയാണ്‌ . മററു പല ദേശക്കാരുടെ 
കാര്യവും ഇതുതന്നെ. 


വംഗദേശത്തോ ഉത്തരഭാരതത്തിലോ ഭാവദർശനം പുതുമയല്ല. 
ജനങ്ങള്‍ക്ക്‌ അതിനെപ്പററി അറിയാം. എന്നാല്‍ കേരളീയര്‍ക്ക്‌ അതു 
മനസ്സിലാക്കാന്‍ വിഷമമേറും. പശ്ചാത്തലമില്ലാത്തതുതന്നെ കാരണം. 
ചൈതന്യദേവന്‍െറ ഭാവദര്‍ശനത്തെപ്പറ്റിയും മററും പുസ്തകങ്ങളില്‍ 
വായിച്ചാലും നാം അതു ശ്രദ്ധിക്കാതെ താളു മറിച്ചുപോകും. 
ശ്രദ്ധിക്കാനുള്ള പ്രേരണയില്ല. അതിനാല്‍ മാതാ അമൃതാനന്ദമയിയുടെ 
കൃഷ്ണഭാവവും ദേവീഭാവവും കണ്ടപ്പോള്‍ കേരളീയര്‍ അതിനെ തുളളല്‍ 
എന്നു കരുതിയെങ്കില്‍ അത്‌ ഭുതമില്ല. . 


ആചാര്യന്മാര്‍ അവതാരങ്ങളെ പല രീതിയില്‍ തരംതിരിച്ചിട്ടുണ്ട്‌ . 
പൂര്‍ണ്ണാവതാരം, അംശാവതാരം, ആവേശാവതാരം എന്നിങ്ങനെ. ഈശ്വരന്‍ 
തന്‍െറ അപരിമിതമായ ശക്തിയോടും സര്‍വകലകളോടുംകൂടി വന്നാല്‍ 


\ 


പൂര്‍ണ്ണാവതാരമായി. ഉദാഹരണം ശ്രീകൃഷ്ണനാണ്‌. ഏതെങ്കിലും : 


പരിമിതമായ ലക്ഷ്യം സാധിക്കാന്‍ പരിമിതമായ ശക്തിപ്രകടനത്തോടെ 
. ' fl 

വരുന്ന അവതാരത്തെ അംശാവതാരം എന്നു പറയാം. വാമനനും 

നരസിംഹവും മററും ഉദാഹരണങ്ങളാണ്‌ . 


231 


മേല്‍പറഞ്ഞ രണ്ടു തരത്തില്‍നിന്നും ഭിന്നമാണ്‌ ആവേശാവതാരം. 
എതെങ്കിലും ഒരു (പത്യേക കാര്യസാധ്യത്തിനുവേണ്ടി ഒരാളുടെ ദേഹത്ത്‌ 
ഈശ്വരന്‍െറ ആവേശമുണ്ടാകുന്നു. ദുഷ്ടക്ഷ്രതിയധ്വംസനത്തിണന്നായി 
പരശുരാമന്‍െറ ശരീരത്തില്‍ ഭഗവാന്‍ പവേശിച്ചതായും ലക്ഷ്യം 
കഴിഞ്ഞപ്പോള്‍ പിന്‍വാങ്ങിയതായും കാണുന്നതിനാല്‍ പരശുരാമനെ 
ആവേശാവതാരങ്ങളുടെ കൂട്ടത്തില്‍പ്പെടുത്തുന്നുണ്ട്‌. സീതാസ്വയംവരത്തി 
നുശേഷം അയോദ്ധ്യയിലേക്കുമടങ്ങുന്ന സമയം ശ്രീരാമന്‍ പരശുരാമനില്‍ 
നിന്ന്‌ ശക്തി തിരിച്ചെടുക്കുകയുണ്ടായി. 


ഒരാളില്‍ മറെറാരു ശക്തി കുറച്ചുകാലത്തേക്ക്‌ ്രവേശിച്ചാല്‍ 
'ആവേശം' എന്നു പറയുന്നു. സാധാരണ ആളുകളില്‍ ഭൂതപ്രേതാദികളുടെ. 
ആവേശം കാണാം. സാത്വികന്മാരില്‍ ദേവാദികളുടെ ആവേശം 
ഉണ്ടാകുന്നു. രാജസന് മാരില്‍ യക്ഷാദികളുടേയും താമസന് മാരില്‍ 
പിശാചാദികളുടേയും ആവേശം ഉണ്ടാകുന്നു. ചുരുക്കം ചില ദിവ്യപുരു 
ഷന്മാരില്‍ ഈശ്വരന്‍റെ ആവേശം ഉണ്ടാകുമെന്ന്‌ പ്രമാണമുണ്ട്‌. ഈ 
നിലയ്ക്കാണ്‌ പരശുരാമന്‍ ആവേശാവതാരമാകുന്നത്‌ . 


യോര്‍ദാന്‍ നദിയില്‍വച്ച്‌ യോഹന്നാന്‍സ്‌ നാപകന്‍ ജ്ഞാനസ്‌നാനം 
നല്‍കിയപ്പോള്‍ യേശുവിലേക്ക്‌ ഈശ്വരശക്തി ആവേശിച്ചതായി ബൈബിള്‍ 
പറയുന്നു. “യേശു സ്‌നാനം ഏറ്റ ഉടനെ വെളളത്തില്‍നിന്നു കയറി. അപ്പോള്‍ 
സ്വര്‍ഗ്ഗം തുറന്നു ദൈവാത്മാവ്‌ (പാവെന്നപോലെ ഉറങ്ങി തന്‍െറമേല്‍ 
വരുന്നത്‌ അവന്‍ കണ്ടു. “ഇവന്‍ എന്‍െറ (പിയ പുരതന്‍; ഇവനില്‍ ഞാന്‍ 


പ്രസാദിച്ചിരിക്കുന്നു' എന്നു സ്വര്‍ഗ്ഗത്തില്‍ന്റിന്ന്‌ ഒരു ശബ്ദം ഉണ്ടായി. 
(മത്തായി: 3:16, 17) 


ചൈതന്യമഹാരപഭു ഇടയ്‌ഭഖ്ടെ പല ഈശ്വരഭാവങ്ങളും (പദര്‍ശിപ്പി 
ക്കുമായിരുന്നു. അതുകൊണ്ട്‌ ചൈതന്യദേവന്‍ ആവേശാവതാരമാണെന്നു 
വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്‌ മാര്‍ ഉണ്ട്‌. ഇതിന്‍െറ സാധുത വഴിയേ 
ചിന്തിക്കാം. അതിനുമുമ്പായി വളരെ [പസിദ്‌ധമായ ഒരു ഭാവദര്‍ശനത്തെ 
അഥവാ “ആവേശ ത്തെ നമുക്കു സ്മരിക്കാം. 


ശ്രീകൃഷ്‌ണപരമാത് മാവ്‌ ദ്വാരകയില്‍ വാഴുന്ന കാലം. തന്‍െറ 
പരമഭക്തനായ ഹനുമാനെ കാണണമെന്നു ഭഗവാന്‌ ആഗ്രഹം. ഗരുഡനെ 
വിട്ടു. രാമനെയല്ലാതെ മറ്റാരെയും കാണാന്‍ വരികയില്ലെന്ന്‌ ഹനുമാന്‍. 
ഗരുഡന്‍ മടങ്ങി. ഭഗവാന്‍ പറഞ്ഞു: “നീ പോയി ഹനുമാനോട്‌ പറയുക, 
ദ്വാരകയില്‍ സീതാസമേതനായ ശ്രീരാമന്‍ എഴുന്നെളളിയിരിക്കുന്നു, കാണാന്‍ 
താല്പര്യപ്പെടുന്നു എന്ന്‌. ഗരുഡന്‍ ഹനുമാനെ വിവരം അറിയിച്ചു. ഉടന്‍ 
ഹനുമാന്‍ ദ്വാരകയിലെത്തി ശ്രീരാമനേയും സീതാദേവിയേയും ദര്‍ശിച്ച്‌ 
മടങ്ങുകയും ചെയ്തു. 
ഇവിടെ രസകരമായ ഒരു ചിന്താവിഷയം ഉണ്ട്‌. നൂററാണ്ടുകള്‍ക്കോ 


232 


ആയിരാമാണ്ടുകള്‍ക്കോ അപ്പുറം അയോദ്ധ്യയില്‍ ജീവിക്കുകയും ദേഹ 
ത്യാഗം ചെയ്യുകയും ചെയ്ത സീതയും രാമനും ദ്വാരകയില്‍ എങ്ങനെ വന്നു 
എന്ന്‌ ഹനുമാന്‍ ഒരിക്കലും സംശയം ഉന്നയിച്ചതേയില്ല. ഗരുഡനോടു 
ചോദിച്ചില്ല, ദ്ധാരകയില്‍വച്ച രാമനോടും ചോദിച്ചില്ല. കാരണം ഹനുമാന്‌ 
സംശയമൊന്നുമില്ല എന്നതു തന്നെ. ശ്രീരാമന്‍െറയും സീതയുടെയും ഭാവം 
സ്വീകരിക്കാന്‍ മററാര്‍ക്കും പററുകയില്ലെന്നു ഹനുമാനറിയാം. അവരുടെ 
വേഷം കെട്ടിയിരുന്ന്‌ തന്നെ സ്വീകരിക്കാന്‍ മററാര്‍ക്കും ധൈര്യം 
വരികയില്ലെന്നും ഹനുമാനറിയാം. പോരെങ്കില്‍ വന്നുവിളിച്ചത്‌ ഗരുഡന്‍. 
ദ്വാരകാവാസി കൃഷ്ണന്‍ ശ്രീരാമനല്ലാതെ മറ്റാരുമല്ലെന്ന്‌ സര്‍വ്വജ്ഞനായ 
ഹനുമാന്‌ അറിയുകയും ചെയ്യാം. സീതാരാമന്മാരെ മനുഷ്യശരീരത്തില്‍ 

ഒന്നുകൂടി കാണാനുള്ള സുവര്‍ണ്ണാവസരം ഉപയോഗിക്കുകതന്നെ എന്നു 
ഹനുമാന്‍ നിശ്ചയിക്കുകയാണു ചെയ്തത്‌. ഹനുമാനെ. അങ്ങനെ 
അനുഗ്രഹിക്കുക എന്നത്‌ ഭഗവാന്‍െറ സങ്കല്പവും ആയിരുന്നു. 


ഭക്തനായ ഹനുമാന്‍െറ ആഗ്രഹ്രപകാരം ശ്രീകൃഷ്ണന്‍ അല്‍ പനേര 
ത്തേക്കു രാമഭാവം സ്വീകരിച്ചു. രുഗ്മിണീദേവി സീതാഭാവവും. ഒരു 
അവതാരത്തിനു മാതമേ , ഏതെങ്കിലും ദേവീദേവന്മാരുടെ ഭാവം 
സ്വീകരിക്കാന്‍ പററൂ. ജഷികള്‍ക്കോ യോഗികള്‍ക്കോ ഒന്നുംതന്നെ 
ഭഗവാന്‍െറ അല്ലെങ്കില്‍ ഭഗവതിയുടെ ഭാവം സ്വീകരിക്കുക സാധ്യമല്ല. 
ശ്രീകൃഷ്ണന്‍ അവതാരമാകയാല്‍ അനായാസം രാമഭാവം കൈക്കൊണ്ടു. 
സീതാഭാവം സ്വീകരിക്കാന്‍ ശ്രീകൃഷ്ണന്‍ സത്യഭാമ തുടങ്ങിയ പലരോടും 
പറഞ്ഞെങ്കിലും അവരെല്ലാം തോററു പിന്മാറി. അവസാനം ലക്‌ ഷ്മീദേവി 
യുടെ അവതാരമായ രുഗ്മിണി സീതാഭാവം സ്വീകരിച്ചു. 


ഭാവദർശനം എന്തെന്ന്‌ ഇവിടെ വളരെ സ്പഷ്ടമാകുന്നു. 
.ഭക്തന്മാരുടെ ആര്രഹമനുസരിച്ച്‌ ഒരു അവതാരം പലതരം ഈശ്വരഭാവ 
ങ്ങള്‍ ര്പദര്‍ശിപ്പിക്കുന്നതിനെ ഭാവദർശനം എന്നു പറയാം. 


ഇവിടെ ഒരുകാര്യം വ്യക്തമാണ്‌. പരശുരാമന്‍െറ ആവേശാവതാരവും 
ശ്രീകൃഷ്‌ ന്‍െറ രാമഭാവദര്‍ശനവും വളരെ വ്യത്യസ്തമാണ്‌ . ആവേശാവതാ 
രത്തില്‍ ഈശ്വരശക്തി . ഒരാളില്‍ (പവേശിക്കുകയും പിന്‍വാങ്ങുകയും 
ചെയ്യുന്നു. എന്നാല്‍ (ശ്രീകൃഷ്ണന്‍െറയും രുഗ്മിണിയുടെയും..കാര്യത്തില്‍ 
അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ശ്രീകൃഷ്‌ണനിലേക്ക്‌ വെളിയില്‍നിന്ന്‌ ഒരു 
രാമശക്തി വന്നുകയറുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്തില്ല. തന്നില്‍ 
അന്തര്‍ലീനമായ രാമഭാവത്തെ കൃഷ്ണന്‍ ഹനുമാന്‍ കാണിച്ചുരൊടുമുട 
യാണു ചെയ്തത്‌. 

ഏതെങ്കിലും ഉയര്‍ന്നതരം ആദ്ധ്യാത്മികവ്യക്തി “ ഏതെങ്കിലും 
ദേവീദേവന്മാരുടെ ഭാവം സത്യമായി പദര്‍ശിപ്പിക്കുന്നു എങ്കില്‍ ആ 
വ്യക്തി ഒരു അവതാരമാണ്‌ എന്നു നിശ്ചയിക്കാം. 


233 


ഈ പശ്ചാത്തലത്തില്‍ ചൈതന്യദേവന്‍െറ ഭാവദർശനം പരിശോ 


വലിക്കാം. 

നരസിംഹോപാസകനായിരുന്ന ശ്രീവാസപണ്ഡിതന്‍ ഒരുദിവസം 
പജാമുറിയിലിരുന്നു ജൂപിക്കുകയായിരുന്നു. വാതിലില്‍ ആരോ മുട്ടി. “ആരാ 
അത്‌?” ്രീവാസപണ്ഡിതന്‍ ചോദിച്ചു. വെളിയില്‍നിന്നു മറുപടി വന്നു- 
'നീ ആരെ ആരാധിക്കുന്നുവോ ആ ഇഷ്ടമൂര്‍ത്തിയെ കണ്ടാലും.” 
ശീവാസന്‍ വാതില്‍ തുറന്നു. ചൈതന്യമഹാ്രപഭു ദിവ്യഭാവത്തില്‍ ഉള്ളില്‍ 
പ്രവേശിച്ച്‌ പുജാസ്ഥാനത്ത്‌ വന്ന്‌ ഇരുന്നു. മഹാപ്രദുവില്‍ നരസിംഹ 
മൂര്‍ത്തി വിളങ്ങുന്നതായി (ശീവാസനന്‍ അനുഭവപ്പെട്ടു. അദ്ദേഹം 
ചൈതന്യനെ നരസിംഹമൂര്‍ത്തിയായി പൂജിച്ച്‌ സ്തുതിച്ചു. ശ്രീവാസന്‍െറ 
കുടുംബം മുഴുവന്‍ തന്നെ പൂജിച്ചുകൊളളാന്‍ മഹാ.പഭു അനുവദിച്ച്‌. 
നരസിംഹമൂര്‍ത്തീഭാവത്തിലിരുന്നുകൊണ്ട്‌ മഹാര്പഭു എല്ലാവരെയും അനു 
ഗ്രഹിച്ചു. | 


അഭയദാനം നല്‍കി കുറച്ചുകഴിഞ്ഞ്‌ മഹാരപഭു മോഹാലസ്യപ്പെട്ടു 
താഴെ വീണു. പിന്നീട്‌ ഉണര്‍ന്നപ്പോള്‍ മഹാരപഭു ്രീവാസനോടു ചോദിച്ച: 
“ഇവിടെ എന്താണ്‌ നടന്നത്‌ ? എനിക്ക്‌ ഒരോര്‍മ്മയുമില്ല. ഞാന്‍ 
വല്ല അബദ്ധവും പറഞ്ഞോ?'” ഉടനെ (്രീവാസന്‍ പറഞ്ഞു: ഭഗവാനേ - 
ഉനിയും അടിയനെ മോഹിപ്പിക്കരുത്‌.. നര്‌ അവിടത്തെ 
കൃപകൊണ്ട്‌ അടിയനു മനസ്സിലായി.” 


മഹാര്രഭു സന്തുഷ്ടനായി മന്ദഹസിച്ചു. “ശ്രീചൈതന്യ 
ച്രിതാവലി'യില്‍ ഇതെല്ലാം വിശദമായി വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. മഹാ്രപഭു 
ഭക്തനായ മുരാരീഗുപ്‌ തന്‌ വരാഹരുപത്തിലും മററു ചിലര്‍ക്ക്‌ മററു 
ഭാവങ്ങളിലും ദര്‍ശനം നല്‍കിയിട്ടുണ്ട്‌ . 


റ 

മാതാ അമൃതാനന്‍ ദമയിയുടെ കൃഷ്ണഭാവദര്‍ശനവും ദേവീഭാവദര്‍ശ 
നവും കണ്ടിട്ടുളളവര്‍ക്ക്‌ ഒരുകാര്യം പൂര്‍ണ്ണബോധ്യമാകും---ചൈതന്യ 
ഹോ്രഭൂവിന്‍െറ ഭാവദര്‍ശനവും അമ്മയുടെ ഭാവദര്‍ശനവും ഒരേ 
തരത്തിലുളളതാണ്‌ . അടിസ്ഥാനപരമായി ഒരു വൃത്യാസവും എടുത്തുകാ 
ണിക്കാനില്ല. നരസിംഹഭാവം കാട്ടിയശേഷം മഹാരപഭൂ ബോധംകെട്ടതു 
പോലെ കിടന്നത്‌ ഭക്തനെ പരീക്ഷിക്കാനുളള ഒരു ലീല മാര്രമായിരുന്നു. 
മഹാപ്രഭദുവിന്‍െറ പരീക്‌ ഷണത്തില്‍ ശ്രീവാസന്‍ ഭമിച്ചില്ല. ചൈതന്യനും 
നരസിംഹവും രണ്ടാണെന്ന്‌ അദ്ദേഹം തെററിദ്ധരിച്ചില്ല. അതില്‍ 
മഹാപ്രഭു സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. 


ദേവീഭാവം കഴിഞ്ഞ്‌ അമ്മയും നിലത്തു കിടന്നു വിശ്രമിക്കുക 
പതിവായിരുന്നു. അതു കണ്ടിട്ട്‌, അമ്മയുടെ ദേഹത്തു വന്നുകയറിയിരുന്ന 
ദേവി വിട്ടുപോയതാണെന്ന്‌ ആളുകള്‍ ധരിച്ചു. എന്നാല്‍ ശ്രീവാസനെപ്പോ 
ലെയുളള ഭക്തന്‌ മാര്‍ അമ്മയ്ക്കു ധാരാളം ഉണ്ട്‌. അവര്‍ ഭാവസമയത്തെ 


234 
അമ്മയേയും സാധാരണ സമയത്തെ അമ്മയേയും ഒന്നെന്നുതന്നെ കരുതി 


ആരാധിച്ചുപോരുന്നു. അതു ശരിയാണെന്ന്‌ പല തവണ അമ്മതന്നെ ; 


സ്വകാര്യ സംഭാഷണങ്ങളില്‍ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്‌. സാധാരണ അവസര 


ങ്ങളില്‍ മനുഷ്യരുടെ പരിമിതികളോടെ അമ്മ പെരുമാറുന്നു. എന്നാല്‍ , 


ഭാവസമയത്ത്‌ താന്‍ മനുഷ്യസ്രതീയാണെന്ന നാട്യം അമ്മയ്ക്കില്ല. ഈ 
സമയം മറമാറ്റി ഉള്ളിലെ ശക്തി കൂടുതല്‍ അമ്മ വെളിയില്‍ 


പ്രകാശിപ്പിക്കുന്നു. 
അവതാരത്തിന്‍െറ ഭാവദര്‍ശനത്തെ “ആവേശം എന്ന ശീര്‍ഷകത്തില്‍ 
പ്പെടുത്തിക്കൂടാ എന്നു വ്യക്തമാണ്‌ . ചൈതന്യ മഹാര്പഭു ആവേശാവതാര 
മല്ല, രാധാകൃഷ്ണന്മാരുടെ സംയുക്താവതാരമെന്നു ഗപസിദ്ധമാണ്‌. 
ചൈതന്യനില്‍ നരസിംഹവും വരാഹവുമൊന്നും വന്നുപോയില്ല, ഭക്തന്മാ 
രുടെ ഇഷ്ടമനുസരിച്ച്‌ ഓരോരോ ഭാവങ്ങള്‍ സ്വീകരിക്കുകയാണ്‌ 
ചെയ്തത്‌. ശ്രീകൃഷ്ണനില്‍ രാമന്‍ വന്നുപോയില്ല, കൃഷ്ണന്‍ തന്‍െറ 
രാമഭാവം ഹനുമാനെ കാണിക്കുകയാണു ചെയ്തത്‌. 


ചൈതന്യമഹാര്രഭുവിന്‍െറ ഭാവദര്‍ശനത്തോട്‌ ഏറ്റവുമടുത്ത സമാ 
നത ഫഏ്ലര്‍ത്തുന്നതാണ്‌ മാതാ അമൃതാനന്ദമയിയുടെ ഭാവദർശനം. ഒരു 
വ്യത്യാസം എടുത്തു പറയാനുണ്ട്‌. മഹാര്പഭുവിന്‍െറ ഭാവദര്‍ശനത്തിനു 
പരിമിത ലക്ഷ്യമായിരുന്നു, അല്പനേരത്തേക്കേ ഉണ്ടായിരുന്നുളളു 
എന്നാല്‍ അമ്മയുടെ കൃഷ്ണദേവീഭാവങ്ങള്‍ ഭക്തന്മാരുടെ താല്പര്യം 
മുന്‍നിര്‍ത്തി ദീര്‍ഫവനേരത്തേക്കുണ്ട്‌. ആഴ്ചയില്‍ മൂന്നുദിവസം ഭാവം 
സ്വീകരിക്കുകയും ചെയ്യുന്നു. 

ബംഗാളിലെ ആനന്ദമയി മാ ഭജുനസമയത്ത്‌ ശിവഭാവവും 
ദൂര്‍ഗ്ഗാഭാവവും മററും സ്വീകരിച്ചിരുന്നു. ആളുകളില്‍ ആദ്‌ ധ്യാത്മികമായ 
ഉണര്‍വ്വുണ്ടാക്കുന്നതിന്‌ ഭാവദര്‍ശനത്തെ വിപുലമായ തോതില്‍ ്രയോജന 
പ്പെടുത്തുന്ന കാഴ്ച മാതാ അമൃതാനന്ദമയിയുടെ ജീവിതത്തിലാണ്‌ നാ൦ 
ദര്‍ശിക്കുന്നത്‌. 


ഭഗവത്ഭാവവും ഭക്തന്‍ എന്ന ഭാവവും മഹാരപഭുവില്‍ ഒരേസമയം 
ഉണ്ടായിരുന്നു. അവസാനകാലത്ത്‌ ശ്രീരാമകൃഷ്‌ണദേവനും ഈ രണ്ടു 
ഭാവങ്ങളിലും ഇരുന്നു. അമ്മയുടെ അവസ്ഥയും : ഇതുതന്നെയാണ്‌. 
കൃഷ്ണദേവീഭാവങ്ങളില്‍ ആയിരങ്ങളെ ആനുഗ്രഹിക്കുന്ന അമ്മ ഭാവ 
സമയം കഴിഞ്ഞാല്‍ ഭക്തയുടെ രൂപത്തിലാണ്‌ ഗ്പത്യക്ഷപ്പെടുക. 

ഭഗവത്ഭാവത്തിലും ഭക്‌ തനെന്ന ഭാവത്തിലും മഹാ്രപഭു ലീലയാടിയെ 
ങ്കിലും അന്തരംഗഭക്തന മാര്‍ കബളിപ്പിക്കപ്പെട്ടില്ല. അവര്‍ എപ്പോഴും 
മഹാപ്രഭൂവിനെ അവതാരമായികണ്ടു. എന്നാല്‍ സാധാരണക്കാര്‍ ധരിച്ചത്‌ 
ഭക്തനായ മഹാരപഭുവില്‍ മററു ദേവന്മാര്‍ ആവേശിച്ചുമാറുന്നു 


എന്നായിരുന്നു. ' 


ത്തു അല്‍ 


235 


അമ്മയുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മയില്‍ 
ഭഗവാനും ഭഗവതിയും വന്നുപോകുന്നു എന്ന്‌ സാധാരണക്കാര്‍ കരുതുന്നു. 
പക്ഷേ അമ്മയെ എപ്പോഴും ദേവിയായി തന്നെ കാണുന്ന ഭക്തന്മാര്‍ 
ധാരാളമുണ്ട്‌. ജഗന്മാതാവ്‌ കൃഷ്ണഭാവവും കാളീഭാവവും ഭക്തയുടെ 
ഭാവവുമെല്ലാം ര്പദര്‍ശിപ്പിക്കുകമാര്തം ചെയ്യുന്നു. 


ഒരു വ്യക്തിയില്‍ പല ഭാവങ്ങള്‍ ഉണ്ട്‌. അയാള്‍ മക്കളുടെ മുമ്പില്‍ 
പിതൃഭാവം സ്വീകരിക്കുന്നു, ഭാര്യയുടെ മുമ്പില്‍ ഭര്‍ത്തൃഭാവം കൈക്കൊ 
ഉളുന്നു, മിര്തത്തിന്‍െറ അടുക്കല്‍ മിശ്രഭാവത്തില്‍ പെരുമാറുന്നു. 
അതുപോലെ അവതാരങ്ങള്‍ ഭക്തന്‍ മാരെ ഓരോ ഭാവത്തില്‍ അനുഗ്രഹി 
ക്കുന്നതിനെ ഭാവദർശനം എന്നു പറയാം. 


ഭാവദര്‍ശനത്തിന്‍െറ അര്‍ത്ഥവും പാധാന്യവും അമ്മ ഇങ്ങനെ 
വെളിവാക്കുന്നു: ‘ഹിന്ദുമതത്തിലെ വിവിധ ദേവീദേവന്മാര്‍ നമ്മുടെ 
അന്തര്‍നിവാസിയായ ആ ഒരേ ഒരു പരംപൊരുളിന്‍െറ വിവിധ ഭാവങ്ങളെ 
പ്രതിനിധാനം ചെയ്യുന്നു. ഈശ്വര കോടിയില്‍പെട്ട ഒരു വ്യക്തിക്ക്‌ 
ഇച്ഛാനുസരണം ലോകനന്മയ്ക്കുവേണ്ടി ആ ഭാവങ്ങളിലേതും പുറമേ 
പ്രദർശിപ്പിക്കാം. കൃഷ്ണഭാവം പുരുഷന്‍െറ അതായത്‌ ശുദ്ധാത്മതത്വ 
ത്തിന്‍റെ ആവിര്‍ഭാവമാണ്‌.  ദേവീഭാവമാകട്ടെ പര്രബഹ്മത്തിന്‍െറ 
ക്രിയാശക്തിയുടെ-സൃഷ്ടികാരണമായ ആദിപരാശക്തിയുടെ ആവിര്‍ഭാ 
വമാണ്‌. അമ്മ കൃഷ്ണഭാവവും ദേവീഭാവവും കൈക്കൊള്ളുന്നു. രണ്ടും 
അമ്മയുടെ ഉളളില്‍ തന്നെ സ്ഥിതിചെയ്യുന്നു. ഇവിടെ ഒരുകാര്യമോര്‍ക്കണം. 
നാമരൂപാത്മകമായ പ്രപഞ്ചം മനോമയമാണ്‌, മനോജാതമാണ്‌ .” 


എന്തിന്‌ ഒരാനയെ അലങ്കരിക്കുന്നു? ഒരു വക്കീല്‍ എന്തിനു കറുത്ത 
കോട്ടിടുന്നു? പോലീസുകാരന്‍ കന്തിനു യൂണിഫോറം ധരിക്കുന്നു? 
മററുളളവരില്‍ വേഷം സ്വാധീനം ചെലുത്തുന്നുണ്ട്‌. അതുപോലെ 
ഭാവദര്‍ശനത്തിനു : വരുന്നവരുടെ ഭക്തിക്കു ബലം നല്‍കാന്‍ അമ്മ 
കൃഷ്ണവേഷവും ദേവീവേഷ്വും അണിയുന്നു.” 


അമ്മയിലുളള അതേ ആത്മാവ്‌ നിങ്ങളിലുമുണ്ട്‌. ആത്മാവ്‌ ഒന്നേ 
ഉളളു. ആ ജ്യേതിസ്വരൂപത്തെ സ്റുക്ഷാത്ക്കരിച്ചാല്‍ നിങ്ങളും 
അതായിത്തീരും. 


കൃഷ്ണദേവീഭാവങ്ങള്‍ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞ്‌ സാധാരണ 
ഭാവത്തിലിരിക്കുമ്പോഴും ആരെയും കീഴടക്കുന്ന ഒരു ഭാവം അമ്മയ്‌ ക്കുണ്ട്‌ - 
അതാണ്‌ അമ്മയുടെ ജുഗന് മാതൃഭാവം. അമ്മ എല്ലാവരെയും “മോനെ” 
'മോളെ' 'മക്കളെ' എന്നു പ്രേമപൂര്‍വ്വം വിളിക്കുന്നു. എല്ലാവരും അമ്മയ്ക്കു 
മക്കളാണ്‌ . പട്ടിയും, പൂച്ചയും, പുഴുവും അമ്മയ്ക്കു മക്കളാണ്‌. 
സായിപ്പന്മാര്‍ അമ്മയ്ക്കു 'സായിപ്പുമക്കള്‍” ആണ്‌. കമ്മ്യൂണിസ്‌ററുകള്‍ 
അമ്മയ്ക്കു കുമ്മ്യൂണിസ്ററുമക്കള്‍ ആണ്‌. മുപ്പതുകാരിയായ അമ്മയ്ക്ക്‌ 


} 


അപ്പൂപ്പന്‍മോനും" “അമ്മൂമ്മമോളും" ഒക്കെ ഉണ്ട്‌. എരതയോ ഭാവങ്ങള്‍ 
അമ്മയില്‍ ഉദിച്ചുമരും; എന്നാല്‍ തന്‍െറ .ജഗന്മാതൃഭാവത്തെ ഒരിക്കലും 
അമ്മ മറച്ഛപിടിക്കാറില്ല. അമ്മയുടെ സ്ഥിരമായ ഭാവം ജഗജ്‌ ജുനനിയുടേതു 
തന്നെ. i 


പ്രപഞ്ചത്തിലുളള സകല ജീവജാലങ്ങളെയും സ്വന്തം മക്കളായി 
സ്നേഹിക്കുവാന്‍ പരാശക്തിയായ ഇഗജ്ജുനനിയ്ക്കല്ലാതെ ആര്‍ക്കു 


കഴിയും! 


എന്താണ്‌ അമ്മ കൃഷ്ണഭാവവും ദേവീഭാവവും - സ്വീകരിക്കാന്‍ 
കാരണം?” കേരളത്തില്‍ കൃഷ്ണഭക്തന് മാരും ദേവീഭക്തരുമാണു 
കൂടുതല്‍. ഈശ്വരന്‍ സ്വന്തം ഇഷ്ട്രപകാരമല്ല പലപ്പോഴും രൂപം 
ധരിക്കുന്നത്‌. നരസിംഹാവതാരം തന്നെ ഹിരണ്യകശിപുവിന്‍െറ ഇഷ്‌ ടമനു 
സരിച്ചുണ്ടായതാണ്‌ . മനുഷ്യനും മൃഗവും തന്നെ കൊല്ലാന്‍ പാടില്ല എന്നു 
ഹിരണ്യകശിപുവരംവാങ്ങി. അതിനെ മാനിച്ചുകൊണ്ട്‌ ഭഗവാന്‍ നരസിംഹ 
രൂപം ധരിച്ചു. ശിക്ഷിക്കാന്‍ വരുമ്പോള്‍ പോലും ഭഗവാന്‍ സ്വന്തം ഇഷ്‌ടമല്ല 
ഭക്തന്‍െറ ഇഷ്ടമാണ്‌ പരിഗണിക്കുന്നത്‌. ഭക്തന്മാരുടെ (പാര്‍ത്ഥന 
സഫലമാക്കാനാണ്‌ ഈശ്വരന്‍ അവതരിക്കുന്നത്‌. അതിനാല്‍ ഭക്തന്മാ 
രുടെ താല്പര്യമനുസരിച്ച്‌ അമ്മ കൃഷ്ണഭാവവും ദേവീഭാവവും സ്വീകരിച്ചു 
എന്നു മനസ്സിലാക്കാം. 


രമണമഹര്‍ഷിയും മററു പല ആചാര്യന്മാരും ഭാവദര്‍ശനവും 
വേഷവും സ്വീകരിക്കാതെ ആദ്‌ ധ്യാത്മികത പപചരിപ്പിച്ചല്ലോ, ആ നിലയ്ക്ക്‌ 
അമ്മ എന്തിനിങ്ങനെ പപവര്‍ത്തിക്കുന്നു എന്നു ചോദിക്കുന്നവരുണ്ട്‌ . 
അതിനുളള മറുപടി ഇങ്ങനെ പറയാമെന്നു തോന്നുന്നു_രണ്ട്‌ അവതാരം. 
ഒരുപോലെ ആകാറില്ല. രാമനെപ്പോലല്ല കൃഷ്ണന്‍, കൃഷ്ണനെപ്പോലല്ല 
ശ്രീരാമകൃഷ്ണന്‍, പരമഹംസനെപ്പോലല്ല രമണ മഹര്‍ഷി. ഈശ്വരന്‍ 
അമ്മയുടെ രൂപത്തിലൂടെ ഇങ്ങനെ ഒരു പ്രവര്‍ത്തനശൈലി സ്വീകരിച്ചു 
എന്നേ ഉളളു. സാധാരണക്കാര്‍ക്ക്‌ കൃഷ്ണഭാവവും ദേവീഭാവവും' എല്ലാം. - 
ആവശ്യമാണ്‌. വേദാന്തികള്‍ക്കോ കൂടിയ ആദ്ധ്യാത്മിക ജീവികള്‍ക്കോ 
ഭാവദർശനം വേണ്ടായിരിക്കാം. പക്ഷേ അത്തരക്കാര്‍ എത്ര പേരുണ്ട്‌ ? . 
വിരലിലെണ്ണാന്‍ മാര്രമുളള അവര്‍ക്കുവേണ്ടി ഭൂരിഭാഗം സാധാരണക്കാരെ 
അവഗണിക്കാന്‍ ഈശ്വരനു സാദ്ധ്യമല്ല. & 


കഴിഞ്ഞ പത്തു വര്‍ഷത്തിനുമേലെയായി അമ്മയുടെ ഭാവദർശനം 
കൊണ്ട്‌ ആയിരക്കണക്കിനാള്‍ക്കാര്‍ക്ക്‌ ആശ്വാസം ലഭിച്ചിട്ടുളളുതിനാല്‍ 
ഭാവത്തിന്‍െറ സാംഗത്യത്തെക്കുറിച്ചുളള ചര്‍ച്ച അപ്രസക്തമാണ്‌. ഫലം 
കൊണ്ടു വൃക്ഷത്തെ അറിയണം. 

വലിയ ആദ്ധ്യാത്മികത ഇല്ലാത്ത ഭൂരിപക്ഷത്തെ ഈശ്വരവിശ്വാ 
സത്തിലേക്കു നയിക്കുകയാണ്‌ അമ്മയുടെ ഭാവദര്‍ശനത്തിന്‍െറ ഒരു 


237 


.പയോളുനം. അതേസമയം, അമ്മയുടെ ഭാവദർശനം ഇഷ്ടമില്ലാത്ത പല 
സന്യാസിശ്രേഷ്‌ ഠന്മാരും യോഗികളും മററ്‌ ആദ്‌ ധ്യാത്മിക വ്യക്തികളും 
സാധാരണഭാവത്തിലുളള അമ്മയെ ജഗന്‍ മാതാവായി അറിഞ്ഞ്‌ ആരാധിച്ച 
വരുന്നു. അതോടൊപ്പം, ദര്‍ശനവേളയില്‍ അമ്മ .പകാശിപ്പിക്കുന്ന 
ദിഡ്യചൈതന്യവും ശക്തി സംരകമണവും ആദ്ധ്യാത്മികതയുടെ ഉയര്‍ന്ന 
മണ്ഡലങ്ങളില്‍ എത്താന്‍ ഇവരില്‍ പലരെയും സഹായിച്ചുകൊണ്ടിരി 
ക്കുന്നു എന്ന്‌ അനുഭവജ്ഞര്‍ സാക്ഷ്യം വഹിക്കുന്നു. 


3. യോഗവാസിഷ്ഠവും ഭാവവും 

ഏഷ വൈ പരമോ യോഗോ 

മനസ്സ സല്യഗഹ? സ്മൃതഃ (ഭാഗ. 11, 20, 21) 

മനസ്സിന്‍െറ സംരഗഹമാണ്‌ പരമമായ യോഗം. ഭക്തിഴജ്്‌ ഞാന 
കര്‍മ്മയോഗാദികള്‍ ആ ലക്ഷ്യത്തിലേക്കുളള മാര്‍ഗ്ഗങ്ങളാണ്‌ . 


അസംഗമായ മനസ്സിന്‍െറ അഥവാ വാസനാരഹിതമായ അന്തുകരണ 

ത്തിന്‍റെ ശക്തികള്‍ യോഗവാസിഷ്ഠം വിവരിക്കുന്നുണ്ട്‌ . 
“ആത്മജ്ഞാനേ മഹാബോധാത്‌ 
വിലയം യാതി വാസനാ 

ആത്മബോധംകൊണ്ട്‌ വാസന വിലയം (പാപിക്കും. അങ്ങനെയുള്ള 
ആളിന്‍െറ അന്തുകരണം_ മനസ്സ്‌ _ശുദ്‌ ധമായിരിക്കും. ആ ശുദ്ധാന്തകര 
ണത്തിന്‍െറ ശക്തി അപാരമാണ്‌ . ആ ശക്തിയെപ്പററി യോഗവാസിഷ്ഠ 
ത്തിലെ 'ഭിക്ഷുപാഖ്യാനം  വിവരിക്കുന്നുണ്ട്‌ . 


ഒരിടത്ത്‌ ഒരു മഹാഭിക്ഷു ഉണ്ടായിരുന്നു. അദ്ദേഹം സമാധിയുടെ 
ഉയര്‍ന്നതലങ്ങളില്‍ വിഹരിക്കുന്ന ആള്‍ ആയിരുന്നു. ഏതു വസ്തുവിനെ 
ചിന്തിച്ചാലും ഉടനെ അദ്‌ ദേഹം അത്‌ ആയിത്തീരും -എന്ന അവസ്ഥയി 
ലെത്തി. ഒരിക്കല്‍ ആ മഹാഭിക്ഷു ലീലാര്‍ത്ഥം സങ്കല്‍പശക്തികൊണ്ട്‌ 
ജീവടന്‍ എന്ന മനുഷ്യനായിമാറി. ജീവടന്‍ സ്വപ്നാടനം ചെയ്യുമ്പോള്‍ 
ബ്രാഹ്മണനാകണമെന്നു സങ്കല്പിച്ചു. ഉടന്‍ (ബാഹ്മണനായി. (ബാഹ്മ 
ണന്‍ സങ്കല്പം കൊണ്ട്‌ സ്വപ്നത്തില്‍ ഒരു രാജാവായി. പിന്നെ ഒരു 
സുരസ്ത്രീയായി. പിന്നെ ഒരു പെണ്‍മാനായി. തുടര്‍ന്ന്‌ ഒരു വള്ളിയായി. 
പിന്നീട്‌ കരിവണ്ടായി. ഇങ്ങനെ പല പല ഇുന്മങ്ങളുടെ വേഷം മാറിമാറി 
ധരിച്ചശേഷം മഹാഭിക്ഷു സ്വസങ്കല്‌പശക്തികൊണ്ട്‌ തൃദനായി. 


ഏകാഗ്രതയോടുകൂടിയ സങ്കല്പശക്തിയുളള ഒരു യോഗീശ്വരന്‍ 


എന്തുമായിത്തീരാന്‍ കഴിയും. ഇക്കാണായ ്രപഞ്ചമെല്ലാം മനസ്സിന്‍െറ 
കളിയാണ്‌. 


238 


സഹ്രസധാ ഭവേത്‌ ഏകഃ 

സങ്കല്‌ പാദ്ധി യഥാ ഹരിഃ 
ഏകനായ ഹരി സങ്കല്പം കൊണ്ട്‌ പലതായിത്തീരുന്നതുപോലെ, 
ഈശ്വരകോടിയിലെത്തിയ യോഗിക്ക്‌ അര്‍ഹതയനുസരിച്ച്‌ ഇഷ്ടമുളള 
രൂപവും ഭാവവും കൈക്കൊള്ളാന്‍ പററും. ഒരേസമയം പലതാകാന്‍ കഴിയും. 
രൃദ്ദത്വം കിട്ടുമ്പോള്‍ സ്വരൂപമായ പരമപദത്തിലെത്തുകയും ചെയ്യും. 


യോഗവാസിഷ്ഠത്തിലെ ഈ പകരണം ശുദ്ധാന്തഃകരണത്തിന്‍െറ 

. ശക്തിയാണു വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. ഈശ്വരനാകട്ടെ, ശുദ്ധാന്തുകരണ 
നായ യോഗിയാകട്ടെ, എന്താകണമെന്നു സങ്കലപിക്കുന്നുവോ അതായി 
മാറും. ഭാവത്തിലും രൂപത്തിലും ആ മാററംവരാം. ഈശ്വരത്വം 
ലഭിക്കുന്നതിനുമുമ്പ്‌ ഒരു യോഗിക്ക്‌ സങ്കല്പംകൊണ്ട്‌ പട്ടിയും പൂച്ചയും 
രാജാവുമൊക്കെയാകാം; എന്നാല്‍ ഏതെങ്കിലും ഈശ്വരഭാവം സ്വീകരി 
ക്കാന്‍ പററുന്നില്ല. കാരണം, ആ ഭാവം എന്തെന്നുപോലും താണപടിയിലിരി 
ക്കുമ്പോള്‍ അറിയാന്‍ വയ്യാ. അവസാനം ഈശ്വരഭാവത്തിലെത്തുന്നതോടെ 
ജീവാത്മാവ്‌ എന്ന നിലയിലുള്ള അയാളുടെ സംസാരലീല അവസാനിക്കു 


കയും ചെയ്യുന്നു. 


എന്നാല്‍ അവതാരത്തിന്‍െറ നില ഭിന്നമാണ്‌ . അവതാരത്തിന്‍െറ 
അന്തഃകരണം എപ്പോഴും ശുദ്ധമാണ്‌ . അവിടെ വാസനാലേശം ഉണ്ടാവുക 
സാദ്ധ്യമല്ല. അതിനാല്‍ താന്‍ എന്താകണമെന്നു ചിന്തിക്കുന്നോ 
അതായിത്തീരും. ശ്രീരാമകൃഷ്ണന്‍ സാധനാകാലത്ത്‌ എന്തു ഭാവന 
ചെയ്തോ അതായിത്തീര്‍ന്നതായി കാണാം. താന്‍ ഹനുമാനാണെന്നു 
ചിന്തിച്ചപ്പോള്‍ ഹനുമാനായിമാറി. ആ മാനസികാവസ്ഥയുടെ ശക്തി 
ശരീരത്തെ സ്വാധീനിച്ചതിനാല്‍ തനിക്കു വാലുപോലും മുളച്ചു എന്ന്‌ 
പരമഹംസന്‍ തന്നെ പറഞ്ഞിട്ടുണ്ട്‌ . 


മാതാ അമൃതാനന്ദമയിയും തന്‍െറ ഈ അവസ്ഥയെപ്പററി 
പറഞ്ഞിട്ടുണ്ട്‌. പുസ്തകം പഠിച്ച അറിവല്ല, സ്വന്തം അനുഭവമാണ്‌ അമ്മ 
പറയുന്നത്‌ . കൃഷ്ണനെ ധ്യാനിച്ചപ്പോള്‍ താന്‍ കൃഷ്ണനാണെന്ന്‌ അമ്മ 
കണ്ടു; ദേവിയെ ധ്യാനിച്ചപ്പോള്‍ താന്‍ ദേവിയാണെന്നു കണ്ടു. ഇങ്ങനെ 
ഏതെല്ലാം ദേവീദേവന്മാരെ ചിന്തിച്ചുവോ അവരുടെയെല്ലാം രൂപത്തില്‍ 
അമ്മ തന്നെത്തന്നെ കണ്ടു. h 


ഇതിനെപ്പററി അമ്മ ഇങ്ങനെ പറയുന്നു: സാധന ചെയ്ത്‌ ഏററവും 
ഉയര്‍ന്ന ഒരു ഘൃട്ടത്തിലെത്തുമ്പോള്‍ നാം എന്തിനെ ചിന്തിച്ചാലും ഉടന്‍ 
അതായിമാറും. മാനിനെ ചിന്തിച്ചാല്‍ മാനാകും. മുയലിനെ ചിന്തിച്ചാല്‍ 
മുയലാകും. ഈ അവസ്ഥകളൊക്കെ അമ്മ അറിയുന്നു. പക്ഷേ 
അവിടംകൊണ്ടു നില്‍ക്കരുത്‌. അതിനുമപ്പുറം പല അവസ്ഥകളുമുണ്ട്‌ . 
അതിലേക്കു മുന്നേറണം. | 


239 


ഒരു യോഗിക്ക്‌ സ്വസങ്കല്‍പ്പംകൊണ്ട്‌ ഇഷ്‌ ടമുളള വസ്‌ തുവായിമാറാം; 
ക്ഷേ, ഈശ്വരഭാവം സ്വീകരിക്കാന്‍ താണപടിയിലുള്ളവര്‍ക്കു സാദ്ധ്യ 
ല്ല ട്‌ 

എന്നാല്‍ അവതാരത്തിന്‍െറ കാര്യം വേറെ. അവതാരത്തിന്‌ 
സ്വസങ്കല്‍പ്പംകൊണ്ട്‌ ഏതു ദേവിയുടെയും ദേവന്‍െറയും ഭാവം 
സ്വീകരിക്കാന്‍ പററും. ചൈതന്യനും ആനന്ദമയിമായും എല്ലാം ഇങ്ങനെ 
വിവിധ ഭാവങ്ങള്‍ (്പദര്‍ശിപ്പിച്ചിരുന്നവരാണ്‌. അതേപോലെ മാതാ 
അമൃതാനന്ദമയിയും കൃഷ്‌്ണ-ദേവീഭാവങ്ങള്‍ സ്വീകരിച്ച്‌ മാനവരാശിയെ 
അനുഗ്രഹിച്ചിരിക്കുന്നു. ശാസ്രതസമ്മത്രപകാരം ഏററവും ഉയര്‍ന്ന ഒരു 
ആദ്ധ്യാത്മികതലത്തെയാണ്‌ ഭാവദർശനം വെളിപ്പെടുത്തുന്നതെന്ന്‌ 
ഇതില്‍നിന്നെല്ലാം നമുക്കു മനസ്സിലാക്കാം. 


4. ആനന്ദമയിയും അമൃതാനന് ദമയിയും 


അമ്മയുടെ മഹത്വം ഏതു രീതിയില്‍ അറിയുന്നതിനുള്ള ശ്രമവും 
പാഴല്ല. അതുകൊണ്ട്‌ ഒരു താരതമൃപഠനത്തിലൂടെ അമ്മയെ കൂടുതല്‍ 
അടുത്തു കാണാനുളള യത്നമാണ്‌ ഈ അദ്‌ ധ്യായത്തിലുളളത്‌ . 


രണ്ടു മഹത്തുക്കളുടെ ജീവിതം ഒരുപോലെ കാണപ്പെടാറില്ല. 
ഇതിനെപ്പററി ഒരിക്കല്‍ അമ്മ പറഞ്ഞത്‌ ഇങ്ങനെയാണ്‌: “ഒരു ഭാവം 
പ്രദര്‍ശിപ്പിക്കാന്‍ രണ്ടുപേര്‍ വരേണ്ട കാര്യമില്ലല്ലോ.” ഈശ്വരന്‍െറ 
സമംല്‍പ്പശക്തി അനന്തം. അതനുസരിച്ച്‌ ഈശ്വരഭാവങ്ങളും അനന്തം. 
വിവിധ ഭാവങ്ങള്‍ക്ക്‌ വിവിധ രൂപങ്ങള്‍. ആന്തരികമായി ഒരേ 
ചൈതന്യമാണെങ്കിലും അവതാരങ്ങള്‍ പുറമേ ഭിന്നസ്വഭാവമുള്ളവരായി 
കാണപ്പെടും. എങ്കില്‍ പോലും കേരളത്തിലെ മാതാ അമൃതാനന്ദമയിയും 
ബംഗാളിലെ ആനന് ദമയീമായും തമ്മിലുളള ഐകരൂപ്യം ശ്രദ്ധാര്‍ഹമാണ്‌ . 
ആനന്ദമയീമായുടെ ജീവിതം ഇപ്പോള്‍ വളരെ (പസിദ്‌ധവും സര്‍വ്വാദരണീ 
യവുമാകയാല്‍ ആ ജീവിതം അമ്മയെ കൂടുതല്‍ നന്നായി മനസ്സിലാക്കാന്‍ 
നമുക്കു സഹായകമായിത്തീരാം. 


ആനന ദമയീ മാ 1896 മുതല്‍ 1982 വരെ തന്‍െറ ദിവ്യലീലകള്‍ 
പ്രദര്‍ശിപ്പിച്ചു. കിഴക്കന്‍ ബംഗാളില്‍ അവതരിച്ച “മാ” ഭാരതം മുഴുവന്‍ ചുററി. 
കേരളത്തിലും വന്നിട്ടുണ്ട്‌. എങ്കിലും ഉത്തരാപഥമായിരുന്നു [പധാന 
പ്രവര്‍ത്തനരംഗം. 1 


വളളിക്കാവിലെത്തി അമ്മയെ ദര്‍ശിക്കുക, തേളുസ്സു നിറഞ്ഞ ആ 


മുഖത്തേക്കു നോക്കുക, ആനന്ദം തിരതല്ലുന്ന ചിരി കേള്‍ക്കുക, സ്നേഹം 
വഴിയുന്ന പെരുമാററവും സംഭാഷണവും ശ്രദ്ധിക്കുക, സമ്ൃ- 


240 


വിനയങ്ങളുടെ മൂര്‍ത്തിയെങ്കിലും ആരെയും , നിമിഷംകൊണ്ടു കീഴ്പ്പെടു 
ത്തുന്ന അത്യുജ്വല വ്യക്തിത്വം പരിചയപ്പെടുക, അമ്മയുടെ ഒരു നോട്ടം, ഒരു 
സ്പര്‍ശം നമ്മുടെ എരിയുന്ന ജീവിതത്തില്‍ കുളിര്‍നിലാവു ചൊരിയുന്നത്‌ 
അനുഭവിക്കുക, ഒററ ദര്‍ശനം കൊണ്ട്‌ നമ്മുടെ ആത്മാവില്‍ ആനന്ദവും 
ശാന്തിയും നിറയുന്നത്‌ ശ്രദ്ധിക്കുക. 


കൂടുതലൊന്നും വേണ്ടാ. അമ്മ ഈ ലോകത്തിലെ പ്രാണിയല്ലെന്ന്‌ 
ആര്‍ക്കും ഉടന്‍ മനസ്സിലാകും. കൃമികീടങ്ങളെപ്പോലും സ്വന്തം മക്കളായി 
കരുതുന്ന അനന്തപ്രേമം. അതേസമയം തികഞ്ഞ അന്യമനസ്കത. 
വിശ്വപ്രേമം, ആനന്ദം, ജ്ഞാനം, കൂസലില്ലായ്മ, ചുറുചുറുക്കുള്ള ” 
കര്‍മ്മയോഗിനി, വിശുദ്ധിയുടെ മൂര്‍ത്തി. അജ്ഞാനത്തിന്‍െറയോ 
സാധനയുടെയോ ഒരു ഫ്ൃട്ടം .ലോകരീതിയില്‍ അമ്മയ്ക്കുണ്ടായിട്ടില്ല. 
ഗുരുവില്ല. ജന്മസിദ്ധമായ പൂര്‍ണ്ണജ്‌ ഞാനം. മാതൃകയ് ക്കുവേണ്ടി 
' ഭക്തയുടെ ഭാവം. മഹാഭാവത്തിലും (ബഹ്‌ മഭാവത്തിലും സര്‍വ്വാത്മൈക്യ 
ബോധത്തിലും സ്ഥിതിചെയ്യുക. അതേസമയം സാധാരണ മനുഷ്യസ്ത്രീ 
യായി ലീലയാടുക. മനുഷ്യന്‍ മനുഷ്യനെ കേന്ദ്രമാക്കി ജീവിക്കരുത്‌, 
- ഈശ്വരനെ കേന്ദ്രമാക്കി ജീവിക്കണം എന്നു നമ്മെ ഓര്‍മ്മിപ്പിക്കുക. 
ദിവ്യപ്രേമലഹരിയുടെ സഹ്രസധാര! . 


\ 


ഇതെല്ലാം അമ്മയ്ക്കും 'മാ'യ്ക്കും ഒപ്പം ചേരുന്ന കാര്യങ്ങളാണ്‌... 


പൂര്‍ണ്ണതയോടെ അവതരിച്ച ഒരു ശക്തിക്ക്‌ ശൈശവം, ബാല്യം, 
കൌമാരം, യവ്വനം, വാര്‍ദ്ധക്യം തുടങ്ങിയ മാററങ്ങള്‍ ഇല്ല. അവ. 
ആത്മധര്‍മ്മങ്ങളല്ല, -ശരീരധര്‍മ്മങ്ങള്‍ മാശ്രമാണ്‌. അവതാരത്തിനും 
സാധാരണ വ്യക്തിക്കും കാഴ്ചയില്‍ ശരീരം ഒരുപോലെയിരിക്കും. . ; 
എന്നാല്‍, പൂര്‍ണ്ണതയോടെ .പിറന്നാല്‍ അവതാരമാണ്‌; അപൂര്‍ണ്ണതയോടെ ' 
പിറന്നാല്‍ ജനനമാണ്‌ . പൂര്‍ണ്ണത എങ്ങനെ മനസ്സിലാക്കും എന്നാണെങ്കില്‍, 
ജീവിതം നോക്കി അറിയുകയേ തരമുളളു. അവതാരങ്ങള്‍ സ്വയം ചില 
പരിമിതികള്‍ സ്വീകരിക്കുമെങ്കിലും അതൊന്നും അവരുടെ പൂര്‍ണ്ണതയെ 
“മറയ്ക്കാന്‍ എപ്പോഴും പര്യാപ്തങ്ങളാവുകയില്ല. 

“ഈ ഭൂമിയില്‍ വരുന്നതിനുമുമ്പ്‌ ഞാന്‍ അതു തന്നെയായിരുന്നു. ഒരു 
ബാലികയായിരുന്നപ്പോഴും ഞാന്‍ അതുതന്നെയായിരുന്നു. ്രായപൂര്‍ത്തി 
വന്നപ്പോഴും ഞാന്‍ അതുതന്നെ ആയിരുന്നു. അനന്തതയുടെ ശാലയില്‍ 
സൃഷ്‌ ടിനൃത്തം ചുററും മാറിമാറിക്കൊണ്ടിരിക്കുമ്പോഴും ഞാന്‍ അതു 
തന്നെയായിരിക്കും” എന്ന്‌ ആനന് ദമയീമാ പരമഹംസയോഗാനന്ദജിയോട്‌ 
പറയുകയുണ്ടായി.* ഇതേസ്വരം മാതാ അമൃതാനന്ദമയിയില്‍ നിന്ന്‌ 
കൂടെക്കുടെ.കേള്‍ക്കാം- [ , | 

ശ്രീരാമകൃഷ്‌ണദേവനും ആനന്ദമയീമായ്ക്കും അമ്മയ്ക്കുമെടന്നും 


* ഓട്ടോ ബയോഗ്രഫി ഓഫ്‌ എ യോഗി 


241 


വലിയ സ്കൂള്‍ വിദ്യാഭ യാസം ഇല്ല. ഇന്നത്തെ വിദ്യാഭ്യാസവും ജ്ഞാനവും 
തമ്മില്‍ എന്തു ബന്ധം! സര്‍വ്യഗന്ഥങ്ങളും മഹാത്മാക്കളുടെ ഉള്ളിലുണ്ട്‌ . 


താണ കുടുംബത്തില്‍ ജനനം, ചെറുപ്പത്തിലെ കാര്യങ്ങള്‍ പോലും 
ഓര്‍മ്മിക്കുക, സ്കൂള്‍ വിദ്യാഭ്യാസത്തിന്‍െറ കുറവ്‌, ഗൃഹജോലികള്‍ 
ചെയ്യുക, ഇടയ്ക്കിടെ ബാഹ്യബോധംവിട്ട്‌ ഭാവാവസ്ഥയിലാകുക, 
അലാകികമായ ഭക്തിഗാനം, ആനന്ദം, പ്രേമം, സൌമ്യത, സരളത, 
ജഗന്മാതൃഭാവം, ഭാവദര്‍ശനം ഇക്കാര്യങ്ങളിലെല്ലാം ആനന ദമയിമായും 
അമൃതാനന്ദമയിയും സമാനരാണ്‌ . 


ആനന്ദമയീ മാ വിവാഹിതയായിരുന്നു. ഭര്‍ത്താവിനു തന്നോട്‌ 
ലരകികചിന്ത വന്നാലുടന്‍ “മാ” മരിച്ചുകിടക്കും, തനി ശവശരീരമായി 
കിടക്കും. പിന്നെ പശ്ചാത്താപത്തോടെ ഭര്‍ത്താവ്‌ നാമംചൊല്ലി 
ജീവിപ്പിക്കും. അമ്മ അവിവാഹിതയായതിനാല്‍ ഈ അടവ്‌ എടുക്കേണ്ടി 
വന്നിട്ടില്ല. എന്നാല്‍ ഒരിക്കല്‍ ദേവീഭാവസമയത്ത്‌ , സുധാമണിയെ വിവാഹം 
കഴിപ്പിച്ചയയ്‌ ക്കണമെന്നും ദേവി ഒഴിഞ്ഞുപോകണമെന്നും സുഗുണച്ചന്‍ 
നിര്‍ബ്ബന്‌ ധിച്ചപ്പോള്‍ അമ്മ മരിച്ചു വീഴുകയുണ്ടായി. പിന്നെ അച്ഛന്‍ 
പശ്ചാത്തപിച്ചശേഷമേ ജീവിച്ചെഴുന്നേററുളളു. 


രണ്ട്‌ അമ്മമാരും കുറച്ചുകാലര്‍ സാധനാലീല്‌ ആടിയിരുന്നു. മാ 
പറയുന്നു- & 

“ഞാന്‍ എന്താണോ, എന്നും അതാണ്‌ . ആ നിലയ്ക്ക്‌ ഞാന്‍ സാധന 
അനുഷ്ഠിച്ചത്‌ സ്വയം അജ്ഞാനം വച്ചുകെട്ടലായിരുന്നു. പക്ഷേ ആ 
സാധനയാകുന്ന അജ്ഞാനം എന്തായിരുന്നു? അത്‌ ജ്ഞാനം തന്നെ 
അജ്ഞാനത്തിന്‍റെ വേഷം അണിഞ്ഞതായിരുന്നു. ഒരു സാധകി 
എങ്ങനെയിരിക്കും എന്നു കാണിക്കുവാനുളള ചിന്തയെ തൃപ്തിപ്പെടുത്തു 
വാന്‍ ഞാന്‍ സാധനാലീലയാടി.” 


വളളിക്കാവിലമ്മയുടെ സാധനാലീലയുടെ വ ക്തമായ ചിരം ഇവിടെ 
കിട്ടുന്നു. 


അമ്മയിലും മായിലും മാതൃഭാവമാണ്‌ മുഖ്യം. സാധാരണ സ്ത്രീ, 
ഭക്ത്‌, ഗുരു, സ്‌നേഹിത, എന്നിങ്ങനെ മററു ഭാവങ്ങളും ്പദര്‍ശിപ്പിച്ചിരുന്നു. 
എടുത്തു പറയേണ്ട മറെറാരു കാര്യം രണ്ടു പേരുടെയും ഭാവദര്‍ശനമാണ്‌ . 


“മാ” ഭജുനസമയത്ത്‌ കൃഷ്‌ ണഭാവത്തിലും ദേവീഭാവത്തിലും ഇരിക്കു 
കയും ഭക്തന്മാരെ അന, ഥഹിക്കുകയും ചെയ്തിട്ടുണ്ട്‌. ആദ്യം രണ്ട്‌ 
അമ്മമാരുടെയും ഭാവം രഹസ്യമായിരുന്നു. വീട്ടിനുള്ളിലാകയാല്‍ ആരും 
അറിഞ്ഞില്ല. പിന്നീട്‌ ലോകരറിഞ്ഞപ്പോള്‍ വിമര്‍ശനമായി. രണ്ടുപേരുടെയും 
ബന്ധുക്കള്‍ ഭാവത്തിനു ചികിത്സിക്കാന്‍ മ്രന്തവാദികളെ വരുത്തുകയു 
ണ്ടായി. ഭാവസമയത്ത്‌ രോഗം ഭേദമാക്കുക തുടങ്ങിയ ദിവ്യശക്‌തി്പകടനം 


242 


കണ്ടപ്പോള്‍ എതിര്‍പ്പു കുറഞ്ഞുവന്നു. 

ശ്രീരാമകൃഷ്ണദേവന്‍ ചെയ്തപോലെ, രണ്ട്‌ അമ്മമാരും പൂജാസമ 
യത്ത്‌ തന്നെത്തന്നെ അര്‍ച്ചന നടത്തിയിരുന്നു. രണ്ടുപേരും ഭജുനസമയത്ത്‌ 
ഭാവത്തിലാകും. താളത്തിനൊത്ത്‌ ഉലയും. ചിലപ്പോള്‍ ഭാവോന്മാദത്തില്‍ 
നൃത്തം ചെയ്യും. 

ഒരിക്കല്‍ 'മാ' ഭാവത്തിലിരിക്കുമ്പോള്‍ “'അവിടുന്നാര്‍ ?' എന്ന്‌ 
നിഷികാന്ത്‌ പണ്ഡിതന്‍ ചോദിച്ചു. ''ഞാന്‍ മഹാദേവനും മഹാദേവിയു 
മാണ്‌.” എന്നായിരുന്നു മറുപടി. പണ്ഡിതന്‍ ഭയന്നു പിന്നോക്കം മാറി; 
അത  ശക്‌തിരപവാഹമായിരുന്നു. ഇവിടെ അമ്മയുടെ ദേവീഭാവസമയത്ത്‌ 
ആദ്യകാലത്ത്‌ ഒരുവിധപ്പെട്ടവര്‍ അടുക്കുകയില്ലായിരുന്നു. അത്രയ്ക്ക്‌ 
ശക്തിപകടനം ഉണ്ടായിരുന്നു. പില്ക്കാലത്തും ഇത്‌ ഏവര്‍ക്കും 
അനുഭവമാണ്‌ . ആനന്ദമയീമായുടെ ഭാവദർശനം ഭജനസമയത്ത്‌ മാതം 
താല്ക്കാലികമായി പകടമായിരുന്നെങ്കില്‍, അമ്മ ഇച്ഛാനുസരണം 
മണിക്കൂറുകളോളം ഭാവത്തിലിരുന്ന്‌ ഭക്തജനങ്ങളെ നാനാമുഖമായി 
അനുഗ്രഹിക്കുന്നു എന്ന ്രത്യേകത ഉണ്ട്‌ . 


ചൈതന്യന്‍െറയും 'മാ'യുരെയും ആദ്‌ ധ്യാത്‌മികമഹത്വം പസിദ്ധമാ 
യശേഷമാണ്‌ അവര്‍ ഭാവം പ്രകടിപ്പിച്ചത്‌. അതുകൊണ്ട്‌ ആളുകളില്‍ നിന്ന്‌ 
വലിയ എതിര്‍പ്പുണ്ടായില്ല. തന്നെയല്ല ആദ്ധ്യാത്മികത മനസ്സിലാകുന്ന 
ജനമാണ്‌ ബംഗാളിലും ഉത്തരാപഥത്തിലും ഉണ്ടായിരുന്നത്‌ . എന്നാല്‍ 
അമ്മയുടെ കാര്യം അങ്ങനെയല്ല. ഇരുപത്തൊന്നു വയസ്സുവരെ അടുക്കള 
പ്പണിയുമായി കഴിഞ്ഞ അമ്മയുടെ ആത്മീയത ആര്‍ക്കും മനസ്സിലാക്കാന്‍ 
പററുന്നതിനു മുമ്പുതന്നെ അമ്മ ഭാവം പകടിപ്പിച്ചു. ഭാവദര്‍ശനത്തെപ്പററി 
ചുററുമുളള ജനങ്ങള്‍ക്ക്‌ അറിവുമില്ലായിരുന്നു. അതുകൊണ്ട്‌ ആദ്യം 
വീട്ടുകാരും നാട്ടുകാരും ഭാവത്തെ അധിക്ഷേപിച്ചു. എങ്കിലും പിന്നെ 
ആദരിച്ചു. ആദ്ധ്യാത്മികത അറിയാമെന്നു കരുതപ്പെടുന്നവര്‍പോലും 
അമ്മയുടെ ഭാവദര്‍ശനത്തെ “തുളളല്‍” എന്നു മുദ്രകുത്തി നെററിച്ചുളിച്ച്‌ 
മടങ്ങിയിട്ടുണ്ട്‌. അമ്മ പൂര്‍ണ്ണത്വം (പാപിച്ച വ്യക്തിയാണെങ്കില്‍ 
തുള്ളലെന്തിന്‌ എന്നാണ്‌ അവരുടെ ചോദ്യം. പൂണ്ണത്വത്തിന്‍െറ ഒരു 
ഭാഗമാണ്‌ 'തുളളല്‍' എന്ന കാര്യം അവര്‍ മറക്കുന്നു. ഓരോ അവതാരവും 
ചില ഭാവങ്ങള്‍ മാതമേ രപകടിപ്പിക്കാറുളളു എന്നും അവര്‍ മറക്കുന്നു. ശരീരം 
പരിമിതിയാണ്‌, അതില്‍ പൂര്‍ണ്ണത ഒതുങ്ങുകയില്ല എന്നും മറന്നുപോകുന്നു. 
സ്വയം സ്വീകരിക്കുന്ന പരിമിതികളുമായിട്ടാണ്‌ അവതാരങ്ങള്‍ വരുന്നത്‌ 
അതില്‍ നാം വഞ്ചിതരായിക്കൂടാ. 


.243 


ഃ. സദ്ഗുരു മാതാ അമൃതാനന്ദമയി 

ഗുരുരേവ പരബ്രഹ്മ 

തസ്മൈ ശ്രീഗുരുവേ നമഃ 

ഓരോ അവതാരത്തിനും സ്വന്തം പവര്‍ത്തനശൈലിയുണ്ട്‌ . ്രത്യേക 

തകളുണ്ട്‌. ഒരാളില്‍നിന്ന്‌ വേറൊരാളിനെ വേര്‍തിരിക്കുന്നത്‌ ഈ 
പ്രത്യേകതകളാണ്‌. ഒരു വൃക്തിയില്‍ തെളിഞ്ഞുകാണുന്ന ഗുണം 
മറെറാരാളില്‍ ര പകടമല്ലായിരിക്കാം. ഇത്തരം ര്രത്യേകതകളെ അടിസ്ഥാന 
മാക്കി മററുളളവരേക്കാള്‍ 'ഏതെങ്കിലുമൊരാചാര്യന്‍ കൂടുതല്‍ ശ്രേഷ്ഠ 
നാണ്‌ എന്നു സമര്‍ത്ഥിക്കുന്നത്‌ ഭംഗിയല്ല. ഒരേ ശക്തിയുടെ പല 
രൂപങ്ങളാണ്‌ അവതാരങ്ങള്‍. അതിനാല്‍ എല്ലാ അവതാരങ്ങളും ഒരുപോലെ 
പൂര്‍ണ്ണരാണ്‌ . അതേസമയം, അവര്‍ ചെയ്തുതീര്‍ക്കാന്‍ നിശ്ചയിച്ചിരി 
ക്കുന്ന കര്‍മ്മങ്ങള്‍ക്കനുസരിച്ച്‌ പുറമേ (്പകാശിപ്പിക്കുന്ന ശക്തിക്ക്‌ 
വ്യത്യാസം കാണുകയും ചെയ്യും. 


ഒരു വ്യക്തിയെ മനസ്സിലാക്കാന്‍ ശ്രമിക്കുമ്പോള്‍ ആ വ്യക്തിക്കു 
മററുള്ളവരില്‍ നിന്ന്‌ ഭിന്നമായി എന്ത്‌ ്രത്യേകതയുണ്ട്‌ എന്നറിയാനുള്ള 
ജിജ്ഞാസ സ്വാഭാവികമാണ്‌. അതുകൊണ്ട്‌ ഗുരു എന്ന നിലയില്‍ മാതാ 
അമൃതാനന്ദമയിയുടെ ചില സവിശേഷതകള്‍ ഇവിടെ പ്രതിപാദിക്കട്ടെ! 
അമ്മയെ തത്വത്തില്‍ മനസ്സിലാക്കാനും, അതുവഴി ആദ്ധ്യാത്മിക 
പുരോഗതി വേഗം കൈവരിക്കുവാനും ഇത്‌ പലര്‍ക്കും സഹായകമായേക്കാം. 


ഗുരുവിനെപ്പററി വളരെ സ്പഷ്ടമായ സങ്കല്പം ഭാരതത്തിലുണ്ട്‌ . 
നമുക്ക്‌ ഏതെങ്കിലും വിധത്തില്‍ അറിവു നല്‍കുന്നവരെല്ലാം ഗുരുപരിധി 
യില്‍പെടുന്നു. എന്നാലും മ്രന്തദീക്ഷ നല്‍കുന്ന ആളിനെയാണ്‌ “ഗുരു” 
എന്ന്‌ സാധാരണയായി നാം വ്യവഹരിച്ചുപോരുന്നത്‌ . ഇത്തരം 
ദീക്ഷാഗുരുക്കന്‍മാര്‍ക്ക്‌ നമ്മുടെ നാട്ടില്‍ ഒരിക്കലും ക്ഷാമം ഉണ്ടായിട്ടില്ല 
മന്തം നല്‍കുന്നവര്‍ ഗുരുക്കന്‌ മാരാണെങ്കിലും, എല്ലാവരും ഒരേ തരക്കാരല്ല. 
ശിഷ്യന്മാരെ പരമലക്ഷ്യത്തിലെത്തിക്കാന്‍ കഴിവുള്ളവര്‍ മാശ്രമാണ്‌ 
ശരിയായ ഗുരുക്കന്മാര്‍. ഇത്തരം സദ്ഗുരുക്കന മാര്‍ ആത്‌ മജ്‌ ഞാനികളായ. 
ജീവന്മുക്തരായിരിക്കും. “സ്വയം ലക്‌ ഷ്യത്തിലെത്തിനില്‍ക്കുന്നവര്‍ക്കേ 
മററുളളവരെ എത്തിക്കാന്‍ പററൂ. അല്ലാത്തവര്‍ ഗുരുക്കന്മാരല്ല, 
കുരുക്കന മാരാണ്‌ ' എന്ന്‌ അമ്മ പറയാറുണ്ട്‌. അവര്‍ സ്വയം കുരുക്കിലാണ്‌, 
ശിഷ്യന്‍മാരെയും കുരുക്കിലാക്കും.പൂര്‍ണ്ണതയിലെത്താത്ത ഗുരുക്കന്മാരില്‍ 
നിന്നു മന്ത്രം സ്വീകരിച്ചിട്ടും സ്വന്തം. യോഗ്യതകൊണ്ടു മാതം 
ലക്ഷ്യത്തിലെത്തിയ ചുരുക്കം ചിലര്‍ കണ്ടേക്കാം. അത്തരക്കാര്‍ 
പൊതുനിയമത്തിന്‌ അപവാദമെന്നേ പറയാവു. 


ഒരു സദ്ഗുരുവിനെ കണ്ടെത്തുക എളുപ്പമല്ല. കണ്ടെത്തുവാന്‍ 
ഇന്മങ്ങളിലെ പുണ്യം വേണം. എത്തിപ്പെട്ടാലും മ്രന്തദീക്ഷ ലഭിക്കുക 


244 


അത്യന്തം വിഷമകരമാണ്‌ . ആര്‍ഷഭൂമിയിലെ സദ്ഗുരുക്കന്മാര്‍ അത്ര 
വേഗമൊന്നും വഴങ്ങുന്നവരായിരുന്നിട്ടില്ല. ദീര്‍ഹ്വകാലം ശിഷ്യന്‍ ഗുരുവിനെ 
സേവിക്കണം. ശിഷ്യന്‍െറ ശു്രൂഷകൊണ്ടു സംതൃപ്തനാകുന്ന ഗുരു 
ശിഷ്യന്‌ വിധിഗ്രകാരം കാരുണ്യപൂർവ്വം മ്രന്തം ഉപദേശിക്കുന്നു. അതോടെ 
ശിഷ്യന്‍െറ ഉത്തരവാദിത്തം ഗുരു സ്വയം ഏറെറടുക്കുന്നു. ആ സദ്ഗുരു 
ശിഷ്യനെ ലക്ഷ്യത്തില്‍ എത്തിക്കുകയും ചെയ്യും. ശിഷ്യന്‍ ഗുരുനിന്ദ 
ചെയ്യരുത്‌, ഗുരുവിനെ ആദരിക്കണം എന്നുമാ. 


ഭാരതത്തിലെ സുദീര്‍ഫ്വമായ ഗുരുപരമ്പര പരിശോധിച്ചാല്‍ നമ്മുടെ 
ആചാര്യന്‌ മാരെല്ലാംതന്നെ മന്തദീക്‌ ഷയുടെ കാര്യത്തില്‍ സാര്‍ത്ഥകമായ 
പിശുക്ക്‌ കാണിച്ചിരുന്നു എന്നു കാണാം. അവര്‍ പാശ്രമറിഞ്ഞേ ദാനം 
ചെയ്തിരുന്നുള്ളു. അവരാരും ഇക്കാര്യത്തില്‍ അ്രത ഉദാരമതികളാകാന്‍ 
കൂട്ടാക്കിയില്ല. 


ഈ പശ്ചാത്തലത്തില്‍ അമ്മയുടെ പ്രത്യേകത നോക്കാം. മററു 
സദ്ഗുരുക്കന മാരെപ്പോലെ അമ്മയും അര്‍ഹതയുളള അനേകം പേര്‍ക്കു 
മരന്തദീക്ഷ നല്‍കിയിട്ടുണ്ട്‌. എന്നാല്‍, പരമ്പരാഗതമായ ഈ മ്രന്തദീ 
ക്ഷയില്‍ മാത്രം അമ്മ ഒതുങ്ങിനിന്നില്ല. വളരെയേറെ ഉദാരമായ മറെറാരു 
മാര്‍ഗ്ഗംകൂടി അമ്മ സ്വീകരിച്ചുപോന്നിട്ടുണ്ട്‌. ലഴകികവും ആത്മീയവുമായ 
ലക്ഷ്യങ്ങളോടെ പതിനായിരങ്ങള്‍ അമ്മയെ സമീപിച്ചിട്ടുണ്ട്‌. ജീവിതത്തി 
ന്‍െറ എല്ലാ തുറകളിലുംപെട്ട എല്ലാത്തരം ആള്‍ക്കാരും.ആ ജുന്രപവാഹത്തി 
ലുണ്ട്‌ . ഇങ്ങനെ വന്നവരില്‍ ചുരുക്കം ചിലഞാഴികെ എല്ലാവര്‍ക്കും അമ്മ 
മ്രന്തം നല്‍കിയിട്ടുണ്ട്‌. ഭാവദര്‍ശനസമയത്തും അല്ലാത്ത സമയത്തും അമ്മ 
കടലാസിലെഴുതിയ മന്തം കൊടുത്തിട്ടുപറയും- എപ്പോഴും ഈ മന്ത്രം 

B ജപിക്കണം. സമയം നോക്കണ്ടാ. ശുദ്‌ധാശുദ്ധം നോക്കണ്ടാ. കക്കൂസിലിരി 
ക്കുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ ഇുപിക്കാം.” അമ്മ പറയുന്നതുരപകാര 
മുളള മ്രന്തജുപം ലക്ഷ്യം നേടാന്‍ അത്യാവശ്യമാണെന്ന ബോധം മന്തം 
ഏററുവാങ്ങുന്നവര്‍ക്ക്‌ ഉണ്ടായിരിക്കും. അവര്‍ ഭക്തിയോടെ അത്‌ 
ജപിക്കുകയും ചെയ്യും. ഒരിക്കല്‍ അമ്മ രസത്തില്‍ പറഞ്ഞു: മ്രന്തം 
ഇപിപ്പിക്കാതെ ഞാന്‍ ആര്‍ക്കും ഒന്നു കൊടുക്കുകയില്ല. നഷ്‌ ടക്കച്ചവട 
ത്തിനു ഞാനില്ല. 


ഇങ്ങനെ വരുന്നവര്‍ക്കൊക്കെ കടലാസിലെഴുതിക്കൊടുക്കുന്ന്ത്‌ 
കുറഞ്ഞ മ്രന്തമാണെന്നും ചിന്ത വേണ്ടാ. ബീജാക്‌ഷരങ്ങളടങ്ങിയ 
ശക്തിയ്നിയ മന്ത്രങ്ങളാണ്‌ അമ്മ മിക്കവാറും കൊടുക്കുന്നത്‌. ഈ 
മ്രന്തങ്ങള്‍ക്കു ഭാവിയില്‍ അമ്മ നല്‍കാന്‍ പോകുന്ന ദീദ്്‌ഷദമ്രന്തങ്ങളുമായി 
ബന്ധം കാണുകയും ചെയ്യും. ഒരു ഭക്തന്‌ കടലാസില്‍ മന്ത്രം 
നല്‍കിക്കൊണ്ട്‌ അമ്മ പറഞ്ഞു: 'ഈ മ്രന്തം എര്രയും കൂടുതല്‍ ജുപിക്കാമോ 
അത്രയും കൂടുതല്‍ ഇുപിക്കുക. മന്ത്ദീക്‌ ഷാസമയത്ത്‌ ഈ മന്ത്രം 
' തന്നെയായിരിക്കും മോന്‌ അമ്മ ഉപദേശിക്കുന്നത്‌. കടലാസില്‍ 


245 


, എഴുതിക്കിട്ടിയ മന്ത്രം ഇപിച്ചുഇപിച്ച്‌ ഒരു ഫഎട്ടമാകുമ്പോള്‍ ഭക്തന്‌ 
പിതമായ അവസരത്തില്‍ അമ്മ വിധിപപകാരം മ്രന്തദീക്ഷ നല്‍കും. 


ഇതയും വിപുലമായ രീതിയില്‍ മ്രന്തങ്ങള്‍ നല്‍കി, അതു ഇപിപ്പിച്ച്‌, 
ുത്ദീക്ഷയ്ക്ക്‌ തയ്യാറെടുപ്പിച്ച്‌, പിന്നെ മ്രന്തദീക്ഷയും നല്‍കി 
ജനലക്ഷങ്ങളെ ഉദ്‌ ധരിക്കുന്ന അമ്മയെ സദ്ഗുരു എന്നു പറഞ്ഞാല്‍ 
പോരാ. മഹാഗുരു എന്നുതന്നെ പറയണം. അമ്മയുടെ ഈ ര പവര്‍ത്തന 
ശെലി പൂര്‍വൃഗുരുക്കന്‌ മാരിലൊന്നും കാണാന്‍ കിട്ടുന്നില്ല. ഇത്‌ അമ്മയുടെ 
സവിശേഷതയായി കണക്കാക്കണം. 


വരുന്നവര്‍ക്കെല്യാം പിശുക്കില്ലാതെ മ്രന്തം നല്‍കു നതു കൊളളാം, 
അവരുടെയൊക്കെ ഉത്തരവാദിത്തം സദ്‌ഗുരുക്കന്മാര്‍ക്കു ചേര്‍ന്നവിധം 
അമ്മ ഏറെറടുക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്‌. അമ്മയെ അടുത്തറിഞ്ഞ 
വര്‍ക്ക്‌ അക്കാരൃത്തില്‍ സംശയമില്ല. പരാശക്തിയുടെ അവതാരമായ അമ്മ 
സര്‍വൃശക്‌തയാണെന്നു ഭക്‌ തന്‌ മാര്‍ക്കു ബോദ്ധ്യമുണ്ട്‌ . ഒററ വാചകത്തില്‍ 
അമ്മ ഇക്കാര്യം വൃക്തമാക്കുന്നുണ്ട്‌ . 


"അമ്മയെ ശരണം (പ്രാപിക്കുന്ന ആരെയും അമ്മ വഴിയിലിട്ടിട്ടുപോ 
വകയില്ല.” 

മഹാഗുരു എന്ന നിലയില്‍ അമ്മയുടെ ഉദാരമായ കൃപാവര്‍ഷം 
മന്തദാനത്തില്‍ മാതം ഒതുങ്ങിനില്‍ക്കുന്നില്ല. ഭക്തന്‍മാരിലേക്കുളള 
ആദ്ധ്യാത്മികശക്തിസംരകമത്തിന്‍െറ കാര്യത്തിലും അമ്മയുടെ അപൂര്‍വ്വ 
മായ കാരുണ്യവര്‍ഷം കാണാവുന്നതാണ്‌. 'മറെറാരാളിലേക്ക്‌ ആദ്ധ്യാ 
ത്മികശക്തി സംഗകമിപ്പിച്ച്‌ ഉദ്ധരിക്കുവാന്‍ കഴിവുളളയാളാണ്‌ സദ്ഗുരു” 
എന്ന്‌ സ്വാമി വിവേകാനന്ദന്‍ പറയുകയുണ്ടായി. 


രരമ്മ തന്‍െറ ഭക്തന്‌ മാരില്‍ വാരിക്കോരിച്ചൊരിയുന്ന കാരുണ്യവും 
കൃപയും മറെറങ്ങും അതേ അളവില്‍ കിട്ടുകയില്ല; അമ്മയുടെ കൃപയ്ക്ക്‌ 
അതിര്‍വരമ്പുകളില്ല, തരഭേദമില്ല. അമ്മ ആരെയും അകററിനിര്‍ത്തുന്നില്ല 
എപ്പോഴും ജഗന്മാതൃഭാവത്തിലിരിക്കുന്ന അമ്മയ്ക്ക്‌ തന്‍െറ മക്കളില്‍ 
ആരെങ്കിലും അസ്‌ പൃശ്യരോ അസ്വീകാര്യരോ ആകുന്നതെങ്ങനെ? ഒരു 
പെററ്തളള കുഞ്ഞിനെ എന്ന വിധം അമ്മ ആരെയും സ്വീകരിക്കുന്നു. ആ 
കൂട്ടത്തില്‍ സകലജാതിമതസ്‌ ഥരുമുണ്ട്‌ , കുട്ടികളും യുവാക്കളും വൃദ്ധരു 
മുണ്ട്‌. യോഗികളും സന്യാസിമാരും പണ്‌ ഡിതന മാരും പാമരന്‌ മാരുമുണ്ട്‌ . 
മഹാപാതകങ്ങള്‍ ചെയ്തിട്ട്‌ പാപമോചനത്തിനും രക്ഷയ്ക്കും ഓടിയെ 
ത്തുന്നവരുണ്ട്‌ . എല്ലാത്തരം രോഗികളുമുണ്ട്‌ . പാദം തൊട്ടു നമസ്‌കരിക്കാന്‍ 
അമ്മ എല്ലാവരേയും അനുവദിക്കും. എന്നുതന്നെയല്ല, ഭാവദര്‍ശനസമയത്ത്‌ 
അമ്മ, എല്ലാവരുടേയും തല മടിയില്‍ പിടിച്ചു കിടത്തൂന്നതും തോളില്‍ 
കൈയിടുന്നതും ദേഹം തലോടുന്നതുമെല്ലാം എ്രയോ പേര്‍ കണ്ടിരിക്കുന്നു. 


തന്നെ സമീപിക്കുന്നവരെ എല്ലാവരെയും തൊട്ടനുരഗഹിക്കുകയും 


246 


തൊടാനനുവദിക്കുകയും ചെയ്തിട്ടുളള ഒരു ഗുരു ഭാരതത്തിന്‍െറ 
ആദ്ധ്യാത്മിക ചരിതത്തില്‍ വേറെ ഇല്ലതന്നെ . സിദ്ധാന്തത്തില്‍ മാതമല്ല, 
നിത്യജീവിതത്തില്‍ മുഴുവന്‍ അമ്മ ദ്വൈതങ്ങള്‍ക്കപ്പുറമാണ്‌ . 


ശക്തി സംരകമണത്തിന്‍െറ കാര്യത്തിലേക്കുവരാം.- ഭാവദര്‍ശനസ 
മയത്ത്‌ അമ്മ തന്‍െറ ഭക്തന്മാരെ ഒരു പ്രത്യേക രീതിയില്‍ 
അനുഗ്രഹിക്കുന്നതിനെപ്പററി മനസ്സിലാക്കുമ്പോഴേ ചിതം കൂടുതല്‍ 
തെളിയുകയുളളു. ഭാവദര്‍ശനത്തിന്‌ അമ്മയെ ദര്‍ശിച്ചു നമസ്‌കരിച്ചെഴുന്നേ 
ററാലുടന്‍ അമ്മ തന്‍െറ ഇടതു ചൂണ്ടുവിരല്‍ ചന്ദനക്കൂട്ടില്‍മുക്കി ആ 
വ്യക്തിയുടെ (്രൂമദ്‌ ധ്യത്തില്‍ അമര്‍ത്തിപ്പിടിക്കുക പതിവാണ്‌ . വ്യക്തിഭേദ 
മനുസരിച്ച്‌ അങ്ങനെ അമര്‍ത്തിപ്പിടിക്കുന്നതിന്‍െറ സമയം കൂടിയും 
കുറഞ്ഞുമിരിക്കും. ഇതിന്‍െറ ഉദ്ദേശ്യമെന്തെന്ന്‌ അമ്മ ഒരിക്കല്‍ 
വ്യക്തമാക്കി: “ഇങ്ങനെ പലതവണ ആകുമ്പോള്‍ അവര്‍ക്ക്‌ ഏകാഗ്രത 
വര്‍ദ്ധിക്കുകയും ആദ്ധ്യാത്മികമായ ഉണര്‍വ്വ്‌ ഉണ്ടാവുകയും ചെയ്യും.” 


ഒരു അവതാരത്തെ സമീപിക്കുകയും സ്പര്‍ശിക്കുകയും ചെയ്യുമ്പോള്‍ 
തന്നെ നമ്മുടെ പാപശക്തി ക്ഷയിക്കുകയും നമ്മിലേക്ക്‌ ആദ്ധ്യാത്മിക 
ശക്തി കടക്കുകയും ചെയ്യും. മഹത്തുക്കളുടെ സാമീപൃശക്തി അ്രപതിരോ 
ധ്യമാണ്‌ . അമ്മയുടെ സാന്നിദ്‌ ധ്യംകൊണ്ടുതന്നെ ശാന്തിയും സമാധാനവും 
കിട്ടുകയും ആത്മീയ ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന്‌ 
അനുഭവസ്ഥര്‍ പറയുന്നു. മഹത്തുക്കള്‍ക്ക്‌ സഹജുമായുളള ശക്‌ തിസംരകമ 
ണത്തിനു പുറമേയാണ്‌ അമ്മ സങ്കല്പത്തോടുകൂടി ഭക്തന്മാരുടെ 
ഭൂമദ്ധ്യത്തില്‍ വിരല്‍ അമര്‍ത്തുന്നത്‌ എന്നു വരുമ്പോള്‍ അതിന്‍െറ 
ആദ്ധ്യാത്മികമായ പ്രാധാന്യം വെളിവാകും. 


ഇക്കാര്യം കൂടുതല്‍ സ്‌ പഷ്‌ ടമാകത്തക്കവിധം സ്വന്തം അനു 
ഭവങ്ങള്‍ ചില ബഹ്‌ മചാരികളും ്രഹസ്ഥ ഭക്തന്‌ മാരും 
വിവരിച്ചു കേള്‍ക്കുകയുണ്ടായി. ഈ ലേഖകനും 
അത്‌ നേരിട്ട്‌ ബോദ്ധ്യമുളള കാര്യമാണ്‌ . അമ്മ രഭൂമദ്ധ്യത്തില്‍ വിരല്‍ 
അമര്‍ത്തുമ്പോള്‍, മന്ദമായ വൈദ്യുതി പ്രവഹിക്കുന്നതുപോലെ, അമ്മയുടെ 
വിരല്‍ത്തുമ്പില്‍നിന്ന്‌ ഒരു ശക്‌ തിരപവാഹം (ഭൂമദ്‌ധ്യത്തിലൂടെ ഭക്തനിലേ 
ക്കുണ്ടാകുന്നു. ചിലപ്പോള്‍ ആ ശക്‌ തിരപവാഹം ചിലര്‍ക്ക്‌ കൂടുതലായി 
അനുഭവപ്പെടും. അതിനുശേഷം ലഹരി പിടിച്ചതുപോലെയിരിക്കും. 
എഴുന്നേററു നടക്കുന്നതുതന്നെ പ്രയാസമാകും. മനസ്സ്‌ ഈശ്വരനില്‍ 
ഏകാഗ്രമാകും. ഉറച്ചിരുന്നു ധ്യാനിക്കാന്‍ സാധിക്കുന്നു. ബാഹ്യവ്യാപാരങ്ങ 
ളിലേക്കു മനസ്സു പോകാന്‍ മടിക്കുന്നു. ഈ അവസ്ഥ കുറെ നേരത്തേക്കു 
നീണ്ടുനില്ക്കുന്നു. അമ്മ ഇങ്ങനെ ശക്തി സംരകമണം നടത്തിയപ്പോള്‍ 
കുറച്ചുനേരത്തേക്കു ശരീരബോധം നഷ്ടപ്പെട്ടു എന്ന്‌ കന്യാകുമാരി 
വിവേകാനന്ദപുരത്തിലെ ചൈതന്യദേശായി പറയുകയുണ്ടായി. 


247 


അമ്മയെ നമസ്‌ക്കരിക്കവേ കൈ പാദത്തില്‍ സ്പര്‍ശിച്ച മാ്രതയില്‍ 
അമ്മയുടെ പാദത്തില്‍നിന്ന്‌ തന്‍െറ കൈയിലൂടെ ശരീരത്തിലേക്കു 
വൈദ്യുതിപ്രവാഹംപോലെ ശക്തി സംരകമിച്ചതദയി അനുഭവമുണ്ടായി 
എന്ന്‌ കൊല്ലത്തെ ്രീകൃഷ്ണഷേണായി പറയുകയുണ്ടായി. 


അമ്മയില്‍നിന്ന്‌ ഭക്തനിലേക്ക്‌ ശക്തി സംരകമിക്കുന്നതിന്‍െറ 
അനുഭവം എല്ലാവര്‍ക്കും ഒരുപോലെയല്ല എന്നോര്‍ക്കണം. പാ്തഭേദമനു 
സരിച്ച്‌ അനുഭവത്തിന്‌ ഏററക്കുറച്ചില്‍ കാണും. ചിലര്‍ക്ക്‌ .അത്‌ 
ശക്തിരത്തായി അനുഭവപ്പെടും, ചിലര്‍ക്ക്‌ മന്ദമായിട്ടായിരിക്കും. ചിലരില്‍ 
ശക്തിസംരകുമണം നടക്കുന്നു എന്ന്‌ ്രകടമായി അറിയാന്‍ വയ്യാത്തവിധം 
അത്ര ചെറിയ തോതിലായിരിക്കും. അതിനാല്‍ “ശക്തി സംക്രമണം 
എനിക്ക്‌ അനുഭവപ്പെട്ടില്ലല്ലോ'" എന്ന പരാതിക്ക്‌ അവകാശമില്ല. അമ്മ 
ഭാവത്തിനു വരുന്ന എല്ലാവരുടെയും നെററിക്ക്‌ വിരല്‍ തൊടുവിക്കാറുണ്ട്‌ 
എന്നതില്‍നിന്ന്‌ അമ്മ അല്പമെങ്കിലും ശക്തി പകരാത്ത ഒരാള്‍പോലും 
ഉണ്ടാകാനിടയില്ല എന്നു കരുതാവുന്നതാണ്‌ . 


25-12-1984-ല്‍ കോഴിക്കോട്ടെ ശ്രീ ചന്ദ്ദാസനിലേക്ക്‌ അമ്മ 
ഭാവസമയത്ത്‌ ശക്തി പകര്‍ന്നപ്പോള്‍ അദ്ദേഹം ദേഹബോധം ഇല്ലാതെ 
കുറേനേരം ആനന്ദമഗ്‌നനായി കിടക്കുകയുണ്ടായി. ഇങ്ങനെ എത്ര 
പേരുടെയെങ്കിലും ഉദാഹരണങ്ങള്‍ വിവരിക്കാവുന്നതാണ്‌ . 


ഭാരതത്തിന്‍െറയെന്നല്ല, ലോകത്തിന്‍െറ മുഴുവന്‍ ആദ്ധ്യത്മിക 
ചരിശ്രത്തില്‍ അമ്മയുടെ ഇത്തരം കൃപാവര്‍ഷത്തിന്‍െറ ഈ രീതി 
ആദ്യത്തേതാണ്‌ . മറേറതെങ്കിലും ഒരു അവതാരമോ ഗുരുവോ ആചാര്യനോ 
ആദ്ധ്യാത്മിക വ്യക്തിയോ ഇങ്ങനെ തന്നെ സമീപിച്ചവരിലെല്ലാം 
നിര്‍ലോഭം കൃപ ചൊരിഞ്ഞതിന്‌ ഉദാഹരണമില്ല. സദ്ഗുരു എന്നതിനും 
ഉപരി അമ്മ മഹാഗുരുവാണ്‌ . ജഗദ്ഗുരുവാണ്‌. 


ഇങ്ങനെ മ്രന്തദാനം, കലവറ കൂടാതെ അടുത്തിടപെട്ട്‌ എല്ലാ 
ഭക്തന്‍ മാരെയും അനുരഗഹിക്കല്‍, ആദ്ധ്യാത്മിക ശക്തിസംരകമണം 
എന്നീ മൂന്നു കാര്യത്തിലും മാതാ അമൃതാനന്ദമയി എല്ലാ പൂര്‍വ്വ 
ഗുരുക്കന്മാരെയും അതിശയിച്ചുനില ക്കുന്നു. 


അര്രയുംകൊണ്ടായില്ല. ഒരിക്കല്‍ അമ്മ പറഞ്ഞുഃ “ഒരാളെ 
ഉദ്ധരിക്കാന്‍ ഞാന്‍ മ്രന്തം നല്‍കണമെന്നില്ല; നോട്ടംകൊണ്ടും സങ്കല്പം 
കൊണ്ടും ആദ്ധ്യാത്മികത ഉണര്‍ത്താവുന്നതാണ്‌ .'' 


ഗുരു എന്ന നിലയില്‍ മററു ചില അതുല്യതകളും അമ്മയ്‌ ക്കുണ്ട്‌ . അമ്മ 
തന്‍െറ ഇരുപത്തിരണ്ടാമത്തെ വയസ്സുമുതല്‍ സ്വന്തം ജന്മഗൃഹത്തെ ഒരു 
ആശ്രമമാക്കി മാറ്റിഭക്‌ 'തന് മാര്‍ക്ക്‌ അഭയമരുളി. (ബഹ്മചാരികളെയും ബഹ്മചാരിണികളെയും 


248 


(എടുത്ത്‌ സന്യാസികളാകാന്‍ പരിശീലനം നല്‍കിത്തുടങ്ങി. യുവതിയായ 
ഒരു ആദ്ധ്യാത്മികഗുരു ഇത്ര ചെറുപ്പത്തില്‍ ഇതയും വലിയ (പഭാവം 
.പകടമാക്കിയതിന്‌ മറെറാരുദാഹരണം ലോക്ചരിരത്ത്തിലില്ലതന്നെ. 


ബ്രഹ്‌ മചാരികള്‍ക്ക്‌ അമ്മ ആശ്രമത്തില്‍ നല്കുന്ന പരിശീലനമാണ്‌ 
എടുത്തു പറയേണ്ടതായ മറെറാരു ്രധാനകാര്യം. ഓരോ ശിഷ്യന്‍െറയും 
സ്വഭാവത്തിനനുസരിച്ച്‌ വൃത്യസ്തമായ പരിശീലനമാണ്‌ അമ്മ നല്‍കുന്നത്‌. 
അവരുടെ ഓരോ മാനസിക ചലനവും സദാ നിരീക്‌ഷിച്ചുകൊണ്ട്‌ അമ്മ 
അവരെ ലക്ഷ്യത്തിലേക്കു നയിക്കുന്ന സ്രമ്പദായം നേരില്‍ കണ്ടുതന്നെ 
മനസ്സിലാക്കണം. പലരുടേയും ഇന് മനാ ഉളള വിവാഹയോഗം അമ്മ തന്‍െറ 
അനു(ഗഹശക്തിയാല്‍ മാററിയിട്ടുണ്ട്‌. അന്യഥാ ലാകികരാകേണ്ടവരുടെ 
ജാതകം തിരുത്തിക്കുറിച്ച്‌ ആദ്ധ്യാത്മിക ജീവികളാക്കുവാന്‍ അമ്മയുടെ 
കൃപ ഗ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌ . 


ഗൃഹസ്ഥഭക്തന്മാരെ ആദ്ധ്യാത്മികമായി മുന്നോട്ടു നയിക്കുന്ന 
കാര്യത്തിലും അമ്മയുടെ മഹത്വം അവര്‍ണ്ണനീയമാണ്‌ . അമ്മയുടെ 
ശക്തിയാല്‍ മദ്യപാനവും വിഷയാസക്തിയും. വെടിഞ്ഞ്‌ അനേകം 
ഗൃഹസ്ഥര്‍ സാധകരായി മാറുകയുണ്ടായി. ഒരു സദ്ഗുരു എന്ന നിലയില്‍ 
അമ്മയുടെ മഹത്വം വെളിവാക്കുന്ന മറെറാരു അതിര്രധാനഘ്വടകം 
അമ്മയുടെ ആദ്ധ്യാത്മിക സംഭാഷണങ്ങളും സന്ദേശങ്ങളുമാണ്‌ . 
വേദവും ഉപനിഷത്തും ബഹ്‌ മസൂരതവും ഗീതയും സര്‍വ്വമതസാരതത്വങ്ങളും 
നാലാംക്‌ളാസ്സുവരെ - പഠിച്ച അമ്മയില്‍നിന്ന്‌ ഗംഗാനിര്‍ത്ധരികള്‍പോലെ 
അനര്‍ഗ്ഗളം ര്പവഹിക്കുന്നു. ജ്ഞാനസ്വരൂപിണിയും പ്രേമസ്വരൂപിണിയും 
ജ്വോതിര്‍മയിയുമായ ഈ ശക്തിസ്വരൂപിണിയെ സൃഷ്ടിസ്ഥിതിലയകാരി 
ണിയായ മഹാമായ എന്നറിഞ്ഞ്‌ ആരാധിക്കുന്നവരുടെ എണ്ണം ്രതിദിനം 
വര്‍ദ്‌ധിച്ചുവരികയാണ്‌.. 


6. അമ്മ 

ഒരു കുഞ്ഞിനോടു ചോദിക്കൂ;'കുഞ്ഞെ, കുഞ്ഞിന്‍െറ അമ്മ 
എങ്ങനെയുള്ള അമ്മയാണ്‌ ?” ടം 

“നല്ല അമ്മ'-കുഞ്ഞു മറുപടി പറയും. കൂടുതല്‍ പറയാന്‍ അതിനു 
കഴിവുവന്നിട്ടില്ല. 

അല്പം കൂടി ്രായമുള്ള ഒരു കുഞ്ഞിനോട്‌ ഇതേ ചോദ്യം ചോദിക്കൂ, 
ആ കുഞ്ഞു പറയും: 'നല്ല സ്നേഹമുളള അമ്മ' അമ്മയുടെ സ്നേഹം 
വേര്‍തിരിച്ചു പറയാന്‍ ആയി. 


കുറച്ചുകൂടി മുതിര്‍ന്ന ഒരു കുട്ടുയോട്‌ വീണ്ടും ചോദ്യം ആവര്‍ത്തിച്ചാ 


249 


ലോ? ആ കുട്ടി പറയും: “എന്‍റമ്മ എന്തൊരു സ്‌നേഹമുള്ള 
അമ്മയാണെന്നോ! എനിക്കു നല്ല നല്ല പലഹാരങ്ങള്‍ ഇഷ്ടംപോലെ 
ഉണ്ടാക്കിത്തരും.” 


അല്പംകൂടി വളര്‍ച്ചയെത്തിയ കുട്ടി പറയും: 'എന്‍റമ്മ്‌ ലോകത്തി 
ലേക്കും നല്ല അമ്മയാണ്‌. എനിക്കു ദീനം വന്നപ്പോള്‍ അമ്മ ണും 
ഇക്കവും വിട്ട്‌ എന്‍റടുത്തിരുന്ന്‌ ശുരശൂഷിച്ച.” 


കാര്യവിവരമുറച്ച ഒരു മകനോട്‌ അവന്‍െറ അമ്മയെപ്പററി ചോദിച്ചാല്‍ 
പറയും- 'എന്‍റമ്മ, അമ്മ മാതമല്ല, ഗുരുവും കൂടിയാണ്‌ . എന്നെ എല്ലാ 
തെററുകളില്‍നിന്നും രക്ഷിച്ച്‌ നേര്‍വഴിക്കു നയിച്ചത്‌ എനുറമ്മയാണ്‌. 
ഈശ്വരനെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും അമ്മയാണ്‌ എന്നെ പഠിപ്പി 
ച്ചത്‌. 'മാതാ-പിതാ- ഗുരു-ദൈവം' എന്നു ഞാന്‍ കേട്ടിട്ടുണ്ട്‌. എന്‍റയ്മ്മ 
എനിക്കു മാതാവും ഗുരുവും ദൈവവുമാണ്‌ .' 


ആര്‍ഷഭാരതം ലോകത്തിന്‍െറ മുമ്പില്‍ അവതരിപ്പിച്ച മാതൃകാമാതാ 
വിനെ ഇവിടെ നാം ദര്‍ശിക്കുന്നു. 


നമ്മെ നാമാക്കിയത്‌ അമ്മയാണ്‌. അതുകൊണ്ട്‌ ആ നാമം 
പവിയതമാണ്‌ . ആ നാമം മധുരം തന്നെയാണ്‌ . ദുഃഖം വരുമ്പോള്‍ അറിയാതെ 
ഉള്ളില്‍നിന്ന്‌ 'അമ്മേ' എന്ന നാമം ഉയരുന്നത്‌. വെറുതെയല്ല. അമ്മ നമ്മില്‍ 
നാം അമ്മയില്‍ ലയിച്ചിരിക്കുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുളള ബന്ധം 
അദേദ്യമാണ്‌. 


സ്രോതസ്സാണമ്മ. 'ബീജും. മാം വേത്തി തത്വതഃ'ഞാന്‍ എല്ലാററിന്‍െറ 
യും ബീജുമെന്ന്‌ തത്വത്തില്‍ അറിയുക_എന്ന്‌ അമ്മ അരുളിച്ചെയ്യുന്നു. 
മാവോ മൂത്തത്‌, മാങ്ങാണ്ടിയോ മൂത്തത്‌ ? അപ്പോള്‍ രണ്ടിനും അപ്പുറം 
വേറൊരു ബീജം വേണം. അതാണമ്മ. അമ്മയില്‍നിന്ന്‌ എല്ലാം ജനിക്കുന്നു. 
നെല്ലില്‍നിന്നു നെല്‍ച്ചെടി. പേടയില്‍നിന്നു പ്‌ കൌസല്യയില്‍ 
നിന്ന്‌ രാമന്‍, കടലമ്മയില്‍ നിന്നു തിരകള്‍. 


എങ്കില്‍ ഈ പെരിയ പ.പപഞ്ചശിശുവിന്‍െറ ആദ്യൃപസവിനി ആര്‌ ? ആ 
ആദിമാതാവ്‌ ഇല്ലാതെ പററില്ലല്ലൊ. യുക്തി വഴിമുട്ടി നില്ക്കുന്ന ഹിമാനി. 
മുന്നോട്ടു യാ്രതയില്ല. അവിടെ നിന്നുകൊണ്ട്‌ സര്‍വ്വവിത്തുകളായ 
ജഷീശ്വരന്മാര്‍ ആ അമ്മയെ. ബഹ്‌ മമെന്നും ആദ്യാഗക്തി എന്നും മററും 
വിളിച്ചു. 

ആ ആദിമാതാവ്‌ എങ്ങനെയുള്ളവള്‍? എന്തു സ്വരൂപം? എന്തു 
ഗുണങ്ങള്‍? എന്തു കര്‍മ്മങ്ങള്‍? എന്തു ലക്ഷ്യം? 


കണ്ടവരാരും മിണ്ടിയില്ല. നാവിറങ്ങിപ്പോയി. അമ്മയുടെ ദര്‍ശന്രപഭാവം 
അവരുടെ വായടച്ചു, ചിന്ത വിലക്കി, ബുദ്ധി മരവിപ്പിച്ചു. അമ്മയെ കുറച്ചേ 
താണ്ടു കണ്ടവര്‍ വാചാലരായി. പല തരത്തില്‍ പറഞ്ഞു. അന്ധന്മാര്‍ 


250 


ആനയെ വര്‍ണ്ണിച്ചതുപോലെ. 


അമ്മയുണ്ടെങ്കില്‍ അച്ഛനും വേണമല്ലോ. അതു ബഹുവിശേഷം. 
അമ്മയില്‍ അച്ഛനും അച്ഛനില്‍ അമ്മയും ലയിച്ച ശിവശക്തി- 
സ്വരൂപം! ആദിമാതാ-പിതാക്കള്‍. ഏകവും ദ്വന്ദവും ബഹുവുമായ 
സമരസുത., സ്വന്തം പ്രേമത്തിന്‍െറ ആനന്ദാനുഭൂതി സ്വയം ആസ്വദിക്കുവാന്‍ 
തന്നെ താന്‍ പലതാക്കി. സഹഇസ്വഭാവമായ മായയുടെ സഹളുമായ 
സൃഷ്ടി മഹേന്ദ്രജാലം കണക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. തന്നില്‍ താന്‍ 
രമിക്കുന്ന ആത്മതൃപ്ത. പൂര്‍ണ്ണയെങ്കില്‍ എന്തിനു സൃഷ്ടി എന്നാണെ 
ങ്കില്‍, തനിക്കു വെളിയില്‍ അമ്മ ഒന്നും തേടിയില്ല എന്നറിയണം. തന്നില്‍ 
താനായി ഇരുന്നതിനെ സൃഷ്ടി എന്നു വ്യവഹരിച്ചതെന്തിന്‌ ? അമ്മയുടെ . 
സനാതനമായ സഹഴുസ്വഭാവമാണ്‌ സൃഷ്ടി. 


മക്കളേറെ അമ്മജ്യ തേടി മുറയിട്ടു. “അമ്മേ അമ്മ എവിടെ? അമ്മേ, 
ഓടിവരു, നിരാഗ്രയരായി വലയുന്ന ഈ മക്കളെ എടുക്കു അമ്മെ!” 


അമ്മ മറഞ്ഞിരുന്നു രസിച്ചു. ഇടിമുഴക്കങ്ങള്‍ അമ്മയുടെ ചിരിയാ 
ണെന്നു മക്കള്‍ അറിഞ്ഞില്ല. വെണ്ണിലാവ്‌ അമ്മയുടെ കുണ്‍ ഡലകാന്തി 
യെന്നു മക്കള്‍ കണ്ടില്ല. ദാഹിച്ച ഭൂമിക്ക്‌ അമൃതജുലം ചൊരിഞ്ഞ 
നീലഘനപാളികള്‍ അമ്മയുടെ കൈപ്പത്തികളെന്നവരറിഞ്ഞില്ല. ്രളയസ 
ന്ധ്യയുടെ യുഗപ്പുലരിയില്‍ മക്കള്‍ തണുത്തുവിറച്ചപ്പോള്‍ അഗ്നിയാ 
യെത്തി ചൂടുപകര്‍ന്നത്‌ അമ്മയാണെന്നാരുമറിഞ്ഞില്ല. ഗ്പാണങ്ങളായ്‌, 
ശ്വാസമായ്‌, മുലപ്പാലായ്‌, ഉമിനീരായ്‌, പൊന്നായ്‌, പൊടിയായ്‌, വീടായ്‌, 
വിദ്യയായ്‌, ആയിരമായിരം രൂപങ്ങളായ്‌ അമ്മവന്നുതുണച്ചത്‌ ആരുമാരും 
അറിഞ്ഞില്ല. മറഞ്ഞിരിക്കുന്നതില്‍ അമ്മ രസം കണ്ടു. മായയുടെ പര്‍ദ്ദയിട്ട 
മഹാമായ രഹസ്യത്തില്‍ രസം നുണഞ്ഞു. അമ്മയെ തേടിനടന്ന മക്കള്‍ 
അമ്മയുടെ മടിത്തട്ടിലാണിഴഞ്ഞതെന്നു കണ്ടത്‌ അമ്മ മാര്തം! 


മക്കളുമായി അമ്മ കണ്ണുകെട്ടിക്കളിച്ചു. അമ്മ അവരുടെ കണ്ണുകെട്ടി. 
മക്കള്‍ അമ്മയെ തപ്പിനടന്നു. (ത്രിമൂര്‍ത്തികളായ കുഞ്ഞുങ്ങള്‍ കരുതി 
അവരാണ്‌ അമ്മയെ കണ്ടതെന്ന്‌. അമ്മയുടെ ചലിക്കുന്ന നിഴലിനെ 
അമ്മയെന്നു കരുതി അവര്‍ സന്തുഷ്ടരായി. അമ്മയുടെ ചേലത്തുമ്പിനെ 
അമ്മയായി കരുതിയ മക്കളെ നോക്കി, ഹേ മഹാമായാവിനീ, നീ 
പ്രളയങ്ങളിലൂടെ കുലുങ്ങിച്ചിരിച്ചു. ഹേ ഭീമസ്വരൂപിണീ, നിന്‍െറ ഒരു , 
നഖത്തിന്‍ കോണില്‍ സകലലോകങ്ങളും അടങ്ങിയിരിക്കുന്നതു ദര്‍ശിച്ച 
താര്‌! . 


വേല ഏറെയേറും അമ്മയാണ്‌. ലോകങ്ങളെയെല്ലാം പാലൂട്ടണം. 
മക്കള്‍ ചുററുമിരുന്നു ശല്യം ചെയ്താലോ? അമ്മ കളിപ്പാട്ടങ്ങളെറിഞ്ഞുകൊ 
ടുത്തു: എന്തെന്തു കളിക്കോപ്പുകള്‍! - 


251 


കാഞ്ചനം, മംഗല്യം, ഗ്പസിദ്ധി, സ്ഥാനമാനങ്ങള്‍, പാണ്ഡിത്യം. 
സൌന്ദര്യം, സ്വാദിഷ്ടഭോജ്യങ്ങള്‍, ആഡംബരങ്ങള്‍, ശാസ്രതങ്ങള്‍, 
യുക്തികള്‍, കലകള്‍, വികൃതികള്‍, ്രകൃതിവിലാസങ്ങള്‍ . കുഞ്ഞുങ്ങള്‍ 
അതിലെല്ലാം മുഴുകി എല്ലാം മറന്നു. അമ്മയേയും മറന്നു. കാലം 
അജ്ഞതയുടെ ചിറകുകളില്‍ പറന്നുകൊണ്ടിരുന്നു. 


മക്കളില്‍ ചിലര്‍ക്കു മതിയായി. അവര്‍ക്കു വിശന്നു. അമ്മയെ 
"നാലുപാടും നോക്കി. എങ്ങും കണ്ടില്ല. അവര്‍ കരഞ്ഞു. കളിപ്പാട്ടങ്ങള്‍ 
വലിച്ചെറിഞ്ഞു. അമ്മ അലിഞ്ഞു. തന്നെ വിളിച്ചുകരയുന്ന കുഞ്ഞുങ്ങളെ 
വാരിപ്പുണര്‍ന്നാശ്വസിപ്പിക്കാന്‍ വെമ്പല്‍കൊണ്ടു. പക്ഷേ എങ്ങനെ 
കുഞ്ഞുങ്ങളുടെ മുമ്പില്‍ വരും? അമ്മ അരത ചെറിയ അമ്മയൊന്നുമല്ല. 
അണ്ഡകടാഹങ്ങളെ മുഴുവന്‍ (പസവിച്ച അമ്മയാണ്‌. അപ്പോള്‍ എത 
വലിയ അമ്മയായിരിക്കണം! 


ആ അമ്മയെ കാണാന്‍ മക്കള്‍ക്കു കണ്ണെവിടെ? ഈഷത്‌ ദര്‍ശനം 
നല്‍കാം എന്ന്‌ അമ്മയ്ക്കു കരുണ തോന്നിയപ്പോള്‍, കുരുക്ഷ്രേതഭൂമിയില്‍ 
അര്‍ജ്ജുനന്‌ അമ്മ ദിവ്യചക്ഷുസ്സ നല്‍കി. എന്നിട്ടെന്തു കണ്ടു? 
കാണേണ്ടമട്ടില്‍ കണ്ടിരുന്നെങ്കില്‍ മകനായ അഭിമന്യു ഹതനായപ്പോള്‍ 
അര്‍ജ്ജുനന്‍ മാറത്തലച്ചു മുറവിളി കൂട്ടുമായിരുന്നോ? 


അമ്മ സുദുര്‍ദ്ദര്‍ശിനി. അമ്മയെ കാണാന്‍ ഏറെ പാടുതന്നെ. 
അതുകൊണ്ട്‌ അമ്മ തന്‍െറ അനന്തമായ മഹിമകളെല്ലാം മറച്ചു. മക്കള്‍ക്കു 
കാണാന്‍ പാകത്തിന്‌ ഒരു കൊച്ചുമനുഷ്യന്‍ സ്ര്തീയുടെ രൂപംപൂണ്ടു. “അമ്മ 


എന്‍െറ പെററമ്മതന്നെ' എന്ന്‌ എല്ലാവര്‍ക്കും തോന്നുന്നവിധത്തില്‍ 
സ്വഭാവങ്ങളെല്ലാം കൈക്കൊണ്ടു. 


അമൃതാനന്ദമയിയായ അമ്മ പവിത്രതയുടെ വെള്ളച്ചേലയണി 
ഞ്ഞെത്തി. പ്രേമാമൃതം പകര്‍ന്നുകൊണ്ട്‌ അമ്മ മക്കളെ വാരിപ്പുണര്‍ന്നു. . 
അമ്മയുടെ ദിവ്യമന്ദഹാസത്തില്‍ മക്കളുടെ ദുഃഖാന്ധകാരം എങ്ങോ 
മറഞ്ഞു. നിരാശയുടെ മുടല്‍മഞ്ഞു നീങ്ങിപ്പോയി. അമ്മ ലാകികതയുടെ 
ചെളിക്കുണ്ടില്‍ ആത്മീയതയുടെ താമരമൊട്ടുകള്‍ വിടര്‍ത്തി. സപ്തഭൂമിക 
തലെ അമൃതുഭുജിക്കാന്‍ മധുകരങ്ങളെപ്പോലെ (ബഹ്‌ മചര്യവതക്കാരായ 
മക്കളെത്തി. 


'പടിയാറും കടന്നവിടെ ചെന്ന്‌ യോഗികള്‍ പാടി 
ഏഴിലം പാലയ്ക്കു കീഴിലമ്മ 
ഏഴിലം പാലയ്ക്കു മേദലയമ്മ 
ഏഴാം വഴിത്താര തീര്‍ത്തോരമ്മ 
ഏഴാം കടലിന്‍െറ മൌനമമ്മ 
അസീമമായ (ബഹ്മസമുഗദ്രത്തിന്‍െറെ നിത്യമൌനത്തിലേക്ക്‌ ആകൃഷ്ടരാ 
' യവര്‍ ധ്യാനത്തിലാഴ്‌ന്നു. 


252 


ഒരു (ബഹ്മചാരിയോടു ചോദിച്ചു- 'അമ്മയെപ്പററി എന്താണഭിപ്രാ 
യം" ഉടന്‍ മറുപടി കിട്ടി: അമ്മ എന്‍െറ അമ്മയാണ്‌ .' അതിനപ്പുറവും 
ഇപ്പുറവും ചിന്തിക്കുകവയ്യാ. മാതൃദ്രപേമം മാതം ജ്വലിച്ചുനില്‍ ക്കുന്നു .അമ്മ 
പെററമ്മ തന്നെ. ഇവിടെ പായപരിഗണനയില്ല. 


അനേകം അട്ടി ആവരണങ്ങളില്‍ മറഞ്ഞിരിക്കുന്ന ആദിപരാശക്തിയെ 
അധികമാരും തിരിച്ചറിഞ്ഞില്ല. അമ്മ സാധാരണ അമ്മയാണെന്ന്‌ 
മിക്കവര്‍ക്കും തോന്നി. എങ്കിലും മക്കള്‍ക്കു വഴികാട്ടാനായി അമ്മ 
തന്നുള്ളില്‍നിന്ന്‌ കൃഷ്‌ ണഭാവവും ദേവീഭാവവും ഇടയ്ക്കിടെ ഗ്പകടമാക്കി. 
""ഭാവസ്ഥയത്ത്‌ അമ്മ സ്വന്തം ആവരണങ്ങളില്‍ ചിലത്‌ മാററുന്നു. -അമ്മ 
ഒരിക്കല്‍ വെളിപ്പെടുത്തി. 


ഒരു ഭക്തന്‍ പറഞ്ഞു “എല്ലാവരും വിചാരിക്കുന്നു, അമ്മയ്ക്ക്‌ 
അവരോടാണ്‌ ഏററവും അടുപ്പമെന്ന്‌ .' ' അമ്മ പറഞ്ഞു- 'ഒരു പരിധിവിട്ട്‌ 
ആരും അമ്മയോട്‌ അടുക്കുകയില്ല. അമ്മയ്ക്കു ചുററും ആവരണങ്ങളുണ്ട്‌ . ” 
അതില്‍ നൂല്‍പ്പഴുതുപോലുമില്ല. ആ ആവരണം ആരും ഭേദിക്കുകയില്ല. 


അമ്മയുടെ അനന്ത്രപകാശത്തിന്‍െറ നേരിയ നിഴല്‍ മാശ്രമെ മക്കള്‍ 
നഗ്‌നന്റേതങ്ങള്‍കൊണ്ടു കാണുന്നുള്ളു. അത്രയും നന്ന്‌. അതിനാല്‍ 
അവര്‍ അമ്മയെ സ്വന്തം പെററമ്മയായി കരുതി അടുത്തു പെരുമാറുന്നു. 
അവരുടെ വാക്കില്‍ അമ്മ “നല്ല അമ്മ'യാണ്‌. “സ്‌നേഹമുള്ള അമ്മ'യാണ്‌ . 


മക്കളെ ആത്മീയതയിലേക്കു നയിക്കുവാന്‍ അമ്മ ആരശമം 
സ്ഥാപിച്ചു. അമ്മയുടെ ദിവ്യമായ ആകര്‍ഷണത്തില്‍ പെട്ട്‌ പൂര്‍വ്വസംസ്കാ 
രമുളള .അനേകം മക്കള്‍ ആശ്രമത്തിലെത്തി. കാല്‍ക്കാശിനു സ്വത്തുകരു 
താതെ അമ്മ ആശ്രമം തുടങ്ങിയപ്പോള്‍ പലരും അമ്പരന്നു. “അമ്മേ 
കാര്യങ്ങള്‍ എങ്ങനെ നടക്കും?" അവര്‍ തിരക്കി. അമ്മ അരുളിച്ചെയ്തു- 
" 'ഈ ലോകത്തിലുള്ള സ്വത്തു മുഴുവന്‍ അമ്മയുടേതാണ്‌ . വേണ്ട സമയത്ത്‌ 


rr 


വേണ്ടതെല്ലാം എത്തും. 

അതു സത്യമായി. സത്യസ്വരൂപിണിയുടെ വാക്ക്‌ സത്യമാകാതെ വയ്യാ. 
ഒന്നും മുന്‍കൂട്ടികരുതാതെ എല്ലാം സമയത്തിനു വന്നുചേര്‍ന്നുതുടങ്ങി. 
കെട്ടിടത്തിനു കെട്ടിടം, വസ്ര്രത്തിനു വസ്ര്തം, ഭക്ഷണത്തിനു ഭക്ഷണം. 
ഒന്നിനും മുട്ടില്ല. മഹാലക്ഷ്മിയുടെ ഖജനാവ്‌ കാലിയാവുകയോ? 
ലാളിത്യം തുളുമ്പുന്ന സുഭിക്ഷത ആശ്രമത്തില്‍ നിറഞ്ഞുനിന്നു. പറവ 
കരുതിവയ്ക്കുന്നില്ല. അണ്ണാന്‍ തേടിവയ്‌ ക്കുന്നില്ല. ഈശ്വരാന്വേഷിയും 
കുന്നുകൂട്ടേണ്ടതില്ല. എല്ലാം ഭഗവാനിലര്‍പ്പിച്ചവനെ ഭഗവാന്‍ നോക്കിക്കൊ 
ളളും. 

ആശ്രമത്തില്‍ വിശപ്പും ദാഹവും പ്രശ്‌നം സൃഷ്ടിക്കാറില്ല. അമ്മയുടെ 
അടുത്തിരുന്നാല്‍ വിശപ്പില്ല, ദാഹമില്ല. അമ്മ ഒരുരുളചോര്‍ സ്വന്തം 


253 


കൊണ്ടു വായില്‍വപ്ചുതന്നാല്‍ വയര്‍ നിറഞ്ഞു. പരമത്ൃപ്‌ തിയായി. 
തേപ്പററി അമ്മ പറഞ്ഞു ” ഭക്ഷണത്തില്‍ നിന്നു കിട്ടുന്നതില്‍ കൂടുതല്‍ 
ര്‍ജടി ളും അമ്മയിൽനിന്നു മക്കള്‍ക്ക്‌ കിട്ടുന്നു. പിന്നെ ഏറെ ആഹാരം 
എന്തിനാണ്‌ ?'' അമ്മയില്‍നിന്ന്‌ ര്പസരിക്കുന്ന ദിവൃത സ്വീകരിക്കാന്‍ നാം 
മ്മെ തയ്യാറാക്കണമെന്നുമാരതം. നിഷ്‌ കളങ്കതകൊണ്ട്‌ ഹൃദയത്തെ 
ൂദധമാക്കണം. 


വിശപ്പുമാററാന്‍ വഴി കാണാതെ അമ്മയെ ശരണംപപാപിച്ച എ്രയോ 
ക്കള്‍ ലക്ഷ്യം കണ്ടു; ജീവിതമാര്‍ഗ്ഗം തെളിഞ്ഞു! അമ്മ അന്നപൂര്‍ണ്ണേശ്വരി 
യായി വിരാജിച്ചു. 


ഒരിക്കല്‍ അമ്മ കഠിനമായ ആസ്ത്മാകൊണ്ടു കഷ്ടപ്പെട്ടു. മക്കള്‍ 
പുററും നിസ്സഹായരായി നോക്കിനിന്നു. "അമ്മ ആരുടെയോ രോഗം 
ഏറെറടുത്തതാണ്‌ .'' അവര്‍ തമ്മില്‍ തമ്മില്‍ പതുക്കെ പറഞ്ഞു. കുറച്ചു 
നിമിഷങ്ങള്‍ കഴിഞ്ഞു. അമ്മ എഴുന്നേറ്റു ചുറുചുറുക്കോടെ വെളിയിലേക്കു 
നടന്നു. ആസ്ത്‌ മായുമില്ല, ഒരു രോഗവുമില്ല. നല്ല മണിമണിച്ചിരി. ചുററും 
പ്രസന്നത പരത്തുന്ന ഭാവം. 


ഒരു മകന്‍- 'അമ്മേ, എന്തിനിങ്ങനെ മററുളളവരുടെ ദീനമേറെറടു 
ക്കുന്നു? ഞങ്ങള്‍ക്കു സഹിക്കുന്നില്ല. ' അമ്മ കാരുണ്യം വഴിയുന്ന 
സ്വരത്തില്‍ പറഞ്ഞു." മക്കളേ, അവര്‍ 20 വര്‍ഷം അനുഭവിക്കേണ്ടത്‌ അമ്മ 20 
മിനിട്ട്‌ അനുഭവിച്ചാല്‍ മതി. ആ മക്കള്‍ക്ക്‌ രോഗമുക്തി കിട്ടും. അപ്പോള്‍ 
അമ്മ ഏറെറടുക്കാതെന്തുചെയ്യും?'” 

എത്ര എ മക്കളുടെ മാറാരോഗങ്ങള്‍ അമ്മ സ്വയം ഏറെറടുത്ത്‌ 
അനുഭവിച്ച്‌ അവരെ രക്ഷിച്ചിരിക്കുന്നു! സര്‍വാത്മനാ ശരണം പാപിച്ച 
വരെ അമ്മ കൈവിടില്ലതന്നെ 

എന്തൊരു ദിവ്യമായ സഹനവും ത്യാഗവുമാണിത്‌ ! മക്കളുടെ ദുഃഖം 
കേള്‍ക്കാനും പരിഹരിക്കാനും അമ്മ ദിവസത്തിന്‍െറ മുഴുവന്‍ സമയവും 
വിനിയോഗിക്കുന്നു. ഇതിനപ്പുറം ത്യാഗം എവിടെ കാണും! അമ്മേ, 
അമ്മയുടെ ദിവ്യമായ സ്‌നേഹത്തിനും ത്യാഗത്തിനും മുമ്പില്‍ മററു 
മഹത്വങ്ങളെല്ലാം പൂഴിത്തരികള്‍ മാതം! മക്കളുടെ രോഗശയ്യയ്ക്കരികിലി 
രുന്ന്‌ അമ്മ അവരെ മരുന്നുകഴിപ്പിക്കുന്നു. അമ്മയുടെ ആ ശൃരഭാവരണത്തിനു 
ള്ളില്‍ ആദ്യാശക്തി മറഞ്ഞിരിക്കുന്നു എന്ന്‌ ആരുകണ്ടു! അഹോ! 
എന്തൊരു ദിവ്യമാനവലീല। 


ശബരിമലയില്‍ ശരംകുത്തിയാലുണ്ട്‌. അമ്മയെ അതിനുസമം 
ക മുതിയവരുണ്ട്‌. ആക്ഷേപശരങ്ങള്‍ അവര്‍ അമ്മയില്‍ തറച്ചു. 
അശ്വത്ഥമായിനിന്ന്‌ അമ്മ അതു സ്വീകരിച്ച്‌ കൃപാപുരസ്സരം അവര്‍ക്കു 
തണല്‍ നല്‍കി. അനാഥപ്രേതങ്ങളെ ആണിതറച്ചിരുത്തുന്ന ആല്‍മരങ്ങ 


254 


ളുണ്ട്‌. അമ്മയ്ക്ക്‌ ആ സ്ഥാനം ചിലര്‍ കല്പിച്ചു. സ്വന്തം പാപത്തിന്‍െറ 
കാരിരുമ്പാണികള്‍ അമ്മയില്‍ തറച്ച്‌ അവര്‍ കലിഅടക്കി. അവരെയും അമ്മ 
രക്ഷിച്ചു. കൃഷ്ണനെ ദ്വേഷിച്ചു കംസനു കിട്ടിയതു മുക്തിയാണല്ലേറു. 
കല്ലെറിയുന്നവനു മാവ്‌ പകരം മാമ്പഴം നല്‍കുന്നു. അത്‌ സത്തുക്കുളുടെ 
സ്വഭാവം. 

ഈശ്വരാ, ഇതെന്തൊരമ്മയാണ്‌ ! മുഴുക്കുടിയന്‍ മാര്‍ അമ്മയുടെ 
മുമ്പില്‍ മുട്ടുകുത്തി. എന്നേക്കും അവര്‍ കുടിനിര്‍ത്തി. തികഞ്ഞ 
ലൌകികന്മാര്‍ സര്‍വ്വസംഗപരിത്യാഗികളായി. ഭോഗികള്‍ യോഗികളായി. 
കോപികള്‍ ശാന്തരായി. ദുഃഖിതര്‍ ആനന്ദമഗ്നരായി. തപ്തചിത്തര്‍ 
സമാധാനവുംപേറി മടങ്ങി. 


ഓരോ വ്യക്തിക്കും പററിയ ദിവ്യോപദേശങ്ങള്‍ അമ്മ നല്‍കുന്നു 
ഒന്നും പഠിച്ചുവച്ച അറിവില്ല. ജ്ഞാനസ്വരൂപിണിയില്‍നിന്ന്‌ എല്ലാ അറിവും 
സഹജുമായി (പവഹിക്കുന്നു. യോഗവും ഭക്തിയും കര്‍മ്മവും ജ്ഞാനവും 
ഗാര്‍ഹസ്ഥ്യവും സന്യാസവും ഇഹവും പരവുമെല്ലാം അമ്മയുടെ 
ലളിതവാക്കുകളില്‍ പപകാശം കാണുന്നു. ഉറവുവററാത്ത കൊച്ചു കഥകളില്‍ 
നെയ്തെടുത്ത വേദാന്തതത്വങ്ങള്‍ നിരന്തരം (പവഹിക്കുന്നു. ജഗദ്ഗുരോ, 
ആ പാദാരവിന്ദങ്ങളില്‍ കോടികോടി പ്രണാമങ്ങള്‍! 


ഒരിക്കല്‍ ഒരു മകന്‍ അമ്മയോടു ചോദിച്ചു- “അമ്മേ, അമ്മ സാധാരണ 
സ്ര്തീയുടെ വേഷം കെട്ടി ഞങ്ങളെ കബളിപ്പിക്കുന്നതെന്തിനാണ്‌ ? 

ചിരിച്ചു രസിച്ചിരുന്ന അമ്മ ഗാരവഭാവം അവലംബിച്ചുകൊണ്ട്‌ 
ചുററുമിരുന്നവരോടായി അരുളിചെയ്തു-'അമ്മ ഇവിടെ പല കളികളും 
കാട്ടും. പല വേഷങ്ങളും കെട്ടും. അതൊന്നും മക്കള്‍ ര്ഖി്ങട. മക്കള്‍, 
തത്വമറിഞ്ഞ്‌ നീങ്ങിയാല്‍ മതി.” 


അനിര്‍വചനീയമായ ഏതോ സാന് ദ്രാനുഭൂതിയില്‍ ഒതുങ്ങിക്കൂടാനല്ലാതെ 

ആര്‍ക്കും ഒന്നും കഴിഞ്ഞില്ല. അദ്‌ഭുതാനന്ദങ്ങളോടെ അവര്‍ അമ്മയെ 
നോക്കി മിഴിച്ചിരുന്നു. 

“അ ഹമാദിശ്ചമധ്യം ച 

ഭൂതാനാമന്ത ഏവ ച \ 
“ഞാന്‍ എല്ലാററിന്‍െറയും ആദിമദ്‌ ധ്യാന്തങ്ങളാണ്‌ .' എന്നു തിരുമുബ്ത്തു 
നിന്നു കേട്ട അര്‍ജ്ജുനന്‍റെ അവസ്ഥ എന്തായിരുന്നു എന്ന്‌ ചെറിയ 
ഈഹം കിട്ടി. 


അമ്മേ, അമൃതാനന്ദമയീ, അമ്മയ ആരറിയും! അമ്മയുടെ 
അപദാനങ്ങള്‍ ആരു വാഴ്ത്തും! അമ്മയുടെ മഹിമയ്ക്കു മുമ്പില്‍ 
മിഴിഛ്ഛനില്‍ ക്കാനല്ലാതെ ഈ മക്കള്‍ക്കു കഴിവില്ല. 


അമ്മേ പ്രേമമയീ, അമ്മയുടെ വാത്‌ സല്യത്തിന്‌ മുമ്പില്‍ കുഞ്ഞുങ്ങള്‌ 


255 


കാനല്ലാതെ ഈ മക്കള്‍ക്കു ര്രാണിയില്ല. 

അമ്മേ ഞാനമയീ, അമ്മയുടെ വാക്കുകള്‍ സാധനയിലൂടെ 
പ്രയോഗത്തില്‍ വരുത്തുകയല്ലാതെ ഈ കുഞ്ഞുങ്ങള്‍ക്കു ഗതിയില്ല. 

.അമ്മേ മഹാമായാവിനീ, അമ്മയുടെ ചരടിന്‍തുമ്പില്‍ പാവ 
തുള്ളാനല്ലാതെ മക്കള്‍ക്കെന്താകും? 

അമ്മേ കരുണാമയീ, അമ്മയുടെ കൃപയാല്‍ ആത്‌ മരപകാശം ലഭിക്കാന്‍ 
കാത്തിരിക്കുകയല്ലാതെ ഈ മക്കള്‍ മറെറന്തു ചെയ്യട്ടെ! അമ്മയുടെ മക്കള്‍ 
എല്ലാം മറന്നുപാടട്ടെ- 


കാളി കാളി മഹേശ്വരീ അമൃ- 
താനന്ദമയീ ഭൈരവീ 
ആദിശക്തി മഹാലയംകരീ 
നിതൃശാന്തി സന്ദായിനി! 


ai 


അദ്ധ്യായം പത്തൊന്‍പത്‌ 


അനുഭവങ്ങള്‍ 


“അനുഭവമാണ്‌ ഏറ്റവും വലിയ ആചാര്യന്‍. 
ആത് മീയഗുരുക്കന്‍ മാരെപ്പറ്റി പല സംശയങ്ങളും 
നമുക്കു തോന്നാം. എന്നാല്‍ ഒരാള്‍ക്കു സ്വന്തം 
ഗുരുവില്‍നിന്ന്‌ എന്തെങ്കിലും ഒരു ചെറിയ 
അനുഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നിരിക്കട്ടെ, 
അതില്‍ മുറുകെ പിടിച്ചു മുന്നോട്ടുപോയാല്‍ 
ലക്ഷ്യത്തിലെത്താം.”” 


(അമ്മ) 


14 


257 
അദ്ഭുതങ്ങളുടെ ശാസ്ര്തീയത 


അദ്ഭുതാനുഭവം ലഭിക്കാത്തിടത്തോളം കാലം ഒരാള്‍ അതിനെ 
അശാസ്ത്രീയം എന്നുപറയും. അദ്ഭുതങ്ങള്‍ സംഭവിക്കുന്നു എന്ന്‌ 
ഏതെങ്കിലും വിധത്തില്‍ ബോദ്‌ ധ്യമായിക്കഴിഞ്ഞാല്‍ പിന്നെ അവയ്ക്കു 
ശാസ്ത്രീയതയില്ല എന്നു പറയാവുന്നതല്ല. അവയുടെ ശാസ്ര്രീയത നാം 
കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നേ അര്‍ത്ഥമാക്കാവൂ. 


നമുക്കു വേഗം മനസ്സിലാക്കാവുന്ന സ്ഥൂലമായ (പകൃതിനിയമങ്ങള്‍ 
ധാരാളമുണ്ട്‌. വേഗം മനസ്സിലാക്കാന്‍ പററാത്ത സൂക്‌ ഷ്മമായ ്രകൃതിനിയ 
മങ്ങളും എര്രയോ ഉണ്ട്‌. നമുക്കറിയാന്‍ പാടില്ലാത്ത ്രകൃതിനിയമങ്ങള്‍ 
പ്രവര്‍ത്തിക്കുമ്പോള്‍ അവയെ നാം അദ്ഭുതങ്ങള്‍ എന്നു പറയുന്നു. അത്തരം 
അറിയപ്പെടാത്ത അനേകം സൂക്ഷ്മങ്ങളായ (്പരകൃതിനിയമങ്ങളെ 
മനുഷ്യന്‍ കുറേശ്ഗേയായി മനസ്സിലാക്കിയിട്ടുണ്ട്‌ ഇനിയും ഒരുപിടി 
മനസ്സിലാക്കാനുമുണ്ട്‌. ഒരു പക്ഷെ അതിന്‌ അന്തമില്ലായി 
രിക്കാം. മനസ്സിനെയും ആത്മാവിനെയും സംബന്ധിച്ച 
സൂക്ഷ്മനിയമങ്ങള്‍ ഭനതികതലത്തിലുളളവര്‍ക്ക്‌ തികച്ചും അജ്ഞാത 
മാണ്‌. ആ നിയമങ്ങള്‍ മനസ്സിലാക്കിയാല്‍ ഏതൊരാള്‍ക്കും അദ്‌ ഭുതകര്‍മ്മ 
ങ്ങള്‍ ചെയ്യാവുന്നതേ ഉളളു. | 


സര്‍വ്വശക്തിത്വം, സര്‍വ്വജ്‌ഞത്വം, സര്‍വ്വവ്യാപിത്വം ഇവ ഈശ്വര 
നുണ്ട്‌, ഈശ്വരന്‍ ഒരു സാധകന്‌ അവന്‍െറ യോഗ്യതയ്ക്കൊത്തവിധം ഈ 
“ശക്തിയുടെ അംശങ്ങള്‍ നല്‍കും. മനുഷ്യമനസ്സിന്‍െറ ശക്തിയായിട്ടായി 
രിക്കും ഈശ്വരശക് തി പപത്യക്‌ഷമാവുക. ഈശ്വരശക് തിയുടെ രൂപാന്തര 
മായ മനുഷ്യമനസ്സില്‍ അനന്തശക്തി കുടികൊള്ളുന്നു. ഒരു സാധകന്‍ 
മനസ്സിന്‍െറ ചിതറിക്കിടക്കുന്ന ശക്തികളെ ഏകാഗ്രതപ്പെടുത്തുമ്പോള്‍ 
സൂക്ഷ്മങ്ങളായ (പകൃതിനിയമങ്ങളെ കൈകാര്യംചെയ്യാന്‍ സാധിക്കുന്നു. 
അതോടെ അയാള്‍ അദ്ഭുതങ്ങള്‍ പവര്‍ത്തിക്കാന്‍ കഴിവുളളവനായിത്തീ 
രുന്നു, ഇത്തരം അദ്ഭുതങ്ങള്‍ (പവര്‍ത്തിക്കാനുളള കഴിവ്‌ സാധകനില്‍ 
പരിമിതമായിരിക്കും; അവതാരത്തില്‍ അനന്തമായിരിക്കും; സാധകന്‍ 
നേടിയതാണെങ്കില്‍ അവതാരത്തില്‍ സഹജുമായിരിക്കും. 


സാധാരണ മനുഷ്യരുടെ പിടിയിലൊതുങ്ങാത്ത അനുഭവങ്ങളെയാണ്‌ 
പൊതുവേ അദ്ഭുതാനുഭവങ്ങള്‍ എന്നു പറയുന്നത്‌. അസാധാരണ 
വ്യക്തികള്‍ വരുമ്പോള്‍. അസാധാരണ സംഭവങ്ങളായ അദ്ഭുതങ്ങളും 
അവരുടെ ജീവിതത്തില്‍ കാണും. (ശ്രീരാമന്‍, ശ്രീകൃഷ്ണന്‍, (കിസ്തു 
തുടങ്ങിയവരുടെ ജീവിതങ്ങള്‍ അദ്ഭുതങ്ങള്‍ നിറഞ്ഞതാണ്‌. സാധകന് മാര്‍ 
അദ്ഭുതങ്ങളില്‍ ശ്രമിച്ചാല്‍ ആദ്ധ്യാത്മികമായി അധഃപതിക്കുമെന്നതു 
കൊണ്ട്‌ അദ്ഭുതങ്ങള്‍ (പകടിപ്പിക്കുന്നതിനെ ശ്രീരാമകൃഷ്ണപരമഹംസന്‍ 


ഥ്‌ 


0 


258 


അനുകൂലിച്ചില്ല. എന്നാല്‍ അദ്‌ ദേഹത്തിന്‍െറ ജീവിതത്തിലുടനീളം അസാ 
ധാരണത്വം കാണാം; ഇടയ്ക്കിടെ അദ്ഭുതകൃത്യങ്ങളും കാണാം.. 
മനഃപൂര്‍വ്വം അദ്ഭുതം കാണിക്കാന്‍വേണ്ടി അവരാരും അദ്ഭുതം 
കാണിച്ചിട്ടില്ല. 

ഭക്തന്മാരെ ആനന്ദിപ്പിക്കുക, അവരുടെ ദുരിതം പരിഹരിക്കുക, 
ഭക്തിവിശ്വാസങ്ങള്‍ ഉറപ്പിച്ച്‌ അവര്‍ക്ക്‌ കരുത്തുനല്‍കി മുക്തിമാര്‍ഗ്ഗത്തി 
ലേക്കു നയിക്കുക ഇവയാണ്‌ അദ്ഭുതകര്‍മ്മങ്ങളുടെ (പധാന ്പയോജു 
നങ്ങള്‍. 


വേറെയും ആവശ്യങ്ങള്‍ ഉണ്ട്‌ . ഇരുപത്തിയൊന്നാം നൂററാണ്ടിലേക്കു 
കടക്കുന്ന ഈ കാലഫ്ൃട്ടം ഭാതികവാദം, നിരീശ്വരചിന്ത, ശാസ്രതീയത 
ഇവയില്‍ കുടുങ്ങിക്കിടക്കുകയാണ്‌ . ഈശ്വരനും മാനുഷികമൂല്യങ്ങള്‍ക്കും 
സ്ഥാനം കുറഞ്ഞിരിക്കുന്നു. തന്‍െറ ബുദ്ധിക്കും യുക്തിക്കും കഴിവു 
കള്‍ക്കും ശാസ്ശ്രത്തിനും ഭാതികവീക്ഷണത്തിനുമൊന്നും നിരക്കാത്തതും 
അവയ്ക്കെല്ലാമുപരി സ്ഥിതിചെയ്യുന്നതുമായ കാര്യങ്ങള്‍ നേരിട്ടു ബോദ്ധ്യ 
, പ്പെടാതെ ആധുനിക മനുഷ്യന്‍ ആത്മീയതയിലേക്കു തിരിയുകയില്ല. 
അതുകൊണ്ട്‌ ആധുനിക ഭതിക ശാസ്ത്രത്തിനപ്പുറമുളള കാര്യങ്ങള്‍. 
ഉണ്ടെന്നു മാനവസമുദായെത്ത ബോദ്ധ്യപ്പെടുത്താന്‍ ആദ്ധ്യാത്മിക 
വ്യക്തികള്‍ നിര്‍ബ്ബന്‌ ധിതരായിത്തീരുന്നു. തത്ത്വമറിയാവുന്ന ചുരുക്കം 
ചിലര്‍ക്ക്‌ അദ്ഭുതകര്‍മ്മങ്ങള്‍ ആവശ്യമില്ലായിരിക്കാം. എന്നാല്‍ ഭൂരിപക്ഷം 
അവിശ്വാസികള്‍ക്കും വിശ്വാസമുണരാന്‍ അദ്ഭുതാനുഭവങ്ങള്‍ ആവശ്യ 
മാണ്‌. അതുകൊണ്ട്‌ പല ആദ്ധ്യാത്മിക വ്യക്തികളും അദ്ഭുതകര്‍മ്മങ്ങള്‍ 
ചെയ്തിട്ടുണ്ട്‌. ഈശ്വരനില്ലെന്നും അദ്ഭുതകര്‍മ്മങ്ങള്‍ തട്ടിപ്പാണെന്നും 
പറയുന്ന ആയിരക്കണക്കിന്‌ അവിശ്വാസികള്‍ അദ്ഭുതങ്ങള്‍ നേരില്‍ 
കാണുമ്പോള്‍ വിശ്വാസികളായി മാറുന്നുണ്ട്‌ . മരുന്നു കുടിപ്പിക്കാന്‍ വേണ്ടി 
മുതിര്‍ന്നവര്‍ കുട്ടികള്‍ക്കു പഞ്ചസാര നീട്ടുന്നതുപോലെ മാശ്രമേ 
അദ്ഭുതങ്ങളെ മഹാത്മാക്കള്‍ ഉപയോഗിക്കാറുളളു. ഭക്തിവിശ്വാസങ്ങള്‍ 
ഉള്‍ക്കൊണ്ട്‌ ഭവരോഗം മാററാന്‍ നമ്മെ ഉത്സാഹിപ്പിക്കാന്‍ മാധ്രമാണ്‌ 
അവര്‍ അദ്ഭുതങ്ങള്‍ കാണിക്കുന്നത്‌. പാമ്പാട്ടം കാട്ടി മരുന്നുവില്പന 
നടത്തുന്നവരെപ്പോലെ അദ്ഭുതകര്‍മ്മങ്ങള്‍കൊണ്ട്‌ ആളുകളെ ആകര്‍ടഭിച്ച്‌ 
അവരില്‍ ആദ്ധ്യാത്മികത പകരുകയാണ്‌ അവര്‍ ചെയ്യുന്നത്‌; കൂടാതെ 
അദ്ഭുതങ്ങള്‍ ഒരു വിസിററിംഗ്‌ കാര്‍ഡ്‌ ആണ്‌. മഹത്തുക്കളെ തിരിച്ചറിഞ്ഞ്‌ 
പ്രയോളുനപ്പെടുത്തുവാന്‍ അത്‌ നമ്മെ കുറച്ചെങ്കിലും സഹായിക്കുന്നു. . 


മാതാ അമൃതാനന്ദമയിയുടെ അദ്ഭുതകര്‍മ്മങ്ങളെ ഈ ദൃഷ്‌ ടിയി 
ലൊക്കെ നോക്കിക്കാണണം. അമ്മ വെറും ചമത്ക്കാരത്തിനുവേണ്ടി 
അദ്ഭുതങ്ങള്‍ കാണിച്ചിട്ടില്ല. മക്കളെ സഹായിക്കാനും അവരില്‍ ആത്മീയത 
വളര്‍ത്താനുമാണ്‌ അമ്മ അത്ഭുതകര്‍മ്മങ്ങള്‍ ചെയ്തിട്ടുളളത്‌ . വിസ്താര 
ഭയത്താല്‍ വളരെ കുറച്ച്‌ അദ്ഭുതാനുഭവങ്ങള്‍ മാതമേ - ഇവിടെ 


259 


പേര്‍ത്തിട്ടുളളു. 


ബ്രഹ്മചാരികളും ഗൃഹസ്ഥാ്രശമികളും അടങ്ങിയ അനേകമനേകം 

മക്കളുമായി അമ്മയുടെ ജീവിതം അഭേദ്യമായി ബന്‌ ധപ്പെട്ടിരിക്കുന്നു. 

അവരുടെ പ്രധാനപ്പെട്ട ജീവിതാനുഭവങ്ങള്‍കൂടി ചേര്‍ക്കുമ്പോള്‍ മാര്രമെ 

, അമ്മയുടെ ജീവിതം ഏറെക്കുറെ വിശദമാവുകയുളളു. അമ്മയുടെ ജീവിതവും 

മഹത്വവും കൂടുതല്‍ ആഴത്തിലും പരപ്പിലും ഉള്‍ക്കൊളളാന്‍ ഇതു 
| സഹായകമായിരിക്കും. 


അമ്മയുമായി നേരിട്ട്‌ ആദ്ധ്യാത്മിക ബന്‌ ധമുളളവര്‍ പതിനായിരങ്ങ 
ളാണ്‌. അവരുടെയെല്ലാം അനുഭവങ്ങള്‍ വിവരിച്ചാല്‍ അവസാനമില്ല. 
അതിനാല്‍ ്രഹ്‌ മചാരികളുടെയും ഏതാനും ഗൃഹസ്ഥഭക്തന്‍ മാരുടെയും 
കാര്യങ്ങള്‍ മാര്രമാണ്‌ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


അനുഭവങ്ങള്‍ 


1 ആറാംക്ളാസ്ഡുവരെ പഠിക്കുകയും ചെറുപ്പംമുതല്‍ സ്വതന്ത (പകൃതി 
യായി ചുററിനടക്കുകയും ചെയ്ത ഉണ്ണിക്കൃഷ്ണന്‍ 1976 ആദ്യം 20-0൦ 
വയസ്സില്‍, പറഞ്ഞറിഞ്ഞ്‌, ആശ്രമത്തിലെത്തി. ആദ്യദര്‍ശനത്തോടെതന്നെ 
ഉണ്ണിക്കൃഷ്ണന്‍ അമ്മയില്‍ ഭക്തിയും വിശ്വാസവും ഉണ്ടായി. ഏകദേശം 
ഒരുവര്‍ഷം കഴിഞ്ഞപ്പോള്‍ അമ്മ ഉണ്ണിമോനെ 'കളരിയിലെ പൂജാകാര്യ 
ങ്ങള്‍ക്ക്‌ ഏര്‍പ്പെടുത്തി. ലളിതാസഹ്രസനാമം പുസ്തകം കൊടുത്തിട്ട്‌ അത്‌ 
* നിത്യവും ചൊല്ലുവാന്‍ അമ്മ നിര്‍ദ്ദേശിച്ചു. അന്നുമുതല്‍ ആരശമത്തില്‍ 
സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വീട്ടുകാര്‍ കൂട്ടിക്കൊണ്ടു പോകാന്‍ 
വന്നതിന്‌ ഉണ്ണിക്കൃഷ്ണന്‍ കവിതയിലൂടെ ഒരു മറുപടി കൊടുത്തയച്ചു 
പണ്ടേ വെടിഞ്ഞ കുലമുണ്ടോ ബലത്തി, നതു 
കൊണ്ടാത്മശാന്തി വരുമോ? 
പണ്ടീവിധം വിവിധമുണ്ടായതൊക്കെയതു--- 
കൊണ്ടെന്തു നേടി മനുജുര്‍? 
മണ്ടത്തരങ്ങളിനിയുണ്ടായിടാതെ ഗതി 
“ കണ്ടെത്തിടാന്‍ മുതിരവെ 
തെണ്ടിപ്പതിന്നു വഴിയുണ്ടാക്കിടും വകയി 
ലുണ്ടോ നമുക്കു ഹിതവും? 


ഹിതമെന്നു തോന്നിയ വഴിയെ രണ്ടും കല്‍പ്പിച്ച്‌ ഒററനട! 
& തിരിഞ്ഞുനോക്കിയതേയില്ല. അമ്മയിൽനിന്നു മന്ത്രം സ്വീകരിച്ചു. കളരി - 
യിലെ പൂജു, അമ്മയുമായി സംഭാഷണം, തീരവസാധന ഇവയെല്ലാം ചേര്‍ന്ന 


ജീവിതം നയിച്ച. 


f 


260 


ആദ്യകാലത്ത്‌ അമ്മയുടെ ആദ്‌ ധ്യാത്മിക സംഭാഷണങ്ങള്‍ ചിലതൊ 

ക്കെ ഡയറിക്കുറിപ്പായി എഴുതി സൂക്‌ ഷിക്കുകയുണ്ടായി. താന്‍ ആദ്യം 
ആശ്രമത്തില്‍ വന്നതിനെപ്പററി ഉണ്ണിക്കൃഷ്ണന്‍ ഇങ്ങനെ എഴുതി 

അകലത്താക്കോവിലില്‍ ഒരു തിരിഗ്ഭയെന്നും 

അണയാതിരുന്നിരുന്നു 

ഇരുളില്‍ പെട്ടുഴലുന്ന മനുജുര്‍ക്ക്‌ വഴികാട്ടാന്‍ 

കനിവാര്‍ന്നിരുന്നിരുന്നു_അമ്മ 

കനിവാര്‍ന്നിരുന്നിരുന്നു. 


ഒരു ദിനമതുവഴി അലയുമ്പോളെന്നെയാ 

്രഭാമയി മാടി വിളിച്ചു 

തിരുനട തുറന്നിട്ടാ കളഭമെടുത്തെന്‍െറ 
-'നെറുകയിലണിയിച്ചു... 

നെറുകയിലണിയിച്ചു. 


ഹരിഗീത സ്വരമൂതി തിരുമൃദുകരതാരില്‍ 
മയങ്ങുവാനിടമൊരുക്കി 
. ഒരു നവ സ്വപ്നമെന്നരികത്തു വന്നിരു 
ന്നൊരു സത്യമുരചെയ്തു.... 
ഒരു സത്യമുരചെയ്തു. 


കരയുന്നതിനിയെന്തിനഖിലേശിതിരുപാദം 
അണഞ്ഞെന്നതറിഞ്ഞില്ലയോ 

ഒരു നെടുവീര്‍പ്പുമായുണര്‍ന്നിട്ടാ മുഖപത്മം 
തെളിവോടെ കണികണ്ടു..... 

തെളിവോടെ കണികണ്ടു. 


ചെറുപ്പം മുതല്‍ പരിര്രജനസ്വഭാവമുള്ള ഉണ്ണിക്കൃഷ്ണന്‍ ദീര്‍ഘകാലം 
ഒരിടത്തു തങ്ങുന്നത്‌ ഇഷ്‌ടമല്ല: അതുകൊണ്ട്‌ ആശ്രമത്തില്‍ താമസമാക്കി 
അധികകാലമാകുന്നതിനുമുമ്പ്‌ നാടുവിടാന്‍ തീരുമാനിച്ചു. ആരോടും 
പറയാതെ യാ(തയ്ക്ക്‌ ഒരുങ്ങി. അപ്പോള്‍ അമ്മ പറഞ്ഞയച്ച ഒരാള്‍ വന്നു 
പറഞ്ഞു “ഉണ്ണിമോള്‍ പോകാനൊരുങ്ങുന്നു, പോകരുതെന്നു പറയണ 
മെന്ന്‌ അമ്മച്ചി പറഞ്ഞു.” അപ്പോള്‍ ഭാവസമയമായിരുന്നു. ധിക്കരിക്കാന്‍ 
മനസ്സു വന്നില്ല. യാത റദ്ദാക്കി. ഇതേ സംഭവം വീണ്ടും ആവര്‍ത്തിക്കുകയു 
ണ്ടായി. ഒരിക്കല്‍ ബലമായി ഇറങ്ങിപ്പുറപ്പെട്ടെങ്കിലും കറങ്ങിത്തിരിഞ്ഞ്‌ 
രണ്ടുദിവസത്തിനകം ആശ്രമത്തില്‍ തന്നെ തിരിച്ചെത്തി. ഈശ്വരേച്ഛ 
യ്ക്കുമുമ്പില്‍ തലകുനിച്ച. 


| 


261 


2 
രാമകൃഷ്ണന്‍ പാലക്കാട്ട്‌ ഒരു (ബാഹ്മണ കുടുംബത്തിലെ 


' അംഗമാണ്‌. 13-4-55-ല്‍ ജനനം. 1978-ല്‍ ഹരിപ്പാട്ട്‌ ബാങ്കില്‍ 


ജോലിയായിരിക്കുമ്പോള്‍. അമ്മയെപ്പററി കേട്ടു. ഒരുദിവസം വളളിക്കാവില്‍ 
വന്നു. ആദ്യദര്‍ശനത്തില്‍ രാമകൃഷ്‌ണന്‍ നിയ്രന്തണാവിട്ട്‌ കരഞ്ഞുപോയി; 
തുടക്കത്തില്‍ ഒരുവര്‍ഷത്തോളം അമ്മയെ കണ്ടാല്‍ കരയുമായിരുന്നു. 
അങ്ങനെ ലാകികവാസനകളെല്ലാം കണ്ണീരില്‍ ഒലിച്ചുപോയി. അമ്മയുടെ 
സ്വാധീനത്താല്‍ പുകവലിയും മററും നിര്‍ത്തുകയും ആത്മീയതയിലേക്കു 
നീങ്ങുകയും ചെയ്തു. രാവും പകലും യു ചിന്തയില്‍ മുഴുകി 
ലോകത്തെ മറന്നു. 


ലൌകികത്തില്‍നിന്ന്‌ അദ്‌ ധ്യാത്മീയത്തിലേക്ക്‌ രാമകൃഷ്ണന്‍െറ 
മനസ്സുതിരിയുവാന്‍ രണ്ടു സന്ദര്‍ഭങ്ങള്‍ കാരണങ്ങളായി. ഒന്നാമത്തെ 
അവസരം അമ്മ മ്രന്തദീക്ഷ നല്‍കിയ സമയമാണ്‌. അപ്പോള്‍ എന്തോ 
അവാച്യമായ ഒരു, ശക്തി അമ്മയില്‍നിന്ന്‌ രാമകൃഷ്ണനിലേക്കു 
പ്രവേശിക്കുകയും ജീവിതവീക്‌ ഷണത്തെ മാററിമറിക്കുകയും ചെയ്തു. 
രണ്ടാമത്തെ അവസരം ഇതാണ്‌ . ഒരുദിവസം ശ്രീരാമകൃഷ്‌ ണദേവന്‍െറ പടം 
കാണിച്ചിട്ട്‌ അമ്മ രാമകൃഷ്ണനോടു പറഞ്ഞു_'മോനെ, - നിന്‍െറയും 
പരമഹംസന്‍െറയും പേര്‍ ഒന്ന്‌. എന്നിട്ടും നീ ഇങ്ങനെയായല്ലോ!” 
എന്തെന്നറിഞ്ഞുകൂടാ, അമ്മയുടെ വാക്കുകള്‍ രാമകൃഷ്ണന്‍െറ ഹൃദയ 
ത്തില്‍ തറച്ചു; ആകെ ഒന്നു പിടിച്ചുകുലുക്കി. ഒരു നല്ല ആദ്ധ്യാത്മിക 
ജീവിയാകാനുളള ആഗ്രഹം ശക്തി പാപിച്ചതുടങ്ങി. 


അമ്മയും ദേവിയും രണ്ടെന്ന്‌ ആദ്യകാലത്ത്‌ രാമകൃഷ്ണന്‍ 
കരുതിയിരുന്നു. ദേവിയെ സാധാരണ അമ്മയായി കരുതുന്നതു തെററാ 
ണല്ലോ എന്നോര്‍ത്ത്‌ സങ്കടം തോന്നിയിരുന്നു. അതിനാല്‍ ശരിയായ 
ദേവിയെ കാണിച്ചുതരാന്‍ ഒരിക്കല്‍ ഭാവത്തില്‍ രാമകൃഷ്ണന്‍ 
അപേക്ഷിച്ചു. അമ്മ സമ്മതിച്ചു. ഒരുദിവസം .ഉറക്കത്തിന്‍െറ ആരംഭത്തില്‍ 
സ്വപ്നത്തില്‍ വെളളവസ് ത്രം ധരിച്ച സാധാരണ അമ്മയുടെ ദര്‍ശനം കിട്ടി. 
അന്ന്‌ അമ്മ സ്ഥിരമായി വെളള ധരിച്ചുതുടങ്ങിയിരുന്നില്ല. ഈ 
ദര്‍ശനത്തോടെ ഭാവത്തിലെ ദേവിയും അമ്മയും ഒന്നുതന്നെയെന്ന്‌ 
ബോധ്യമായി... അമ്മയുടെ പ്രേമം ഒന്നുമാ്തമാണ്‌ രാമകൃഷ്ണനെ 
ആശ്രമത്തോട്‌ അടുപ്പിച്ചത്‌. 

രാമകൃഷ്ണന്‍ മധുരമീനാക്ഷിയെ ധ്യാനിച്ചുകൊണ്ടിരുന്ന കാലത്ത്‌ 
താനും മീനാക്ഷിയും ഒന്നാണെന്ന്‌ അമ്മ മനസ്സിലാക്കിക്കൊടുത്തു. ഇത്‌ 
ആത്മവിശ്വാസവും ഭക്തിയും വര്‍ദ്ധിക്കാന്‍ രാമകൃഷ്ണനെ സഹായിച്ചു. 
ഭാവസമയത്തു രാമകൃഷ്ണന്‍ കളരിക്കകത്തിരുന്നു ധ്യാനിക്കും. അപ്പോള്‍ 


ഥ്‌ 


262 


അമ്മയ്ക്ക്‌ വെളളമോ മറേറാ വേണമെങ്കില്‍ ധ്യാനത്തില്‍ കാണിച്ചുകൊടു - 
ക്കും. രാമകൃഷ്ണന്‍ ഉണര്‍ന്ന്‌ അതെടുത്തു കൊടുക്കും. അമ്മയെ 

കാണാതെ വിഷമിച്ചു കരഞ്ഞിട്ടുളള അവസരങ്ങളില്‍ അമ്മയുടെ ദര്‍ശനം, 

ചിലങ്കയുടെ ശബ്ദം, സുഗന്ധം ഇതെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട്‌ . 


ഇധ്തയുമൊക്കെയായപ്പോള്‍ രാമകൃഷ്ണനെ “അമ്മ്രഭാന്ത്‌” ബാധിച്ചു. 
എപ്പോഴും ചിന്ത അമ്മയിലായി. മറെറാന്നിലും മനസ്സു പോവുകയില്ല. 
ബാങ്കില്‍ കണക്കു തെററും. പണം എണ്ണിക്കൊടുക്കുന്നതു തെററും. 
അങ്ങനെയായപ്പോള്‍ 1982 മുതല്‍ ആശ്രമത്തില്‍ തന്നെ താമസമാക്കി. ഒപ്പം 


ബാങ്കു ജോലിയും തുടര്‍ന്നു. 


കുടുംബ ജീവിതത്തിലേക്കു ചെല്ലാന്‍ വീട്ടുകാരില്‍നിന്നും പല്‌ 
്രലോഭനമുണ്ടായെങ്കിലും രാമകൃഷ്ണന്‍ വഴിപ്പെട്ടില്ല. ഒരിക്കല്‍ അമ്മ 
പറഞ്ഞു_ ഇവിടം വിട്ടാല്‍, ന।നക്കു ശരിയാവുകയില്ല. അമ്മ അങ്ങനെ . 
പറഞ്ഞ സ്ഥിതിക്ക്‌ ഒരു ഗൃഹസ്ഥജ്ീവിതം തനിക്കു ശുഭമാകയില്ലെന്ന്‌ 
രാമകൃഷ്ണന്‍ മനസ്സിലായി, അതില്‍ താല്പര്യവുമില്ല. ബാങ്ക്‌ ജോലി 
ചെയ്യുമ്പോള്‍ തന്നെ അമ്മയെ സേവിക്കുന്നതിലും നന്നായി സാധന 
അനുഷ്ഠിക്കുന്നതിലും രാമകൃഷ്ണന്‍ ശ്രദ ധിച്ചിട്ടുണ്ട്‌. ഹരിപ്പാട്ടു നിന്ന്‌ 
പാലക്കാട്ടേക്കു സ്ഥലംമാററം വാങ്ങിത്തരുന്നതിനുവേണ്ടി ദിവ്യശക്തിയുള്ള 
അമ്മയോട്‌ പ്രാര്‍ത്ഥിക്കാന്‍ വന്ന ' രാമകൃഷ്ണന്‍, പിന്നീട്‌, തന്നെ 
അമ്മയുടെ അടുത്തുനിന്ന്‌ ഓടിക്കരുതേ എന്ന്‌ (പാര്‍ത്ഥിക്കാന്‍ തുടങ്ങി, 


രാമകൃഷ്ണന്‍ ആശ്രമത്തില്‍ വന്നുതുടങ്ങിയ കാലം. ഒരു്‌ 
ദര്‍ശനദിവസം. കളരിയില്‍ വലിയ ചൂട്‌. വിശറിയെടുത്തു വീശാന്‍ അമ്മ 
രാമകൃഷ്ണനോടു പറഞ്ഞു. രാമകൃഷ്ണനു നാണക്കേടു തോന്നി. 
വെളിയില്‍. ധാരാളം ചെറുപ്പക്കാരികള്‍ നോക്കിനില്ക്കുന്നു. അവര്‍ 
ചിരിച്ചാലോ. ബാങ്കു ജോലിക്കാരനും പരിഷ്ക്കാരിയുമായ രാമകൃഷ്ണനു 
ഒരു പെണ്ണിനെ വിശറികൊണ്ടു വീശുകയോ? മഹാമോശം! വീശിയില്ല. ഭാവം ' 
കഴിഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോള്‍ രാമകൃഷ്ണന്‍െറ തല മുകളിലത്തെ 
കട്ടിളപ്പടിയില്‍ ശക്തിക്കുമുട്ടി. അതു : കണ്ട്‌ പെണ്‍കുട്ടികളെല്ലാം 
ചിരിച്ചുപോയി. രാമകൃഷ്ണന്‌ ആക്ഷേപമായി തോന്നി. അടുത്ത ദിവസം 
അമ്മ രാമകൃഷ്ണനോടു പറഞ്ഞു 'പെമ്പിളേളര്‍ ചിരിക്കുമെന്നു കരുതി നീ 
വീശിയില്ല. എങ്കില്‍ അവരെക്കൊണ്ടു നിന്നെ കളിയാക്കി ചിരിപ്പിക്കണമെന്ന്‌ 
അമ്മയും നിശ്ചയിച്ചു.” അടുത്ത ഭാവംതൊട്ട്‌ കീര്ത്തി 
കളരിയില്‍ കയറി അമ്മയെ വീശിത്തുടങ്ങി. ല്‍ 
. പാമ്പാക്കുട സ്റ്റേറ്റ്‌, ബാങ്കില്‍ രാമകൃഷ്ണന്‍ കാഷിയര്‍ ഇന്‍ചാര്‍ജ്‌ 
ആയി ജോലി നോക്കുകയായിരുന്നു. സേഫിന്‍െറ. താക്കോല്‍ രാമകൃഷ്ണ 
ന്‍െറ കൈയിലാണ്‌. എന്നും കൃത്യസമയത്തിന്‌ ബാങ്കില്‍ ചെല്ലണം. 
അല്ലെങ്കില്‍ വലിയ കുററമാണ്‌. ഒരുദിവസം ജോലിക്ക്‌ പോകുമ്പോള്‍ 


a 


263 


പ്രധാന നിരത്തില്‍ ബസ്സിറങ്ങി. അവിടെനിന്ന്‌ ഉള്‍്രപദേശമായ 
പാമ്പാക്കുടക്ക്‌ 13 കിലോമീററര്‍ യാര്രചെയ്യണം. വാഹനമൊന്നുമില്ല. 
ടാക്സിപോലും കിട്ടാതെ വിഷമിച്ചു. സങ്കടത്തോടും പരിശ്രമത്തോടുംകൂടി 
രാമകൃഷ്ണന്‍ “അമ്മാ” എന്നു വിളിച്ചു. 


ഉടനെ ഒരു മോട്ടോര്‍ സൈക്കിള്‍ മുമ്പില്‍ വന്നുനിന്നു. അപരിചിതനായ 
ഒരാള്‍ അതിലിരിക്കുന്നു. അയാള്‍ പറഞ്ഞു_'ഞാന്‍ പാമ്പാക്കുടയ്ക്കു 
പോകുന്നു. ഇപ്പോഴെങ്ങും ബസ്സില്ല. വരുന്നെങ്കില്‍ കൊണ്ടുപോകാം.” 


അമ്മയുടെ കാരുണ്യമോര്‍ത്ത്‌ രാമകൃഷ്ണന്‍െറ ഹൃദയവും കണ്ണും 
നിറഞ്ഞു. വേഗം മോട്ടോര്‍സൈക്കിളിന്‍െറ പുറകുസീററില്‍ കയറിയിരുന്നു. 
കൃത്യം പത്തു മണിക്ക്‌ രാമകൃഷ്‌ണന്‍ ബാങ്കിന്‍െറ മുമ്പില്‍ ചെന്ന്‌ ഇറങ്ങി. 


ഇതേപ്പററി പിന്നീട്‌ രാമകൃഷ്ണന്‍ ചോദിച്ചപ്പോള്‍ അമ്മ പറഞ്ഞു_ 
“ഏകാഗ്രതയോടെ ഒററവിളി വിളിച്ചാല്‍ മതി. ഈശ്വരന്‍ അവിടെ എത്തും.” 


1984-ല്‍ നടന്ന ഒരു സംഭവം രാമകൃഷ്ണന്‌ നല്ല പാഠമായി. 
& കരുനാഗപ്പളളിയില്‍നിന്ന്‌ ജന്‍ മസ്ഥലമായ പാലക്കാട്ടേക്ക്‌ രാമകൃഷ്ണനെ 
സ്ഥലം മാററിക്കാന്‍ വീട്ടുകാര്‍ ശ്രമിച്ചു. സന്യാസിയാകുന്നതില്‍നിന്ന്‌ 
രാമകൃഷ്ണനെ “രക്ഷിക്കുക യായിരുന്നു അവരുടെ ഉദ്ദേശ്യം. വീട്ടുകാരുടെ 
നിര്‍ബന്ധ്രപകാരം രാമകൃഷ്ണന്‍ സ്ഥലംമാററത്തിനുളള അപേക്ഷ 
അധികാരികള്‍ക്കു കൊടുത്തു. അമ്മയോട്‌ ഇതിന്‌ അനുവാദം വാങ്ങിയില്ല, 
പിന്നീട്‌ സ്ഥലംമാററത്തിനുളള അപേക്ഷ പിന്‍വലിച്ചുകൊണ്ട്‌ രാമ 
കൃഷ്ണന്‍ അപേക്ഷ അയച്ചു. 


ഒരുദിവസം അമ്മ പറഞ്ഞു രാമകൃഷ്ണന്‍മോന്‍ സ്ഥലംമാററ 
ക്കാര്യം ഒന്ന്‌ അന്വേഷിക്കുന്നതു കൊളളാം. അപേക്ഷ തിരുവനന്തപുരത്തു 
കിട്ടിയെന്നു കാണുന്നില്ല.” 

രാമകൃഷ്ണന്‍ പറഞ്ഞു_ “അതൊന്നും വേണ്ടമ്മെ. സ്ഥലം മാററം 
വേണ്ടാ എന്ന്‌ ഞാന്‍ അപേക്ഷ കൊടുത്തിട്ടുണ്ട്‌.” 


. അപേക്ഷക്കാര്യം അന്വേഷിക്കണമെന്ന്‌ അമ്മ വീണ്ടും നിര്‍ബ്ബന്‌ ധിച്ചു. 

അതു കാര്യമാക്കിയില്ല രാമകൃഷ്‌ണന്‍. ഏറെക്കഴിയാതെ രാമകൃഷ്ണനും 

, പാലക്കാട്ടേക്ക്‌ സ്ഥലംമാററത്തിനുളള ഉത്തരവുവന്നു. രാമകൃഷ്ണന്‍ 

വേഗംപോയി മേലധികാരികളെ കുണ്ടു. സ്ഥലംമാററം വേണ്ടാ എന്ന 

അപേക്ഷ അവര്‍ക്കുകിട്ടിയിട്ടില്ലെന്ന്‌ അപ്പോഴാണ്‌, അറിയുന്നത്‌. ആ 
അപേക്ഷ എങ്ങനെയോ നഷ്‌ടപ്പെട്ടിരുന്നു. 


സ്വന്തം ഗുരുവില്‍നിന്നു വരുന്ന നിസ്സാരമെന്നു തോന്നുന്ന 
നിര്‍ദ്ദേശംപോലും അവഗണിച്ചാലുളള ഭവിഷ്യത്ത്‌  നന്നായിരിക്കുകയില്ല 
എന്ന്‌ രാമകൃഷ്ണന്‍ ഒരു പുതിയ പാഠം പഠിച്ചു. 


264 


ഒരുദിവസം സംഭാഷണത്തിനിടയ്ക്ക്‌ സാന്ദര്‍ഭികമായി അമ്മ 
രാമകൃഷ്ണനെ നോക്കി ശകാരഭാവത്തില്‍ പറഞ്ഞു- ആദ്ധ്യാത്മികത്തില്‍ 
വന്നിട്ടും പെണ്‍പിളേളരെ നോക്കിനടക്കുന്ന ചില കൂട്ടരുണ്ട്‌. 


രാമകൃഷ്ണന്‍-അതാരാണമ്മേ? 

അമ്മ-നീ തന്നെ. 

രാമകൃഷ്ണന്‍ ഞെട്ടി. എന്നിട്ടു പറഞ്ഞു- എന്ത്‌ ഞാനോ? ഞാന്‍ 
പെണ്ണുങ്ങളെ നോക്കാറില്ല, അമ്മ വെറുതെ ശകാരിക്കുകയാണ്‌ a 


ഉടനേ അമ്മ രാമകൃഷ്ണന്‍െറ പരിചയത്തില്‍പ്പെട്ട ഒരു പെണ്‍കുട്ടിയുടെ 
പേരു പറഞ്ഞു. അവളുടെ ഭര്‍ത്താവ്‌, കുട്ടികള്‍, വീട്ടുകാര്യം എല്ലാം അമ്മ 
വിവരിച്ചു. രാമകൃഷ്ണന്‍ വാപൊളിച്ചു നിന്നുപോയി. അമ്മ ഒരിക്കലും 
പരിചയപ്പെട്ടിട്ടില്ലാത്ത തന്‍െറ പരിചയക്കാരിയുടെ സകലകാര്യങ്ങളും 
കൃത്യമായി അമ്മ പറയുന്നു. 


അമ്മ-എടാ രാമകൃഷ്ണാ, നേരു പറഞ്ഞോ. നീ അവളെ എന്നും 
നോക്കാറില്ലെ? 


രാമകൃഷ്ണന്‍ മിണ്ടാതെ നിന്നു. കാര്യം ശരിയാണ്‌. അമ്മ പറഞ്ഞ ആ 
പെണ്ണിനെ രാമകൃഷ്ണന്‍ എന്നും നോക്കാറുണ്ട്‌. കാര്യമെന്തെന്നോ? ആ 
ചെറുപ്പക്കാരിക്ക്‌ അമ്മയുടെ ആകൃതിയോട്‌ നല്ല സാമ്യമുണ്ട്‌. അവരെ 
കാണുമ്പോള്‍ അമ്മ മുമ്പില്‍ നില്‍ക്കുന്നതുപോലെ തോന്നുകയും ചെയ്യും. 


രാമകൃഷ്ണന്‍ മിണ്ടാതെ നില്ക്കുന്നതു കണ്ട്‌ അമ്മ രസിച്ച്‌ ചിരി 
തുടങ്ങി. രാമകൃഷ്ണന്‍ മററു സ്രതീകളിലും അമ്മയെ കാണുന്നു എന്ന 
കാര്യം എല്ലാവരെയും അറിയിക്കാനും, അമ്മ മക്കളുടെ ഓരോ ചലനവും 
അറിയുന്നു എന്ന്‌ എല്ലാവരെയും ബോദ്ധ്യപ്പെടുത്താനുമാണ്‌ ഇങ്ങനെ ഒരു 
സന്ദര്‍ഭം ഉണ്ടാക്കിയത്‌. 


ഈ സംഭവത്തോടെ രാമകൃഷ്ണന്‍ സ്ത്രീകളുടെ നേരെ നോക്കാ 
തായി. മനസ്സില്‍ ഒരു ചീത്ത ചിന്തയും ഉദിക്കാതായി. തന്‍െറ ഓരോ 
ചിന്തയും അമ്മ അറിയുന്നു എന്നു വന്നപ്പോള്‍ മനസ്സു ശുദ്ധമാക്കി 
വയ്ക്കാതെ തരമില്ലെന്ന ബോധം രാമകൃഷ്‌ണനുണ്ടായി. 

ശുദധഹൃദയത്തോടുകുടി, പ്രേമപൂര്‍വ്വം, ആത്മാര്‍ത്ഥമായ സാധ 
നയാണ്‌ അമ്മയോട്‌ അടുക്കാനുള്ള സുഗമമാര്‍ഗ്ഗം എന്ന്‌ രാമകൃഷ്ണന്‍ 
അറിയാം. സദ്ഗുരുക്കന്‍മാര്‍- സ്പര്‍ശമണിപോലെ തൊട്ടതിനെയൊക്കെ്‌ 
. പൊന്നാക്കുന്നു എന്ന്‌ അമ്മയും രാമകൃഷ്ണനും തമ്മിലുളള ആദ്‌ ധ്യാത്മിക 
ബന്ധം തെളിയിക്കുന്നു. , ' 
3 
ആലപ്പുഴ സ്വദേശിയായ ചന്ദ്രു ചെറുപ്പത്തില്‍ പഴയ വീട്ടില്‍ 


ts 


a 


265 


ഗവതിയുടെ ഭക്തനായിരുന്നു. എസ്‌.ഡി. കോളേജിലെ ഒരു അദ്ധ്യാ 
പകന്‍ പറഞ്ഞ്‌ അമ്മയെപ്പററി ചന്ദു അറിഞ്ഞു. 


1978 നവംബറില്‍ ഒരു ഭാവദിവസം രാതി പത്തുമണിക്ക്‌ 
വളളിക്കാവിലെത്തി. പാന്‍റുമെല്ലാം അണിഞ്ഞ്‌ അസ്സല്‍ ആധുനിക 
പരിഷ്ക്കാരി യുവാവായിട്ടായിരുന്നു ചന്ര്ദുവിന്‍െറ പുറപ്പാട്‌ . അമ്മയുടെ 
പുറപ്പാടാകട്ടെ വാളും ശൂലവുമേന്തി തനി ഭ്രദകാളിയായിട്ടും. ദക്ഷിണേശ്വരം 
കാളിയുടെ മുമ്പിലാണു താന്‍ വന്നിരിക്കുന്നതെന്ന്‌ ചന്ര്രുവിനു തോന്നി. 
അമ്മ ദത്തന്‍ എന്ന കുഷ്ഠരോഗിയുടെ (വണങ്ങളിലെ പഴുപ്പ്‌ വായകൊണ്ടു 
വലിച്ചെടുക്കുന്നതു കണ്ട ചന്ദ്രുവിന്‍െറ ഉള്ള്‌ കുലുങ്ങി. അമ്മയുടെ 
മഹത്വത്തിനു. മററു തെളിവൊന്നും വേണ്ടാ. അമ്മയുടെ ആത്‌ മീയശക്തി 
യാല്‍ ആത്മീയ ജീവിതം നയിക്കാനുള്ള ആ്ധഗഹം ചന്ര്രുവിനുണ്ടായി. 


ചന്ദ്രു യാര്രയായി. അപ്പോള്‍ കരുനാഗപ്പളളിയിലെ സരസമ്മയുടെ 
മകന്‍ മധു അമ്മയുടെ അടുത്തിരുപ്പുണ്ടായിരുന്നു. മധുവിനോട്‌ അമ്മ 
പറഞ്ഞു- ഞാന്‍ കാത്തിരുന്ന മോനാണവന്‍. അവനിപ്പോള്‍ത്തന്നെ 
തിരിച്ചുവരും.” 


ഒരിക്കല്‍ ചന ദ്രുവിനോട്‌ അമ്മ ഭാഗവതത്തിലെ ദത്താത്രേയന്‍െറ കഥ 
പറഞ്ഞു. ലോകം മുഴുവന്‍ നമ്മുടെ ഗുരുവാണെന്നും പറഞ്ഞു. പിന്നെ 
കൂട്ടിച്ചേര്‍ത്തു- നിന്‍റമ്മ ഈ ശരീരമാണെന്നു ധരിക്കരുത്‌. ശരീരം 
ജഡമാണ്‌, മുറിഞ്ഞു പഴുത്താല്‍ നാറും. നീ ഒരുപാടു പഠിച്ചു. പക്ഷേ ഒന്നും 
ഹൃദയത്തിലേക്കിറങ്ങിയിട്ടില്ല. ഭക്തി വന്നിട്ടില്ല.” 


ചന്ദ്രു കരഞ്ഞു. അമ്മ കൂടിയ ഉപനിഷത്തത്വങ്ങള്‍ പറഞ്ഞുകൊ 
ടുത്തു. പുതിയ ഒരാളായിട്ടാണ്‌ ചന്ദ്രു മടങ്ങിയത്‌. 'അമ്മപ്രാന്ത്‌ ' പിടിച്ചു 
എന്നു പറയണം. രാവും പകലും അമ്മയുടെ ചിന്ത തന്നെ. രണ്ടു മൂന്നു 
ദിവസത്തേക്ക്‌ ഭക്ഷണം കഴിച്ചപോലുമില്ല. സദാ മനസ്സ്‌ അമ്മയില്‍ 
മുഴുകിയിരുന്നു. 

ചന്ദ്രുവിനെ തുടര്‍ന്ന്‌ വീട്ടുകാരും വളളിക്കാവീലെത്തുകയും അമ്മയു 
ടെ ഭക്തരായിത്തീരുകയും ചെയ്തു. അന്നൊരിക്കല്‍ ചിന്മയാമിഷന്‍ 
ബാലവിഹാറിലെ കുട്ടികളോടൊത്ത്‌ ചന്രദു കാലടി ക്യാമ്പില്‍ പോയി. ഒരു 
കുട്ടിക്കു പൊങ്ങന്‍പനി പിടിപെട്ടു. അമ്മയുടെ മന്തം ജപിച്ച്‌ ചന്്രു അത്‌ 
മാററി. വളളിക്കാവില്‍ വന്നയുടന്‍ അമ്മ ചോദിച്ചു- കുട്ടിക്ക്‌ ഭേദമായി, 
അല്ലെ? ഞാന്‍. വളളിക്കാവില്‍ മാതമല്ല എന്നു മനസ്സിലായില്ലെ” അമ്മയുടെ 
വ്യാപകമായ രൂപത്തെപ്പററി ചന ദ്രുവിന്‌ ബോധമുണ്ടാക്കാന്‍ ഇങ്ങനെ പല 
രീതിയില്‍ അമ്മ (ശമിക്കുകയുണ്ടായി. 

സന്യസിക്കണമെന്നു ചന്ദ്രു ആഗ്രഹിച്ചു. ആലപ്പുഴയിലെ അമ്മ 
സ്മ്മതിച്ചാല്‍ എടുക്കാം” എന്ന്‌ അമ്മ പറഞ്ഞു. ചന്ദ്രു വീട്ടില്‍ 
ചെന്നുപറഞ്ഞു. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുളള ചന്ഗ്രുവിന്‍െറ മാററം 


266 


വീട്ടുകാരെ സന്തോഷിപ്പിച്ചു. ചന്്ദുവിന്‍െറ അമ്മ മകനെ കൊണ്ടുവന്ന്‌ 
ഏല്പിച്ചു. അമ്മ ചന്രദുവിന്‌ മ്രന്തദീക്ഷ നല്‍കി. 


ചന്ശ്ദുവിന്‍െറ അമ്മ: ഈ മുന്‍കോപിയായ ചന്ദ്രുവിനെ അമ്മ 
എങ്ങനെ മെരുക്കിയെടുത്തു? 


അമ്മ- (ചിരിച്ചുകൊണ്ട്‌) അവന്‍ ഭ്രദകാളിയുടെ അടുത്താണു 
വന്നതെന്നറിഞ്ഞുകൂടെ? 


വളളിക്കാവില്‍ താമസിക്കാന്‍ സനകര്യമില്ലാത്തതിനാല്‍ തന്നെ 
സാധനയ്ക്ക്‌ എവിടെയെങ്കിലും അയയ്ക്കണമെന്ന്‌ അമ്മയോട്‌ ചന്ദ്രു 
പറഞ്ഞു. നാല്പത്തൊന്നു ദിവസത്തെ സാധനയ്ക്ക്‌ ചന്ഗശ്രുവിനെ അമ്മ 
തിരുവണ്ണാമലയ്ക്കുവിട്ടു. 


1979 ഒക്ടോബര്‍ പതിനൊന്നിന്‌ തിരുവണ്ണാമല എത്തിയ ചന്ദ്രു 
കറങ്ങിനടന്നു. ആരും പരിചയക്കാരില്ല. പച്ചവെള്ളം കുടിച്ചു. ക്ഷീണിച്ച്‌ 
“അമ്മാ” എന്നു വിളിച്ചുകൊണ്ട്‌ നിലത്തുകിടന്നു. അപ്പോള്‍ ചന്ദ്രു 
. ചെവിയില്‍ ഒരു ശബ്ദം കേട്ടു; “ഞാന്‍ ഇവിടത്തന്നെ ഉണ്ടുമോനെ, 
വിഷമിക്കാതെ ' (നാലാംപക്കം അമ്മയുടെ ഒരു കത്ത്‌ ചന്ദ്രുവിനു കിട്ടി. 
അതില്‍ പറഞ്ഞിരുന്നു അമ്മ നിന്‍െറ വിളികേട്ടു. അമ്മ അവിടെ വന്നു... 
എന്നെല്ലാം.) 


" അന്നുതന്നെ രമണാശമത്തിനടുക്കല്‍ താമസിച്ചിരുന്ന ഗായ്രതിയെ 
ചന്ദ്രു കണ്ടുമുട്ടി പിന്നെ റീയൂണിയന്‍കാരനായ മധുവിനെ കണ്ടു. 
നീല്‍റോസ്‌നറേയും പരിചയമായി. അമ്മയെക്കുറിച്ച്‌ എല്ലാവരോടും 
പറഞ്ഞു. 3 


നാല്പത്തൊന്നു ദിവസത്തെ സാധനകഴിഞ്ഞ്‌, രോഗാതുരനായ 
നീലുവിനെയും (നീല്‍ റോസ്നര്‍) കൂട്ടി ചന്ദ്രു ,മുന്നറിയിപ്പില്ലാതെ 
വളളിക്കാവിനു പുറപ്പെട്ടു. അമ്മയുടെ മഹത്വം മനസ്സിലാക്കിയ നീലു 
മടങ്ങിവരാനുളള തീരുമാനത്തോടെ ചന ശ്രുവിനെകൂട്ടി തിരുവണ്ണാമലയ്ക്കു 
പോയി. ഗുരുഭക്തിയുടെ മാഹാത്മ്യം നീലുവില്‍ നിന്നാണ്‌ ചന്ദു 
മനസ്സിലാക്കിയത്‌. അവിടെവച്ചു ചന (ദു 'ഹൃദയനിവാസിനി അമ്മേ എന്ന 
ഒരു സ്തുതി എഴുതി. ല്‍ 


ഹൃദയനിവാസിനി അമ്മേ സ്നേഹമയി അമ്മേ 

'. ഒന്നുമുരിയാടാനറിയില്ലമേ Nl 
നിന്‍ തിരുനാമങ്ങളല്ലാതെ | 
നിന്‍ ചരിതം പകര്‍ന്നു നല്‍കുവാന്‍ 
അനുധഗഹമേകണേ ലോകമാതേ. 
ലൌകിക ഭോഗവും സുഖവും വേണ്ടാ 
വേണ്ടതു നിര്‍മ്മല ഭക്തിമാര്രം 


267 


ജന്മങ്ങള്െത കഴിഞ്ഞുപോയി 
തൃപ്പാദം ചേരാതെ പാഴായി 

അമ്മേ നിന്‍ അപാര കാരുണ്യത്താല്‍ 
ഈ ഇന്മം നിന്‍ തിരുമുമ്പിലെത്തി 
നിര്‍മ്മലസ്‌ നേഹ സാഗരമേ 
അവിടുത്തേയ്ക്കെന്നെ ഞാനര്‍പ്പിപ്പൂ 
വേണ്ട ഒന്നുമേ വേണ്ടെനിക്ക്‌ 

നിന്നെ അറിയാത്ത ജ്ണീദ്വിതം. 


ഭാരങ്ങളേന്തി ഞാന്‍ ജുന്മഴുന്മങ്ങളായ്‌ 
അമ്മയേയറിയാതെ നടന്നു 

ഈ ഇന്മം നിന്നെ കണ്ടു ഞാനാ 
ഭാരങ്ങളെല്ലാം നിനക്കുതന്നു 
സ്ഥിരമായതൊന്നുമേ കാണുന്നില്ലമ്മെ 
നിന്‍െറ ചൈതന്യമല്ലാതെ. 


ആ ചൈതന്യധാരയിലലിഞ്ഞ്‌ 

എന്നിലെ ഞാന്‍ മറനന്നിടട്ടെ 

രണ്ടല്ല ഞാനും അമ്മയും എന്നമ്മ 
എന്നോടോതിയിരുന്നെന്നാലും 

ഒന്നായ്‌ കാണുവാന്‍ കെല്‍പ്പില്ലെനിക്കെന്നും 
പൈതലാവാനാണു മോഹം 

പൈതലിനെ എന്നെന്നുമമ്മ 

ഇച്ഛയോടെ വളര്‍ത്തീടുമല്ലോ 


അത്തൃക്കരത്താലെന്‍െറ 
പാപങ്ങളൊക്കെപ്പോകുമല്ലൊ 

എന്തിനി താമസം ചൊല്‍കതായേ 

ഈ പൈതലവിടുത്തെ സ്വന്തമല്ലെ 
സ്വന്തമാണെന്നു നിനച്ചു നിനച്ചു ഞാന്‍ 
നിമിഷങ്ങളെണ്ണി കഴിച്ചിടുന്നു 

എന്തിനി ചെയ്യണം നിന്നോടടുക്കുവാന്‍ 
മാര്‍ഗ്ഗമിനിയും കാട്ടുകില്ലെ? 


ഞാനൊന്നുമേയല്ല, അമ്മെ എല്ലാം 
നീ തന്നെ നീ തന്നെ സര്‍വ്വസ്വവും. 


നാല്‍പ്പതു ദിവസം കഴിഞ്ഞ്‌ നീലു, ഗായ്രതി എന്നിവരോടുകൂടി ചന്ദ്രു 


268 


വളളിക്കാവിലെത്തി. സാധനയ്ക്കും വേദോപനിഷത്തുകള്‍ തുടങ്ങിയ 
ശാസ്ത്രങ്ങള്‍ പഠിക്കുന്നതിനുമായി അമ്മ ചന്(്ദുവിനെ നിയോഗിച്ചു. 1980 
മാര്‍ച്ച്‌ മദ്ധ്യത്തില്‍ ചന്ദു ബോംബെ ചിന്മയാമിഷന്‍വക സാന്ദീപനി 
ആശ്രമത്തിലേക്കു തീവണ്ടികയറി. 


സാന്ദീപനി ആശ്രമത്തില്‍ താമസിക്കുമ്പോള്‍ അമ്മ ചന്ദുവിന്‌ 
സ്വപ്നദർശനം നല്‍കുകയും ശരിക്കു ധ്യാനിക്കാത്തതിനു ശകാരിക്കുകയും 
ചെയ്യുകയുണ്ടായി. ഇങ്ങനെ വളളിക്കാവിലിരുന്നുകൊണ്ടുതന്നെ അമ്മ 
ചന്ദ്രുവിനെ നിയ്ന്ത്രിച്ചിരുന്നു; കൂടെക്കൂടെ ആദ്ധ്യാത്മിക തത്വങ്ങളടങ്ങിയ 
കത്തുകളും അയച്ചിരുന്നു. പുതിയ വ്യക്തിത്വരൂപീകരണത്തിന്‌ ആ 
കത്തുകള്‍ ചന്ദ്രുവിനെ വളരെയേറെ സഹായിച്ചു. 


മൂന്നുവര്‍ഷത്തെ പഠനം കഴിഞ്ഞ്‌ 1983 മാര്‍ച്ചില്‍ ചന്ദു അധ്യാത്മ 
ചൈതന്യയായി മടങ്ങിയെത്തി. അപ്പോള്‍ അമ്മ പറഞ്ഞു: “മോന്‍ 
ചിന്മയാമിഷനില്‍ പഠിച്ചതല്ലെ. ആ കടം വീട്ടണം. അതിനാല്‍ കുറച്ചുകാലം 
ചിന്മയാമിഷനില്‍ സേവനമനുഷ്ഠിക്കണം. അതുഗ്രകാരം അദ്ധ്യാത്മ 
. ചൈതന്യ ആലപ്പുഴ ചിന്മയാ കേന്ര്രത്തില്‍ കുറച്ചുകാലം സേവനമനു 
ഷ്ഠിച്ചു. | 

24-12-1984-ല്‍ അദ്ധ്യാത്മ ചൈതന്യ മാതാഅമൃതാനന്ദമയീ 
മിഷനില്‍ ചേര്‍ന്നു. അമ്മയുടെ ശിക്ഷണത്തിന്‍ കീഴില്‍ ശരിക്കു 
സാധനയനുഷ്ഠിച്ച്‌ ആത്മീയ പുരോഗതി “ നേടിയിട്ട്‌ വെളിയിലിറങ്ങി 
സേവനമനുഷ്ഠിച്ചാല്‍ മതി എന്ന്‌ അമ്മ നിര്‍ദ്ദേശിച്ചു. അങ്ങനെ 
അദ്ധ്യാത്മ ചൈതന്യ സാധനയില്‍ ഏര്‍പ്പെട്ടു. 


ലൌാകികവാസനകള്‍ പ്രബലമായിരുന്ന പരിഷ്ക്കൃത : യുവാവായ 
ചന്ശ്രുവിനെ ആദ്ധ്യാത്മിക ജീവിയാക്കിയത്‌ അമ്മയുടെ .ദിവ്യാത്‌ ഭുതങ്ങ 
ളില്‍ ഒന്നാണ്‌. ചന ്രുവിന്‍െറ ജ്യേഷ്ഠന്‍ ശേഖര്‍ പറഞ്ഞു: 'ചന്ര്രുവിന്‍െറ 
സ്വഭാവം മാററിയെടുത്തതു കണ്ടിട്ടാണ്‌ . ഞങ്ങള്‍ക്കെല്ലാം അമ്മയില്‍ 
“വിശ്വാസമുറച്ചത്‌ .” < 
. [ 4 ലു 
കായംകുളത്തിനും ഹരിപ്പാടിനുമിടയ്ക്ക്‌ ചേപ്പാട്‌ എന്ന സ്ഥലത്ത്‌ 
1957-ല്‍ ശ്രീകുമാര്‍ ജനിച്ചു. ഇരുപതു വയസ്സു കഴിഞ്ഞ ശ്രീകുമാറിനെ 
പലതും അലട്ടി. അനന്തവിശാലമായ ആകാശം. എണ്ണമററ ്രഹതാരകങ്ങള്‍. 
ഈ പ്രചഞ്ചം എന്തത്ഭുതം! ഇതിന്‍െറ രഹസ്യമെന്ത്‌ ? ഉത്തരം കിട്ടാതെ 
വിഷമിച്ചു. ശാസ്ര്രവിദ്യാര്‍ത്ഥിയാകാന്‍ കണ്ടുപിടിത്തങ്ങളിലും മററും 
“താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഉല്ലാസത്തോടെ ജീവിക്കവേ ജീവിതം 
ഈറനണിഞ്ഞു. ഏതോ മാറാരോഗം ഉണ്ടെന്ന ഭയം പിടികൂടി. ചെറുപ്പം 
മുതല്‍ ഈശ്വരവിശ്വാസം ഉണ്ട്‌. ഈശ്വരന്‍ എന്തിനു തന്നെ ഇങ്ങനെ 
ശിക്ഷിക്കുന്നു,എന്ന ചിന്ത അലട്ടാന്‍ തുടങ്ങി -.അതോടെ ഈശ്വരന്‍ ഉണ്ടോ 


269 


എന്നു തന്നെ സംശയിക്കാന്‍ തുടങ്ങി. 


അപ്പോള്‍ വയസ്സ്‌ ഇരുപത്തിരണ്ട്‌. 1979-ല്‍ ഇലക്ട്രോണിക്‌ 
എന്‍ജിനീയറിങ്ങിന്‌ പഠിക്കുന്ന കാലം. വളളിക്കാവിലമ്മയെ കണ്ടാല്‍ എല്ലാ 
പ്രശ്‌നങ്ങള്‍ക്കും പരിഹാരം കിട്ടുമെന്ന്‌ വീട്ടുകാര്‍ പറഞ്ഞു, നിര്‍ബ്ബന്‌ ധിച്ചു. 
അവരോട്‌ ചുച്ഛവും ദേഷ്യവും തോന്നി. ശാസ്ര്തവിദ്യാര്‍ത്ഥി 
അന്ധവിശ്വാസത്തിന്‌ വഴങ്ങുകയോ? വഴങ്ങിയില്ല. പെട്ടെന്ന്‌ ഒരു 
ചിന്തവന്നു. അതീന്ര്രിയശക്തി ഉണ്ടെങ്കില്‍ അതിനെപ്പററി പഠിക്കാന്‍ 
ഒരവസരമായല്ലൊ. വളളിക്കാവില്‍ പൊയ്ക്കളയാം. 1979 മാര്‍ച്ചില്‍ ഒരു 
ഭാവദിവസം ശ്രീകുമാര്‍ ആശ്രമത്തിലെത്തി. 


കായല്‍ കടന്ന്‌ കളരിയോടടുത്തപ്പോള്‍ തന്നെ ശാന്തി അനുഭവപ്പെട്ടു. 
നല്ല ഭക്തിഗാനം മുഴങ്ങുന്നു. ധാരാളം പേര്‍ ഭജുനയില്‍ മുഴുകിയിരിക്കുന്നു. 
എല്ലാം മറന്നുനിന്നു. ചെറിയച്ചന്‍െറ നിര്‍ദ്‌ ദേശ്രപകാരം കളരിയുടെ 
വാതില്ക്കല്‍ വന്നു. അകത്തു കൃഷ്ണവേഷത്തില്‍ ഒരു കുട്ടി നില്ക്കുന്നു. 
വെളിയില്‍ സ്രതീപുരുഷന്‍ മാരുടെ രണ്ടു ക്യൂ. ആളുകള്‍ അടുത്തുനില്ക്കു 
ന്നു, നമസ്‌കരിക്കുന്നു, കൃഷ്ണനോട്‌ എന്തൊക്കെയോ പറയുന്നു. ഭഗവാന്‍ 
ഭസ്മവും പാലും മററും (പസാദമായി കൊടുക്കുന്നു. ചിലര്‍ ഭഗവാന്‍ 
വെണ്ണയും പാലും മററും സമര്‍പ്പിക്കുന്നു, കഴിപ്പിക്കുന്നു. 

മടിച്ച്‌ അകത്തുകയറി. കൃഷ്ണവേഷധാരിയെ നിരീക്‌ ഷിച്ചുകൊണ്ടു 
നിന്നു. ഭക്തന്മാരില്‍ പ്രേമം ചൊരിയുന്ന ആ കണ്ണുകള്‍ ശ്രീകുമാറിനെ 
സ്വാധീനിച്ചു. ശ്രീകുമാറിന്‍െറ ഭാഷയില്‍-- 

“സാവധാനം ഞാന്‍ അടുത്തുചെന്നു. എന്തൊക്കെയോ ശബ്ദങ്ങള്‍ 
കാതില്‍മുഴങ്ങി. ദിവ്യമായ ശബ്ദം. ഞാന്‍ നില്ക്കുന്നതെവിടെയെന്ന്‌ 
ഓര്‍മ്മയില്ലാതായി. മറേറതോ ലോകത്തിലേക്ക്‌ ഉയര്‍ന്നപോലെ . ഈശ്വ 
രനും ഞാനും ഭജുനഗാനങ്ങളുടെ മുഴക്കവും മാ്രമുളള ഏതോ“ 
ലോകമാണെന്ന്‌ തോന്നി. അങ്ങനെ കുറെ സമയം നീങ്ങി.” 


തുടര്‍ന്ന്‌ ദേവീഭാവവും ശശദ്ധിച്ച. ഈശ്വരന്‍ മനുഷ്യശരീരത്തില്‍ 
വരികയോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലൊ. പക്ഷേ ഇവിടെ ഈശ്വരശക്തി 
ല്ലെന്ന്‌ വിശ്വസിക്കാനും കഴിയുന്നില്ല. സംശയങ്ങള്‍ തീര്‍ന്നില്ലെങ്കിലും; 
അതുവരെയില്ലാത്ത ശാന്തിയും സമാധാനവും മനസ്സിനു കിട്ടി. 


നേരം വെളുപ്പായി. എന്നിട്ടും ക്യൂ തീര്‍ന്നിട്ടില്ല. തിരക്കാണ്‌ അമ്മയെ 
ദര്‍ശിക്കാന്‍. മനസ്സില്ലാമനസ്സോടെ മടങ്ങി. എപ്പോഴും ഓര്‍മ്മയില്‍ 
വളളിക്കാവും അമ്മയും നിറഞ്ഞുനിന്നു. എന്‍ജിനീയറിങ്ങിനു പഠിക്കുന്ന 
കാലമാണ്‌. ക്ളാസ്സിലിരിക്കുമ്പോഴും കൃഷ്ണഭാവം കണ്‍മുമ്പില്‍ തെളി 
ഞ്ഞു. ശ്രീകുമാര്‍ പറയുന്നു - 

“വീണ്ടും ഒരുദിവസം ഞാന്‍ വള്ളിക്കാവില്‍ എത്തി. ഈശ്വരഭാവം 
കൈക്കൊളളുന്ന, ആ ദിവ്യരൂപത്തെ ചിലര്‍ “കുഞ്ഞെ ന്നും ചിലര്‍ 


270 


“അമ്മ'യെന്നും വിളിക്കുന്നു. ദര്‍ശനം കഴിഞ്ഞ അമ്മ ഭക്തന്‍ മാരുമായി 
കുശലം പറയുന്നു. നിഷ്കളങ്കത നിറഞ്ഞ ആ പിഞ്ചു കുട്ടിയുടെ 
കുസൃതികള്‍ കണ്ട്‌ ഭക്തന്മാര്‍ എല്ലാംമറന്ന്‌ ചിരിക്കുന്നു. ചിലര്‍ ആ 
പാദങ്ങളില്‍ നമസ്കരിക്കുന്നു. മററു ചിലര്‍ ആ തൃക്കൈകളില്‍ 
ചുംബിക്കുന്നു. ചിലര്‍ എല്ലാം മറന്ന്‌ ഭജുനഗാനങ്ങള്‍ പാടുന്നു. 
ആനന്ദാശ്രുക്കള്‍ പൊഴിക്കുന്നു. ആ പാട്ടിന്‍െറ താളത്തില്‍ അമ്മ 
നൃത്തംവയ്ക്കുന്നു. ഭാവാവസ്ഥയില്‍ ഗൌരവസ്വരൂപിണിയായ ദേവിയായും, 
ശാന്തസ്വരൂപനായ കൃഷ്ണനായും (പത്യക്ഷപ്പെട്ടത്‌ ഈ കുസൃതിക്കുട്ടി 
യാണോ എന്ന്‌ വിശ്വസിക്കാന്‍ കഴിഞ്ഞില്ല.” 


ഭാവാവസ്ഥയുടെ രഹസ്യം ഒന്നും പിടികിട്ടിയില്ല. കളരിയുടെ 
കിഴക്കുവശത്തെ കുടിലിന്‍െറ വരാന്തയില്‍ കിടന്ന്‌ ശ്രീകുമാര്‍ മയങ്ങി. 
കാലൊച്ച കേട്ടിട്ടായിരിക്കണം, ഉണര്‍ന്നു. അമ്മ അടുത്തുനില്‍ക്കുന്നു. 


അമ്മ: മോനായിരുന്നോ അവിടെ കിടന്നത്‌ ? 

ശ്രീ: അതെ 

അമ്മ; മോന്‍ പഠിക്കുന്നോ? 

ശീ: ഉവ്വ്‌ 

അമ്മ: എവിടെ? 

ശ്രീ: എറണാകുളത്ത്‌ 

അമ്മ ചിരിച്ചു. വീണ്ടും ക്ളരിമുററത്തുവന്ന്‌. ഭജന പാടാനും 
“ കുസൃതികള്‍ കാട്ടാനും തുടങ്ങി. 

മടങ്ങി, പക്ഷേ പഠിത്തത്തില്‍ മനസ്സുനില്‍ക്കുന്നില്ല. അമ്മയുടെ 
_ അടുത്തു ചെല്ലണം എന്ന. ഒരേ ചിന്ത. ഈശ്വരന്‍െറ സാമീപ്യം കിട്ടിയ 
അനുഭവം ഉണ്ടായി. ഇത്‌ സ്വന്തം അനുഭവമാണ്‌. അന്‌ ധവിശ്വാസമല്ല. 


ആദ്യകാലത്ത്‌, അമ്മയില്‍ ഭഗവാനും ദേവിയും ‘അനുഗ്രഹിക്കുക യാ 
ണെന്നു ശ്രീകുമാര്‍ വിശ്വസിച്ചു- എന്നാല്‍ അമ്മയ്‌ ക്കുണ്ടാകുന്ന അനുഗ്രഹ 
മെന്നു പറയുന്നത്‌ യോഗികള്‍ക്കുണ്ടാകുന്ന .താദാത്മ്യഭാവമാണെന്നും, 

' അമ്മ ജീവന്മുക്തയാണെന്നും, പൂര്‍ണ്ണമായും അവതാരമാണെന്നും, 

ഇഗദീശ്വരി തന്നെയാണെന്നും പിന്നീടുണ്ടായ നിരന്തര ല്ലാ 
എനിക്കു മനസ്സിലാക്കാന്‌ കഴിഞ്ഞു. 

അമ്മ എപ്പോഴും ദേവി തന്നെയാണ്‌, വെളിയില്‍നിന്ന്‌ ഒരു ശക്തിയും 
' അമ്മയില്‍ ആവേശിക്കുന്നില്ല എന്ന്‌ ഒരു സുഹൃത്തില്‍നിന്നു മനസ്സിലാക്കി. 
അതുകൊണ്ട്‌ ഭാവമില്ലാത്ത ഒരു ദിവസം ശ്രീകുമാര്‍ അമ്മയെ കാണാന്‍ 
എത്തി. - 

മുടി ഉച്ചിയില്‍ കെട്ടി കളരിക്കുമുമ്പിലിരുന്നു ധ്യാനിക്കുന്ന. അമ്മയെ 
കണ്ടിട്ട്‌ ആദ്യം മനസ്സിലായില്ല. സുഗുണച്ചന്‍ ശ്രീകുമാറിനെ വീട്ടില്‍ 
വിളിച്ചിരുത്തി അമ്മയുടെ കുറെ കഥകളെല്ലാം പറഞ്ഞു. 


271 


'കുഞ്ഞ്‌ കുറെ ദിവസങ്ങളായിട്ട്‌ ആഹാരമൊന്നും കഴിക്കുന്നില്ല. 
എപ്പോഴും ധ്യാനത്തില്‍തന്നെ. കുറച്ചുനാളുകള്‍ക്കുമുമ്പ്‌ ആറുമാസക്കാലം 
തുളസിയിലയും ജലവും മാതം കഴിച്ച്‌ കഴിഞ്ഞിട്ടുണ്ട്‌ ഴ്‌ 


കുറച്ചുകഴിഞ്ഞ്‌ അമ്മ വിളിച്ചു- “ധ്യാനിക്കാന്‍ തുടങ്ങിയപ്പോഴേ മോനെ 
കണ്ടു. മോന്‍ വരുമെന്നു മനസ്സിലായി" ഈശ്വരനെപ്പററി അനേകം 
ചോദ്യങ്ങളുമായി വന്ന (ശീകുമാര്‍ അമ്മയെ കണ്ടതോടെ എല്ലാം മറന്നു. 
അമ്മയുടെ മാതൃഭാവം ശ്രീമോനെ ഒരു കൊച്ചുകുട്ടിയാക്കി മാററി. 


പിന്നീട്‌ എല്ലാ ചോദ്യങ്ങള്‍ക്കും തുരുതുരെ ഉത്തരം നല്‍കി. 


ശ്രീകുമാര്‍: 'ഈശ്വരനെന്നുളളത്‌ സത്യമാണെന്ന്‌ അമ്മയെ കണ്ടപ്പോള്‍ 
മതമാണ്‌ എനിക്കു ബോധ്യമായത്‌." 

അമ്മ പറഞ്ഞു- മോനെ, ഈ വീശുന്ന കാററിന്‍െറ കുളിര്‍മയിലും, 
പൂനിലാവിലും, ആകാശത്തിന്‍െറ അനന്തതയിലും, എല്ലാ ചരാചരങ്ങളിലും 
ഈശ്വരചൈതന്യം നിറഞ്ഞിരിക്കുന്നു. അതിനെ അറിയുകയാണ്‌ മനുഷ്യ 
ജന്മത്തിന്‍െറ ലക്ഷ്യം. കലിയുഗത്തില്‍ മോനെപ്പോലെയുളള യുവാക്കള്‍ 
എല്ലാം വലിച്ചെറിഞ്ഞ്‌ ആത്‌ മീയ്രപഭ നാടെങ്ങും പരത്താന്‍ ഇറങ്ങിത്തിരിക്കു 
മെന്ന്‌ പണ്ടേ ജൂഷിമാര്‍ പറഞ്ഞിട്ടുണ്ട്‌ .” 


കൂടെക്കൂടെ അമ്മയെക്കാണാന്‍ വന്നുതുടങ്ങി. അമ്മയെ കാണാതെ 
നിമിഷങ്ങള്‍ തള്ളിനീക്കാന്‍ വിഷമമായിത്തുടങ്ങി. സ്വന്തം തെററുകുററങ്ങള്‍ 
യുക്തിവാദംകൊണ്ടു മറച്ചുപിടിക്കാന്‍ ശ്രമിക്കുന്ന വിദ്യാസമ്പന്നര്‍ക്ക്‌ അമ്മ 
ഒരു വെല്ലുവിളി ആണെന്നു തോന്നി. അമ്മയുടെ സ്നേഹത്തിനു മുമ്പില്‍ 
എന്തു യുക്തിവാദം! 


അമ്മ ശ്രീകുമാറിന്‌ ചോറുരുട്ടി വായില്‍വച്ചുകൊടുക്കും, ആദ്ധ്യാ 
ത്മികതത്വങ്ങള്‍ ഉപദേശിച്ചുകൊടുക്കും. പോകാന്‍ നേരത്ത്‌ വഴിയില്‍ 
വരെചെന്നു യാ്രതയാക്കും. വരുമ്പോള്‍-'മോന്‍ . എന്നാ വരുന്നതെന്നു 
നോക്കിയിരിക്കുകയായിരുന്നു ഞാന്‍” എന്നു പറയും. 


ഒരു ദിവസം അമ്മ: മോന്‍ അമ്മ മന്തം തന്നോ? 
. ശ്രീ: എഴുതി തന്നിരുന്നു. വിദ്യയ്ക്കുവേണ്ടി. 
. അമ്മ: മോന്‍ ഭാവസമയത്ത്‌ മന്തം ഉപദേശിച്ചുതരാന്‍ അമ്മയോടു 
പറയണം, 


അതനുസരിച്ച്‌ ശ്രീകുമാര്‍ മ്രന്തം ചോദിച്ചു. ദര്‍ശനത്തിന്‍െറ അവസാന 
സമയത്ത്‌ കളരിക്കു പിന്നിലേക്ക്‌ അമ്മ വിളിച്ചുകൊണ്ടുപോയി, മന്ത്രം 
ഉപദേശിച്ചുകൊടുത്തു. അതിനുശേഷം ശ്രീകുമാറിന്‌ ലാകിക ജീവിതത്തെ 
പ്ലററി ചിന്തിക്കാന്‍ പോലും കഴിവില്ലാതായി. 


അമ്മയെക്കുറിച്ചളള ചിന്തയല്ലാതെ മറെറാന്നും ഇല്ലെന്നായി. 
ഭജുനയ്ക്കും മററും അമ്മ പോകുമ്പോള്‍ കൂടെക്കൊണ്ടുപോകും. തന്‍െറ 


272 


സര്‍വ്വസ്വവും മാതാവും പിതാവും എല്ലാം അമ്മയായിത്തീര്‍ന്നു. അമ്മ 
ഇഗദീശ്വരിയാണെന്നുളള വിശ്വാസം ദ്ൃഡ്ദമായി, അവതാരം തന്നെയാണ്‌ . 
അമ്മ എന്ന്‌ ഉറപ്പായി. 


1980 ജനുവരി 28. ആശ്രമത്തില്‍ നിന്ന്‌ വീട്ടിലേക്കുപോകാന്‍ 
തുടങ്ങിയപ്പോള്‍ അമ്മ ശ്രീകുമാറിനെ തടഞ്ഞു. 'ഇന്നു മോന്‍ പോകണ്ടാ, 
ഇവിടെ താമസിക്ക്‌ .' സന്തോഷമായി അന്നത്തെ പകല്‍ നീങ്ങി. ശ്രീകുമാര്‍ 
പറയുന്നു:-'ഭജുനയ്ക്കുശേഷം പൂജയും കഴിഞ്ഞ്‌ ഞാനും, ബാലുവും 
അമ്മയുടെ ഒരു ക്രിസ്ത്യന്‍ മകനായ ഇഗ്‌ നീഷ്യസും കൂടി സംസാരിച്ചുകൊ 
ണ്ടിരുന്നപ്പോള്‍ എന്‍െറ കാലില്‍ എന്തോ കടിച്ചു. പെട്ടെന്ന്‌ ഞാന്‍ ചാടി 
മാറിനിന്നു. ഞാന്‍ നിന്ന സ്ഥാനത്തേക്ക്‌ അമ്മ ഓടിവന്നു. വേദനിച്ച സ്ഥലം 
നോക്കിയപ്പോള്‍ രക്തം ഒഴുകുന്നു. ഉടന്‍ തന്നെ അമ്മ മുറിഞ്ഞഭാഗം 
ശക്തിയായി വാകൊണ്ടു രക്തം വലിച്ചെടുത്ത്‌ തുപ്പി. എന്നാലും കാലിന്‍െറ 
വേദന കൂടിക്കൂടി വരുന്നതായി തോന്നി. അല്പസമയം കഴിഞ്ഞപ്പോള്‍ 
വേദന അസഹനീയമായി. വേദനകൊണ്ടു പുളയുന്ന എന്നെ അമ്മ മടിയില്‍ 
കിടത്തി ആശ്വസിപ്പിക്കാന്‍ ശ്രമിച്ചു. മററുളളവരുടെ നിര്‍ബന്ധം മൂലം. 
ഏകദേശം രണ്ടു മണിക്കൂറിനുശേഷം ഒരു വിഷവൈദ്യനെ സമീപിച്ച. 
വിദഗ്ദ്ധനായ വൈദ്യന്‍ പറഞ്ഞു: “കടിച്ചത്‌ നല്ല സാധനം തന്നെ. പക്ഷേ 
വിഷം ഏററിട്ടില്ല. വളരെ അത്ഭുതമായിരിക്കുന്നു എന്നല്ലാതെ എന്തു 
പറയാന്‍!” വൈദ്യന്‍ ചില മരുന്നുകള്‍ തന്നെങ്കിലും ഗുണം കണ്ടില്ല. 
അമ്മയുടെ പരിചരണം കൊണ്ട്‌ വെളുപ്പിന്‌ മൂന്നരമണി ആയപ്പോള്‍ ഞാന്‍ 
ഉറങ്ങി. അതിനുശേഷമാണ്‌ അമ്മ ഉറങ്ങിയത്‌. അടുത്ത ദിവസം 

. _പഭാതത്തില്‍ അമ്മ എന്നോടു പറഞ്ഞു: “എവിടെവച്ചായാലും ഈ സംഭവം 
നടക്കണം. ഇവിടെ വച്ചായാല്‍ മോന്‌ കുഴപ്പം, ഒന്നും സംഭവിക്കത്തില്ല. 
അതുകൊണ്ടാണ്‌ മോന്‍ പോകണ്ടാ എന്ന്‌ അമ്മ രാവിലെ പറഞ്ഞത്‌. 


ശ്രീകുമാര്‍ തുടരുന്നു- ഞാന്‍ വീട്ടില്‍വന്ന്‌ എന്‍െറ ജാതകം 

' , പരിശോധിക്ചു. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു; ഇരുപത്തിരണ്ടാം 

, വയസ്സില്‍ വിഷബാധ ഉണ്ടാകാമെന്നതുകൊണ്ട്‌ ആയുസ്സിനും ആരോഗ്യത്തി 
നും വേണ്ടി ക്ഷ്രേതങ്ങളില്‍ വഴിപാടുകളും പൂളുകളും നടത്തുക, . 


അമ്മ ധ്രീകുമാറിനെ വിഷബാധയില്‍നിന്നു രക്‌ ഷിച്ചതോടെ വീട്ടുകാര്‍ 
ക്കെല്ലാം അമ്മയില്‍ പൂര്‍ണ്ണവിശ്വാസമായി. ഇഗദീശ്വരിയുടെ- കൂടെ 
കഴിയാനും ആ സ്നേഹ്രപവാഹത്തില്‍ അലിഞ്ഞലിഞ്ഞ്‌ ഒന്നുമല്ലാതായി 
മാറാനും അവസരം ലഭിച്ചുകഴിഞ്ഞാല്‍ പിന്നെ എന്തുവേണം? 


വീട്ടുകാര്‍ക്ക്‌ അമ്മയില്‍ വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിലും മകന്‍ 
സന്യസിക്കുന്നതില്‍ താത്പര്യമില്ലായിരുന്നു. . വീട്ടുകാര്‍ മകന്‌ ഒരു 
ജോലിയും തരമാക്കി. അല്പകാലം ബാംഗ്ളൂര്‍ രാമന്‍ റിസര്‍ച്ച്‌ 
_ഇന്‍സ്റ്റിറ്റ്യൂട്ടില്‍ ജോലിനോക്കുകയും ചെയ്തു, അക്കാലത്ത്‌ ശ്രീകുമാര്‍ 


273 


അമ്മയെ പിരിഞ്ഞ ദുഃഖംകൊണ്ട്‌ ആത്മഹത്യചെയ്യാന്‍ വരെ ആലോചിച്ചി 
മുണ്ട്‌. അക്കാലത്ത്‌ അമ്മയുടെ സ്വപ്‌നദര്‍ശനം കിട്ടുക പതിവായിരുന്നു. 
ജജ്മയുടെ കത്തും കിട്ടിയിരുന്നു. അങ്ങനെ ധൈര്യം സംഭരിച്ചു. അക്കാലത്ത്‌ 
ശ്രീമോന്‍ എഴുതി 

"'അരികിലുണ്ടെങ്കിലും അറിയാന്‍ കഴിയാതെ 

അലയുന്നു ഞാനമ്മേ 

കണ്ണുണ്ടെങ്കിലും കാണാന്‍ കഴിയാതെ 

തിരയുന്നു ഞാന്‍ നിന്നെ 

ഹേമന്തനീലനിശീഥിനിയില്‍ പൂത്ത 

വാര്‍തിങ്കള്‍ നീയാണോ 

വാനിലെത്തീടുവാന്‍ കഴിയാതെ തീരത്തില്‍ 

തലതല്ലും തിരമാല ഞാന്‍--അമ്മേ 

തലതല്ലും തിരമാല ഞാന്‍. 


ഇഹലോകസുഖമെല്ലാം വ്യര്‍ത്ഥമാണെന്നുള്ള 
പരമാര്‍ത്ഥം ഞാനറിഞ്ഞപ്പോള്‍ 

ഇരവും പകലും കണ്ണീരൊഴുക്കി 
നിന്നെയറിയാന്‍ കൊതിച്ചു അമ്മേ 

നിന്നെ അറിയാന്‍ കൊതിച്ചു. 


ദുഃഖഭാരത്താല്‍ തളരുന്നോരെന്നെ നീ 
ആശ്വസിപ്പിക്കാന്‍ വരില്ലേ 
എത്തീടുമെന്നുളള ആശയോടെ ഞാന്‍ 
നിത്യവും കാത്തിരിക്കുന്നു_അമ്മേ 
നിത്യവും കാത്തിരിക്കുന്നു. 


കഷ്ടിച്ച്‌ ഒരുമാസത്തോളം ജോലിയിലിരുന്നു. പിന്നെ അവധിയെടുത്ത്‌ 
വീട്ടിലെത്തി. അക്കാലത്ത്‌ പനിയായി ആശുപ്രതിയില്‍ കിടക്കാന്‍ ഇടവന്നു. 
അമ്മയെക്കാണാന്‍ വലിയ ആശയായി. ബാക്കി ശ്രീകുമാര്‍ പറയട്ടെ 


സമയം വെളുപ്പിന്‌ നാലുമണി. കാപ്പി വാങ്ങാന്‍ അച്ഛന്‍ 
വെളിയിലേക്കുപോയി, മുറിയില്‍ ഞാന്‍ തനിച്ചേ ഉള്ളൂ. പെട്ടെന്ന്‌ എന്‍െറ 
കൈകാലുകള്‍ കുഴഞ്ഞു നിശ്ചലമായി. അനക്കാന്‍ വയ്യാ. ഒരു കുളിര്‍കാറ്റ്‌ 
എന്നെ വന്നു തലോടി. അത്ഭുതം “അതാ അമ്മ നടന്നടുക്കുന്നു. എന്‍െറ 
കണ്ണുകള്‍ നിറഞ്ഞൊഴുകി. അമ്മ എന്‍െറ തലയുടെ ഭാഗത്ത്‌ വന്നിരുന്നു. 
എന്‍െറ ശിരസ്സ്‌ അമ്മയുടെ മടിയില്‍വച്ച്‌ ഉമ്മതന്നു. ഒന്നും മിണ്ടിയില്ല. 

' എനിക്ക്‌ ശബ്ദം പുറത്തുവരുന്നില്ല. അമ്മയുടെ ശരീരത്തില്‍നിന്ന്‌ എന്തോ 
ഒരുപകാശം പരക്കുന്നു. ഒരു ജ്യോതിസ്സ്‌ അമ്മയെ വലയംചെയ് തിരിക്കുന്ന 
തായി തോന്നി. പെട്ടെന്ന്‌ മുറിയുടെ വാതില്‍ തുറന്ന്‌ അച്ഛന്‍ കയറിവന്നു. 


274 


അമ്മ അപ്രത്യക്ഷയായി.” 

അടുത്ത്രപാവശ്യം വളളിക്കാവില്‍ വന്നപ്പോള്‍ ശ്രീകുമാര്‍: അമ്മ 
അല്ലാതെ മറ്റൊരീശ്വരന്‍ എനിക്കില്ല. അമ്മ: മക്കള്‍ക്ക്‌ അങ്ങനെയാണെങ്കില്‍ 
അങ്ങനെയാകട്ടെ. 

ഇതിനോടടുത്ത സമയത്ത്‌ 1981-ല്‍ അമ്മ ചേപ്പാട്‌ ശ്രീകുമാറിന്‍െറ 
വീട്ടില്‍ പോവുകയുണ്ടായി. രാവിലെ കുഞ്ഞുങ്ങളുമായി മുറ്റത്തു 
കളിച്ചുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന്‌ വീടിനു മുമ്പിലുള്ള പാടത്തുകൂടി വളരെ 
വേഗം കിഴക്കോട്ടു നടക്കാന്‍ തുടങ്ങി. ദേവീഭാവസമയംപോലെ കൈമുദ്ര 
പിടിച്ചിട്ടുണ്ട്‌. അമ്മ നടന്നുനടന്ന്‌ ഒരു സര്‍പ്പക്കാവിനുളളില്‍ക്കയറി, 
അര്‍ദ്ധനിമീലിതങ്ങളായ നയനങ്ങളോടെ പുഞ്ചിരി തൂകി കാവിലെ 
. ചിര്രകൂടത്തിനു മുകളില്‍ ഇരുന്നു. ഇതുകാണാന്‍ ധാരാളം ആളുകള്‍ കൂടി. 

പാമ്പുകള്‍ നിറഞ്ഞ ആ കാവിനുള്ളില്‍ ആരും അങ്ങനെ കയറാറില്ല. വിവരം 

അറിഞ്ഞ്‌ കാവിന്‍െറ ഉടമസ്ഥര്‍ എത്തി തൊഴുതുനിന്നു. 

“അമ്മേ, ഞങ്ങള്‍ നാഗപൂജ കൃത്യമായി ചെയ്തുവരുന്നുണ്ട്‌. ഇനി 
എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ?” 

തമ്മ: എന്നും ഒരു പാരതത്തില്‍ കുറച്ച ശുദ്ധജലം ഇവിടെ 
വയ്ക്കണം. അതുമതി. 

തിരിച്ചു ചേപ്പാട്ടു വീട്ടില്‍ വന്നപ്പോള്‍ ശ്രീകുമാര്‍ ചോദിച്ച അമ്മ 
എന്താണ്‌ ആ കാവിലേക്കു പോയത്‌ ? 

അമ്മ: വളരെക്കാലമായി നാഗപൂജ നടക്കുന്ന കാവാണ്‌. അവിടുത്തെ 
മൂര്‍ത്തികളുടെ ആഗ്രഹം സാധിക്കാന്‍ പോയതാണ്‌. ഞാന്‍ ഇവിടെ 
വന്നപ്പോള്‍ മുതല്‍ അവര്‍ എന്നെ അങ്ങോട്ടു വിളിക്കുന്നതായി തോന്നി. 


ശ്രീകുമാര്‍ മിക്കവാറും ആശ്രമത്തില്‍ താമസമായി. ബാംഗ്ളൂര്‍ ജോലി 
രാജിവച്ച. അധികം താമസിയാതെ ബോംബെയില്‍ ജോലികിട്ടി. 
വീട്ടുകാരുടെ നിര്‍ബന്‍ ധംകൊണ്ട്‌ മനസ്സില്ലാമനസ്സോടെ പോയി. ട്രെയിനില്‍ 
യാത്രചെയ്യുമ്പോള്‍ അമ്മയുടെ സാന്നിദ്ധ്യം അനുഭവപ്പെട്ടു. ഉറങ്ങുയാണോ, 
അല്ല, ഉണര്‍ന്നിരിക്കുകയാണോ, അല്ല, എന്നുളള ഒരു പ്രത്യേക 
അവസ്ഥയില്‍ അമ്മയുടെ ദര്‍ശനവും സാന്നിദ്ധ്യവും തുടര്‍ച്ചയായി 
അനുഭവപ്പെട്ടിരുന്നു. ചിന്മയാമിഷന്‍ . സാന്ദീപനീ സാധനാലയത്തില്‍ - 
താമസിച്ച്‌ ഏഴുമാസം ജോലിചെയ്തു. പിന്നെ രാജിവച്ചുപോന്നു. 
അവിടെ വച്ച്‌ ശ്രീകുമാര്‍ രണ്ടു നല്ല സ്തുതികള്‍ എഴുതി. അമ്മയെ 
പിരിഞ്ഞ ദുഃഖമാണ്‌ മുഖ്യഭാവം. | 
.ആഴിക്കുള്ളില്‍ ദിനകരന്‍ മറഞ്ഞു. 
അണയുന്ന പകലിന്‍ തേങ്ങലുയര്‍ന്നു 
വിശ്വശില് പിയുടെ വികൃതികളല്ലെ 
'വിഷാദമെന്തിനു, നളിനങ്ങളെ 


275 


അഖിലാണ്‌ ഡരാജുന്‍െറ വിനോദരംഗം 

ഈ ലോകം ശോകപൂര്‍ണ്ണം 
കളിമരപ്പാവയായ്‌ ഞാനും കരയുവാന്‍ 
കണ്ണുനീരില്ലാത്ത ശിലയായ്‌ (ആഴിക്കുള്ളില്‍) 


വേര്‍പാടിന്‍ വേദന ഉള്ളിലൊതുക്കി 

തീനാളമായ്‌ എരിയുന്നു -എന്‍മനം തീനാളമായ്‌ എരിയുന്നു 
തീരാദുഃഖക്കടലിന്‍ നടുവില്‍ 

തീരം കാണാതലയുന്നു. 


$2 (ആഴ) 
൨ * ന 


്രപഞ്ചമെങ്ങും നിറഞ്ഞുനില്‍ക്കും 
മായാര്രതിഭാസമേ.... മായാരപതിഭാസമേ 
്രഭാമയീ എന്‍ മനസ്സില്‍ നീയൊരു 

പ്രഭാതമായ്‌ വരുമോ എന്നും [പഭതുകി നിന്നിടുമോ 


നിന്‍സ്‌നേഹ വാത്‌ സല്യമാവോളം നുകരും ഞാന്‍ 

നിന്‍ ചാരത്തണയുമ്പോള്‍, 

നിന്‍ ദിവ്യതേജുസ്സില്‍ മുങ്ങുമ്പോളെന്‍ മന- 
ക്ളേശമെല്ലാമാകലും-എന്‍മനക്‌ ളേശമെല്ലാമകലും (.പപഞ്ച) ' 


ആധാരബിന്ദുവാം നിന്നെത്തിരഞ്ഞുഞാന്‍ 
എത്രനാളായ്‌ അലയുന്നു... 
ആത്മാവിനാനന്ദമേകുവാനെന്‍റമ്മേ 
എന്‍മുന്നിലെത്തുകില്ലേ--അമ്മേ എന്‍ മുന്നിലെത്തുകില്ലേ 
(പപഞ്ച) 
. നിരന്തരമായി അമ്മയുടെ സാന്നിദ്ധ്യവും ദര്‍ശനവും സ്വപ്നത്തിലും 
ധ്യാനത്തിലും കിട്ടിയിരുന്നു. 


1982 ആദ്യം ആരശമത്തില്‍ സ്ഥിരമായി അമ്മയുടെ മേല്‍നോട്ടത്തില്‍ 
ര്‍റിനസാധനകളില്‍ മുഴുകി. 


ചെറുപ്പത്തില്‍ ഒരു സാധനയും അനുഷ്ഠിച്ചുതുടങ്ങുന്നതിനുമുമ്പു 
തന്നെ ആദ്ധ്യാത്മികമായ അനുഭവങ്ങള്‍ ഉളള വ്ൃക്തിയായിരുന്നു 
ശ്രീകുമാര്‍. കിടക്കുമ്പോള്‍ ശരീരം സ്‌ തംഭിച്ചതുപോലെ തോന്നുകയും താന്‍ 
ശരീരത്തിനു വെളിയിലിറങ്ങി സഞ്ചരിക്കുന്നതായി തോന്നുകയും ചെയ്തി 
രുന്നു, ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ കണ്ണടച്ചു കിടക്കുമ്പോഴും ബാഹ്യലോക 


276 


ത്തിലുളളതെല്ലാം കാണാം. സ്ഥൂലശരീരത്തില്‍നിന്നു വെളിയില്‍വന്ന്‌ 
സൂക്ഷ്മശരീരത്തില്‍ സഞ്ചരിക്കുമായിരുന്നു. ഉണക്ക തേങ്ങായുടെ ഉളളില്‍ 
ചിരട്ടയില്‍ നിന്നിളകി കൊ്രപാ കിടന്നനങ്ങും. അതുപോലെ സ്ഥൂലശരീര 
ത്തില്‍നിന്നു വേര്‍പെട്ട സൂക്ഷ്മശരീരം ചെറുപ്പത്തിലേ കിട്ടിയിരുന്നു, 
ജന്മാന്തരം! സാധന തുടങ്ങിയപ്പോള്‍ വേഗം മുന്നേറുവാന്‍ ഈ 
ഇന്മാന്തരവും അമ്മയുടെ മേല്‍നോട്ടവും സഹായിച്ച. 


ബോംബെയില്‍ ചിന്മയാ മിഷന്‍ മന്ദിരത്തില്‍ താമസിക്കുന്ന കാലം. 
പകല്‍സമയം ധ്യാനംകഴിഞ്ഞ്‌ കണ്ണടച്ച്‌ ഇരിക്കുന്നു. പെട്ടെന്ന്‌ ശരീരം 
അനക്കാന്‍ വയ്യാതായി. സ്ഥൂലശരീരവുമായി സൂക്ഷ്മശരീരത്തിന്‍െറ 
ബന്ധം വിട്ടു. ഇടിമുഴക്കം പോലൊരു ശബ്ദംകേട്ടു. തുടര്‍ന്ന്‌ 
അന്തരീക്ഷത്തില്‍ പുകച്ചുരുളുകള്‍ ഖുമുഖുമാ എന്ന്‌ ഉരുണ്ടുകൂടി. 
അതിന്‍െറ നടുക്ക്‌ അതാ വളളിക്കാവിലമ്മ! അതിര്രദരൂപം! കരിംകറുപ്പു 
നിറം. ദേവീഭാവത്തിലെരുപം. അമ്മയുടെ ഉധ്രരൂപം ഭയം ഇുനിപ്പിച്ചു. 
അങ്ങനെ നിമിഷങ്ങള്‍ നീങ്ങി. കണ്ണടച്ചിരിക്കുകയാണ്‌ . എങ്കിലും 
കതകുതുറന്ന്‌ ചന്ദ്രു ഭക്ഷണവുമായി മുറിയില്‍ വരുന്നത്‌ ശ്രീകുമാര്‍ 
വ്യക്തമായി കണ്ടു. അമ്മ മറയുകയും ചെയ്തു. ഇങ്ങനെ എരതയ്രെത 
അനുഭവങ്ങള്‍! 


5 

ഹരിപ്പാട്ട്‌ ഒരു സമ്പന്ന ്ബാഹ്മണ കുടുംബത്തില്‍ 1957 ല്‍ ജനിച്ച 
റാവു ഈശ്വരപ്രേമം, തീരവവൈരാഗ്യം എന്നിവകൊണ്ട്‌ ജന മസ്ഥലത്തെ 
പിടിച്ചുകുലുക്കിയ ്രഹ്മചാരിയാണ്‌ റാവുവിന്‌ ചെറുപ്പത്തില്‍ നല്ല 
ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. കോളോത്ത്‌ ഭ്രദകാളി ക്ഷ്രേതത്തില്‍ 
പോകുമായിരുന്നു. അവിടെ വലിയ വിശ്വാസമായിരുന്നു. ആഡംബരത്തില്‍ 
ജീവിച്ച റാവു ഒരു ധനികയുവാവിനു ഗ്രാപ്തമായ ലകികതയിലെല്ലാം 
മുഴുകി ജീവിച്ചുവന്നു. ഒരിക്കല്‍ സ്നേഹിതനായ വേലായി (വേലായുധന്‍ 
പിളള) റാവുവിനെ വള്ളിക്കാവിലേക്കു ക്ഷണിച്ചു. ഒരു താല്പര്യവും 
തോന്നിയില്ല, പോയതുമില്ല. 


റാവു വിദേശത്തേക്കു പോകാന്‍ വിസ എടുക്കാന്‍ ശ്രമിക്കുന്നുണ്ടായി- 
രുന്നു. വളളിക്കാവിലെ അമ്മയ്ക്കു ദിവ്യശക്‌ തിയുണ്ടെന്നു കേള്‍ക്കുകയാല്‍ 
ഭാവി അറിയാന്‍ വേണ്ടി 1979 ജൂണ്‍ മാസത്തില്‍ ഒരുദിവസം റാവു 
വളളിക്കാവിലെത്തി. . കൃഷ്ണഭാവത്തിന്‌ കയറി. അങ്ങോട്ട്‌ ഒന്നും 
ചോദിക്കാതെ തന്നെ അമ്മ ഇങ്ങോട്ടു കയറി പറഞ്ഞു--- “മോന്‍ 
സമുദ്രത്തിനക്കരെ പോകാന്‍ ഒരുങ്ങുകയാണ്‌. ആഗ്രഹമാണെങ്കില്‍ 
സാധിച്ചുതരാം. വിഷമിക്കേണ്ടാ ” 


ആദ്യത്തെ ദര്‍ശനത്തോടെ അമ്മയുടെ ദിവ്യശക്തി റാവുവിനു 
പൂര്‍ണ്ണബോധ്യമായി. എന്നുതന്നെയല്ല. അമ്മയോട്‌ അകലാന്‍ . വയ്യാത്ത 


277 


പ്രേമഭക്തിയാല്‍ എന്നെന്നേക്കും ബദ്ധനാവുകയും ചെയ്തു. വീട്ടില്‍ 
ചെന്നിട്ട്‌ ഇരിപ്പുറയ് ക്കുന്നില്ല. അമ്മയെ കാണണം. വീട്ടുകാര്‍ക്ക്‌ കടയുണ്ട്‌. 
അവിടെ ജോലിനോക്കണം. പക്‌ ഷേ കടയില്‍ ചെന്നാലും അമ്മയുടെ ചിന്ത. 
എവിടെ തിരിഞ്ഞാലും അമ്മയുടെ ചിന്ത. ഇടയ്ക്കിടെ ഓടിയോടി 
വളളിക്കാവിലെത്തും. അമ്മക്കമ്പം മൂത്തിട്ട്‌ കടയില്‍നിന്ന്‌ നേരത്തെ ചാടി 
ഭാവത്തിനെത്തും. ഒരുദിവസം യഠ്രത പറഞ്ഞപ്പോള്‍ അമ്മ റാവുവിനോടു 
പറഞ്ഞു; “മോന്‍ എവിടെ പോകാനാണ്‌ ? ഇവിടെ വരേണ്ടവനാണു നീ.” 


ഇതോടെ റാവുവിനെ ശരിക്കും അമ്മപ്‌ രാന്ത്‌ പിടികൂടി എന്നു പറയാം. 
എല്ലാം വിസ്മരിപ്പിക്കുന്ന പ്രേമലഹരിയില്‍ അമ്മ മാതം നിത്യസത്യം. 
ലോകം വെറും നിഴല്‍. 


ഒരു രാര്തി റാവു ഒരു സ്വപ്നം കണ്ടു. മഹാര്രളയം അഗ്നി 
വര്‍ഷിച്ചുകൊണ്ട്‌ എത്തിയിരിക്കുന്നു. വിഴുങ്ങാന്‍ സമുദ്രം അലറി 
അടുക്കുന്നു. റാവു “അമ്മാ” എന്നു വിളിച്ചു. ഉടന്‍ ്രളയ സമൃദ്ദത്തില്‍ നിന്ന്‌ 
അഭരമമായ ഒരു ്പകാശധാര പരന്നു. അതില്‍ നിന്ന്‌ സിംഹവാഹിനിയായ 
ദുര്‍ഗ്ഗ പൊങ്ങിവന്നു. അഷ്ടാദശഭുഇുങ്ങളോടും സര്‍വ്വായുധങ്ങളോടുംകുടി, 
ചുവന്ന പട്ടുധരിച്ച സിംഹവാഹിനി! മുഖം മാദ്രം വളളിക്കാവിലമ്മയുടേത്‌ ! 
അമ്മ ആശ്വസിപ്പിച്ച “ഞാന്‍ കൂടെയുള്ളപ്പോള്‍ നീ ഭയപ്പെടുന്നതെന്തിന്‌ ? 
നീ എന്‍െറ മകന്‍ തന്നെ. വിഷമിക്കരുത്‌. 


ഇതേത്തുടര്‍ന്ന്‌ പല രാത്രികളിലും അമ്മയുടെ സ്വപ്നദർശനം 
റാവുവിനു കിട്ടിത്തുടങ്ങി. ചിലപ്പോള്‍ സ്വപ്നത്തില്‍ അമ്മയുമായി നീണ്ട 
നീണ്ട ആദ്ധ്യാത്മിക ചര്‍ച്ചകള്‍ നടന്നു. ആദ്യം അമ്മ എന്ന ഭാവത്തില്‍ 
മാത്രം അമ്മയെക്കണ്ട.റാവു (ക്രമേണ ഗുരുവായി കാണാന്‍ തുടങ്ങി. 


തുടര്‍ച്ചയായി വളളിക്കാവില്‍ വരാനാരംഭിച്ച റാവുവിന്‍െറ ആന്തരവും 
ബാഹ്യവുമായ ലോകം ഇളകിമറിഞ്ഞു. ഒരു ദിവസം വളളിക്കാവിലെത്തിയ 
പ്പോളുണ്ടായ അനുഭവം റാവുവിനെ കീഴ്‌മേല്‍ മറിച്ചുകളഞ്ഞു. 


റാവു ആശ്രമത്തിലെത്തിയപ്പോള്‍ അമ്മ കളരിയില്‍ ഇരിക്കുന്നു. 
അമ്മയുടെ മുമ്പില്‍ ചെന്നിരുന്നു. സമയം വൈകിട്ടു നാലുമണി. റാവു 
അമ്മയെ നോക്കിയിരുന്നപ്പോള്‍ പെട്ടെന്ന്‌ അന്തരീക്ഷത്തിനാകെ എന്തോ 
മാററം സംഭവിക്കുന്നതുപോലെ തോന്നി. ലോകം മുഴുവന്‍ കണ്ണിന്‍ മുമ്പില്‍ 
നിന്ന്‌ അ്പത്യക്‌ ഷമായി. അമ്മയെ മാര്തം കാണാം. അമ്മ തന്‍െറ സ്വന്തം 
പെററമ്മയാണെന്നും താന്‍ രണ്ടോ മൂന്നോ വയസ്സുമാര്രമുള്ള കുട്ടിയാണെ 
ന്നും തോന്നി. അമ്മയോടുള്ള ദിവ്യപ്രേമത്തില്‍ മുഴുകി ലോകം മറന്നു. അമ്മ 
മകന്‍െറ തല മടിയില്‍ എടുത്തുവച്ചു. എല്ലാം മറന്ന്‌ ആനന്ദസാഗരത്തില്‍ 
ആറാടി. പകല്‍ നാലുമണിമുതല്‍ രാര്തി ഒമ്പതുമണിവരെ റാവു ആ 
ഭാവാവസ്ഥയില്‍ നിലത്തു കിടന്നു. “മോനേ” എന്ന വിളികേട്ട്‌ സാധാരണ 
നിലയിലേക്കു മടങ്ങിവന്നു. ഈ അനുഭവത്തോടെ, ജീവിതലക്ഷ്യം 


ത്യ 


278 


എന്തെന്നും മറ്റുമുളള കാര്യങ്ങള്‍ റാവുവിനു സ്വയം വ്യക്തമായി. പോകാന്‍ 
നേരത്ത്‌ അമ്മ റാവുവിന്‌ രാമകൃഷ്‌്ണദേവന്‍െറ ജീവചരിശ്രം വായിക്കാന്‍ 
കൊടുത്തുവിട്ടു. അന്നുമുതല്‍ റാവുവിന്‌ അമ്മയെ പിരിഞ്ഞുകഴിയുക 
വിഷമകരമായി. ലാകികകാര്യങ്ങളില്‍ തീരെ ശ്രദ്ധയില്ലാതായി, കടയില്‍ 
തീരെ പോകാതായി. മിക്കദിവസവും ആശ്രമത്തില്‍ വരാന്‍ തുടങ്ങി. 
പിന്നെപ്പിന്നെ വീട്ടിലേക്കു പോകാതായി. 


ഇതോടെ റാവുവിന്‍െറ വീട്ടുകാരുടെ വിധം മാറി. എങ്ങനെയും 
റാവുവിനെ വീണ്ടെടുക്കുവാനും വിവാഹം കഴിപ്പിച്ച്‌ ലകിക ജീവിതത്തില്‍ 
കൊണ്ടുവരുവാനും അവര്‍ ശ്രമിച്ചുതുടങ്ങി. അതിനുവേണ്ടി അവര്‍ 
വളരെയൊക്കെ പാടുപെട്ടു. 


അമ്മ ഒരുദിവസം രമേശ്റാവുവിനോടു പറഞ്ഞു_'മോനെ, നിന്നെ 
വീട്ടുകാര്‍ കാണാന്‍ ആഗ്രഹിക്കുന്നു. മോന്‍ വീട്ടിലേക്ക്‌ ചെല്ല്‌.” 


“അമ്മ എന്നെ ഉപേക്ഷിക്കുകയാണോ? അവരെന്നെ ശല്യം ചെയ്യും.” 
റാവു പറഞ്ഞു. 

അമ്മ: “എന്നാലും അതിനെ അതിജ്ീവിക്കുന്നവനാണ്‌ ശക്തന്‍.” 

അമ്മ ഒരു കൂട്ടുകാരനേയും കൂട്ടി റാവുവിനെ വീട്ടിലേക്കുവിട്ടു. വീട്ടുകാര്‍ 

“ ബന്ധുമിശ്രാദികളുടെ സഹായത്തോടെ റാവുവിനെ ബലമായി പിടിച്ചുവച്ചു. 

വളളിക്കാവില്‍വച്ച്‌ കൈവിഷം കൊടുത്തതാണെന്നു പറഞ്ഞ്‌ പൂജാരിമാരെ 
ക്കൊണ്ട്‌ നെയ്യ്‌ ഇപിപ്പിച്ച്‌ വീട്ടുകാര്‍ റാവുവിനെ കഴിപ്പിച്ചു. നെയ്യ്‌ 
കഴിക്കുന്നതിനെപ്പററി റാവു അമ്മയോടു തിരക്കി. അമ്മ പറഞ്ഞു_ 'മോന്‍ 
കഴിച്ചോ. വിഷം ഉണ്ടെങ്കില്‍ മാറുമല്ലോ. നീ സംസ്കാരമുളളതുകൊണ്ടാണ്‌ 
ഇവിടെ വന്നത്‌. അങ്ങനെയുള്ളവന്‍ അവരുടെ നെയ്യ്‌ കഴിച്ചാല്‍ ഒരു 
“കുഴപ്പവും വരികയില്ല.” 


വീട്ടുകാര്‍ പറഞ്ഞതനുസരിച്ച്‌ റാവു നെയ്യ്‌ കഴിച്ചെങ്കിലും സ്വഭാവത്തിനു 
മാററമൊന്നും വന്നില്ല. അപ്പോള്‍ മറെറാരു നീക്കമായി. പേര്‍ഷ്യയില്‍ 
പോകാന്‍ പററാത്തതിലുളള ദുഃഖംകൊണ്ട്‌ റാവുവിന്‌ ബുദ്ധിശ്രമം 
പിടിപെട്ടതാണെന്നു . പറഞ്ഞുകൊണ്ട്‌ ചികിത്സിക്കാന്‍ ത്തു 


ബലമായി കൊണ്ടുപോയി. . 
റാവു ഡോക്ടറോടു പറഞ്ഞു_'എനിക്ക്‌ ഭ്രാന്തില്ല. എന്‍െറ ഗുരു 

പറയുന്നതേ ഞാന്‍ കേള്‍ക്കൂ, നിങ്ങള്‍ക്കു വട്ടുളളതുകൊണ്ട്‌ മററുളളവര്‍ക്ക്‌ 

അങ്ങനെയാണെന്നു തോന്നുകയായിരിക്കാം.” . 


വീട്ടുകാരുടെ നിര്‍ബന ധ്രപകാരം ഡോക്ടര്‍മാര്‍ റാവുവിന്‌ മാനസ്സി 
കരോഗത്തിനുള്ള, ചില ചികിത്സകള്‍ നടത്തി. എങ്ങനെയെങ്കിലും 
റാവുവിനെ ലൌകികത്തിലേക്കു കൊണ്ടുവരണമെന്ന ചിന്ത മാര്രമാണ്‌ 
വീട്ടുകാര്‍ക്കുണ്ടായിരുന്നത്‌ . . 


279 


കുറച്ചുകാലം റാവുവിനെ നാട്ടില്‍ നിന്നു മാററുന്നതു നന്നായിരിക്കുമെന്ന 
ചിന്തയായി. അതിന്‍രപകാരം റാവുവിനെ ഭിലായിലുള്ള ഒരു ബന്ധുഗ്യ 
ഹത്തിലേക്കുകൊണ്ടുപോയി. കൂട്ടത്തില്‍ ഒരുവിവാഹാലോചനയും തുടങ്ങി. 
ള്ലായിയില്‍ നിന്ന്‌ റാവു അമ്മയ്‌ ക്കെഴുതി. 


“അമ്മേ, ഇതുവരെ ഞാന്‍ വീട്ടുകാരുടെ പ്രലോഭനങ്ങള്‍ക്കു 
ഘങ്ങിയില്ല. ഇനി അമ്മ എന്നെ രക്ഷിച്ചില്ലെങ്കില്‍ ഞാന്‍ സ്വര്‍ഗ്ഗത്തിലെ 
ഉതാവുമായി ചേരും. ഞാന്‍ വിഷം കഴിച്ച്‌ മരിക്കും.” 


ഭിലായിയില്‍ കുറെ ദിവസം താമസിച്ചുകഴിഞ്ഞപ്പോള്‍ മനസ്സുമാറി 
ക്കാണുമെന്നു കരുതി വീട്ടുകാര്‍ റാവുവിനെ ഹരിപ്പാട്ടേക്കു കൊണ്ടുവന്നു. 
വീണ്ടുംബിസിനസ്സില്‍ ഏര്‍പ്പെടാന്‍ വീട്ടുകാര്‍ പ്രേരിപ്പിച്ചു. റാവു 
ആശ്രമത്തിലെത്തി അമ്മയോടു പറഞ്ഞു_'അമ്മ എന്നെ ഉപേക്ഷിച്ചാല്‍ 
ഞാന്‍ മരിക്കും.” 


റാവു ആശ്രമത്തില്‍ .താമസവുമാക്കി. വീട്ടുകാര്‍ വഴക്കിനു വരുമല്ലൊ 
എന്നു കരുതി അമ്മ റാവുവിനെ വീട്ടില്‍ പോകാന്‍ ഉപദേശിച്ചെങ്കിലും റാവു 
തയ്യാറായില്ല. "വീട്ടില്‍ താമസിച്ചാല്‍ . സാധന ചെയ്യാന്‍ വീട്ടുകാര്‍ 
സമ്മതിക്കുകയില്ല്‌ എന്നു റാവു കാരണവും പറഞ്ഞു. റാവു ആശ്രമത്തി 
ലേത്തിയതിന്‍െറ മൂന്നാം പക്കം റാവുവിന്‍െറ വീട്ടുകാര്‍ ഒരു . വാന്‍ 
പോലീസുമായി വന്നു. റാവുവിനെ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന പരാതി 
പ്രകാരം വീണ്ടെടുക്കാന്‍ വന്നിരിക്കുകയാണ്‌. 


റാവു പോലീസ്‌ ഉദ്യോഗസ്ഥനോടു പറഞ്ഞു-- “എനിക്കു പ്രായ 
പൂര്‍ത്തിയായി എവിടെ ee നിശ്ചയിക്കാന്‍ എനിക്കു 
സ്ാത്രന്ത്യമുണ്ട്‌ .” 


അതൊന്നും ചെവിക്കൊണ്ടില്ല. എന്നിട്ട്‌ വീട്ടുകാര്‍ പോലീസ്‌ 
സഹായത്തോടെ റാവുവിനെ കാറില്‍ കയററി ഈളമ്പാറയ്ക്കു തിരിച്ചു. 
കൊല്ലത്തു ചെന്നപ്പോള്‍ എല്ലാവരും ഒരു ഹോട്ടലില്‍ ഈണിനുകയറി. ഈണു 
വേണ്ടെന്നു പറഞ്ഞ്‌ റാവു കാറിനടുക്കല്‍ നിന്നു. അപ്പോള്‍ റാവുവിന്‍െറ 
മനസ്സില്‍ ആരോ പറയുന്നതായി തോന്നി ഇപ്പോള്‍ രക്ഷപ്പെട്ടാല്‍ 
രക്ഷപ്പെട്ടു. അല്ലെങ്കില്‍ നശിച്ചുപോകും.” ഉടനെ ഒരു ഓട്ടോറിക്ഷാ 
അവിടെ വന്നു. റാവു അതില്‍ ചാടിക്കയറി വിട്ടോളാന്‍ പറഞ്ഞു. കയ്യില്‍ ഒരു 
പൈസയില്ല. കൊല്ലത്തെ ഒരു ഭക്തന്‍െറ താമസസ്ഥലത്തു ചെന്നു. 
അവിടെനിന്ന്‌ പാന്‍റും ഷര്‍ട്ടുമെല്ലാം വാങ്ങി വേഷംമാറി, ട്രെയിന്‍കയറി, 
ബോംബെ ചിന്‌ മയാമിഷനിലെത്തി. 


വളളിക്കാവില്‍ വച്ച്‌ ഒരിക്കല്‍ അമ്മ റാവുവിനോട്‌ കാളീരൂപം 
ധ്യാനിക്കാന്‍ നിര്‍ദ്ദേശിച്ചിരുന്നു. എന്നാല്‍ അമ്മയുടെ രൂപമല്ലാതെ 
മറെറാരു രൂപവും സങ്കല്പിക്കാന്‍ റാവുവിനു സാധ്യമല്ലായിരുന്നു. തന്‍െറ 
വിഷമാവസ്ഥയെക്കുറിച്ച്‌ റാവു അമ്മയ്ക്കെഴുതി. 


280 
“കാളിയെ ധ്യാനിക്കാന്‍ ശ്രമിക്കുമ്പോള്‍ അമ്മയുടെ രൂപമാണ്‌ 
ഓര്‍മ്മവരുന്നത്‌. അമ്മയും കാളിയും ഒന്നാണെന്നറിയാതെ കാളീരൂപം 
ധ്യാനിക്കാന്‍ പററുകയില്ല.” 
ഒരുദിവസം അര്‍ദ്ധരാര്രിയില്‍ റാവു ധ്യാനിക്കാനായി സാന്ദീപനി 
ആശ്രമത്തിന്‍െറ അതിഥി മന്ദിരത്തില്‍നിന്ന്‌ കുറച്ചകലെ ശിവക്ഷ്രേതത്തി 
നടുക്കലുളള ഒരു മരച്ചുവട്ടിലേക്കു നടന്നു. അതിനു മുന്നിലായി ഒരു 


ചാരുബഞ്ച്‌ കിടപ്പുണ്ട്‌ . ധ്യാനം തുടങ്ങി കുറിച്ചുകഴിഞ്ഞപ്പോള്‍ അമ്മയുടെ 


തായ പ്രത്യേക ഗന്ധം തന്നെ വന്നു പൊതിയുന്നത്‌ റാവു അറിഞ്ഞു, റാവു 
കണ്ണുതുറന്നു. മുന്‍പിലുള്ള ചാരുബഞ്ചില്‍ തനിക്കു പുറം തിരിഞ്ഞ്‌ ഒരു 
സ്ത്രീ ഇരിക്കുന്നു. നിലം പറ്റെ കിടക്കുന്ന മുടി മാടിയൊതുക്കുകയാണ്‌ , 
റാവു എഴുന്നേററ്‌ ധൈര്യമവലംബിച്ച്‌ അടുത്തേക്കു ചെന്നു. സ്ത്രീയുടെ 
കൈത്തണ്ടയിലെ രുദ്രാക്ഷം കണ്ടപ്പോള്‍ അമ്മയാണെന്നു മനസ്സിലായി. 
മെല്ലെ ചെന്ന്‌ വലത്തെ തോളില്‍ കൈവച്ചു. അമ്മ അല്പം തല 
ചരിച്ചൊന്നുനോക്കി പുഞ്ചിരിച്ചു. സാമാധാനമായി. തുടര്‍ന്നു ഇടത്തെ 
തോളില്‍ കൈവച്ചു. അമ്മ മെല്ലെ ഇടത്തോട്ടു തിരിഞ്ഞു. അപ്പോള്‍ റാവു 


കണ്ടതെന്താണ്‌ ? ഘ്വോരദംഷ്‌(ടയോടുകൂടിയ, മൂക്കില്‍ വലിയ വളയാകൃതി , 


യിലുള്ള, മൂക്കുത്തിയണിഞ്ഞ, പാറുന്ന അളകങ്ങളോടും സ്‌നേഹം വഴിയുന്ന 
കണ്ണുകളോടുംകൂടിയ കാളീദേവിയുടെ മുഖം! “അമ്മേ” എന്ന വിളിയോടെ 
റാവു ദേവീരുപത്തെ കെട്ടിപ്പിടിച്ചു. പിന്നെ, വെളുപ്പിന്‌ അഞ്ചുമണിക്ക്‌ 
ക്ഷ്രേതത്തിലെ പൂജാരി ദീപം തെളിക്കാന്‍ വരുമ്പോളാണ്‌ റാവു 
ഉണരുന്നത്‌. B 

തന്നുച്ചയ്ക്ക്‌ അമ്മയുടെ ഒരു കുത്തുകിട്ട. അതില്‍ അമ്മ 


എഴുതിയിരുന്നു ഇപ്പോള്‍ മോനു മനസ്സിലായില്ലേ. അമ്മ പറഞ്ഞതുപോലെ 
ധ്യാനിക്ക്‌ . രൂപം മാറേറണ്ടപ്പോള്‍ അമ്മ പറയാം.” 


റാവു ബോംബെയിലുണ്ടെന്നറിഞ്ഞു വീട്ടുകാര്‍ അവിടെയുമെത്തി. 


അപ്പോള്‍ റാവു നേരെ ഹിമാലയം ലക്ഷ്യമാക്കി. ട്രെയിന്‍ കയറി. 
യാതക്കൂലിതന്നെ ഇല്ലെന്നു പറയാം. ഭക്ഷണത്തിനും വകയില്ല. 
ഹിമാലയത്തിലെ തണുപ്പില്‍ കഴിയാന്‍ വേഷമില്ല. ഒരുകണക്കിന്‌ 
ഹിമാലയത്തിലെത്തി അലഞ്ഞു നടന്നു. വസ്ത്രം കീറിപ്പറിഞ്ഞു. 
്രാകൃതനായി. ഭിക്ഷവാങ്ങികഴിക്കും. എവിടെങ്കിലുമിരുന്നു ധ്യാനിക്കും. 
അങ്ങനെയിരിക്കെ അമ്മ എഴുതി-''മോന്‍ തിരിച്ചുപോര. ഇനി 
_ പ്രശ്‌നങ്ങളുണ്ടാകത്തില്ല. 


റാവു വളളിക്കാവില്‍ മടങ്ങിയെത്തി. അമ്മ റാവുവിനെ ഹരിപ്പാട്ടേ 
ക്കയച്ചു. അപ്പോള്‍ പഴയ ദേഷ്യവും വാശിയും വീട്ടുകാരില്‍ കണ്ടില്ല. 
ഏതായാലും മകന്‍ നാട്ടില്‍ തിരിച്ചുവന്നല്ലോ എന്ന ആശ്വാസമായിരുന്നു 
അവര്‍ക്ക്‌ . പിണങ്ങിയിട്ടു കാര്യമില്ല. അതുകൊണ്ട്‌ സ്നേഹത്തോടെ 


281 


റാവുവിനെ. പിടിച്ചെടുക്കാന്‍ വീട്ടുകാര്‍ ശ്രമം തുടങ്ങി. റാവുവിന്‍െറ 
തീര്രവൈരാഗ്യം അതിനൊന്നും വഴിപ്പെട്ടില്ല. 27-8-1982 -മുതല്‍ റാവു 
ആശമത്തില്‍ സ്ഥിരം (ബഹ്മചാരിയായി ചേര്‍ന്ന്‌ തീരവസാധനയില്‍ 


മുഴുകി. 


റാവുവിനെ പിന്തുടര്‍ന്ന്‌ വേറെയും പല ചെറുപ്പക്കാര്‍ ആശ്രമത്തില്‍ . 
ബ്രഹ്മചാരികളായി ചേര്‍ന്നതോടെ ഹരിപ്പാട്ടുകാര്‍ പൊതുവേ ആശ്രമത്തി . 


നോട്‌ എതിരായി. കുറച്ചുകഴിഞ്ഞ്‌, കാര്യങ്ങള്‍ ശരിക്കു മനസ്സിലാക്കിത്തുട 
ങ്ങിയപ്പോള്‍ അവരുടെ പിണക്കം മാറിവന്നു. 1984 ആയപ്പോഴേക്ക്‌ 
ഹരിപ്പാട്ടുനിന്ന്‌ ധാരാളം ഭക്തന്‍മാര്‍ ആശ്രമത്തില്‍ വന്നുതുടങ്ങി. 


സാധനയെക്കുറിച്ച്‌ അമ്മ പറഞ്ഞ ഒരുകാര്യം റാവു ഒരിക്കലും 
മറന്നിട്ടില്ല, ഒരിക്കല്‍ റാവു ചോദിച്ചു “അമ്മേ ശ്രീരാമകൃഷ്ണദേവനെ 
ഞാന്‍ ധ്യാനിച്ചാല്‍ പ്രശ്നമാകുമോ?” 


അമ്മ_ ഒന്നുമില്ല, മോനെ. രാമകൃഷ്ണദേവനും ഞാനും ഒന്നുതന്നെ, 
ഉപാധിഭേദമേ ഉളളു.” 


ആദ്യം രാമകൃഷ്ണദേവന്‍െറ ധ്യാനരൂപം കൊടുത്തു. പിന്നെ 
അമ്മയുടെ രൂപം കൊടുത്തു. 


അമ്മ പറഞ്ഞു-_ നിനക്ക്‌ രാജുസസ്വഭാവമായിരുന്നു. അതു മാറുന്നതി 
നാണ്‌ രാമകൃഷ്ണദേവന്‍െറ രൂപം ധ്യാനിക്കാന്‍ തന്നത്‌. ഇനി ഗ്രശ്‌നമില്ല. 


6 

1958-ല്‍ ഹരിപ്പാട്ട്‌ ഒരു ബ്രാഹ്മണകുടുംബത്തില്‍ ജുനിച്ച 
ഹരികുമാര പൈ കാളീഭക്തനായിരുന്നു. 1979 ജൂണ്‍മാസത്തില്‍ 
സ്നേഹിതനായ രമേശ്റാവു വിളിച്ചപ്പോള്‍ വളളിക്കാവിലെത്തി. അന്ന്‌ 
വയസ്സ്‌ 21. ര്രതിസമയം. ആശ്രമത്തോടടുത്തപ്പോള്‍ ഒരാളോട്‌ വഴിചോദിച്ചു. 
അയാള്‍ അമ്മയെ ആക്ഷേപിച്ചു. “അവിടെ തട്ടിപ്പും തുളളലുമാണ്‌, 
പോകാന്‍ പാടില്ല' എന്നു വിലക്കി. “ഞാന്‍ നേരില്‍ മനസ്സിലാക്കട്ടെ എന്നു 
പറഞ്ഞുകൊണ്ട്‌ പൈ ആശശമത്തിലെത്തി. ഭാവസമയം. വമ്പിച്ച ജനക്കൂട്ടം. 
'അമ്മേ ഭഗവതീ നിത്യകന്യേദേവീ' എന്ന മനോഹമായ കീര്‍ത്തനമാണ്‌ 
പൈയെ സ്വാഗതം ചെയ്തത്‌. അമ്മയാണ്‌ പാടിയിരുന്നത്‌. ദേവീഭാവ 
ത്തിന്‍െറ തുടക്കമാണ്‌. 


ഭാവത്തിനു കയറി അമ്മയെ സമീപിച്ചപ്പോള്‍, എന്തെന്നറിഞ്ഞുകൂടാ, 
ദൈ കരഞ്ഞുപോയി. എര്ര ശ്രമിച്ചിട്ടും നിയ്രന്തണം കിട്ടിയില്ല. ഹൃദയം 
വികാരംകൊണ്ട്‌ ഇളകിമറിഞ്ഞു, കരഞ്ഞുകഴിഞ്ഞപ്പോള്‍ ശാന്തി അനുഭ 
പ്പെട്ടു. അപ്പോള്‍ അമ്മ പറഞ്ഞു-_'മോനെ, ഞാനാണ്‌ നിന്‍െറ അമ്മ. 
അമ്മയും താനുമായുള്ള ബന്ധം പുതിയതല്ല എന്നും അതിനു യുഗങ്ങുടെ 
പഴക്കമുണ്ടെന്നും പൈക്ക്‌ ഉളളില്‍ തോന്നി. 


282 


പിറേറദിവസം മടങ്ങി. എന്നാല്‍ ചിന്ത മുഴുവന്‍ അമ്മയിലായിരുന്നു, 
ഒരുനിമിഷംപോലും അമ്മയെ മറക്കാന്‍ വയ്യാതായി. ഏതെങ്കിലും 
പെണ്‍കുട്ടിയുടെ കാലില്‍ പാദസരം കിലുങ്ങിയാല്‍ അമ്മയാണെന്നു 
തോന്നും. മൂക്കുത്തിയിട്ട ഒരു പെണ്ണിനെ കണ്ടാലും അമ്മയാണെന്നു 
കരുതിയിരുന്നു. കൂടെക്കൂടെ ഭാവത്തിനു പോയിത്തുടങ്ങി. മിക്കപ്പോഴും 
രമേശ്റാവു കൂടെ കാണും. അന്ന്‌ പൈക്ക്‌' ആദ്ധ്യാത്മികത ഒന്നും 
അറിഞ്ഞുകൂടെങ്കിലും, അമ്മ അസാധാരണത്വമുള്ള സ്രതീയാണെന്നു 
മനസ്സിലായി. 


അഗാധമായ അനുഭൂതികളോ സിദ്‌ ധിപ്രകടനങ്ങളോ ഒന്നും കൂടാതെ 
തന്നെ പൈക്ക്‌ അമ്മയില്‍ ഭക്തിയും വിശ്വാസവും ജനിച്ചു. അമ്മയെ 
പിരിഞ്ഞിരിക്കാന്‍ വിഷമമായിത്തുടങ്ങി. കടയിലെ ജോലി വേണ്ടതുപോലെ 
ചെയ്യാന്‍ വയ്യാതായി. ജോലി വേണ്ടെന്നുവച്ചു. സദാ അമ്മയുടെ 
സ്മരണയില്‍ കഴിഞ്ഞു. ' 


“ ആശ്രമത്തില്‍ ര്ബഹ്മചാരിയായി കഴിയാന്‍ അന്നത്തെ സാഹചര്യം 
പററാതിരുന്നതിനാല്‍ വോറൊരിടത്തു ക്ളാര്‍ക്കു . ജോലിക്കു കയറി. 
മദ്യത്തിലും മദിരാക്ഷിയിലും മയങ്ങാനുളള എല്ലാ സാഹചര്യങ്ങളും 
തികഞ്ഞ സ്ഥലമായിരുന്നു അത്‌. അതിനോടെല്ലാം കടുത്ത വെറുപ്പായി 
തോന്നി. ആ വൃത്തികെട്ട അന്തരീക്ഷത്തിലെ ജോലി ആറുമാസംകൊണ്ട്‌ 
ഉപേക്ഷിച്ചു. ഇതെല്ലാം അമ്മയുടെ പരീക്ഷണമായി കരുതി. 

വീട്ടിലെ ഉത്തരവാദിത്തങ്ങളില്‍ നിന്നുമകുന്ന്‌ വളളിക്കാവില്‍ പോ 
യിത്തുടങ്ങിയപ്പോള്‍ ഹരിപ്പാട്ടുളള സ്‌നേഹിതവ്ൃന്ദവും മററു പല 
നാട്ടുകാരും പൈക്ക്‌ എതിരായി. പലരും ഉപദേശങ്ങളുമായി എത്തി. പൈ 
കൂട്ടാക്കിയില്ല. .തുടര്‍ന്നു ഭീഷണിയായി. ഹരിപ്പാട്ടു കാലുകുത്തിയാല്‍ ആ 
കാലു വെട്ടിമാററും എന്നുവരെ . പറഞ്ഞവരുണ്ട്‌. അമ്മയിലുളള ഉറച്ച 
പ്രേമവിശ്വാസങ്ങള്‍മൂലം, പൈ ചഞ്ചലനായില്ല. . 


ദര്‍ശനമില്ലാത്ത ദിവസങ്ങളില്‍ കോണത്തു വീട്ടില്‍ വച്ച്‌ അമ്മയെ 
കാണാനുളള സാകര്യം ചിലപ്പോള്‍ പൈക്കു. കിട്ടിയിരുന്നു. ഭാവസമയ 
ത്തല്ലാതെ ആശ്രമത്തില്‍ ചെല്ലാന്‍ അമ്മയുടെ വീട്ടുകാര്‍ സമ്മതിച്ചിരുന്നില്ല. 
പെരുവഴിയും അമ്മയും മാതമായിരുന്നു ശരണം. വീട്ടില്‍ കയറാതെ 
നടന്നിരുന്ന പൈ ബസ്സ്സ്റ്റാന്‍റുകളും കടത്തിണ്ണകളും അമ്പലപ്പറമ്പുകളും 
രാധ്രികാലങ്ങളില്‍ അഭയകേന്‍ ദങ്ങളാക്കി. ജോലി രാജിവച്ച്‌ അമ്മയുടെ 
പ്രേമഭക്തിയില്‍ മുഴുകി ശ്രാന്തനെപ്പോലെ നടന്നിരുന്ന പൈ ആഹാരം 
കഴിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. മിക്കപ്പോഴും മുഴുപ്പട്ടിണിതന്നെ. ഈശ്വര 
നുവേണ്ടി ദാഹിക്കുന്ന :- ഒരാത്മാവിന്‍െറ. -തികച്ചും -ത്യാഗസമ്പന്നമായ, 
യാതനാനിര്‍ഭരമായ ദിവസങ്ങള്‍ ഒന്നൊന്നായി കടന്നുപൊയ്ക്കൊണ്ടിരുന്നു. 


' അമ്മയോടുള്ള പരിചയംമൂലം പുകവലി, വെറ്റിലമുറുക്ക്‌ മുതലായ 


283 


സ്വഭാവങ്ങളെല്ലം പൈ ഉപേക്ഷിച്ചു. അമ്മ രബഹ്മചാരികളെ എടുത്തു 
തുടങ്ങിയപ്പോള്‍ പൈയേയും ആശ്രമത്തില്‍ നില്‍ക്കാന്‍ അനുവദിച്ചു. 
ജപധ്യാനാദികളോടുകൂടിയ സാധനാരകമമെല്ലാം അമ്മ പൈയ്ക്കു 
പറഞ്ഞുകൊടുത്തു. 


ധ്യാനിക്കുന്നതിന്‌ ഒരു ര്രത്യേക രീതിയിലുളള പടം വേണമെന്ന്‌ 
പൈയുടെ മനസ്സില്‍ ഉണ്ടായിരുന്നു. അമ്മയോടു പറയാന്‍ പേടി. തനിക്കു 
ഫോട്ടോ എടുക്കാന്‍ വേണ്ടി ഇന്നരീതിയില്‍ ഇരുന്നുതരണമെന്ന്‌ 
അമ്മയോടു പറയുന്നതെങ്ങനെ! ഇതോര്‍ത്ത്‌ പൈ ഒരിക്കല്‍ കരഞ്ഞു 
കൊണ്ടിരുന്നു. ഉടനെ അമ്മ പൈയുടെ അടുത്തെത്തി “നിന്‍െറ ആഗ്രഹം 
എനിക്കറിയാം. അതു സാധിക്കും.” ഇതുപറഞ്ഞ്‌ അധികം കഴിഞ്ഞില്ല. 
ഒരുദിവസം അമ്മ പൈയെ വിളിച്ചുകൊണ്ട്‌ കരളിയില്‍ ചെന്നു. അമ്മ 
പീഠത്തില്‍ ഇരുന്നു. പൈ മനസ്സില്‍ കണ്ടിരുന്ന ധ്യാനരൂപത്തിലാണ്‌ അമ്മ 
ഇരുന്നത്‌. അങ്ങനെ ആഗ്രഹ്രപകാരമുളള ധ്യാനരൂപത്തിന്‍െറ ഫോട്ടോ 
പൈ എടുത്തു. 


പൈയുടെ ശ്രദ്ധയര്‍ഹിക്കുന്ന ഓരോ ചിന്തയെപ്പററിയും പലപ്പോഴും 
അമ്മ എടുത്തു പറയുകയും നിര്‍ദ്ദേശങ്ങള്‍ നല്‍കുകയും ചെയ്യുക 
പതിവായിരുന്നു. ഒന്നും അങ്ങോട്ടു ചോദിക്കേണ്ടിവന്നിട്ടില്ല. അമ്മയ്ക്ക്‌ 
എല്ലാം അറിയാം, തന്നെ സത്ൃത്തിലെത്തിക്കാന്‍ അമ്മയ്ക്ക്‌ അനായാസം 
കഴിയും എന്ന്‌ പൈക്ക്‌ ഉറപ്പുണ്ട്‌ . 


അമ്മയുടെയും നത്തെ ന മററും ടം: 
ദര്‍ശനങ്ങള്‍ പൈക്കു കിട്ടാറുണ്ട്‌. അതെല്ലാം മാര്‍ഗ്ഗത്തിലെ പ്രോത്സാ 
ഫനങ്ങള്‍ എന്നല്ലാതെ കൂടുതല്‍ (പാധാന്യം നല്‍കിയിട്ടില്ല. 


ഒരിക്കല്‍ പൈക്ക്‌ സ്വപ്‌നചലനമുണ്ടായപ്പോള്‍ പൈ നടുങ്ങി. തന്‍െറ 
സാധന എല്ലാം പാഴായി എന്ന നിരാശയായി. മരിക്കുക “തന്നെ 
എന്നുചിന്തിച്ച്‌ കുറെ ഉറക്കഗുളികകളും കയ്യില്‍ വച്ചുകൊണ്ട്‌ ഭാവദര്‍ശന 
സമയത്ത്‌ അമ്മയെ സമീപിച്ചു. സാരമില്ല” എന്നു പറഞ്ഞ്‌ അമ്മ പൈയെ 
ആശ്വസിപ്പിച്ചു. 


“മോന്‍ സൂക്ഷിച്ചാല്‍ മതി, കൂടപ്പമുണ്ടാവില്ല." എന്ന്‌ അമ്മ പറഞ്ഞു. 
അന്നുമുതല്‍ പൈ ആഹാരത്തിലും ദിനചര്യയിലും ശ്രദ്ധിച്ചുതുടങ്ങി. 
അതോടെ ആ രീതിയിലുളള (പശ്നങ്ങളെല്ലാം മാറിപ്പോയി. 


ധ്യാനത്തിനിടയ്ക്ക്‌ മയങ്ങിപ്പോയാല്‍ ““പൈക്കുട്ടാ” എന്ന്‌ അമ്മ 
വിളിക്കുന്നതായി തോന്നും. അപ്പോള്‍ ശരിക്കിരുന്നു ധ്യാനിക്കും. ധ്യാനം 
ശരിയാകാത്തപ്പോള്‍ അമ്മ വന്ന്‌ “രൂപം വിട്ടുപോകുന്നു” എന്ന്‌ പറഞ്ഞ്‌ 
പൈയുടെ രഭൂമധ്യത്തില്‍ സ്പര്‍ശിക്കും. അതോടെ ശരിക്കു ധ്യാനിക്കാറാകും. 
ഇങ്ങനെ പല രീതിയില്‍ അമ്മ പൈയെ ത സഹായിച്ച 
കൊണ്ടിരിക്കുന്നു. 


284 


തെററുകണ്ടാല്‍ അമ്മ കഠിനമായി ശകാരിക്കും. സാധകന്‍െറ 
അഹങ്കാരത്തെ തച്ചുടയ്ക്കും. 


അമ്മയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ടുമാ്രം നല്ല ആദ്‌ ധ്യാത്മിക 
പ്രഭാഷണങ്ങള്‍ നടത്താന്‍ പൈക്കു കഴിഞ്ഞിട്ടുണ്ട്‌. തിരുവനന്തപുരത്തുനിന്ന്‌ 
അമ്മയുടെ ഒരു ഭക്തന്‍ ഒരിക്കല്‍ വളളിക്കാവില്‍ വന്നു. അദ്‌ ദേഹത്തിന്‌ 
രാമായണയഇ്ഞം നടത്താന്‍ ഒരാളെ ആര്ശമത്തില്‍ നിന്നു വിട്ടുകൊടുക്കണം. 
അമ്മ പറഞ്ഞു_ ഇവിടെ രാമായണം പഠിച്ച മക്കളാരുമില്ല. അതുകൊണ്ട്‌ 


നി 


ബുദ്ധിമുട്ടാണ്‌ . 
ഭക്തന്‍- “അമ്മ അങ്ങനെ പറഞ്ഞാല്‍ പററുകയില്ല. ആര്ശമക്കാരോട്‌ 


ഞാന്‍ ഏററുപോയതാണ്‌ . അമ്മ എന്നെ രക്ഷിക്കണം. 


അമ്മ പൈയുടെ പേരു കൊടുത്തു. പൈ പരിരമിച്ചു. രാമായണം 
പഠിക്കാതെ എങ്ങനെ യജ്ഞം നടത്തും? രാമായണം കൊണ്ടുവരാന്‍ അമ്മ 
പറഞ്ഞു. സുന്ദരകാണ്ഡം എടുത്തുകൊടുത്തിട്ട്‌ പൈയോട്‌ വായിക്കാന്‍ 
പറഞ്ഞു. പൈ കഷ്ടിച്ച്‌ പത്തുവരി വായിച്ചു. ഇനി പൊയ്ക്കൊളളാന്‍ അമ്മ 
പറഞ്ഞു. അമ്മയോടുള്ള വിശ്വാസം ഒന്നുമാൃതം ബലമാക്കി പൈ 
തിരുവനന്തപുരത്തു പോയി. ഏഴുദിവസത്തെ രാമായണ പ്രഭാഷണം 
വിജയകരമായി നടത്തി. ഒടുവില്‍, പൈ രാമായണം പഠിക്കാത്തയാളാണെന്നു 
പറഞ്ഞിട്ട്‌ രാമകൃഷ്ണാരശമക്കാരോ മററു കേള്‍വിക്കാരോ വിശ്വസിച്ചില്ല. 
അവര്‍ക്കെല്ലാമുണ്ടായ മതിപ്പ്‌ ആ്തയേറെയായിരുന്നു. 


പഠനമില്ലാതെ ഗുരുകൃപകൊണ്ട്‌ മാ്രതം എല്ലാം കിട്ടുമെന്ന്‌ 
മുകളിലത്തെ സംഭവം തെളിയിക്കുന്നു. 


തമ്മയിലുളള ദൃഡാവിശ്വാസമാണ്‌ പൈയെ ഒരു ഉത്തമ സാധകനാക്കി 
ത്തീര്‍ത്തിരിക്കുന്നത്‌ എന്ന്‌ തീര്‍ത്തു പറയാം. 


7 

ഹരിപ്പാട്ടു സ്വദേശിയായ ബാലഗോപാല്‍ ചെറുപ്പത്തില്‍തന്നെ 
മാതൃവിയോഗത്തിന്‍െറ ദുഃഖം അറിഞ്ഞു. മാതൃവാത്സല്യം ബാലുവിന്‌ 
എന്നും ഒരു സ്വപ്നമായിരുന്നു. അമ്മയെ ഓര്‍ത്തു കണ്ണീര്‍വാക്കാത്ത 
ദിവസങ്ങള്‍ ചുരുക്കം. കുടുംബപാരമ്പരൃത്തിനു ചേര്‍ന്നവിധം ചെറുപ്പത്തില്‍ 
ഈശ്വരഭക് തനായി വളര്‍ന്ന ബാലുവിന്‍െറ ആദ്ധ്യാത്മികത കോളേജു 
വിദ്യാഭ്യാസകാലത്ത്‌ അല്പം മന്ദീഭവിക്കുകയുണ്ടായി. അതേസമയം 
എങ്ങോ കൈവിട്ടുപോയ അജ്ഞാതമാതാവിന്‍െറ സ്നേഹത്തിനുവേണ്ടി 
ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. 


ബി.എ. പരീക്ഷ എഴുതിയ ബാലു. വളളിക്കാവിലമ്മയെപ്പററി കേട്ടു 
വലിയ താല്‍ പര്യം തോന്നിയില്ല. എങ്കിലും 1979 ജൂണില്‍ പകുതി മനസ്സോടെ 
വളളിക്കാവിലെത്തി. കൃഷ്ണഭാവ സമയമായിരുന്നു. കുറച്ചുനേരം ഭജനപാടി. 


285 


പിന്നീട്‌ ദേവീഭാവത്തിന്‌ അകത്തുകയറിയ ബാലുവിന്‍െറ ശ്രുമധ്യത്തില്‍ 
അമ്മ വിരല്‍ അമര്‍ത്തി. ആ സ്‌ പര്‍ശനത്തിന്‍െറ ര പഭാവം 
പറഞ്ഞറിയിക്കാന്‍ വയ്യാ. മനസ്സ്‌ പെട്ടെന്ന്‌ ശാന്തമായി. സുരക്ഷിതത്വ 
ബോധം ഉണ്ടായി. “മോനെ, ഞാന്‍ എന്നും നിന്‍െറ അമ്മതന്നെ എന്ന്‌ 
സ്നേഹവും കാരുണ്യവും നിറഞ്ഞ സ്വരത്തില്‍ അമ്മ അരുളിചെയ്തപ്പോള്‍ 
നിര്‍വൃതി അനുഭവപ്പെട്ടു. അമ്മ തുടര്‍ന്നു പറഞ്ഞു_ നിന്‍െറ കീര്‍ത്തനം, 
കേട്ടപ്പോള്‍ അമ്മയ്ക്കു - മനസ്സിലായി ഈ നാദം ഈശ്വരനോടു 
ചേരേണ്ടതാണെന്ന്‌ , ഇത്‌ എന്‍െറ മോനാണെന്ന്‌ . അപ്പോള്‍തന്നെ അമ്മ 
മനസ്സ്കൊണ്ട്‌ നിന്‍െറ അരികില്‍ വന്ന്‌ നിന്നെ അമ്മയോടു ചേര്‍ത്തു.” 


ആദ്യദര്‍ശനം ബാലുവില്‍ വലിയ ഒരു മാററത്തിന്‍െറ തുടക്കം കുറിച്ചു. 
ചിന്തകളെല്ലാം അമ്മയെ കുറിച്ചായി. ഉനണില്ല, ഉറക്കമില്ല.യാവ്വനത്തിന്‍െറ 
മോഹങ്ങളും ആഡംബരങ്ങളും വലിച്ചെറിഞ്ഞു. കൂടെക്കൂടെ അട്‌ 
ദര്‍ശനങ്ങള്‍ കിട്ടിക്കൊണ്ടിരുന്നു. 

' “അമ്മേ, നിന്‍െറ മോനെ സ്വീകരിക്കണെ” എന്ന സങ്കല്പവുമായി 
അടുത്ത ഭാവത്തിന്‌ ബാലു ആശ്രമത്തിലെത്തി. അതിന്‍െറ അംഗീകാരമെന്ന 
പോലെ അമ്മ അന്നു ബാലുവിന്‌ മ്രന്തദീക്‌ ഷനല്കി അനുഗ്രഹിച്ചു. വീട്ടില്‍ 
മടങ്ങിയെത്തിയെങ്കിലും മനസ്സു മുഴുവന്‍ അമ്മയില്‍ ലയിച്ചിരുന്നു. ഒരു രാത്രി 
അമ്മയെതന്നെ ചിന്തിച്ച്‌ ഉറങ്ങാന്‍ കിടക്കുമ്പോള്‍ ഒരു പ്രത്യേക സുഗന്ധം 
അനുഭവപ്പെട്ടു. അതെന്താണെന്നു ചിന്തിച്ചുതിരിഞ്ഞുനോക്കിയപ്പോള്‍ 
വളളിക്കാവിലമ്മ കുട്ടിലിന്‍െറ തലയ്ക്കല്‍ പുഞ്ചിരിതൂകി നില്‍ ക്കുന്നു! അമ്മ 
ബാലുവിന്‍െറ തലയില്‍ തലോടിക്കൊണ്ടു പറഞ്ഞു_'മോനെ, ദുഃഖിക്കരുതേ. 


, അമ്മഎപ്പോഴും കൂടെയുണ്ട്‌.” നിമിഷങ്ങള്‍ക്കകം അമ്മ ആരപത്യക്ഷമായി. 


പിറേറദിവസം ബാലു ആ്രമത്തില്‍ ഓടിയെത്തിയപ്പോള്‍ അമ്മ പറഞ്ഞു 
ഇന്നലെ രാത്രിയില്‍ അമ്മ മോന്‍റടുത്തു വന്നിരുന്നു. ബാലു 
നിശ്നബ്ദനായിരുന്നു കരഞ്ഞു. 


ഒരു ദിവസം അമ്മ കോണത്തുവീട്ടില്‍ ഭജുനയ്‌ ക്കു വന്നു. അമ്മ അവിടെ 
ഉണ്ടന്നറിഞ്ഞ്‌ ബാലുവും എത്തി. നമസ്കരിച്ചെഴുന്നേററ ബാലു 
അമ്മയെത്തന്നെ തുറിച്ചുനോക്കി അനങ്ങാതെ ഇരുന്നുപോയി. സാധാരണ 
വേഷത്തിലുളള അമ്മയുടെ സ്ഥാനത്തു ബാലു കണ്ടത്‌ ദേവീഭാവത്തില്‍ 
കിരീടം ചൂടി, വാളും ശൂലവും ധരിച്ചു നില്ക്കുന്ന അമ്മയെയാണ്‌. വളരെ 
നേരം ആ ദര്‍ശനം തുടര്‍ന്നു. ബാലു എല്ലാം മറന്ന്‌ ആ ദേവീരൂപത്തില്‍ 
എകാഗ്രചിത്തനായി നിശ്ചലനായി ഇരുന്നു. 


ആയിടയ്ക്ക്‌ മെഡിക്കല്‍ 'റ്രപസെന്‍ററ്റീവ്‌ ( ആയും, പിന്നെ പുനലൂര്‍ 
പേപ്പര്‍ മില്ലിലെ ഉദ്യോഗസ്ഥനായും ജോലി നോക്കിയെങ്കിലും അമ്മയില്‍ 
ലയിച്ച മനസ്സിന്‌ അതിലൊന്നും താല്‍ പര്യമില്ലാതായി. ജോലിയെല്ലാം 
കളഞ്ഞിട്ട്‌ 1980-ല്‍ ആശ്രമത്തില്‍ സ്ഥിരതാമസമാക്കി സാധന അനുഷ്ഠിച്ച 
തുടങ്ങി. 


286 


അമ്മയുടെ അനുവാദത്തോടെ 1981-ല്‍ ബാലു ഫിലോസഫി 
എം.എയ്ക്ക്‌ എഴുതാന്‍ തയ്യാറെടുത്തു. പഠിക്കുന്നതിനു വേണ്ടി 
കുറച്ചുകാലം കൊല്ലത്തു താമസിച്ചെങ്കിലും അമ്മയുടെ വിരഹംമൂലം 
പഠിത്തത്തില്‍ ശ്രദ്‌ ധിക്കാന്‍ കഴിഞ്ഞില്ല. തന്‍െറ ദുഃഖത്തിന്‍െറ പ്രതിഫലനം 
വ സന്‌ ധ്യയിലും കണ്ടു ബാലു പാടി-- 

ശോകമിതെന്തിനു സന്ധ്യേ നീയും 

ഓര്‍മ്മതന്‍ തീരത്തിലലയുകയോ? 

സിന്ദൂര വര്‍ണ്ണത്തില്‍ കുളിച്ചു നില്‌ ക്കുംനിന്‍ 

ഉള്ളിലും ശോകാഗ്നി എരിയുന്നുണ്ടോ? 


ഉണ്ടോ നിനക്കും ഒരമ്മയിതുപോല്‍ അതോ 
കണ്ടോ നീയുമാ സ്നേഹചന്ദ്രികയേ 
കണ്ടാല്‍ നീ ചൊല്ലുമോ ശോകത്താല്‍ 
മിണ്ടാന്‍ വയ്യാത്താരെന്‍െറ സന്‌ ദേശം 


നല്‍കുമോയീ പുഷ്‌ പദളങ്ങള്‍ സന്ധ്യേ 
ചൊല്ലുമോ എന്നുടെ വന്ദനങ്ങള്‍ 
പോയ്‌ വരുമ്പോള്‍ ചൊല്ലാം എന്നുടെ 
പോയ വസന്തത്തിന്‍ നല്‍ക്കഥകള്‍ 


അമ്മയെ കണ്ടെത്തുവാന്‍ ആ മകന്‍ കേണു 
ഒരു നാളില്‍ വരുമോ ഹൃദയ്രശീകോവിലില്‍ 
ഒരിക്കലും അണയാത്ത ദീപവുമായ്‌ 
അതിനായിട്ടടിയന്‍ അലയുന്നിതമ്മേ . 
അലാകികാനന്ദമേ അമ്മേ 
അലാകികാനന്ദമേ.... 


ഉയരങ്ങളില്‍ ഞാന്‍ ഉമയെത്തേടി 

ഉരുകുന്ന ചിത്തവുമായ്‌ 

തഴുകിടും നിന്‍ കരവല്ലിയാല്‍ ദേവി ന 
തരുമോ നിന്‍ കൃപയിനിയും * 


തകരുന്നു ഞാന്‍, തളരാതെ 
തണലേകു മമ ജനനി 
അമരുന്നു നീയെന്നിലെങ്കിലും 
അറിയുന്ന നാള്‍ വരുമോ? 
ഇത്തരം മാനസികാവസ്ഥയില്‍ ഫിലോസഫി പഠിത്തം അവഗണിക്കപ്പെ 
ട്ടെങ്കില്‍ അത്ഭുതമില്ല. ഒടുവില്‍ . പരീക്ഷ എഴുതാന്‍ തിരുപ്പതിക്കു - 
പുറപ്പെടേണ്ടസമയമായി. 


27 


സോപ്പും ചീപ്പും കണ്ണാടിയും എണ്ണയുമുള്‍പ്പെടെ യാരതയ്ക്കുവേണ്ട 
സാധനങ്ങളെല്ലാം അമ്മ തന്നെ ബാഗിലാക്കി വച്ചിരുന്നു. ““മോന്‍െറ 
അത്രയും സമയം പഠിത്തത്തിനുവേണ്ടി ലാഭിക്കാമല്ലൊ” അമ്മ പറഞ്ഞു. 
പെററമ്മയുടെ സ്‌നേഹം അറിയാന്‍ അവസരം കിട്ടിയിട്ടില്ലാത്ത ബാലുവിനെ 
അമ്മയുടെ സ്‌നേഹം വികാരാധീനനാക്കി. 


തിരുപ്പതിയില്‍ ഓരോ ദിവസവും കണ്ണീരില്‍ മുങ്ങിയ ഓരോയുഗമെന്ന 
പോലെ തുഴഞ്ഞുനീങ്ങി. കരയ്ക്കു വീണ മീനിനെപ്പോലെ പിടയുന്ന 
മനസ്സുമായി എരത പഠിക്കാനാണ്‌. ആ സമയത്ത്‌ അമ്മയുടെ ഒരു 
ക്ത്തുവന്നു--- ൽ 
“ഓമന മോനെ, അമ്മ എപ്പോഴും എന്‍െറ മോന്‍െറ കൂടെയുണ്ട്‌ . മോന്‍ 
അമ്മയില്‍നിന്ന്‌ അകലെയാണെന്ന്‌ അമ്മയ്ക്കു തോന്നുന്നില്ല. കുഞ്ഞെ, 
നിന്‍െറ തേങ്ങുന്ന ഹൃദയം അമ്മ കാണുന്നുണ്ട്‌. മോന്‍െറ കരച്ചില്‍ അമ്മ 
കേള്‍ക്കുന്നുണ്ട്‌. ഓമനമോനെ ഈ ലോകം വളരെ സുന്ദരമാണ്‌ . പൂക്കളും 
വിശാലമായ്‌ കടലും പക്ഷികളുടെ ചിലയ്ക്കലും ആകാശപ്പരപ്പും മരങ്ങളും 
ചെടികളും കാടുകളും മലകളും താഴ്വരകളും എല്ലാം ഇവിടെയുണ്ട്‌ . 
ഈശ്വരന്‍ ഈ ഭൂമിയെ മനോഹരമാക്കിയിരിക്കുന്നു. എല്ലാത്തിലും 
അദ്ദേഹത്തെ കാണൂ. എല്ലാ ജീവഇാലങ്ങളിലൂടെയും അദ്‌ ദേഹത്തെ 
സ്നേഹിക്കൂ. നിന്നെ ഭഗവാനില്‍നിന്നു വേര്‍തിരിക്കുന്ന മടമ്പ്‌ വെട്ടിമുറിക്കു. 
മോന്‍െറ മനസ്സ്‌ നിരന്തരം അദ്‌ ദേഹത്തിലേക്കൊഴുകട്ടെ. മോനെ, ഈ 
ലോകത്തില്‍ ചീത്തയായി ഒന്നും ഇല്ല. എല്ലാം നല്ലതാണ്‌ . നല്ലതും 
നന്മനിറഞ്ഞതുമായ വശം കാണൂ. ഓമന മോനെ, നിന്‍െറ ഹൃദയപുഷ്പം 
വിരിഞ്ഞ്‌ അതിന്‍െറ സുഗന്ധം ഏല്ലായിടത്തും പരക്കട്ടെ. 
ഓമനമോന്‍െറ അമ്മ” 


അന്നുരാര്തി പുറത്തിരിക്കുമ്പോള്‍ അമ്മയെ തഴുകിയെത്തുന്ന 
കാററിനോടും വെൺചനന്‍ ശ്രികയോടും താരകങ്ങളോടും, ചിറകു കളില്ലാതെ 
പോയതില്‍ വ്ൃഥപൂണ്ട ആ മകന്‍െറ ഹൃദയവികാരം ഇങ്ങനെ 
്രകടമായി— S 
" -താരാപഥങ്ങളെ താഴോട്ടു പോരുമോ, 

. താരാട്ടുപാടുവാന്‍ അമ്മയുണ്ട്‌ . 

തീരാത്ത സ്‌നേഹത്തിന്‍ നീരുറവാണവള്‍ 

തേടും മനസ്സിനു തണലാണവള്‍. 

മയനരാഗങ്ങളും മൂളിയീരാരതിയില്‍ 

മന്ദമായ്‌ വീശിവരുന്നൊരു തെന്നലെ 

സാന്ദ്രമധുരമായ്‌ മ്രന്തിച്ചതെന്തു നീ 

മാധുര്യമുറുമെന്നമ്മതന്‍ കഥകളോ 

സൂര്യനും ചന്ദ്രനും ഉദിച്ചസ്തമിക്കുന്നു. 

നീലമേഫ്വങ്ങളിലൂടെ മെല്ലെ 


288 


നിങ്ങള്‍ക്കു ദിവ്യമാം ഈ പപരഭയേകിയ 
അമ്മയെ കാണാന്‍ കൊതിയില്ലയോ 
വൃക്ഷലതാദികള്‍ തിങ്ങിവളരുമീ 
സ്വച്ഛമാം മാമലയോരങ്ങളില്‍ 
ആശ്വാസമേകുവാനെന്നതു പോലെയീ 
പിഞ്ചുശിഖരങ്ങളാടിടുന്നു. 


അമ്മയെ ഓര്‍മ്മിപ്പിക്കുന്ന വസ്തുക്കള്‍ കാണുമ്പോള്‍ അമ്മയോ 
ടൊപ്പം കഴിഞ്ഞ ദിനങ്ങള്‍ സ്മരിക്കുമ്പോള്‍, ഭ്രാന്തുപിടിക്കുമോ 
എന്നുപോലും തോന്നിപ്പോയി. ണു മുറക്കവുമില്ലാതായി. പരീക്ഷയ്ക്ക്‌ 
എന്തൊക്കെയോ കുത്തിക്കുറിച്ച. 

ഒരു വര്‍ഷത്തെ പരീക്ഷയുടെ പേപ്പറുകള്‍ എഴുതിക്കഴിഞ്ഞപ്പോള്‍, 
അമ്മയുടെ നിര്‍ദ്ദേശം വിഗണിച്ചുകൊണ്ടുതന്നെ, ആശ്രമത്തിലേക്കു 
മടങ്ങാന്‍ മനസ്സ്‌, തിടുക്കംപൂണ്ടു. മൂന്നുരപാവശ്യം കുറിയിട്ടു നോക്കിയിട്ടും 
പരീക്ഷമുഴുവന്‍ എഴുതണമെന്നാണ; കിട്ടിയത്‌. എന്നിട്ടും തൃപ്‌ തിവരാതെ 
സാധനങ്ങള്‍ അടുക്കിക്കെട്ടി,കൊണ്ടുവന്നിരുന്നവയില്‍ പൊട്ടിയ സോപ്പുപെ. 
ട്ടിയും പൊതിഞ്ഞ കടലാസുപോലും തിരികെ എടുത്തുവച്ചു. “എനിക്കിത്രയും 
വിരഹവേദനയുളള നിലയ്ക്ക്‌, അമ്മയുടെ കരസ്പര്‍ശമേററ ഇവയ്ക്കും 
അങ്ങനെ തോന്നുന്നുണ്ടാവില്ലെ? ഇവയെ ഇവിടെ വിട്ടുട്ടു പോകുന്നതു 
ശരിയാണോ?” എന്നായിരുന്നു ചിന്ത. 

പിറേറന്ന്‌ ആശ്രമത്തിലെത്തിയപ്പോള്‍ വേണു പറഞ്ഞു_ ഇന്നലെ 
അമ്മ പറഞ്ഞതേയുളളു, ബാലു ആകെ അവശനാണെന്നും അവന്‍ നാളെ 
ഇങ്ങുവരും' എന്നും. ആ അമ്മയുടെ കാല്ക്കല്‍ വീണു പൊട്ടിക്കരഞ്ഞ 
.ബാലുവിനെ അമ്മ സമാധാനിപ്പിച്ചു. ഒടുവില്‍ അമ്മ പറഞ്ഞു_ ഈ 
സ്നേഹം നല്ലതുതന്നെ. എന്നാല്‍, മോനെ, സാധകന്‍െറ ഹൃദയം 
ഒരേസമയം പൂപോലെ മൃദുലവും “ വ്രജുംപോലെ കഠിനവുമാകണം. 
തോറ്റാലും സാരമില്ല, നാളെത്തന്നെ പോയി പരീക്ഷ പൂര്‍ത്തിയാക്കണം”. 
കര്‍ത്തവ്യനിര്‍വൃഹണത്തില്‍ അമ്മ ഒരു വിട്ടുവീഴ്ചയും യ്യു 
മനസ്സിലാക്കിയ ബാലു തിരുപ്പതിക്കു മടങ്ങി. 

“ പരീക്ഷാഫലം വന്നപ്പോള്‍ ഫസ്ററ്‌ ക്‌ ളാസ്സിനടുക്കല്‍ മാര്‍ക്ക്‌! 
അമ്മയുടെ ഏററവും വലിയ ഒരു അത്‌ ഭുത്രപകടനമാണിതെന്ന്‌ ബാലുവിനു 
തോന്നി. കാര്യമായി എന്തെങ്കിലും പഠിച്ചെഴുതി എന്നുപറയാന്‍ വയ്യാത്ത 
സാഹചര്യത്തിലാണ്‌ ഈ വിജയം “അമ്മ കുടെയുണ്ട്‌ ” എന്ന്‌ അമ്മ 
പറഞ്ഞതിന്‍െറ പൊരുള്‍ ബാലുവിനു മനസ്സിലായി. 

ഏകാഗ്രതയുടെ നിമിഷങ്ങളില്‍ ഉയര്‍ന്ന തലങ്ങളില്‍ ;പവേശിക്കാനും 
എല്ലാററിനേയും ദിവ്യ്യപഭതുകുന്ന അമ്മയായി കാണാനും ബാലുവിന്‌ 
അവസരം കിട്ടിയിട്ടുണ്ട്‌ . 


289 
8 

യു.എസ്‌ .എയിലെ ചിക്കാഗോയില്‍ 1949-ല്‍ ഇനിച്ച നീല്‍റോസ്‌നര്‍ 
ശരവ്വനാരംഭത്തില്‍ത്തന്നെ പൂര്‍വ്വസംസ്‌ കാരത്താല്‍ ഭാതികസുഖങ്ങളുടെ 
ഗുണദോഷങ്ങള്‍ വിവേചിച്ചറിഞ്ഞു. വിരക്‌ തനായി ഭാരതത്തിലെത്തി. 1968 
മുതല്‍ 1979 വരെ തിരുവണ്ണാമലയിൽ താമസിച്ചു സാധനചെയ്തു. 1979 
നവംബറില്‍ ചന്്ദുവിനോടുകൂടി വളളിക്കാവിലെത്തി. ക്ഷീണം, ദേഹം 
ക്ഷയിക്കുക, നടുവേദന, വയററുവേദന, ആഹാരം കഴിക്കാന്‍ വയ്യാഴിക, 
ഇരിക്കാനും നടക്കാനും വയ്യാഴിക എന്നിങ്ങനെയുള്ള അസുഖങ്ങളില്‍ 
കഷ്ടപ്പെട്ടിരുന്ന നീലു യാരതയിലുടനീളം ട്രെയിനില്‍ കിടപ്പായിരുന്നു. 


ആശ്രമത്തിലെത്തി ആദ്യമായി അമ്മയെ കണ്ടപ്പോള്‍ നീലുവിന്‌ 
പ്രത്യേകത ഒന്നും തോന്നിയില്ല, എന്നാല്‍, അടുത്ത രഠ്രതിയില്‍ 
കൃഷ്ണഭാവസമയത്ത്‌ കളരിയില്‍നിന്നും ഒരു ദിവ്യാനുഭൂതി പുറപ്പെട്ട്‌ 
തന്നെ ആനന്ദമഗ്നമാക്കുന്നതായി നീലുവിന്‌ അനുഭവപ്പെട്ടു. എന്തു 
കോണ്ടോ നീലു കരഞ്ഞുപോയി. അതോടെ ദീര്‍ഫ്വകാലമായുള്ള 
രോഗത്തിനു ശമനംതോന്നി; കളരിയില്‍ കയറി. അമ്മയുടെ കണ്ണുകളില്‍ 
ആന്തരികാനന്ദത്തിന്‍െറയും ശാന്തിയുടെയും തിളക്കം കണ്ടു. അമ്മയുടെ 
സമത്വഭാവം, സ്ഥിരമായ ശാന്തി, ദിവ്യാനുഭൂതി ഇതെല്ലാം കണ്ടപ്പോള്‍ അമ്മ 
ഒരുജീവന്മുക്തയാണെന്നു തീര്‍ച്ചയായി. അമ്മ സാധാരണ അവസ്ഥയില്‍ 
തന്‍െറ മഹത്വം മറച്ചുവെയ്ക്കുകയും ഭാവസമയത്ത്‌ മാര്തം പ്രകടിപ്പിക്കു 
കയും ചെയ്യുന്നു എന്നു അമ്മയുടെ അനുഗ്രഹത്താല്‍ ആദ്യംതന്നെ 
നീലുവിനു മനസ്സിലായി. ആനന്ദത്തിന്‍റതായ ഒരു ലോകത്തിലേക്ക്‌ താന്‍ 
ഉയര്‍ന്നതായി നീലുവിന്‌ തോന്നി. ആത്മാനന്ദത്തിന്‍െറ വഴികാണിച്ചുതരു 
വാന്‍ നീലു ര്പാര്‍ത്ഥിക്കുകയും അമ്മ അതു സമ്മതിക്കുകയും ചെയ്തു. 


രമണമഹര്‍ഷിയെപ്പോലെ നോട്ടംകൊണ്ടുമാശ്രം ഭക്തന്മാരെ അനു 
ഗ്രഹിക്കാന്‍ കഴിയുമോ എന്ന്‌ നീലു അമ്മയോട്‌ ചോദിച്ചു. അമ്മ 
കുട്ടികളെപ്പോല ചിരിച്ചുകൊണ്ടു പറഞ്ഞു എനിക്കെന്തു കഴിയും! 
ഞാനൊരു പ്രാന്തി.” അന്നുരാ്രതി . ദേവീഭാവം തീരാറായപ്പോള്‍ അമ്മ 
നീലുവിനെ വിളിപ്പിച്ചു. കളരിയുടെ വാതില്ക്കല്‍ നീലു അമ്മയെ 
നോക്കിനിന്നു. പെട്ടെന്ന്‌ അമ്മയുടെ മുഖം (പകാശപൂര്‍ണ്ണമാകുന്നത്‌ നീലു 
കണ്ടു. ആ പ്രകാശം വര്‍ദ്‌ ധിച്ചുവര്‍ദ്‌ധിച്ച്‌ ്രകാശമല്ലാതെ മറെറാന്നും 
മാണാനില്ലെന്നായി. അമ്മയില്ല, അമ്പലമില്ല, പരിസരമില്ല, ലോകമില്ല. 
അമ്മയുടെ സ്ഥാനത്ത്‌ ഉജ്ജ്വലമായ ഒരു (പകാശം. ആ പ്രകാശം 
ദിഗന്തത്തോളം വ്യാപിച്ച്‌ ജ്വലിച്ചുകൊണ്ടിരുന്നു. പിന്നീട്‌ ര്പകാശം 
ചുരുങ്ങിച്ചുരുങ്ങി ഒരു ഉജ്‌ജ്ലലബിന് ദുവായിത്തീരുകയും പെട്ടെന്ന്‌ ആവപത്യ 
ക്ഷമാവുകയും ചെയ്തു, നീലു തരിച്ചുനിന്നുപോയി. അമ്മയുടെ 
, സാന്നിദ്ധ്യം തന്‍െറ ഉളളില്‍ അനുഭവപ്പെട്ടു. അമ്മയുടെ ജേ, ാതീര്‍ദ്ദര്‍ശനം 
ഓര്‍മ്മവന്നാലുടന്‍ ആനന്ദംകൊണ്ട്‌ കരഞ്ഞുപോകും എന്നായി. ഈ 
ദര്‍ശനത്തിനുശേഷം നാലുദിവസത്തേക്കു നീലുവിന്‌ ഉറങ്ങാന്‍ കഴിഞ്ഞില്ല. 


290 


തുടര്‍ച്ചയായി ദിവ്യാനുഭൂതിയില്‍ മുഴുകിക്കഴിഞ്ഞു. എപ്പോഴും ഒരു 
ദിവ്യഗന്ധം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. 


വളളിക്കാവില്‍ താമസിച്ച്‌ സാധന അനുഷ്ഠിക്കണമെന്നു നീലു 
നിശ്ചയിച്ചു. അമ്മ അനുവദിച്ചു. നീലുവിന്‌ അമ്മ ഒരു രുദ്രാക്ഷമാല 
നല്കി. കുറെ കാലത്തേക്ക്‌ ആ മാലയില്‍നിന്ന്‌ ഓരോരിക്കല്‍ ഓരോ 
ഗന്ധം മാറിമാറി പുറപ്പെടുമായിരുന്നു . 
മററു മരുന്നുകളൊന്നുംകൂടാതെ അമ്മയുടെ സങ്കലല്‍ പംകൊണ്ടുമാരതം 
നീലുവിന്‍െറ രോഗത്തിനു കാര്യമായ ശമനംവന്നു. എഴുന്നേററിരിക്കാം, 
നില്‍ക്കാം, നടക്കാം, കഴിക്കാം എന്നൊക്കെയായി. അമ്മയെ അന്തര്‍മുഖമായി 
കാണാനും നിരന്തരം ശാന്തിയും ആനന്ദവും അനുഭവിക്കാനും നീലുവിനു 
സാധിച്ചുതുടങ്ങി. | 
ഒരിക്കല്‍ നീലുവിന്‌ ഭയങ്കരമായ ചുമ പിടിപെട്ടു. താങ്ങാന്‍ വയ്യാ 
' കൃഷ്‌ ണഭാവത്തില്‍ അമ്മ നീലുവിന്‍െറ തലയിലും നെഞ്ചിലും കൈവച്ചു. 
അപ്പോള്‍ നീലുവിനു പഴയ ജ്യോതിര്‍ദര്‍ശനം വീണ്ടും കിട്ടി. തന്നെയല്ല, ആ 
ജ്യോതിസ്സുതന്നെയാണ്‌ തന്നിലുളളതെന്നും ശരീരം ഒരു അന്യവസ്തുവാ 
ണെന്നും നീലുവിന്‌ അനുഭവപ്പെട്ടു. അപ്പോള്‍ ലഭിച്ച ആനന്ദാനുഭൂതി 
മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അസുഖം ശാന്തമാവുകയും ചെയ്തു. 
ഒരു സന്ധ്യയ്ക്കു തലവേദനമുലം നീലുവിനു ഭജനയ്ക്കു പോകാന്‍ 
വയ്യാതായി. മുറിയില്‍ കണ്ണടച്ചു കിടന്നു. അപ്പോള്‍ മുമ്പില്‍ ഒരു ജ്യോതിസ്സു 
" കണ്ടു. മറഞ്ഞു. വീണ്ടും കണ്ടു. അമ്മയുടെ സാമീപ്യം അനുഭവപ്പെട്ടു. 
പെട്ടെന്നു തലവേദന മാറി. നീലു എഴുന്നേറ്റു പോയി. ഭജുനയില്‍ ചേര്‍ന്നു. 
അമ്മയുടെ അനുയഗഹത്താല്‍ നീലുവിന്‍െറ ശാരീരികാസ്വാസ്ഥ്യങ്ങള്‍ 
മാറി. എന്നാല്‍ അതിനേക്കാള്‍ നീലു വിലമതിക്കുന്ന മറ്റു ചിലത്‌ 
അമ്മയിൽനിന്നു ലഭിക്കുകയുണ്ടായി. എവിടെയിരുന്നാലും എപ്പോഴും 
അമ്മയുടെ സാന്നിദ്ധ്യം അനുഭവപ്പെടുക, നിരന്തരമായ ശാന്തി, 
ആനന്ദാനുഭൂതി, ഇതെല്ലാം അമ്മയുടെ, സമ്പര്‍ക്കംകൊണ്ടു കിട്ടി. 
. തിരുവണ്ണാമലവച്ച്‌ ജ്ഞാനമാര്‍ഗ്ഗത്തിലേക്കായിരുന്നു ചായ്‌ വെങ്കില്‍ വള്ളി 
ക്കാവില്‍ വന്നപ്പോള്‍ പ്രേമദക്തിയിലേക്കും തിരിഞ്ഞു. അമ്മയില്‍നിന്ന്‌ 
എനിക്കു ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്‌ ' എന്നു നീലു 
സാക്ഷ്യപ്പെടുത്തുന്നു. 
ദീര്‍ഘകാലത്തെ സാധന ഇല്ലായിരുന്നു എങ്കില്‍ അമ്മയുടെ 
ദിവ്യോപദേശങ്ങളുടെ അര്‍ത്ഥം മനസ്സിലാവുകയില്ലായിരുന്നു എന്നു നീലു 
പറയുന്നു. അമ്മയുടെ അനുയഗഹംകൊണ്ടു മാതം ലക്ഷ്യത്തിലെത്താമെന്നു 
നീലുവിന്‌ പൂര്‍ണ്ണവിശ്വാസമുണ്ട്‌. 


ആദ്യകാലത്ത്‌ സാമ്പത്തികക്ളേശം അനുഭവപ്പെട്ടപ്പോള്‍, എങ്ങനെ 


291 


ആശ്രമം നടക്കും? "എന്ന്‌ ആരോ വിഷമം പറഞ്ഞപ്പോള്‍ അമ്മ പറഞ്ഞു -- 
"നിങ്ങളാരും വിഷമിക്കണ്ടാ. ആശ്രമകാര്യങ്ങള്‍ നടത്താനുളള ആള്‍ ഇവിടെ 
എത്തും.” അധികം കഴിയാതെ നീലു എത്തുകയും ആശ്രമത്തിന്‍െറ 
സാമ്പത്തികഭാരം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. ആശ്രമത്തിലെ ഏതു 
| നിസ്സാരകാര്യത്തിലും സുക്ഷ്മതയോടെ കാര്യക്ഷമമായി ശ്രദ്ധിച്ചു 
കൊണ്ട്‌ രാവും പകലും നീലു അമ്മയെ സേവിക്കുന്നു. 
9 
തിരുവണ്ണാമലയിൽ സാധന അനുഷ്ഠിച്ചുകഴിഞ്ഞിരുന്ന ഗായ്രതി 
ബ്രഹ്മ നീലുവിനോടൊപ്പം വളളിക്കാവിലെത്തി. 17-11-58-ല്‍” ആസ്ട്രേ 
ലിയയിലെ ്രിസ്ബനില്‍ ജുനിച്ച ഗായ്രതി ഇരുപതുവയസ്സിനോടകം 
ആധുനികജീവിതത്തിന്‍െറ എല്ലാ വൈവിധ്യങ്ങളുമായി പരിചയപ്പെട്ടു 
കഴിഞ്ഞിരുന്നു. പക്ഷേ ഭാതികതയില്‍ എങ്ങും സ്ഥിരമായ വിശ്രമത്താവളം 
കണ്ടെത്തിയില്ല. ശാന്തിതേടി ഭാരതത്തിലെത്തി. ഭാഗ്യത്തിന്‌ തിരുവണ്ണാ 
മലയില്‍ എത്തിച്ചേര്‍ന്ന ഗായ്രതി സന്യാസിമാരെ സഹായിക്കുന്നതിലും 
സാധനയിലും ശ്രദ്ധിച്ചു. ആനന്ദമയീ മായോടും ശാരദാദേവിയോടും 
പൊതുവേ ദേവീസങ്കല്‍ പത്തോടും (പിയം കൂടുതലുണ്ടായിരുന്ന ഗായ്രതിയെ 
വളളിക്കാവിലമ്മയുടെ ചി്രം ആകര്‍ഷിച്ചു. ചന്ദ്രു കാണിച്ച അമ്മയുടെ 
പടം കണ്ടപ്പോള്‍ “ഈ അമ്മ തന്നെ എന്‍െറ ഗുരു എന്നു ഗായ്രതിക്ക്‌ ഉളളില്‍ 
തോന്നി. എപ്പോഴും അമ്മയുടെ പാട്ടിന്‍റെ കാസററ്‌ വച്ച്‌ കേള്‍ക്കാന്‍ 
| തുടങ്ങി. പല രാശ്രികളിലും ഉറങ്ങാന്‍ കഴിഞ്ഞില്ല. അമ്മയുടെ ചിശ്രം 
ഗായ്രതീയെ (ഭാന്തുപിടിപ്പിച്ചു കഴിഞ്ഞു. ആത്മബന്ധത്തിന്‍െറ വഴി എശ്ര 
വിചിയതം! ഇങ്ങനെയിരിക്കെ ഒരുദിവസം ധ്യാനത്തില്‍ അമ്മ ഗായ്രതിക്കു 
ദര്‍ശനം നല്കി. ഹൃദയത്തില്‍ ജ്വലിക്കുന്ന (പകാശവും അതില്‍ അമ്മയും 
കാണായി. “അമ്മാ അമ്മാ' എന്ന വിളി ഉള്ളില്‍നിന്നും ഉയര്‍ന്നു. ദീര്‍ഫ്വനേരം 
ധ്യാനത്തില്‍ എല്ലാംമറന്നിരുന്നു. വലിയ ശാന്തിയും സമാധാനവും തോന്നി. 


1980 ജനുവരിയില്‍ ഗായ്രതി നീലുവിനോടൊപ്പം വളളിക്കാവിലെത്തി. 
അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോള്‍ത്തന്നെ എത്തേണ്ടിടത്തെത്തി എന്നും ഇനി 
എങ്ങും ' അലയേണ്ടതില്ല എന്നും ഗായ്രതിക്ക്‌ ബോധം ഉണ്ടായി. 
അമ്മയോടൊപ്പം താമസിക്കുന്നതിന്‌ അനുവാദം ചോദിച്ചു. അമ്മ പറഞ്ഞു_ 
തീര്‍ച്ചയായും നാം ഒരുമിച്ചു മരിക്കും.” അതിന്‍െറ അര്‍ത്ഥം മനസ്സിലായി 
ല്ലങ്കിലും മിണ്ടിയില്ല. അമ്മ ഗായ്രതിയുടെയും. തന്‍െറയും പാദസരം 
വച്ചുമാറി. ഒരുദിവസം അമ്മ ഗായ്രതിയുടെ (ഭൂമധ്യത്തില്‍ കുറച്ചുനേരം 
വിരല്‍ അമര്‍ത്തിവച്ചു; അതോടെ എല്ലാ മാനസികവൈഷമ്യങ്ങളും മാറി 
ആനന്ദവതിയായി. കഴിഞ്ഞ ജന്മം ഗായ്രതി അമ്മയോടുകൂടി 
ഉണ്ടായിരുന്നു എന്ന്‌ അമ്മ ഒരിക്കല്‍ പറഞ്ഞു. ആസ്ടേടലിയാക്കാരി 
ഗായ്രതി ഇരുപത്തിഒന്നാം വയസ്സില്‍ വളളിക്കാവിലെത്തിയത്‌ അമ്മയുടെ 
സങ്കല്പം എന്നേ പറയാവൂ. “എന്‍െറ കാര്യം നോക്കാനുളളയാള്‍ 


292 


തിരുവണ്ണാമലയിലുണ്ട്‌ ' എന്ന്‌ തിരുവണ്ണാമലയ്ക്കു പോകുന്നതിനുമുമ്പ്‌ 
ചന്ര്ദുവിനോട്‌ അമ്മ പറഞ്ഞത്‌ ഗായ്രതിയെക്കുറിച്ചായിരുന്നു. വന്ന നാള്‍ 
മുതല്‍ അമ്മയുടെ വ്യക്തിപരമായ ശുരശൂഷ മുഴുവന്‍ ഗായ്രതി 
സന്തോഷത്തോടെ സാധനയെന്ന നിലയില്‍ സ്വയം ഏറെറടുത്തു. 


ഗായ്ത്രി പറയുന്നു_ അമ്മയുടെ സാമീപ്യം ഒരുകണക്കിന്‌ ആന 
ന്ദകരവും, മറെറാരുതരത്തില്‍ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്‌ . ബുദ്ധി 
മുട്ടെന്തെന്നോ? അമ്മയുടെ സാമീപ്യത്തില്‍ തെററുചെയ്യാന്‍ അമ്മ 
. സമ്മതിക്കുകയില്ല. നമ്മുടെ ഉള്ളില്‍ അമര്‍ന്നുകിടക്കുന്ന വാസനകളെ 
ഒന്നൊന്നായി പുറത്തുകൊണ്ടുവന്നു നശിപ്പിക്കുകയാണ്‌ അമ്മയുടെ 
പ്രധാന വിനോദം. നമ്മുടെ അഹങ്കാരത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്‌ 
അമ്മ. രോഗം പൂര്‍ണ്ണമായി ഭേദമാകാതെ രോഗിയെ അമ്മ വിടുകയില്ല. 
തന്‍െറ മക്കളുടെ എല്ലാ ന്യൂനതകളും തെററുകളും ക്ഷമയോടെ. 
സഹിക്കാനുളള ശക്തി അമ്മയിലുണ്ട്‌ . ഒരു പെററമ്മയെപ്പോലെ മക്കളുടെ 
തെററുകള്‍ അമ്മ പൊറുക്കുന്നു. അതേസമയം ഒരു അച്‌ ഛന്‍െറ കര്‍ശനവും 
അമ്മയിലുണ്ട്‌ .” 
, ൦. അമ്മ, അച്ഛന്‍, “ഗുരു, സഹോദരി, മകള്‍, സ്നേഹിത എല്ലാമാണ്‌ 
അമ്മച്ചി. ഭക്തന്മാരുടെ മനോഭാവമനുസരിച്ച്‌ അമ്മ ഓരോരുത്തരോടും 
പെരുമാറുന്നു. അമ്മ ഒരു കണ്ണാടിയാണ്‌. സ്വന്തം പതിബിംബം നമുക്ക്‌ 
അമ്മയുടെ പെരുമാററത്തില്‍ കാണാന്‍ കഴിയും. അനന്തപ്രേമം, കാരുണ്യം, 
“ജ്ഞാനം ഇവയെല്ലാമുളള ഗുരുവാണ്‌ അമ്മ. ആശ്രമത്തിലെ അച്ചട 
ക്കത്തിന്‍െറ കാര്യം വരുമ്പോള്‍ :അമ്മ ഒരു അച്ഛന്‍െറ കര്‍ക്കശത്വവും 
കര്‍ശനവും കാണിക്കും. അയലത്തുകാര്‍ക്കു പലര്‍ക്കും സ്വന്തം സഹോദരി 
യെപ്പോലെയാണ്‌ . പലപ്പോഴും അമ്മ ഒരു കുഞ്ഞായി കുഞ്ഞുങ്ങളോടൊത്തു 
കളിക്കുന്നതു കാണാം. അമ്മയുടെ ഭാവങ്ങള്‍ അനന്തം! ' 


“എവിടെ എന്തു നടക്കുന്നതും എപ്പോഴും അമ്മ അറിയുന്നു. പലപ്പോഴും 
അമ്മ പറഞ്ഞിട്ടുണ്ട്‌ “നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുളളതാണ്‌ ? ഞാന്‍ 
കണ്ണടച്ചിരുന്നാല്‍ നിങ്ങള്‍ ചെയ്യുന്നതൊന്നും അമ്മ കാണുകയില്ലെന്നാണു 
“നിങ്ങളുടെയൊക്കെ വിചാരം. ഈ സ്ഥലത്തുനിന്ന്‌ ഒരു കടുകുമണി . 
പോയാല്‍ അത്‌ അമ്മ അറിയും.” എന്നാല്‍ ഇടയ്ക്കിടെ 'എനിക്കൊ 
ന്നുമറിഞ്ഞുകൂടാ, ഞാനൊരു പ്രാന്തി' എന്ന്‌ അമ്മ പറയുന്നതു കേള്‍ക്കാന്‍ 
രസമുണ്ട്‌.” 


അന്തേവാസികളിലാരെങ്കിലും എന്തെങ്കിലും ഒളിച്ച ചെയ്താല്‍ അപ്പോള്‍ _ 
അമ്മ അവിടെ ്രത്ൃക്ഷയാകും. ഒരിക്കല്‍ നടന്ന സംഭവം പറയാം. 
അമ്മയ്ക്കുവേണ്ടി വച്ചിരുന്ന കേക്ക്‌ ഇരുന്നു ചീത്തയാകുന്നു എന്നു തോന്നി. 
ഗായ്രതിയും മററു ചിലരും അടുക്കളയില്‍ , കൂടി കതകും ജനാലയുമെ 
ല്ലാമടച്ചിരുന്ന്‌ കേക്കു തിന്നു. അമ്മ. വരുമോ, എന്ന ഭയംകൊണ്ട്‌ 


253 


ഇഞ്ചിടിച്ചിരുന്നു. കേക്കു തിന്നു തീര്‍ന്നതും അടുക്കളവാതിലില്‍ 
മുടകേട്ടതും ഒന്നിച്ചായിരുന്നു, കതകു തുറന്നു. അമ്മ മുമ്പില്‍! “എന്‍െറ 
കേക്കിങ്ങു താ. വിശക്കുന്നു.” അമ്മ ആവശ്യപ്പെട്ടു. കുട്ടുതിന്നവരുടെ 
അപ്പോഴത്തെ നില ഉഹിക്കുകയാണു ഭേദം. വിറച്ചുകൊണ്ടു ഗായ്രതി 
പറഞ്ഞു_ കേക്കില്ല, തിന്നുപോയി.” അമ്മ ഗായ്രതിയെ ഒരു നോട്ടം 
നോക്കി. അതില്‍ എല്ലാം അടങ്ങിയിരുന്നു. അമ്മ കേക്കിനു വന്നതല്ല, കളളം 
കാണിച്ചത്‌ അറിഞ്ഞു എന്നു ബോധ്യപ്പെടുത്താന്‍ വന്നതാണ്‌. ഒളിക്കാന്‍ 
നോക്കിയാല്‍ അപ്പോള്‍ അമ്മ മുമ്പില്‍ വന്നു ചാടും: ഇത്‌ 
ആശ്രമവാസികള്‍ക്ക്‌ പലപല അനുഭവങ്ങള്‍കൊണ്ട്‌ നന്നായറിയാം. 


ഗായ്രതി പറയുന്നു_ “അമ്മയെ മനസ്സിലാക്കുക ആരാലും സാധ്യമല്ല. 
അമ്മയുടെ ബാഹ്യലീലകള്‍ മാതം കാണാം. അമ്മ ഒരു “സാര്‍വ്വലാകിക 
കമ്പ്യൂട്ടര്‍” ആണ്‌. അമ്മയില്‍ ശരണം (പാപിക്കുകയും കാരുണ്യത്തിന്‌ 
കരഞ്ഞു രപാര്‍ത്ഥിക്കുകയുമേ നമുക്കു ചെയ്യാനുള്ളൂ. നമ്മുടെ യോഗ്യ 
തയ്ക്കൊത്ത്‌ അമ്മ നമ്മെ അനുഗ്രഹിക്കും.” 


അമ്മയുടെ സേവ ഗായ്രതിക്ക്‌ സാധനയാണ്‌. അമ്മയെ പല്ലു തേപ്പിക്കുക, 
കുളിപ്പിക്കുക, അമ്മയെ അണിയിക്കുക, കഴിപ്പിക്കുക, ഭാവദര്‍ശനത്തിനു 
വേണ്ടതെല്ലാം ഒരുക്കുക ഇങ്ങനെ എല്ലാം കണ്ണിലെണ്ണയൊഴിച്ച്‌ ചെയ്യും. 
(അവള്‍ക്ക്‌ എന്‍െറ സേവ മതി. ധ്യാനംപോലും വേണ്ടാ. ലക്ഷ്യത്തിലെത്തും. 
എപ്പോഴും അവളുടെ മനസ്സ്‌ അമ്മയിലാണ്‌ ' എന്ന്‌ അമ്മ പറയുകയുണ്ടായി, 
'അമ്മ എന്തെങ്കിലും ചിന്തിച്ചാല്‍ അപ്പോള്‍ ഗായ്രതി അറിയും. 
ചായയാണെങ്കില്‍ അതുമായി ഓടി എത്തും.” അമ്മ കൂട്ടിച്ചേര്‍ത്തു. 


ശരീരചിന്തയില്ലാതെ, ബാഹ്യകര്‍മ്മങ്ങള്‍ തനിയെ നിര്‍വ്വഹിക്കാന്‍ 
വയ്യാതെ ഭാവോന്‍്മാദിനിയായി കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക്‌ ഗായതി 
രാപകലില്ലാതെ ചെയ്ത ശുരശൂഷയ്ക്കു തുല്യമായ ഈശ്വരസേവ 
ലോകത്തില്‍ വിരളമാണ്‌ . അമ്മയെ ഇഗദീശ്വരിയായി കണ്ട്‌ nD 
മാതം ജീവിക്കുകയാണു ഗായ്രതി ചെയ്യുന്നത്‌. 


പക്ഷേ മററുളളവരെപ്പോലെതന്നെ ഗായ്രതിക്കും അമ്മയെ പേടിയാണ്‌. 
എടി ഗായത്രീ എന്ന അമ്മയുടെ ഗര്‍ജ്ജനം കേട്ടാല്‍ ഗായ്രതി നിന്നു 
വിറയ്ക്കും. വളരെ കൂടിയ ശക്തിയില്‍ വൈദ്യുതി ഗ്രവഹിക്കുന്ന 
കമ്പികള്‍കൊണ്ട്‌ വല നെയ്തിരിക്കുന്ന സ്ഥലത്തുകൂടി ഒരു രക്ഷാ 
കവചവും കൂടാതെ നടക്കുന്നതുപോലെയാണ്‌ അമ്മയോടുകൂടിയുളള 
ജീവിതം. വല്ല രക്ഷയും വേണോ, നമ്മളും കറന്‍റുകമ്പിയാകണം. 


അതേസമയം പല രസങ്ങളും ഉണ്ട്‌. അമ്മ ഗായ്രതിയോട്‌ 
ഇഷ്ടദേവതയുടെ പാദം ധ്യാനിക്കാന്‍ പറഞ്ഞു. ഗായ്രതി വന്നു 
പരാതിപ്പെട്ട അമ്മേ, പാദം ധ്യാനിച്ചപ്പോള്‍ പാദം നടന്നുനടന്നു 
പോകുന്നു. 


294 

ഒരു സ്ത്രീ ഒരിക്കല്‍ അമ്മയുടെ കാലുപിടിച്ചു കരഞ്ഞു. അവര്‍ക്കു 
കൂട്ടിയില്ല, കുട്ടി വേണം. അമ്മ അവര്‍ക്കൊരു മ്രന്തം പറഞ്ഞുകൊടുത്തിട്ടു 
പറഞ്ഞു_ ഭക്തിയോടെ ഇതു . നിത്യവും ജുപിക്കുക, കുട്ടിയുണ്ടാകും. 
അടുക്കല്‍ ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന, മലയാളം വശമാക്കിക്കഴിഞ്ഞ. 
ഗായ്രതി ഞെട്ടി. ആ സ്ര്തീ അങ്ങോട്ടുപോയതും ഗായ്രതി കരഞ്ഞുകൊണ്ട്‌ 
അമ്മയുടെ നേരെ ചാടിവീണതും ഒന്നിച്ചായിരുന്നു. 'എന്നെ ചതിച്ചു, അമ്മച്ചി 
എന്നെ ചതിച്ചു എന്ന്‌ ഗായ്രതി ബഹളംകൂട്ടി. 


അമ്മ-ഞാന്‍ നിന്നോടെന്തു ചെയ്തു? 

ഗായ്രതി-'അവര്‍ക്കു ഗര്‍ഭമുണ്ടാകാന്‍ കൊടുത്ത മ്രന്തമാണ്‌ അമ്മച്ചി 
എനിക്കും ഉപദേശിച്ചിരിക്കുന്നത്‌ . എനിക്കും ഗര്‍ഭമുണ്ടാകും. അമ്മച്ചി എന്നെ 
ചതിച്ചു.” 

ഗായ്രതി കരച്ചിലായി. അമ്മ ചിരിച്ചു ചിരിച്ചു കുത്തിമറിഞ്ഞു. ആര്‍ത്തു 
ചിരിച്ചു രസിച്ചു. 

അമ്മ-- “എടീ, പൊട്ടിപ്പെണ്ണേ, അങ്ങനെയല്ല. സങ്കല്പത്തിനനുസരിച്ചാണ്‌ 
മ്രന്തത്തില്‍നിന്നു ഫലം കിട്ടുന്നത്‌. നാം എന്തുദ്‌ ദേശിച്ചു ജപിക്കുന്നോ, ആ 
ഫലമേ കിട്ടൂ. സങ്കല്പത്തിനപ്പുറം ഫലം പോവുകയില്ല.” 


. ഒരു ഭാവത്തിന്‌ അമ്മ ഗായ്രതിയോട്‌ പറഞ്ഞു. “മോള്‍ക്ക്‌ വയററില്‍ 
എന്തോ അസുഖമുണ്ട്‌ . പരിശോധിപ്പിക്കണം. താമസിയാതെ പരിശോധന 
നടന്നു. വയററില്‍ കാന്‍സര്‍ ഉണ്ടെന്നു തെളിഞ്ഞു. തുടര്‍ന്ന്‌ ചികിത്സ 
നടന്നു. കാന്‍സറിന്‌ ഓപ്പറേഷന്‍ നടന്ന ഗായ്രതിയുടെ സുഖമായ ജീവിതം 
അമ്മയുടെ കാരുണ്യത്തിന്‍െറ വലിപ്പം കാണിക്കുന്നു. ഈശ്വരനെ ശരണം 
ഗ്രാപിച്ചാല്‍ എല്ലാം സുരക്ഷിതം എന്നതിന്‌ ഗായ്രതി നല്ല സാക്ഷ്യമാണ്‌. 


10 

ബാലഗോപാലിന്‍െറെ അനുജന്‍ വേണുഗോപാല്‍ ചെറുപ്പത്തില്‍ 
ആദ്ധ്യാത്മിക സംസ്കാരത്തിന്‍റെ സൂചനകള്‍ പ്രദര്‍ശിപ്പിച്ചെങ്കിലും, 
കോളേജ്‌ വിദ്യാഭ്യാസകാലത്ത്‌ തനി ലാകികനായി നടന്നു. ആദ്‌ ധ്യാത്മിക 
സിനിമ കാണുമ്പോഴും അത്തരം മററു ചില സന്ദര്‍ഭങ്ങളിലും 
സന്യാസത്തോട്‌ ഇടയ്ക്കൊക്കെ താല്പര്യം തോന്നാതെയുമിരുന്നില്ല. 
ബാലുവില്‍നിന്ന്‌- വളളിക്കാവിലമ്മയെക്കുറിച്ചു കേട്ടെങ്കിലും വേണു 
താല്പര്യം കാണിച്ചില്ല. വിളിച്ചിട്ടു പോയതുമില്ല. തന്നെയല്ല വേണു 
അമ്മയെയും ഭക്തന്‍ മാരെയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. 
പക്ഷേ വേണുവിനെ കാണുന്നതിനുമുമ്പുതന്നെ അമ്മ 'ബാലുവിനോടും ' 
മററും പറഞ്ഞിരുന്നു 'ബാലുവിന്‍െറ അനുജന്‍ എന്‍െറ മോനാണ്‌, അവന്‍ 
ഇവിടെ എത്തും.” 
.എസ്‌ .സി.അവസാനവര്‍ഷം പഠിക്കുമ്പോള്‍, ഒരിക്കല്‍ അമ്മ 
യ വിയായ മാവേലിക്കര സരസ്വതിയമ്മയുടെ വീട്ടില്‍ 


295 


പന്നു. അമ്മ വരാന്തയില്‍ നില്ക്കുമ്പോള്‍, കറുത്ത പാന്‍റും മഞ്ഞ 
റൂബായും ധരിച്ച്‌ തോളത്ത്‌ ഫാഷനില്‍ സഞ്ചിയും തൂക്കി പരിഷ്‌ ക്കാരിയായ 
കാളേജു വിദ്യാര്‍ത്ഥി വേണു വന്നുകയറി. വേണു അമ്മയെ ശ്രദ്ധിക്കാതെ 
ളിലേക്കു പോയി. അവിടെ ശ്രീകുമാര്‍, പൈ തുടങ്ങിയ (ബഹ്‌ മചാരികളെ 
ഉണ്ടു. 


പെട്ടെന്ന്‌ അമ്മ വേണുവിന്‍െറ അടുത്തേക്കു ചെന്നു. ചിരപരിചിതയായ 
പ്രററമ്മയെപ്പോലെ അമ്മ വേണുവിനെ പിടിച്ചുകൊണ്ടു പറഞ്ഞു 
'ബാലൂവിന്‍െറ അനുജനല്ലേ. മോനെ കാണണമെന്ന്‌ അമ്മയ്ക്കു 
ന്ടായിരുന്നു.”' അമ്മ മററുളളവരില്‍നിന്നു തികച്ചും വൃത്യസ്തയാണെന്ന്‌ 
വേണു പെട്ടെന്നു മനസ്സിലാക്കി. ചെറുപ്പത്തില്‍ അമ്മ മരിച്ചുപോയ 
വേണുവിനെ അമ്മയുടെ വിശ്വവശ്യമായ മാതൃദ്രേപമം വല്ലാതെ സ്വാധീനിച്ചു. 
ഉച്ചയ്ക്ക്‌ ഈണുസമയത്ത്‌ അമ്മ എല്ലാവരുടെയും വായില്‍ ഉരുള 
വച്ലുകൊടുത്തപ്പോള്‍ വേണുവിനും കിട്ടി. അത്‌ ഒരു ദിവ്യാനുഭവമായിരുന്നു. 
രമ്മയുടെ അനന്തപ്രപമം, സമത്വം, നിസ്സംഗത, കുട്ടിക്കളി, ഗംഭീരമായ 
ആദ്ധ്യാത്മിക ഉപദേശം, അത്യാകര്‍ഷകമായ ഭജന ഇതെല്ലാം 
വേണുവിനെ അടിപ്പെടുത്തിക്കളഞ്ഞു. ചുരുങ്ങിയ സമയംകൊണ്ട്‌. വേണു 
അമ്മയോട്‌ ആന്തരികമായി ഏററവും അടുത്തു. മററുളളവരോടു 
സംസാരിക്കുന്ന കൂട്ടത്തില്‍, തന്‍െറ മനസ്സില്‍ തോന്നിയ സംശയങ്ങള്‍ക്കെല്ലാം 
അമ്മ മറുപടി പറഞ്ഞത്‌ വേണുവിനെ സ്വാധീനിച്ചു. 


അമ്മയും (ബഹ്മചാരികളും വളളിക്കാവിനു മടങ്ങിയപ്പോള്‍ വേണുവിന്‍െറ 
മനസ്സു പിടച്ചു. അമ്മയുടെ വിരഹം സഹിക്കാതായി. അമ്മയെ വീണ്ടും 
കാണണമെന്നായി. ഒരുനിമിഷം അമ്മയെ വിസ്മരിക്കാന്‍ വയ്യാ. 
' എങ്ങുമെവിടെയും അമ്മ നിറഞ്ഞുനിന്നു. പ്രേമഭക്തിയുടെ ശക്തിയേറിയ 
ചഴലിയില്‍ വേണു അകപ്പെട്ടു. അത്‌ ഏതു നിമിഷവും തന്നെ 
പൊക്കിയെടുത്ത്‌ വളളിക്കാവിലെത്തിക്കുമെന്ന്‌ വേണുവിന്‌ ഉറപ്പായി. 
ധ്യാനവും മററും ഉഷാറാക്കി. അങ്ങനെ 1980 ഫ്രൈബുവരിയില്‍ വേണു 
ആദ്യമായി വളളിക്കാവിലെത്തി. എന്തെന്നറിഞ്ഞുകൂടാ, അമ്മയെ കണ്ടപ്പോള്‍ 
വേണു പൊട്ടിക്കരഞ്ഞുപോയി. അമ്മ വേണുവിനെ പിടിച്ച്‌ അടുത്തിരുത്തി 
ഒരു കീര്‍ത്തനം പാടിച്ചു. അന്നത്തെ കൃഷ്ണഭാവത്തിന്‌ കളരിയില്‍ 
| കയറിയപ്പോള്‍ സാക്ഷാല്‍ കൃഷ്ണൻന്‍െറ മുമ്പില്‍ ചെന്ന അനുഭൂതിയാണ്‌ 
വേണുവിനുണ്ടായത്‌ . ആനന ദംകൊണ്ട്‌ കരയാനും വയ്യാ, ചിരിക്കാനും 
വയ്യാ. ഭഗവാനോട്‌ ശുദ്ധമായ പ്രേമവും ജ്ഞാനവും (പാര്‍ത്ഥിച്ചപ്പോള്‍ 
അമ്മ പറഞ്ഞു_'മോനേ, നീ എന്തു തേടി അലയുന്നുവോ അതു നിനക്കു 
കിട്ടും. കടലാസിലെഴുതിയ മ്രന്തവും തുളസിമാലയും അമ്മ നല്കി. 


നേരം വെളുത്തു. പക്ഷേ വേണുവിനു വീട്ടിലേക്കു മടങ്ങാനോ 


പഠിത്തം തുടരാനോ താല്പര്യം ഇല്ലാതായി. ഉടന്‍ സന്യസിക്കണമെന്ന 
വൈരാഗ്യം ജ്വലിച്ചു. അമ്മയുടെ ദര്‍ശനം ആ യുവാവിന്‍െറ വിഷയവാസനയെ 


296 


കാട്ടുതീ കാടിനെ എന്നപോലെ ഭസ്മീകരിച്ചുകളഞ്ഞു. അമ്മയുടെ 
നിര്‍ബന്‌ ധ്രപകാരം വേണു വീട്ടിലേക്കുപോയി പരീക്ഷയ്ക്കു തയ്യാറെടുപ്പു 
തുടങ്ങി. പക്ഷേ അമ്മയില്‍ ലയിച്ച മനസ്സ്‌ പാഠ്യവിഷയങ്ങളില്‍ തങ്ങാന്‍ 
മടിച്ചു. അമ്മയോടുളള പ്രേമഭക്തിയുടെ ലഹരിയില്‍ സദാ വേണു 
നീന്തിത്തുടിച്ചു. ഒരുകണക്കിന്‌ പരീക്ഷ എഴുതിയെന്നു വരുത്തിക്കൂട്ടിയിട്ടു, 
1980 സെപ്ററംബറില്‍ വേണു ആശ്രമത്തിലെത്തി സ്ഥിരതാമസമാക്കി. 


വാളും ശൂലവും പിടിച്ചു നൃത്തമാടുന്ന ഒരു ദേവിയെ നന്നേ ചെറുപ്പത്തില്‍ 
വേണു സ്വപ്‌നം കണ്ടിരുന്നു. വളളിക്കാവിലമ്മയെ കണ്ടപ്പോള്‍ ചെറുപ്പത്തില്‍ 
താന്‍ കണ്ടത്‌ ഈ അമ്മയെ ആയിരുന്നു എന്ന്‌ വേണു ഓര്‍ത്തു. അമ്മയില്‍ 
വിശ്വാസമുറയ്ക്കാന്‍ അത്‌ സഹായിച്ചു. 


സന്യാസത്തെയും അമ്മയെയും ആശ്രമത്തെയും മററുളളവര്‍ പരിഹ 
സിച്ചപ്പോള്‍ അമ്മ വേണുവിനോടു പറഞ്ഞു_'മോനേ, റോസാച്ചെടി 
ക്കിടുന്ന വളത്തിനു സുഗന്ധമില്ല. പക്ഷേ റോസാച്ചെടിക്ക്‌ ആ വളം 
വേണം. ലോകത്തിന്‍െറ എതിര്‍പ്പ്‌ സാധകന്‍െറ വളര്‍ച്ചയ്ക്ക്‌ ഉപകരിക്കും.” 


ഈശ്വരപ്രേമത്തില്‍ എല്ലാം മറന്ന വേണു കഠിന സാധനയില്‍ ഏര്‍പ്പെട്ടു. 
ഒരുദിവസം പതിനാലും പതിനെട്ടും മണിക്കൂര്‍ ധ്യാനത്തിലിരുന്ന 
ദിവസങ്ങളുണ്ട്‌. കിടന്നുറങ്ങുന്നത്‌ സുഖമാസ്വദിക്കലാണ്‌. അതിനാല്‍ 
കിടക്കുകയില്ല. ധ്യാനിച്ചു ധ്യാനിച്ച്‌ ഭിത്തിയില്‍ ചാരിയിരുന്നുതന്നെ ഉറങ്ങും. 
ഞെട്ടിയുണരുമ്പോള്‍ ഇത്രയും സമയം പാഴായല്ലോ എന്നു വിഷമം 
തോന്നും. 

ഇടയ്ക്ക്‌ വേണുവിന്‌ സംസ്‌കൃതപഠനത്തില്‍ കമ്പംകയറി. ഒരുദിവസം 
പുസ്തകം പിടിച്ചുവാങ്ങിക്കൊണ്ട്‌ അമ്മ പറഞ്ഞു-_- ഈ അറിവൊക്കെ 
തപസ്സുകൊണ്ടു നേടിയതല്ല. അതുകൊണ്ട്‌ മോന്‍ സാധനയില്‍ 
ശ്രദ്ധിക്ക്‌.' അതോടെ സംസ്കൃത്രഭമം കുറഞ്ഞു. 


ഒരുദിവസം വെളുപ്പിനെഴുന്നേല്‌ ക്കാന്‍ താമസിച്ചു. അമ്മ മുറിയില്‍ 
വന്നുകയറി. നല്ല ശകാരം കിട്ടി--““മോനേ, ഇതു ത്യാഗികള്‍ക്കുള്ള 
സ്ഥലമാണ്‌ . ഇവിടത്തെ മണ്ണ്‌ എന്‍െറ കണ്ണീരില്‍ കുതിര്‍ന്നതാണ്‌. ഇത്‌ 
ഉണ്ടും ഉറങ്ങിയും കഴിയാനുള്ള സ്ഥലമല്ല. ഇങ്ങനാണെങ്കില്‍ ഇവിടുന്നി 
റങ്ങിപ്പൊയ്ക്കോണം.”' 


അമ്മയില്‍ ജീവിതമര്‍പ്പിച്ച വേണു പോയാല്‍ എവിടെവരെ പോകും! 
“എന്‍െറ വഴക്കാണെന്‍െറ സ്‌നേഹം” എന്ന അമ്മയുടെ വാക്കുകള്‍ ഓര്‍ത്ത 
“വേണു അഭിമാനം മാററിവച്ചു. 

*“ദയാമയിയാകും ദേവി ഭയരുപമെടുത്താലും 

പദതാരില്‍ കിടക്കുവോര്‍ ധന്യരാണവര്‍. 


297 
11 


1954 ഏരപിലില്‍ പാരീസില്‍ ജനിച്ച ഗംഗ കത്തോലിക്കനായിരുന്നെങ്കിലും 
ഈശ്വരവിശ്വാസമില്ലാതെ വളര്‍ന്നു. കാടുകയറിയ ജീവിതവുമായി നാടുചുററി 
| നടന്ന കൂട്ടത്തില്‍ 1970-ല്‍ ഇററലിയില്‍വച്ച്‌ ഗംഗ രമണമഹര്‍ഷിയുടെ 
, ഭക്തനായ ഹംസാജിയെ പരിചയപ്പെടുകയും അദ്‌ദേഹത്തോടുകൂടെ 

ഭാരതത്തില്‍വരികയും ചെയ്തു. ഹംസാജിയില്‍നിന്നും ഗായ്രതിയില്‍നിന്നും 

മററും അമ്മയെക്കുറിച്ചറിഞ്ഞു. 1980 ഏരപില്‍ 14-ന്‌ തന്‍െറ ഇരുപത്തിയാറാം 
' പിറന്നാളിന്‌ ഗംഗ വളളിക്കാവിലെത്തി അമ്മയെ ദര്‍ശിച്ചു. 


॥ 


ഒററനോട്ടത്തിന്‌ അമ്മയില്‍ ദിവ്യത്വമൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും, 
കൃഷ്ണഭാവസമയത്ത്‌ നടയില്‍ നിന്നപ്പോള്‍ അമ്മയില്‍നിന്ന്‌ അതിശക്തി 
യായ ഒരു ആദ്ധ്യാത്മിക ശക്തി ഗ്രസരിക്കുന്നതായി ഗംഗയ്ക്ക്‌ 
അനുഭവപ്പെട്ടു. ഉള്ളില്‍ വികാരം നുരഞ്ഞുപൊന്തി. കരച്ചില്‍ നിയ്യന്തിക്കാന്‍ 
പററിയില്ല. ഭാവത്തിനു കയറിയപ്പോള്‍, അമ്മയില്‍ അപാരമായ ശക്തി 
നിറഞ്ഞിരിക്കുന്നത്‌ ഗംഗയ്ക്ക്‌ ' ” അനുഭവമായി. അടുത്ത ദിവസം 
യാത്രപറയാന്‍ നേരം അവാച്യമായ വികാരാവേശത്താല്‍ ഗംഗ അമ്മയുടെ 
കൈയില്‍ക്കയറി പിടിച്ചു. നമസ്‌കരിക്കുമ്പോള്‍ എല്ലാ നിയ്യന്തണവും വിട്ട്‌ 
ഗഗ കൊച്ചകുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ഈശ്വരാവേശത്തില്‍ “ 
മനസ്സിലെ വാസനകള്‍ കണ്ണീരായി പുറത്തേക്കു രപവഹിച്ചു. 


വര്‍ക്കലയുളള ഹംസാജ്മിയുടെ കണ്വാശ്രമത്തിലേക്കു ഗംഗ പോയെങ്കിലും 
മനസ്സ്‌ വളളിക്കാവിലായിരുന്നു. മൂന്നുദിവസം മുഴുവന്‍ കരഞ്ഞു കഴിച്ചുകൂട്ടിയ 
ഗംഗ വളളിക്കാവിലേക്കു പാഞ്ഞു. അമ്മയെ കണ്ടതോടെ വലിയവായില്‍ 
പൊട്ടിക്കരഞ്ഞുകൊണ്ട്‌ അമ്മയുടെ പാദത്തില്‍ വീണു. ഇത്തരം രംഗങ്ങള്‍ 
ആശ്രമത്തില്‍ സാധാരണമാണ്‌. അമ്മയെ കണ്ടുകഴിഞ്ഞാല്‍ ഇളകിമറിഞ്ഞ 
മനസ്സുമായി അനിയ്യന്തിതമായി വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഭാഗൃശാലികളുടെ 
കൂട്ടത്തില്‍ ഗംഗയും ഒരാളായി. കുറെക്കാലമായി ഗംഗയെ വിഷമിപ്പിച്ചിരുന്ന 
മഞ്ഞപ്പിത്തം അമ്മ ഇുപിച്ചുകൊടുത്ത പഴം കഴിച്ചതോടെ പൂര്‍ണ്ണമായി മാറി. 


1980-ല്‍ ഗംഗ രണ്ടാഴ്ച വളളിക്കാവില്‍ താമസിച്ചു. അദ്വൈതിയും 
നിരാകാരധ്യാനക്കാരനുമായ ഗംഗയ്ക്ക്‌ അമ്മയുടെ ദ്വൈതമാര്‍ഗ്ഗം 
“അത്രവേഗം ഇണങ്ങിയില്ല. ഒരുദിവസം ഗംഗ അമ്മയോടു പറഞ്ഞു 
'ഇവിടെ രണ്ടാഴ്ച താമസിച്ചിട്ട്‌ എനിക്ക്‌ ഒന്നും കിട്ടിയില്ല.” 


അമ്മ-ഈശ്വരസാക്ഷാത്‌ ക്കാരം കടയില്‍ വാങ്ങാന്‍ കിട്ടുന്നതല്ല. 
നന്നായി പണിയെടുക്കണം. 


അമ്മയുടെ മറുപടി ഗംഗയ്ക്കു തൃപ്തിയായില്ല. പക്ഷേ രമണ 
മഹര്‍ഷിയുടെ ഒരു ഗ്രന്ഥം നിവര്‍ത്തു വായിച്ചപ്പോള്‍, തന്‍െറ ചോദ്യത്തിന്‌ 
രമണഭഗവാന്‍ പറഞ്ഞിട്ടുളള മറുപടി തന്നെയാണ്‌ അമ്മ പറഞ്ഞതെന്നു 
കണ്ടു, ഗംഗ അദ്ഭുതപ്പെട്ടു. അമ്മയിലൂടെ രമണഭഗവാന്‍ സംസാരിച്ച 
താണെന്നു ചിന്തിച്ച. അതോടെ അമ്മയുടെ അടുക്കല്‍ ഓടിയെത്താന്‍ 


298 


ഗംഗയുടെ മനസ്സു പിടഞ്ഞു. ആനന്ദമയി മാ, സത്യസായിബാബാ തുടങ്ങിയ 
പല ദിവ്യവ്യക്തികളെയും കാണുകയും മതിപ്തുതോന്നുകയും ചെയ്തെങ്കിലും 
അമ്മയെപ്പോലെ ആരും തന്നെ സ്വാധീനിച്ചില്ല എന്നു ഗംഗ മനസ്സിലാക്കി. 
അമ്മ തന്നെ വേരോടെ കുലുക്കിപ്പിഴുതെടുത്തിരിക്കുന്നു! 


ഗംഗ അമ്മയ്ക്കുവേണ്ടി കേണു. ആത്മവിചാരം താഴ്ത്തിവച്ചിട്ട്‌ 
ഭജനയും മററു ഭക്തിമാര്‍ഗ്ഗരീതികളും സ്വീകരിച്ചു. 1980 സെപ്‌തംബറില്‍ 
ഗംഗ വളളിക്കുവിലെത്തി സ്ഥിരതാമസമാക്കി. ഒരാഴ്ചയ്ക്കകം അമ്മ 
മ്രന്തദീക്ഷ നല്കി. ധ്യാനം, പഠനം, ആശ്രമ (ഗന്ഥശാലയുടെ ചുമതല 
ഇവയെല്ലാമായി ഗംഗ ബ്ഹ്മചാരിയായി ജ്രീവിതം തുടങ്ങി. ഗംഗ 
പറഞ്ഞു പണ്ടൊക്കെ അമ്മ ചിരിച്ചാല്‍ ഞാനും ചിരിക്കും, ച്ജഞ്ഞാല്‍ 
കരയും, കഴിച്ചാല്‍ കഴിക്കും അത്ര ആത്‌ മൈക്യമായിരുന്ന് ഇപ്പോള്‍ 
എന്‍െറ ഉള്ളില്‍ കുരുക്‌ ഷ്രേതയുദ്ധം നടക്കുകയാണ്‌. വാസനകജുമായിട്ടുളള 
യുദ്ധം. അമ്മ യുദ്ധം നയിക്കുന്നു. സാരഥിയായി അമ്മ ഉളളതുകൊണ്ട്‌ 
ഞാന്‍ ജയിക്കും.” ം 


ജ്ഞാനമാര്‍ഗ്ഗിയായ ഗംഗയെ ഭക്തിയിലേക്കു നയിക്കാന്‍ അമ്മ നല്ല 
ശിക്ഷണം നല്‍കുകയുണ്ടായി. ഒരുദിവസം അമ്മ ഗംഗയോടു പറഞ്ഞു_ 
"മോന്‍ മററുളളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണണം. അവരെ 
കഴിവതും സഹായിക്കണം. എല്ലാവരെയും തുല്യമായി കരുതണം. എങ്കിലേ 
ഹൃദയവിശാലത വരു. അതിന്‌ ഹൃദയം ശിശുവിന്‍േറതുപോലെ 
നിര്‍മ്മലമാകണം. അത്‌ ഭക്തികൊണ്ടേ സാധിക്കൂ.” 


ഗംഗ--ഭക്തി ബുദ്ധിക്കു നിരക്കുന്നതല്ല. ഭക്തി ദുര്‍ബ്ദലതയാണ്‌ . ഈ 
പാട്ടും കരച്ചിലുമൊക്കെ എന്തിനാണ്‌ ? എനിക്കതൊന്നും വേണ്ടാ. 
ബുദ്ധിക്കു തൃപ്തികരമായതേ ഞാന്‍ സ്വീകരിക്കൂ. | 


അമ്മ--മോന്‍ രമണമഹര്‍ഷിയുടെ മാര്‍ഗ്ഗം സ്വീകരിച്ചു വന്നതാണല്ലോ. 
രമണഭഗവാന്‍ ഒരു വലിയ ഭക്തനായിരുന്നു. അരുണാചല ശിവന്‍െറ നാമം 
കേട്ടാല്‍ അദ്ദേഹത്തിന്‍െറ കണ്ണുനിറയുമായിരുന്നു. ഭക്തി ദുര്‍ബ്ദലതയല്ല. 
മനുഷ്യനു (പാപിക്കാവുന്ന ഏററവും വലിയ നേട്ടമാണത്‌. എല്ലാററിലും . 
ഈശ്വരനെ കാണുന്നതാണ്‌ ശരിയായ ഭക്തി. നിഷ്കാമഭക്തി 
നേടുകതന്നെ വേണം.” ” 


അമ്മയെ കണ്ടതിനുശേഷം തനിക്ക്‌ പടിപടിയായി മൂന്നു മാററം വന്നു 
എന്ന്‌ ഗംഗ പറയുന്നു. : 

1. മോക്ഷം മതി, ഇന മംവേണ്ടാ എന്നായിരുന്നു ആദ്യകാലത്തെ ചിന്ത. 

2, രണ്ടാംഘട്ടത്തില്‍ അമ്മ വ്യക്തിപരമായി ബന്ധം ഉറപ്പിച്ചു, അമ്മയെ 
സേവിച്ചു. ' അമ്മയെ സേവിക്കാന്‍ പററിയാല്‍ വീണ്ടും ജനിക്കാനും 
തയ്യാറായി. എപ്പോഴും അമ്മയ്ക്കു വല്ല സേവയും ചെയ്യണമെന്ന 
നിര്‍ബന്ധമായി. അപ്പോള്‍ അമ്മ ഗംഗയെ മൂന്നാംഫട്ടത്തിലേക്കു 


299 
| യററിവിട്ു. ം 
ക “എന്‍െറ സൃഷ്ടിയെ സേസിക്കുന്നത്‌ എന്നെ സേവിക്കലാണ്‌ എന്ന 
ബോധം അമ്മ ഗംഗയ്ക്കു നല്കി. മററുളളവര്‍ക്കു ചെയ്യുന്ന സേവ 


അമ്മയ്ക്കും ഈശ്വരനുമുളള സേവതന്നെയാണ്‌ എന്നു മനസ്സിലായി. താന്‍ 
അമ്മയുടെ കൈയിലെ ഉപകരണം എന്ന ഭാവം ഗംഗയ്ക്ക്‌ ഉറച്ചു. 


ഒരിക്കല്‍ ഒരു സംഭവമുണ്ടായി. ആരശമത്തിന്‍െറ അടുത്തുളള ഒരു വീട്ടിലെ 
കുട്ടിക്കു രതിയില്‍ അസുഖമായി. ഡോക്ടറുടെ അടുത്തേക്കു പോകണം. 
ഒരാള്‍ ഓടിവന്ന്‌ ഗംഗയെ വിളിച്ചുണര്‍ത്തി ടോര്‍ച്ച്‌ കടം വാങ്ങി. ഉറക്കം 
തടസ്സപ്പെടുത്തിയതില്‍ ഗംഗയ്ക്ക്‌ വലിയ കോപമായി. ഇതറിഞ്ഞ അമ്മ 
ഗംഗയെ ശരിക്കു ശകാരിച്ചു-- ഇതാണോ നിന്‍െറ ആത് മധ്യാനം? നിന്നിലെ 
ആത്മാവുതന്നെയാണ്‌ മററുളളവരിലും എന്നു മറന്നോ? ഇതകാലം 
മേണദഗവാനെ പൂജിച്ചിട്ട്‌ ഇതാണോ നേടിയത്‌ ? സാധനകൊണ്ട്‌ വിശാലത 
നേടണം. ത്യാഗമനസ്ഥിതി വളരണം.” 


അമ്മയുടെ ശിക്ഷണത്തില്‍ ഗംഗ പടിപടിയായി ഉയര്‍ന്നു. അമ്മയില്‍ 
വിശ്വാസമുറച്ചതോടെ ഗംഗയ്ക്കു ഭാവിയെപ്പററി ആശങ്കയില്ലാതായി. 
നിരന്തരം ശാന്തി അനുഭവമായിത്തുടങ്ങി. 1984 ഒക്ടോബര്‍ പതിനഞ്ചിന്‌ 
വളളിക്കാവാര്രമത്തില്‍വച്ച്‌ അമ്മ ഗംഗയ്ക്ക്‌ അദ്ധ്യാത്മചൈതന്യയിലൂടെ 
ബ്രഹ്മചര്യദീക്ഷ നല്‍ കി.-ഗംഗ 'സര്‍വ്വാത്‌ മചൈതന്യ യായി. (ഫാന്‍സിലെ 
പ്രവര്‍ത്തനങ്ങള്‍ക്കായി 8-12-84-ല്‍ അമ്മ സര്‍വ്വാത്മചൈതന്യയെ 


ഫ്രാന്‍സിലേക്ക്‌ യാ്രയാക്കി. കണ്ണുനീരോടെ ഗംഗ വിടപറഞ്ഞപ്പോള്‍ 
അമ്മയും കരഞ്ഞു. 


അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച്‌ ജീവിതം നയിച്ചിട്ട്‌ അവസാനം 
അമ്മയുടെ അടുക്കല്‍ത്തന്നെ എത്തി തപസ്സനുഷ്ഠിച്ച്‌ ലക്ഷ്യത്തിലെ 
അണമെന്നാണ്‌ സര്‍വ്വാത്മചൈതന യുടെ ആഗ്രഹം 


പ്രബലമായ ലൌകിക വാസനകളില്‍ കുരുങ്ങിയ ഗംഗയെപ്പോലുളള 
പാശ്ചാതൃയുവാക്കളെപ്പോലും എത അനായാസമാണ്‌ അമ്മ 'ആദ്ധ്യാ 
ത്മികതയുടെ ഉയര്‍ന്ന പടവുകളിലേക്കു നയിക്കുന്നതെന്നു മനസ്സിലാകു 
മ്പോള്‍ എത്ര ആശ്വാസമാണു തോന്നുന്നത്‌ ! ആയിരമായിരം വര്‍ഷങ്ങളി 
ലോരിക്കലേ ഇത്തരം മഹാഗുരുക്കന്മാര്‍ ആവിര്‍ഭവിക്കാറുള്ളൂ. 


12 
ഫ്രഞ്ചുഭരണ്രപദേശമായ റീയൂണിയനില്‍ 8-10-53-ല്‍ ജുനിച്ച , മധു 
ഭാരതീയവംശളുനാണ്‌. ചെറുപ്പം മുതല്‍ മധുവിന്‌ സന്യാസിയാകണമെന്ന 
മോഹമായിരുന്നു. സഹോദരി രുഗ്മിണിക്കും ആദ്‌ ധ്യാത്മികത്തില്‍ 
താല്പര്യമുണ്ട്‌. 


300 


മധു 1976-ല്‍ ഭാരതത്തില്‍ വരികയും രാമകൃഷ്ണാ്രശമങ്ങളുമായി 
ബന്ധപ്പെടുകയും ചെയ്തു. ഹിമാലയത്തില്‍ പോയി സാധന അനുഷ്ഠി 
ക്കുന്നതിനെപ്പററി ബേലൂര്‍മഠത്തിലെ വീരേശ്വരാനന് ദജിയോടു ചോദിച്ചു. 
സ്വാമിജി പറഞ്ഞു_ ഹിമാലയം വേണ്ടാ. ദക്ഷിണഭാരതത്തിലേക്കു 
പോവുക. അതാണു മധുവിനു നല്ലത്‌ . അതനുസരിച്ച്‌ അരുണാചല 
ത്തിലെത്തി സാധന അനുഷ്ഠിച്ചുവരവേ ചന്ദ്രുവില്‍നിന്ന്‌ അമ്മയെപ്പററി 
അറിഞ്ഞു. ചന്ദ്രു പറഞ്ഞു_'താങ്കള്‍ കാളീപൂജുകനാണല്ലോ. കാളി 
വളളിക്കാവിലുണ്ട്‌. പോയി കാണണം.” അങ്ങനെ 1-6-80-ല്‍ മധു 
. വളളിക്കാവിലെത്തി. അപ്പോള്‍ ഭാവസമയമായിരുന്നു. അമ്മ കളരിയില്‍ 
ഗായ്രതിയോടു പറഞ്ഞു_ മധുമോന്‍ വെളിയില്‍ വന്നിട്ടുണ്ട്‌. കൂട്ടിക്കൊണ്ടു 
വരണം.” കളരിയില്‍ക്കയറി കൃഷ്ണഭാവത്തിലുളള അമ്മയെ കണ്ടപ്പോള്‍, 
പെട്ടെന്ന്‌ അറിയാതെ മധു കരഞ്ഞുപോയി. അമ്മ മധുവിനോടു പറഞ്ഞു--- 
“എത്രകാലമായി ഞാന്‍ നിന്നെ കാത്തിരിക്കുന്നു!” 


അടുത്തദിവസം അമ്മ വീരേശ്വരാനന്ദസ്വാമികളുടെ ഒരു പടം 
കൈയില്‍വച്ചിട്ട്‌ അതാരുടെ പടമാണെന്ന്‌ ഓരോരുത്തരോടും ചോദിക്കാന്‍ 
തുടങ്ങി. അടുത്തിരുന്ന മധു പറഞ്ഞു_ വീരേശ്വരാനന്ദജി.” 

അമ്മ “ഇദ്ദേഹം ഒരു നല്ല മനുഷ്യന്‍.” 


വീരേശ്വരാനന്ദജിയെ ധ്യാനസമയത്തു കണ്ടതായി അമ്മ മധുവിനോടു' 
പറഞ്ഞു. തന്‍െറ ശിഷ്യനായ മധുവിനെ ദക്ഷിണത്തിലേക്കു പറഞ്ഞുവിട്ട 
ദീര്‍ഫ്പദര്‍ശിയാണല്ലോ സ്വാമിജി. അമ്മ ദേവീഭാവസമയത്ത്‌ മധുമോന്‌ , 
മ്രന്തദീക്ഷ നല്കി. 


1982-ല്‍ മധു റീയൂണിയനില്‍ അമ്മയുടെ ജന്മദിനം ആഫ്ോഷിച്ചു. 
അന്നത്തെ ഭളുനസമയത്ത്‌ മധുവിന്‍റെ സഹോദരി രുഗ്മിണിയില്‍ 
അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി. വളളിക്കാവിലെപ്പോലെതന്നെ രുഗ്മി . 
ണിയിലൂടെ അമ്മ മധുമോനെ അനുഗ്രഹിച്ചു. അമ്മയുടെ സാന്നിദ്ധ്യം 
അനുഭവിച്ച ഭക്തജനങ്ങള്‍ ഭക്‌ തിപരവശരായി കണ്ണീരൊഴുക്കി. റീയൂണി 
യനില്‍ അമൃതാനന ദമയീമിഷന്‍െറ ശാഖ സ്ഥാപിച്ച്‌ മധു സനാതന 
ധര്‍മ്മ്രപചരണത്തില്‍ ഏര്‍പ്പെട്ടു. വിനയം, പാണ്ഡിത്യം, .ഭൂതദയ, 
പ്രവര്‍ത്തനശേഷി ഉവയെല്ലാമുള്ള മധു ഒരു നല്ല സാധകനാണ്‌ . 24-2-1985-ല്‍ 
അമ്മയുടെ മേല്‍നോട്ടത്തില്‍ വിധിപ്രകാരം (ബഹ്മചര്യദീക്ഷ കിട്ടിയതോടെ 
മധുസൂദന്‍ പ്രേമാത്മചൈതന്യയായിത്തീര്‍ന്നു. അഹങ്കാരമില്ലാത്ത മധു 
അമ്മയോടുള്ള വിധേയത്വം ഇങ്ങനെ വെളിവാക്കി “എന്നെ ഞാനാക്കിയത്‌ 
അമ്മയാണ്‌. അമ്മയ കണ്ടില്ലായിരുന്നുവെങ്കില്‍ ഞാന്‍ ഒരു ലാകികനാ 
കാനുളള സാധ്യതയുണ്ടായിരുന്നു. സന്യാസമാര്‍ഗ്ഗത്തില്‍ ഉറച്ചുനില്‍ക്കാന്‍ 
എനിക്കു കഴിഞ്ഞത്‌ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ടു മാധതമാണ്‌. 
വ്യക്തിപരമായ യോഗ്യതയേക്കാള്‍ ഗുരുകൃപയാണ്‌ ആദ്ധ്യാത്മിക 


പുരോഗതിക്കു മുഖ്യം.” 


301 


18 
1955-ല്‍ സ്വിററ്സര്‍ലണ്ടില്‍ ജനിച്ച വെര്‍ണര്‍ ചെറുപ്പം തൊട്ട്‌ 
സത്യാന്വേഷിയായിരുന്നു. (കിസ്തുമതത്തെക്കാള്‍ ഭാരതീയ വേദാന്തം 
ഉഷ്ടപ്പെട്ടു. 1980-ല്‍ ഭാരതത്തിലേക്കു പുറപ്പെടുമ്പോള്‍ വെര്‍ണര്‍ ലൌകികം 
പെറുത്തുകഴിഞ്ഞിരുന്നു. ബോംബെ ചിന്മയാമിഷനില്‍ താമസിക്കുമ്പോള്‍ 
ചന്ര്രുവില്‍നിന്ന്‌ വളളിക്കാവിലമ്മയെപ്പററി അറിയുകയും 1980 ഡിസംബറില്‍ 
വളളിക്കാവിലെത്തുകയും ചെയ്തു. 


അമ്മയുടെ ദര്‍ശനമാര്രയില്‍ത്തന്നെ വെര്‍ണറുടെ ഉളളാകെ ഇളകിമറി 
ഞ്ഞു. തേടിയതു കണ്ടെത്തി എന്നു തോന്നി. തന്‍െറ ധാരണയ്ക്കപ്പുറം 
നില്ക്കുന്ന ഗുരുവിന്‍െറ മുമ്പില്‍ എത്തിയതായി മനസ്സു മ്രന്തിച്ചു. നിരന്തരം 
ഭാവലഹരിയില്‍ മുഴുകിയ ദിവസങ്ങള്‍ ആശ്രമത്തില്‍ ചെലവഴിച്ചു. 
ആദ്ധ്യാത്മികതയുടെ സ്വപ്നഭൂമിയില്‍ എത്തിയിരിക്കുന്നു. തികച്ചും 
അവിശ്വസനീയം. ബോംബെയ്ക്കു മടങ്ങിയെങ്കിലും ഇരിപ്പുറച്ചില്ലു. രാവും 
പകലും അമ്മയുടെ ചിന്തതന്നെ. ഒരുനിമിഷംപോലും അമ്മയിൽനിന്നു 
വിട്ടുമാറാന്‍ വയ്യ. അമ്മ തന്നെ വിളിക്കുന്നു. വെര്‍ണര്‍ വേഗം വളളിക്കാവില്‍ 
ഓടിയെത്തി. അമ്മ പറഞ്ഞു മന്ത്രദീക്ഷ നല്കാന്‍ അമ്മ മോനെ 
വിളിച്ുവരുത്തിയിരിക്കുകയാണ്‌ .' മന്തം നല്കുകയും ചെയ്തു. ഒരിക്കല്‍ 
ക്കൂടി ബോംബെ ചിന്മയാകേന്‍ ശ്രത്തില്‍ പോയ വെര്‍ണര്‍ വേഗം തിരികെ 


വന്നു. അപ്പോള്‍ അമ്മ പറഞ്ഞു റി സങ്കല്‌ പ്രപകാരമാണ്‌ മോന്‍ 
തിരിച്ചുവന്നത്‌ .” 


സാധനയ്ക്കാവശ്യമായ നിര്‍ദ്ദേശങ്ങള്‍ അമ്മ നല്‍കി. വെര്‍ണര്‍ 
കഠിനസാധനയില്‍ മുഴുകി: കുറച്ചുകാലം വളളിക്കാവിലും പിന്നെ 
തിരുവണ്ണാമലയിലും താമസിച്ച്‌ സാധന അനുഷ്ഠിച്ച. എവിടെയായാലും 
അമ്മ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്‌ എന്നു വെര്‍ണര്‍ക്കു ബോധ്യമായിത്തുടങ്ങി. 
തിരുവണ്ണാമലയിലെ വിരൂപാക്ഷ ഗുഹയില്‍ മണിക്കൂറുകളോളം ധ്യാന 
നിരതനായിരുന്ന വെര്‍ണറെ ദിവ്യാത്മാവെന്നു കരുതി . കുമ്പിടാന്‍ 
സന്യാസിമാര്‍വരെ തയ്യാറാവുകയും വെര്‍ണര്‍ അതൊക്കെ ഇഷ്ടപ്പെടാന്‍ 
തുടങ്ങുകയും ചെയ്തപ്പോള്‍ അമ്മ വെര്‍ണറെ വളളിക്കാവിലേക്കു തിരികെ 
വിളിച്ചു. അതോടെ തന്‍െറ തെററ്‌ വെര്‍ണര്‍ മനസ്സിലാക്കി. എര്ത 
ദൂരെയായാലും തന്‍െറ മനസ്സിന്‍െറ സൂക്ഷ്മതലങ്ങളെ അമ്മ ശ്രദ്ധി 
ക്കുന്നുണ്ടെന്നു വെര്‍ണര്‍ക്കു മനസ്സിലായി. 


സത്യസാക്ഷാത്ക്കാരത്തിനുളള തീരവമായ ആഗ്രഹംമൂലം അതു 
സാധിക്കാത്ത നിരാശയാല്‍ വെര്‍ണര്‍ നിരാഹാരമനുഷ്ഠിക്കുകയും 
ആത്മഹത്യ ചെയ്യാന്‍ കടലില്‍ ചാടുകയുമുണ്ടായി. അമ്മ കാത്തുരക് ഷിച്ചു. 
ഒരിക്കല്‍ വെര്‍ണര്‍ പരാതിപ്പെട്ടു- മൂന്നുവര്‍ഷംകൊണ്ടു ലക്‌ ട്ഷ്യത്തി 
ലെത്താമെന്ന്‌ അമ്മ പറഞ്ഞല്ലോ. എന്നിട്ട്‌ ഞാന്‍ എങ്ങും എത്തിയില്ലല്ലോ.” 


302 


അമ്മ മൂന്നുവര്‍ഷം മതി എന്ന്‌ അമ്മ പറഞ്ഞിരിക്കാം. അതുകൊണ്ടു 
മോന്‍ ഉത്സാഹിച്ചു സാധന. ചെയ്തു. അമ്മയില്‍ വിശ്വാസവും 
സമര്‍പ്പണവുമുണ്ടെങ്കില്‍ സാധന തുടരുക.” 


1983 ഒടുക്കം മുതല്‍ വെര്‍ണര്‍ തിരുവണ്ണാമലയിലുളള മാതാ 
അമൃതാനന്ദമയീ ആശ്രമത്തില്‍ താമസിച്ച്‌ സാധനയില്‍ മുഴുകി, 
ഒരുദിവസം പതിനഞ്ചും ഇരുപതും മണിക്കൂര്‍ ധ്യാനിക്കുന്ന വെര്‍ണര്‍ 
വൈരാഗ്യത്തിനും സ്ഥിരപരിശ്രമത്തിനും മാതൃകയാണ്‌. ബാഹ്യകാര്യ 
ങ്ങളില്‍ ശ്രദ്ധയേ ഇല്ല. മുന്നോട്ടാഞ്ഞ്‌ അലപം ചരിഞ്ഞ്‌ അന്തര്‍മുഖനായി 
വെര്‍ണര്‍ നടന്നുപോകുമ്പോള്‍ .അമ്മ പറയും-- നോക്കൂ അവന്‍െറ 
മുഖത്തെ ര്രകാശം വ്യക്തമായി കാണാം. ധ്യാനത്തിന്‍റെ ഒരവസ്ഥ 
യിലുണ്ടാകുന്ന ശരീരത്തിന്‍െറ ചരിവ്‌ നടത്തത്തിലുണ്ട്‌. എല്ലാവരോടും 
സമത്വമായിട്ടാണവന്‍ പെരുമാറുന്നത്‌. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം. 
ആസനസിദ്‌ ധിയുമുണ്ട്‌ . മണിക്കൂറുകളോളം ഒററ ഇരിപ്പിരിക്കും. ഇങ്ങനെ 
അധ്വാനിക്കണം.” 


വെര്‍ണര്‍ക്ക്‌ ഇടയ്ക്കിടെ നടുവുവേദന വരും. അപ്പോള്‍ അമ്മ പറയും 
“കുണ്ഡലിനി ഉണര്‍ന്നാല്‍ ചിലര്‍ക്ക്‌ ഇങ്ങനെ നടുവുവേദന വരും." 
അമ്മതന്നെ മരുന്നും ശുരശൂഷയും നല്‍ കുകയും നടു തിരുമ്മിക്കൊടുക്കുകയും 
ചെയ്യുന്നതു കാണാം. ഒരിക്കല്‍ ദേഹത്തെ കടുത്ത ചൂടുകൊണ്ടു വെര്‍ണര്‍ 
വലഞ്ഞു. ദേഹത്തു, കുരുക്കള്‍ പൊന്തി. ചോദിച്ചപ്പോള്‍ അമ്മ പറഞ്ഞു 
“കുണ്ണ്ഡ്ലിനി ഉണരുമ്പോള്‍ ഭയങ്കരമായ ചൂടുണ്ടാകും. യോഗശാസ്ര്രത്തില്‍ 
അതിനു പല പ്രതിവിധികളുമുണ്ട്‌. ചന്ദനം അരച്ചു പൂശുകയും മററും 
ചെയ്യും.” അമ്മതന്നെ മരുന്നു തയ്യാറാക്കി വെര്‍ണര്‍ക്കു കൊടുക്കുന്നതു 
കണ്ടിട്ടുണ്ട്‌ . നല്ല വെണ്ണ അമ്മ വെര്‍ണറുടെ തല്യില്‍ തളുംവച്ചു. എന്നിട്ട്‌ 
മററുള്ളവരോടായി അമ്മ പറഞ്ഞു നിങ്ങളും ഇരിക്കൂ. നിങ്ങളിരിക്കുന്നിടത്ത്‌ - 
തമ്മ എല്ലാം എത്തിക്കാം. ഒന്നുമറിയണ്ടാ. അമ്മ നിങ്ങളുടെ ദാസി.” 


അമ്മ തുടര്‍ന്നു_ നോക്കൂ, സദ്ഗുരുവില്ലാതെ ലക്ഷ്യത്തിലെത്തുക 
സാധ്യമല്ലെന്നു കാണുന്നുണ്ടോ? സാധകന്‌ ശാരീരികമായും മാനസികമായും 
മററും പലവിധ തടസ്സങ്ങള്‍ വരും. അതെല്ലാം അറിഞ്ഞു പരിഹരിച്ച്‌ 
സാധകനെ - ലക്ഷ്യത്തിലെത്തിക്കാന്‍ സിദ്ധഗുരു അടുത്തുവേണം. . 
നിങ്ങളെയെല്ലാം സേവിക്കാനാണ്‌ അമ്മ ഇവിടെയിരിക്കുന്നത്‌ . വേഗം 
ലക്ഷ്യത്തിലെത്താന്‍ നോക്കുവിന്‍! ‘ലക്ഷ്യബോധമുളളവന്‍ ഒട്ടും 
ചലിക്കാതെ മുന്നോട്ടുപോകും” എന്ന്‌ അമ്മ പറയാറുണ്ട്‌. ഇത്‌. വെര്‍ണര്‍ക്കു 
-പാകമാണ്‌. 

ഓരോരുത്തര്‍ (പഭാഷണക്കൊതി, ഡിയഗിക്കൊതി, സ്ഥാനമാനക്കൊതി, 
സ്വാമിജിയും മഠാധിപതിയും ആചാര്യനുമാകാനുളള കൊതി, മററുളളവരുടെ 
മുമ്പില്‍ കേമനാകാനുളള കൊതി ഇവയെല്ലാം പേറി സ്വന്തം വാസനകളുടെ 


303 


കൈയിലെ കളിപ്പാട്ടങ്ങളായി തുള്ളുമ്പോള്‍, വെര്‍ണര്‍ ലക്ഷ്യത്തില്‍ 
ഉച്ചനില്ക്കുന്നതു കാണുന്നത്‌ ആശ്വാസകരമാണ്‌. 


അമ്മ ഓരോരുത്തരെ ഓരോ രീതിയില്‍ വച്ചിരിക്കുന്നു. അതില്‍ വെര്‍ണറെ 
അമ്മ വച്ചിരിക്കുന്ന രീതി ഏതു സാധകനെയും കൊതിപ്പിക്കും. 


14 
ആലപ്പുഴയില്‍ നെടുമുടി സ്വദേശിയായ നീലകണ്റഠപ്പിളളയെ 
പരിചയക്കാര്‍ 'നെടുമുടി' എന്നു വിളിക്കുന്നു. സഹോദരിയുടെ മാറാവ്യാധിക്കു 
പരിഹാരം തേടി വളളിക്കാവിലെത്തിയ നെടുമുടി മായാവ്യാധിക്കുകൂടി 
മരുന്നു കണ്ടെത്തി എന്നു പറയണം. 1978 ആരംഭത്തിലെ ആദ്യദര്‍ശനത്തില്‍ 
ത്തന്നെ നവാഗതനായ നെടുമുടിയുടെ എല്ലാ കുടുംബരഹസ്യങ്ങളും 
ദോഷങ്ങളും പരിഹാരവുമെല്ലാം അമ്മ പറഞ്ഞപ്പോള്‍ വിശ്വാസം 


ഉറയ്ക്കാതിരിക്കാന്‍ സാധ്യമല്ലാതെ വന്നു. അമ്മ പറഞ്ഞ പരിഹാരങ്ങള്‍ 


ചെയ്തപ്പോള്‍ വീട്ടിലെ ്രഹപ്പിഴകള്‍ മാറി. 


വീട്ടില്‍ സ്വസ്ഥതയായപ്പോള്‍, വീട്ടില്‍ നില്ക്കുന്നതു സ്വസ്ഥതയല്ലാതായി 

നെടുമുടിക്ക്‌. ആശ്രമത്തില്‍ വന്ന്‌ അമ്മയെ കണ്ടെങ്കിലേ മനഃസമാധാനം 
ഉളളൂ. വീട്ടില്‍ ബാധ്യതകള്‍ കുറവാകയാല്‍ ആശ്രമത്തില്‍ താമസിക്കാന്‍ 
സൌകര്യമായി. ആശ്രമത്തിലെ മരാമത്തുകള്‍ നെടുമുടി സ്വയം ഏറെറടു 
ത്തിരിക്കുകയാണ്‌ . വൃക്ഷലതാദികള്‍ നടുക, കൃഷികാര്യങ്ങള്‍ നോക്കുക, 
ആശ്രമപരിസരം ശരിയാക്കുക, കുടിലുകള്‍ കെട്ടുക, കേടുപാടു പോക്കുക, 
ഡുതുക്കിപ്പണികള്‍ “നടത്തുക എന്നിവയെല്ലാം നെടുമുടി ഏറെറടുത്തു 
ചെയ്യും. അതേസമയം ജപധ്യാനാദികളും ഉണ്ട്‌ . കൃഷിയിലും മരാമത്തിലും 
വാസനയുള്ള നെടുമുടി തന്‍െറ കഴിവുപയോഗിച്ച്‌ നിസ്വാര്‍ത്ഥമായി 
അമ്മയെ പൂജിക്കുന്നു. ) % 

തസ്മാദസക്തഃ സതതം 

കാര്യം കര്‍മ്മ സമാചര 

അസക്‌ തോ ഹ്യാചരന്‍ കര്‍മ്മ 

പരമാപ്‌ നോപതി പൂരുഷ: (ഗീത.3.9) 
അതുകൊണ്ട്‌ അസക് തനായി എപ്പോഴും കര്‍മ്മം ചെയ്യുക.. നിഷ്കാമ 
ര്‍ര്‍മ്മമനുഷ്‌ ഠിക്കുന്ന പുരുഷന്‍ പരമപദം (പാപിക്കും. 


, ഈ വഴിക്കാകണം അമ്മ നെടുമുടിയെ നയിക്കാന്‍ തീരുമാനിച്ചത്‌ .- 


15 
ക്ളാപ്പന കോണത്തു (അക്കരവീട്‌) വീട്ടിലെ കുഞ്ഞുമോള്‍ 
ഭാവത്തിനുമുമ്പ്‌ 1972 മുതല്‍ അമ്മയുമായി പരിചയമായി. വീട്ടുകാര്‍ 


തമ്മിലുളള പരിചയംകൊണ്ട്‌ പത്തുവയസ്സിനുമുമ്പു മുതല്‍ “സുധാമണി . 


304 


യക്ക യുമായി സ്നേഹബന് ധത്തിലായ കുഞ്ഞുമോള്‍ ഏതാനും വര്‍ഷ 
ങ്ങള്‍ക്കകം അഭേദ്യമായ ഒരു ആദ്ധ്യാത്മികബന ധത്തിലേക്കു നയിക്കപ്പെട്ടു, 


അമ്മയോട്‌ അടുക്കാനിടയായതിനെപ്പററി കുഞ്ഞുമോള്‍ക്കു പറയാ 
നുളളതിതാണ്‌ _ “അന്നെനിക്ക്‌ ആദ്ധ്യാത്മികമൊന്നും അറിഞ്ഞുകൂടാ. 
അമ്മച്ചിക്ക്‌ എല്ലാവരോടും വലിയ സ്‌നേഹമാണ്‌. എന്നോടും സ്നേഹമാണ്‌. 
അതുകൊണ്ട്‌ എനിക്കും അമ്മച്ചിയോട്‌ ഭയങ്കരസ്‌ നേഹമായി. എപ്പോഴും 
അമ്മച്ചിയെ കാണണമെന്നു തോന്നും. സ്നേഹംകൊണ്ടു മാ്രമാണ്‌ 
അമ്മച്ചിയുടെ അടുക്കല്‍ വന്നുകൊണ്ടിരുന്നത്‌ .' 


കുഞ്ഞുമോള്‍. വീട്ടില്‍ നുണപറഞ്ഞിട്ട്‌ ഇടമണ്ണേലേക്ക്‌ ഓടിയോടി 
വരുമായിരുന്നു. ഒററയ്ക്ക്‌ അവിടെയുമിവിടെയും കുത്തിയിരിക്കുന്ന 
“അക്കയുടെ അടുത്തുചെന്ന്‌ വര്‍ത്തമാനം പറഞ്ഞ്‌ ഇരിക്കും. ഭക്ഷണത്തില്‍ 
തീരെ ശ്രദ്ധയില്ലാത്ത 'അക്ക്യെ നിര്‍ബന്ധിച്ച്‌ അല്പം വല്ലതും 
' കഴിപ്പിക്കും. അങ്ങനെ രണ്ടുവര്‍ഷം കഴിഞ്ഞപ്പോഴാണ്‌ കൃഷ്ണഭാവാരംഭം. 
അതോടെ കൂടുതല്‍ സമയം ഇടമണ്ണേല്‍ കഴിയാമെന്നായി. ഭാവത്തിനു . 
വന്നാല്‍ അടുത്ത ദിവസംവരെ 'അക്ക യോടൊപ്പം കഴിയും. 


അമ്മ കുഞ്ഞുമോള്‍ക്കു ചില നിര്‍ദ്ദേശങ്ങള്‍ കൊടുത്തിട്ടുണ്ട്‌ 
വീട്ടുകാരോട്‌ ബന്ധവും മൈതിയും പുലര്‍ത്തരുത്‌, ആരോടും മമതയോ 
വിദ്വേഷമോ അരുത്‌, സമഭാവന വേണം, എല്ലാവരിലും ഈശ്വരചൈതന്യം 
കാണാന്‍ ശ്രമിക്കണം, സാധന ശരിയായി ചെയ്യണം. 


ധ്യാനത്തില്‍ അമ്മയുടെ രൂപം ഹൃദയത്തില്‍ തെളിഞ്ഞുകാണാറുളളതി 
നാല്‍ കുഞ്ഞുമോള്‍ക്കു നല്ല ആത്മവിശ്വാസമുണ്ട്‌. അമ്മ ദൂരെ 
യാര്രയിലായിരിക്കുമ്പോള്‍ രാ്രിയില്‍ കിടക്കുമ്പോള്‍ അമ്മ കൂടെ 
കൂട്ടുകിടക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്‌, അമ്മയുടെ ദിവൃശക്തിയില്‍ 
വിശ്വാസമുറയ്ക്കാന്‍ ഇത്‌ സഹായിച്ച. 

കുഞ്ഞുമോള്‍ നല്ല രീതിയില്‍ ഡയറിക്കുറിപ്പുകള്‍ എഴുതി സൂക്‌ ഷിച്ചിട്ടുണ്ട്‌ . 
അവയുടെ കൂട്ടത്തില്‍ കുഞ്ഞുമോള്‍ സ്വയം രചിച്ച പല നല്ല കീര്‍ത്തനങ്ങളും 
കാണാം. . 


1. ആനന്ദമയി അമൃതകല്ലോലിനീ 
ആദിപരാശക്തി ലോകമാതേ 
ശരണദാ്രതീ ദേവീ കരുണാ തരംഗിണീ 
കമലനേത്രേ അംബേ അമൃതമയീ 
ശിവശങ്കരീ ദേവീ ജഗദംബികേ ജയ 
ഇജയജുഗദീശ്വരീ ജഗന മോഹിനീ. 


2. ശ്രീ പരമേശ്വരീ ലോകമാതേ 


305 
ശ്രീ ഇഗദീശ്വരീ വിശ്വനാഥേ 

ശ്രീ ഭുവനേശ്വരീ ്രാണനാഥേ 

ശ്രീ ജഇഗല്‍വന്ദിനീ കൈതൊഴുന്നേന്‍ 


നിത്യനിരാമയീ നിന്നരികില്‍ 
നീറും മനസ്സുമായ്‌ കാത്തുനില്പ്പു 
തെല്ലലിവില്ലേ നിന്‍ ഛൃരതിയോട്‌ 
നീയല്ലാതിന്നെനിക്കാരുമില്ല. 


ശാന്തിസ്വരൂപിണീ ലോകവന്ദ്യേ 
ശാന്തി പരത്തിടും പ്രേമമാത്രേ 
സ്നേഹത്തോടെന്നില്‍ കനിയുകില്ലേ 
സ്നേഹത്താലെന്നെ തഴുകുകില്ലേ. 


സംസാരവാരിധി തന്നിലെന്നെ 
ആഴ്ത്താന്‍ തുനിയല്ലേ ലോകനാഥേ 
കെല്പില്ലതായേയീ മായയാകും 
സിന്ധുവില്‍ നട്ടം തിരിഞ്ഞിടുവാന്‍. 


സ്നേഹാര്‍ദ്രമായ നിന്‍ കണ്ണുകൊണ്ട്‌ 
ഒന്നു കടാക്ഷിച്ചാല്‍ പൊന്നുതായേ 
എന്നെയലട്ടുന്ന ദുഃഖമൊക്കെ 
ഓടിയൊളിച്ചിടുമാ നിമിഷം 
കര്‍മ്മത്തിന്‍ ചെയ്തിയാലായിരിക്കാം 
ഈവിധം ദുഃഖങ്ങള്‍ വന്നുകൂടി. 
അംബികേ നീ കനിഞ്ഞീടുമെങ്കില്‍ 
കര്‍മ്മഫലമെല്ലാം ശാന്തിമാര്‍ഗ്ഗം. 


കര്‍മ്മഫലദാതാ നീതാനല്ലോ 
കര്‍മ്മത്തെ ചെയ്യിപ്പോള്‍ നീതാനല്ലോ 
കര്‍മ്മവും കര്‍മ്മിയും നീതാനല്ലോ 
ഈ ലോകം നിന്നുടെ കേളിശാല. 


ഈലോകം നിന്‍ കളിപ്പന്തുപോലെ 
പൊന്‍കര പല്ലവം തന്നിലായി 
നീ കളിച്ചീടുമ്പോള്‍ പന്തെടുത്ത്‌ 


അങ്ങോട്ടുമിങ്ങോട്ടും തട്ടിടുന്നു. ശ്രീ പരമേശ്വരി) 


306 


3. സദ്ഗുരു അമൃതാനന്ദമയി 
ജഗദ്ഗുരു അമൃതാനന്ദമയീ 
്രഹ്മസ്വരൂപിണി അമൃതമയി 
സദ്ഗുരു അമൃതാനന്ദമയി 


ജഗദോദ്‌ധാരിണി അമൃതമയി 
ജയജുഗത്വന ദിനി അമൃതമയി 
ജഗദേകമാതാ അമൃതമയി 
സദ്ഗുരു അമൃതാനന്ദമയി. 


കുഞ്ഞുമോള്‍ ഡയറി എഴുതുന്നു 
"അമ്മേ, ഈ ലോകത്ത്‌ മനുഷ്യന്‍ സമ്പത്ത്‌ കുന്നുകൂട്ടി സുഖിക്കാനു ' 
ദ്ദേശിക്കുന്നു. എന്നാല്‍ അവന്‍ ഉടന്‍തന്നെ കിട്ടുന്നതു ദുഃഖമാകും. 
എന്നാല്‍ നിന്നെയും നിനച്ചുകൊണ്ട്‌ നിന്നില്‍ ലയിച്ച്‌ ഈ ലോകം പോലും 
മറന്ന്‌ വെറും കൌപീനധാരികളായി എത്രയോ മഹാത്മാക്കള്‍ ആനന്ദമ 
ത്തരായി നൃത്തമാടുന്നു! അതിനെ അപേക്ഷിച്ചുനോക്കുമ്പോള്‍ ഈ 
ലോകത്തിലെ ഏററവും വലിയതെന്നു കരുതുന്നതെന്തും എത്രയോ 
നിസ്സാരമാണ്‌, എ്രയോ നീചമാണ്‌. വെറും കപടവും വഞ്ചനയും നിറഞ്ഞ 
ലോകം. സ്നേഹിക്കുകയാണെന്നു പുറമെ പ aad കുററം 
കാണിക്കുമ്പോള്‍ കാണാം ഓരോരുത്തരുടെയും തനിനിറം.” 


അമ്മയോട്‌ അടുത്തിടപഴകാന്‍ ഭാഗ്യം ലഭിച്ച കുഞ്ഞുമോള്‍ അമ്മയെപ്പററി 
എഴുതിയിരിക്കുന്നതു നോക്കാം— 


"അമ്മ എത്രയോ കരുണാനിധിയാണ്‌! ഓരോ പ്രാവശ്യവും - 
കണക്കില്ലാതെ നമ്മള്‍ തെറ്റു ചെയുന്നു. എന്നാല്‍ എല്ലാം ക്ഷമിച്ചു 
പിന്നെയും നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാന്‍ ശ്രമിക്കുന്നു. അജ്‌ ഞാനത്താല്‍ 
നമുക്ക്‌ അമ്മയുടെ മഹത്വം അറിയാന്‍ വയ്യാതെ പോകുന്നു. ആരും 
സഹിക്കാത്ത തെറ്റുകള്‍ എരത ചെയ്യുന്നു. അതൊക്കെ അമ്മ സഹിക്കുന്നു. 
പ്രസവിച്ച തളളപോലും ഒരു പരിധിവരയേ സഹിക്കുകയുളളു. .എന്നാല്‍ 
, നമ്മുടെ അമ്മ എന്തെങ്കിലും ദ്വേഷിക്കുന്നെങ്കില്‍ തന്നെയും നമ്മുടെ 
നന്മയ്ക്ക്‌ വേണ്ടിയാണ്‌; നമ്മുടെ അഹങ്കാരത്തെ . നശിപ്പിക്കാനായിട്ട്‌ 
ഇരയും ക്ഷമയും ത്യാഗവും സ്നേഹവും എവിടെ കാണാന്‍ കഴിയും?" 


“ഒരുദിവസം: ഞാന്‍ അമ്മയുടെ അടുത്തുചെന്നു. അമ്മ കണ്ട ഭാവം 
നടിച്ചില്ല. ഞാന്‍ ഏറെ കാത്തുനിന്നിട്ടും അമ്മ നോക്കിയതേയില്ല. അമ്മയ്ക്ക്‌ 
ഇഷ്‌ ടമല്ലാത്ത വല്ലതും ഞാന്‍ ചെയ്തിരിക്കാം. എനിക്ക്‌ വലിയ ദേഷ്യമായി. 
തിരിച്ചു വന്ന ഞാന്‍ എന്‍െറ ദേഷ്യമെല്ലാം ഗായ്രതി അക്കയോടു തീര്‍ത്തു. 
അക്കയെ ഞാന്‍ അകാരണമായി ശകാരിച്ചു വഴക്കിട്ടു. സങ്കടം സഹിക്കാതെ 
. ഗായ്രതിയക്ക ഭിത്തിയിലടിച്ചു. അമ്മ ഇതെല്ലാം അറിഞ്ഞു. മൂന്നുദിവസം 


307 
| ഞാന്‍ അമ്മയെ കാണാതെ കഴിഞ്ഞു. പിന്നെ ചായയും കൊണ്ട്‌ അമ്മയുടെ 
' അടുത്തുപോകേണ്ടി വന്നു. എന്നെ കണ്ടിട്ട്‌ അമ്മയ്ക്ക്‌ ഒരു ഭാവഭേദവും 
ഇല, അമ്മയുടെ ശാന്തവും സ്‌നേഹപൂര്‍ണ്ണവുമായ മുഖം കണ്ടപ്പോള്‍ 

എന്‍റ. ഹൃദയം പിടച്ചു. ഞാന്‍ ഒരിടത്തു മാറിയിരുന്നു ഒരുപാട്‌ കരഞ്ഞു. 
അങ്ങനെ അമ്മ എന്‍െറ അഹങ്കാരം കുറെ കുറച്ചു.” 


“അമ്മയുടെ ഓരോ വാക്കിനും (പവര്‍ത്തിക്കും, എന്തിന്‌, ഓരോ 
നോട്ടത്തിനും പിന്നിലുള്ള ആന്തരികാര്‍ത്ഥം എന്താണെന്നു നമുക്ക്‌ 
മനസ്സിലാക്കാനൊക്കുകയില്ല. അമ്മയ്ക്ക്‌ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്‌, 


മാതൃകയ്ക്ക്‌ വേണ്ടിയാണ്‌ . ഒരു നിയമം അമ്മ തെറ്റിച്ചു ചെയ്‌താല്‍ മക്കളും 
അനുകരിക്കും.” | 


“യഥാര്‍ത്ഥമായിട്ട്‌ അമ്മ പറയുന്ന അതേരീതിയില്‍ പോയിരുന്നെങ്കില്‍ 
എനിക്ക്‌ ഇപ്പോള്‍ ലക്‌ ഷ്യത്തിലെത്താമായിരുന്നു. എന്തുചെയ്യും? ബുദ്ധി 
ഒന്നു നിശ്ചയിക്കും. മനസ്സ്‌ വേറൊന്നു ചിന്തിക്കും. ശരീരം വേറൊന്നു 

' ചെയ്യും. പക്ഷേ, നമ്മള്‍ വിചാരിച്ചാലും നടക്കാതിരിക്കില്ല. മനസ്സ്‌ 
വസ്തുവിനെ ആഗ്രഹിച്ചാലും ശരീരം പോയെടുത്തില്ലെങ്കില്‍ സാധിക്കുകയില്ല. 

! അതുകൊണ്ട്‌ ആദ്യം ശരീരത്തെ പരിശീലിപ്പിക്കണം. അമ്മ പറയാറുണ്ട്‌ 
"നമ്മള്‍ എ്രയൊക്കെ താലോലിച്ചാലും പൂച്ചയെപ്പോലെ തരം കിട്ടുമ്പോള്‍ 
കട്ടു തിന്നാന്‍ നോക്കും മനസ്സ്‌. ഒരിക്കലും വിശ്വസിക്കരുത്‌ . എപ്പോഴും 
സൂക്ഷ്മപരിശോധന നടത്തണം. 


16 


1959-ല്‍ ആസ്റ്രേലിയയില്‍ ജുനിച്ച സൌമ്യ ജീവിതത്തിന്‍െറ 
നാനാവശങ്ങളുമായി പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോള്‍ ജീവിതത്തിന്‍െറ 
നിരര്‍ത്ഥകതയെപ്പറ്റി ബോധവതിയാകുകയും ആത്മീയതയിലേക്ക്‌ തിരി 
യുകയും ചെയ്തു. ഇരുപത്തിഒന്നാം വയസ്സില്‍ ഭാരതത്തിലെത്തി. 
മഹാരാഷ്രടയിലെ ഗണേശ്പൂരി ആശ്രമത്തില്‍ വച്ചു ചന്ര്ദുവില്‍ നിന്നു 
അമ്മയെപ്പറ്റി അറിഞ്ഞു. 1982 സെപ്റ്റംബറില്‍ സൌമ്യ വളളിക്കാവിലെത്തി. 
അമ്മയെ കണ്ടതോടെ ആരശമത്തില്‍ താമസിക്കാന്‍ തീരുമാനിച്ച. 
അതിനുളള കാരണം സൌമ്യ ഇങ്ങനെ പറയുന്നു “അമ്മയെപ്പോലെ പ്രേമം . 
ചൊരിയുന്ന ഒരു വ്യക്തിയെ ഞാന്‍ വേറെങ്ങും കണ്ടുമുട്ടിയിട്ടില്ല. പല 
ആശ്രമങ്ങളിലും കാണാറുള്ള വിദേശികളുടെ ശല്യം ഇവിടെയില്ല, 


അതിനാല്‍ സ്വസ്ഥമായി സാധന അനുഷ്ഠിക്കാന്‍ പറ്റും എന്നു ഞാന്‍ 
കണ്ടു” ' 


“ആദ്യമാദ്യം എനിക്ക്‌ അമ്മയുടെ നടപടികളുടെ അര്‍ത്ഥം 
മനസ്സിലായില്ല. എന്നാല്‍, അധികം താമസിയാതെ എനിക്ക്‌ ഒരു കാര്യം 
മനസ്സിലായി_അമ്മച്ചി ഈശ്വരൈക്യം പ്രാപിച്ച ജീവന മുക്തയാണ്‌; 


308 


മറ്റുളളവരെ ആ അവസ്ഥയിലെത്തിക്കുകയാണ്‌ അമ്മയുടെ ലക്ഷ്യം. മായ 
സത്യമാണെന്നു ധരിച്ചുകൊണ്ട്‌ പാശ്ചാത്യരീതിയിലുളള ജീവിതം 
എനിക്കിനി സാധ്യമല്ല. അതുകൊണ്ട്‌ ഭാരതത്തിലെ ആദ്ധ്യാത്മികമായ 
അന്തരീക്ഷത്തില്‍ അമ്മച്ചിയോടൊപ്പം കഴിയാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു.” 
അമ്മയുടെ അനുഗ്രഹത്താല്‍ വേഗം ആത്മീയപുരോഗതി നേടാമെന്നു 
വിശ്വസിക്കുന്ന സയമ്യയ്ക്ക്‌ അനുഭവത്തിന്‍െറ ബലമുണ്ട്‌. ദീര്‍ഘ്വനേരം 
കിടന്നുറങ്ങാന്‍ അമ്മ സാമ്യയെ അനുവദിക്കാറില്ല. സ്വപ്നത്തില്‍ ചെല്ലും, 
മുഖം തുടയ്ക്കാന്‍ തുണിയോ മറ്റോ ചോദിക്കും. സൌമ്യ ചാടിയെഴു 
ന്നേല്ക്കും. വീണ്ടും ഉറക്കം പിടിക്കുമ്പോള്‍ അമ്മ ഇതുപോലെ 
വിളിച്ചുണര്‍ത്തും. ഇത്‌ പലതവണ ആവര്‍ത്തിക്കും. സ്വപ്നമാണോ 
എന്നുപോലും സംശയമുണ്ടാകുന്ന സന്ദര്‍ഭങ്ങളുണ്ട്‌. സാധകരെ നയി 
ക്കുന്നതില്‍ അമ്മ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി ഇവിടെ കാണാം. 
ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച മാര്‍ഗ്ഗങ്ങളിലൂടെ അമ്മ 
സാധകരെ നയിക്കുന്നു. 


17 

ഹരിപ്പാട്ട്‌ 1954-ല്‍ ജുനിച്ച കുട്ടന്‍ 1976-ല്‍ ഒരു ജിജ്ഞാസുവായി 
വളളിക്കാവിലെത്തി. അന്ന്‌ കുട്ടന്‌ കമ്മ്യൂണിസത്തില്‍ നല്ല വിശ്വാസം 
ഉണ്ടായിരുന്നു. അമ്മയേയും ആ്രമത്തേയും ആക്ഷേപിച്ചു നടക്കുകയും 
ചെയ്തിരുന്നു. ആദ്യ ദര്‍ശനത്തില്‍ തന്നെ അമ്മ കുട്ടന്‍െറ ഭൂതകാല 
ജീവിതത്തിലെ പല ്രധാനസംഭവങ്ങളും പരിവര്‍ത്തനഫലട്ടങ്ങളും എടുത്തു 
പറഞ്ഞപ്പോള്‍ അമ്മയുടെ മഹത്വത്തില്‍ വിശ്വാസം തോന്നി. അമ്മ കുട്ടന്‍െറ 
ഗ്രൂമധ്യത്തിൽ വിരല്‍ അമര്‍ത്തിയപ്പോള്‍ ദേഹത്തേക്ക്‌ വൈദ്യുതി 
്രവഹിക്കുന്ന അനുഭവം ഉണ്ടായി. ആ അനുഭവം വിശ്വാസം ദ്യഡദമാക്കി 
ഉറപ്പിച്ചു. കൂടെക്കൂടെ വളളിക്കാവില്‍ വരാന്‍ തുടങ്ങി. ആശ്രമത്തില്‍ ചേരാന്‍ 
കുട്ടന്‍ താല്പര്യപ്പെട്ടു. കുറച്ചു കുടുംബബാധ്യതകള്‍ തീര്‍ക്കാനുണ്ടെന്നും 
അത്‌ അവസാനിപ്പിച്ചിട്ട്‌ വരണമെന്നും അമ്മ നിര്‍ദ്ദേശിച്ച. മൂന്നാഴ്ചയ്ക്കകം 
വിദേശത്തേക്ക്‌ പോകാന്‍ പറ്റുമെന്ന്‌ അമ്മ പറഞ്ഞു. അതനുസരിച്ച്‌ 
ഉദ്യോഗാര്‍ത്ഥം 1980-ല്‍ അജ്മാനിലേക്ക്‌ ജോലിക്കുപോയി. 


അവിടെ ഒരു ജോലിയില്‍ (പവേശിച്ചെങ്കിലും അത്‌ ഏറെത്താമസി 
യാതെ നഷ്‌ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടു. അപ്പോള്‍ കുട്ടന്‍ തന്‍െറ ഏക 
ആശ്രയമായ അമ്മയ്ക്ക്‌ വിവരങ്ങള്‍ എഴുതി. അമ്മ മറുപടി എഴുതി 
“മോന്‍ മുറിയിലിരുന്നാല്‍മതി. എങ്ങും ജോലിക്ക്‌ ഓടിനടക്കണ്ടാ. പറ്റിയ 
ആള്‍ മോന്‍െറ മുറിയില്‍ വരികയും രക്ഷിക്കുകയും ചെയ്യും. 


അമ്മയില്‍ വിശ്വാസമര്‍പ്പിച്ചുകൊണ്ട്‌ കുട്ടന്‍ മുറിയില്‍ത്തന്നെ 


സ്വസ്ഥനായി കഴിഞ്ഞുകൂടി. പെട്ടെന്നു ഒരുദിവസം നാട്ടുകാരനായ ഒരു 
(ഉദ്യോഗസ്ഥന്‍ കുട്ടന്‍െറ മുറിയില്‍ വരാനിടയായി. തമ്മില്‍ പരിചയമായി. 


309 


അദ്ദേഹം അവിടെ ഒരു കമ്പനിയില്‍ ജോലി ചെയ്യുകയാണ്‌. സ്വന്തം 
കമ്പനിയില്‍ കുട്ടന്‌ ജോലി നല്‍കാമെന്നു പറഞ്ഞു. ഉടനെ വാക്ക്‌ 
പാലിക്കുകയും ചെയ്തു. കുട്ടന്‍ പുതിയ ജോലിയില്‍ .പവേശിച്ച്‌. 


ഇങ്ങനെ എന്തു പശ്‌നങ്ങള്‍ ഉണ്ടായാലും ഉടനുടന്‍ അതെല്ലാം 
വളളിക്കാവിലമ്മ പരിഹരിച്ചു തരുമെന്നുളളതിന്‌ കൂടുതല്‍ തെളിവുകള്‍ 
കിട്ടിക്കൊണ്ടിരുന്നു. 


18 


അമ്മയുമായി ബന ധപ്പെട്ടനത്രതഎരത മക്കള്‍! ഏതെല്ലാം തരക്കാര്‍! 
എങ്കിലും അവര്‍ക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്‌ എല്ലാവരും അമ്മയില്‍ 
ഭക്തിവിശ്വാസങ്ങള്‍ ഉളളവരാണ്‌ . അവരെ പരിചയപ്പെടുന്നത്‌ ഒരാനന്ദ 
മാണ്‌. ഭക്തിസംവര്‍ദ്‌ ധകമാണ്‌ . 


സുഗുണച്ചന്‍െറ സഹോദരീ പുരതനായ ഹര്‍ഷന്‍ ഏകദേശം അമ്മയുടെ 
സമ്രായക്കാരനാണ്‌ . അമ്മയുടെ സഹോദരന്‍ മാരെപ്പോലെ ഈ യുവാ 
വിനും ആദ്യം ഭാവദര്‍ശനത്തില്‍ വിശ്വാസമില്ലായിരുന്നു. എന്നാല്‍ 
അനുഭവങ്ങള്‍ ഹര്‍ഷനെ ഉത്തമ വിശ്വാസിയും ഭക്തനുമാക്കി മാറ്റി. 
ഹര്‍ഷന്‍ ഒരിക്കല്‍ ഗുരുവായൂര്‍ക്ക്‌ പോയി വന്നപ്പോള്‍, ഹര്‍ഷനുമാര്തമറി 
യാവുന്നതും യാര്തയില്‍ സംഭവിച്ചതുമായ കാര്യങ്ങള്‍ അമ്മ എണ്ണിയെണ്ണി 
പറഞ്ഞു കേള്‍പ്പിച്ചപ്പോള്‍ അമ്മയുടെ മഹത്വം അംഗീകരിക്കേണ്ടിവന്നു. 
സരളചിത്തനായ ഹര്‍ഷനെ വിശ്വാസിയാക്കി രക്ഷിക്കാന്‍ തീരുമാനിച്ചതു 
കൊണ്ടായിരിക്കണം അമ്മ ഇങ്ങനെ ചെയ്തത്‌. ഈശ്വരനില്‍ വിശ്വസി 
ണെമെങ്കില്‍പ്പോലും ഈശ്വര കാരുണ്യം വേണം. 


- ഈശ്വരനില്‍ വിശ്വസിക്കുന്നില്ല, ഉണ്ടോ എന്നറിഞ്ഞുകൂടാ, എന്നൊക്കെ - 
പറഞ്ഞ്‌ മിടുക്കരായി നടക്കുന്നവര്‍, അവരെ മൂഡന്മാരാക്കി വച്ചു 
രസിക്കുന്നത്‌ ഈശ്വരന്‍ തന്നെയാണ്‌ എന്ന്‌ അറിയുന്നില്ല. 


. വിശ്വാസിയായതിനുശേഷം ഹര്‍ഷന്‍ കളരിയില്‍ ഭജുനപാടാനും 
സഹകരിക്കാനും ആരംഭിച്ചു. അക്കാലത്ത്‌ കടുത്ത തലവേദനകൊണ്ടു 
ഹര്‍ഷന്‍ കഷ്ടപ്പെട്ടിരുന്നു. പരിശോധിച്ചപ്പോള്‍ തലയ്ക്കകത്ത്‌ പഴുപ്പ്‌. 
മെഡിക്കല്‍ കോളേജുകാര്‍ പല തവണ മൂക്കില്‍ക്കൂടി കുഴല്‍ കടത്തി 
കഴുകിയിട്ടുണ്ട്‌. രോഗം മാറിയില്ല. ഒരു ഭാവസമയത്ത്‌ അമ്മ ഹര്‍ഷന്‍െറ 
നെറ്റിയുടെ ഒരുവശം കടിച്ചു പഴുപ്പ്‌ വലിച്ചെടുത്ത്‌ കളഞ്ഞു. അന്നുതൊട്ട്‌ 
അസുഖങ്ങളെല്ലാം മാറി. ചിന്തിച്ചു ദുഃഖിക്കാന്‍ ഏറെ വകയുണ്ടെങ്കിലും, 
അമ്മയിലുള്ള വിശ്വാസം കൊണ്ട്‌ ഹര്‍ഷന്‍ എപ്പോഴും ആനന്ദവാനായി 
കുലത്തൊഴിലും സാധനയുമായി കഴിയുന്നു. 


മറ്റൊരു ഭക്തനാണ്‌ ഉണ്ണി. ഇടമണ്ണേല്‍ .കിഴക്കേതിലെ ഉണ്ണി 


310 


(അമ്മയുടെ സമ്രപായക്കാരനാണ്‌, അതിനാല്‍ ചെറുപ്പം മുതല്‍ അമ്മയെ 
അറിയാന്‍ ഉണ്ണിക്ക്‌ ഭാഗ്യമുണ്ടായി. അമ്മയുടെ ഭാവദർശനം തുടങ്ങിയപ്പോള്‍ 
ആദ്യം ഉണ്ണി സംശയാലുവായിരുന്നു. ഒരിക്കല്‍ ഉണ്ണി ഒരു ക്ഷ്രേതത്തില്‍ 
എന്തോ കാര്യസാധ്യത്തിന്‌ എണ്ണ കൊടുക്കാമെന്നു നേര്‍ന്നു. എന്നിട്ട്‌ 
അമ്മയുടെ അടുക്കല്‍ വന്നു. അപ്പോള്‍ അമ്മ ഉണ്ണിയോട്‌ കുറച്ചു എണ്ണ 
തലയില്‍ ഒഴിച്ചുകൊടുക്കാന്‍ പറഞ്ഞു. ഉണ്ണി കരഞ്ഞുപോയി. താന്‍ 
ക്ഷ്രേതത്തിലേക്ക്‌ നേര്‍ന്ന എണ്ണ. അമ്മ സ്വീകരിക്കയാണെന്നു ഉണ്ണിക്ക്‌ 
തോന്നി, അമ്മയില്‍ വിശ്വാസമുറയ്ക്കാന്‍ ഈ സംഭവം ഒരു നിമിത്ത 
മായിത്തീര്‍ന്നു. 


19 


കൊല്ലത്തെ ഒരു സാരസ്വത ്രാഹ്മണനായ ശ്രീനിവാസന്‍ 
പതിനാറാം വയസ്സില്‍ ആരശമത്തില്‍ വന്നു. അന്ന്‌ ഭാവദർശനം തുടങ്ങിയിട്ട്‌ 
അധികമായിരുന്നില്ല. അമ്മയെ വിട്ടുപിരിയാന്‍ പറ്റാത്തവിധം ആകൃഷ്ടനായ 
ശ്രീനിവാസന്‍ തുടര്‍ച്ചയായി വളളിക്കാവില്‍ . വന്നുകൊണ്ടിരുന്നു. ഹൃദയ 
വാല്‍വിന്‌ തകരാറുണ്ടായിരുന്ന ശ്രീനിവാസന്‌ രണ്ടുവര്‍ഷം കഴിഞ്ഞു 
ഓപ്പറേഷന്‍ വേണമെന്ന്‌ ഡോക്ടര്‍മാര്‍ വിധിച്ചു. അമ്മ പറഞ്ഞു_'മോന്‍ 
വടക്കോട്ട്‌ പോകണം. ഒരു മാസത്തിനകം ഓപ്പറേഷന്‍ നടക്കും. രോഗം 
സുഖമാകും” അമ്മ പറഞ്ഞതനുസരിച്ച്‌ ഓപ്പറേഷന്‌ പറ്റിയ ആശുപ്രതിതേടി 
വടക്കോട്ടു പുറപ്പെട്ടു. ഒടുവില്‍ ആലുവാ പനങ്ങാട്‌ ഗുഡ്‌ സമിറ്റണ്‍ 
ആശുപ്രതിയില്‍വച്ച്‌ ഒരുമാസത്തിനകം ഓപ്പറേഷന്‍ നടന്നു. ഓപ്പറേഷന്‍ 
സമയം അനസ്തേഷ്യാകൊണ്ട്‌ ബോധമില്ലാതെ കിടന്ന ശ്രീനിവാസന്‍ 
താന്‍ വളളിക്കാവില്‍ അമ്മയുടെ അടുത്തിരിക്കുന്നതായിട്ടാണ്‌ അനുഭവ 
പ്പെട്ടത്‌. പിറ്റേ ദിവസം ബോധം വീണപ്പോള്‍ ശ്രീനിവാസന്‍ ഡോക്ടര്‍മാ 
രോടും നഴ്‌സുമാരോടുമായി പറഞ്ഞു_ എനിക്കൊരമ്മയുണ്ട്‌, ഇപ്പോളിവിടെ 
വരും' അനസ്തേഷ്യായുടെ പ്രവര്‍ത്തനമോര്‍ത്ത്‌ അവരെല്ലാം പുഞ്ചിരിച്ചു. 
പക്‌ഷേ അവരുടെ ചിരി മായുന്നതിനുമുമ്പ്‌ വാതില്ക്കല്‍ മുട്ടുകേട്ടു. കതക്‌ 
തുറന്നപ്പോള്‍ വളളിക്കാവിലമ്മ മുറിയില്‍ (പവേശിച്ചു. “ഇതാണ്‌ ഞാന്‍ 
പറഞ്ഞ അമ്മ്‌ എന്നു ശ്രീനിവാസന്‍ പറഞ്ഞപ്പോള്‍ ആശുപ്രതിക്കാര്‍ക്കു 
ണ്ടായ അത്ഭുതത്തിന്‌ അതിരില്ലായിരുന്നു. അവര്‍ അമ്മയെ അറിഞ്ഞു 
ആദരിച്ചു, 


1980-ല്‍ ഒരു ഭാവദിവസം ശ്രീനിവാസന്‍ കൊല്ലത്തുനിന്നു വളളിക്കാവിന്‌ 
ബസ്സില്‍ പോരികയാണ്‌ . തൊട്ടുമുട്ടിയ സീറ്റില്‍ ആരുമില്ല. ശ്രീനിവാസന്‍ 
മന്തം ജപിച്ചുകൊണ്ട്‌ ഇരുന്നു. പെട്ടെന്നു ആരോ അടുത്തിരിക്കുന്നതായി 
തോന്നി. തിരിഞ്ഞുനോക്കി. അമ്മ ഇരിക്കുന്നു, കൃഷ്ണഭാവത്തിലെ 
വേഷത്തില്‍! ബസ്സിറങ്ങി ആര്രമത്തിലെത്തിയ ഉടന്‍ അമ്മ പറഞ്ഞു 
“ഇതുവരെ മോന്‍െറ കൂടെ അമ്മ ബസ്സില്‍ ഉണ്ടായിരുന്നു.” ഇതോടെ 


| 


311 
| 


അമ്മയില്‍ പൂര്‍ണ്ണമായി വിശ്വസിക്കാന്‍ സാധിച്ചു. അതെ, വിശ്വാസമുറപ്പി 
ക്കാനാണ്‌ അമ്മ അങ്ങനെ ചെയ്തത്‌ . ശ്രീനിവാസന്‍ എന്നേക്കും ഉറച്ച 
വിശ്വാസിയും ഭക്തനും ആവുകയും ചെയ്‌ തു. ചില കുടുംബബാദ്ധ്യതകള്‍ 
തീര്‍ന്നുകിട്ടിയാല്‍ സന്യസിക്കണമെന്ന ചിന്തയിലാണ്‌ കഴിയുന്നത്‌. 


തന്നെ ആശ്രമത്തിലെടുക്കണമെന്ന്‌ ശ്രീനിവാസന്‍ കരഞ്ഞു ബഹളം 
കൂട്ടിയും ആത്മഹത്യചെയ്‌ തുകളയുമെന്നു വരെ പറയുകയും ചെയ്തപ്പോള്‍ 
അമ്മ പറഞ്ഞു_'മോനെ, നിന്‍െറ അമ്മ അസുഖക്കാരി. അച്ഛന്‍ 
ഈയിടെ മരിച്ചു. നീ മാരതമെ അവര്‍ക്ക്‌ ആശ്വാസമായിട്ടുള്ളു. അടുത്ത 
കാലത്ത്‌ ഓപ്പറേഷന്‍ കഴിഞ്ഞതിനാല്‍ ഉടന്‍ തീരവസാധന ചെയ്യാനും 
നിനക്ക്‌ പറ്റുകയില്ല. അതുകൊണ്ട്‌ തല്ക്കാലം വീട്ടില്‍ കഴിയുക.” 


ശ്രീനിവാസന്‍--അമ്മ എന്നെ ആശശമത്തില്‍ നിര്‍ത്താത്തത്‌ എന്‍െറ 
വിധിയാണോ കര്‍മ്മഫലമാണോ? 


അമ്മ ഒരു കല്ലെടുത്ത്‌ മുകളിലേക്കെറിഞ്ഞിട്ട്‌ താഴെ വീഴുന്നതിനുമുമ്പ്‌ 
പിടിച്ചു. എന്നിട്ട്‌ പറഞ്ഞു_ നോക്കു മോനെ, കല്ല്‌ മുകളിലേക്കെറിഞ്ഞതും 
ഞാന്‍, താഴെ വീഴാതെ തടഞ്ഞതും ഞാന്‍. അതുപോലെ വിധിയുടെ ഗതിയും 
മാറും. വിധിക്കാനും വിധിതടയാനും ഈശ്വരനുപറ്റും. വിധിയെപ്പറ്റി- നീ 
ചിന്തിച്ചു ദുഃഖിക്കണ്ടാ, നിനക്ക്‌ യഥാര്‍ത്ഥ വൈരാഗ്യമുണ്ടെങ്കില്‍ 
എന്തായാലും അമ്മ മോനെ ആശ്രമത്തിലെടുത്തുകൊളളാം, ആത്മഹത്യ 
യുടെ കാര്യം പറഞ്ഞ്‌ പേടിപ്പിക്കണ്ടാ. ആത്‌ മാവിനെ ഹത്യ ചെയ്യാനൊന്നും 
പറ്റുകയില്ല അത്‌ മരണമില്ലാത്തതാണ്‌ . കൊച്ചുകാര്യങ്ങള്‍ക്ക്‌ ശരീരം 


ഉവടിയുന്നവര്‍ ധൈര്യമില്ലാത്തവരാണ്‌ . അങ്ങനെയുള്ളവര്‍ സന്യാസത്തിന്‌ 
തുനിഞ്ഞിട്ടുകാര്യമില്ല.” 


അച്ഛനില്ലാത്തതിനാല്‍ കുടുംബം നോക്കേണ്ട ചുമതല ശ്രീനി 
വാസനാണ്‌. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയയ്ക്കാന്‍ പറ്റാതെ 
ശ്രീനിവാസന്‍ വിഷമിച്ചു. 1984-ല്‍ ഒരു ദിവസം അമ്മ പറഞ്ഞു; “മോന്‍ 
വിഷമിക്കാതെ. ഒരു മാസത്തിനകം വിവാഹം നടക്കും.” 
. ്രീനിവാസന്‍_ 'അതെങ്ങനെ? ഒരു പൈസയില്ല." 
അമ്മ “അതെല്ലാം നടക്കും.” 


അമ്മ ഇതുപറഞ്ഞ്‌ ഒരാഴ്ചയ്ക്കകം ഒരു ആലോചന വന്നു. 
അത്‌ ഉറച്ചു. പലരും സഹായിക്കാനുണ്ടായി. അങ്ങനെ സഹോദരിയുടെ 
വിവാഹം അമ്മ പറഞ്ഞതുപോലെ ഒരു മാസത്തിനകം തന്നെ നടന്നു. 


20 
അമ്മയുടെ സഹോദരനായ സുരേഷ്കുമാര്‍ അവിശ്വാസിയായിരുന്നു 
അമ്മയ്ക്ക്‌ ഇരുപത്തിയൊന്‍പത്‌ വയസ്സാകുന്നതുവരെയും സുരേഷിന്‌ 


റ 


\ 
1 


312 


അമ്മയോട്‌ അവഗണനാഭാവമായിരുന്നു. സഹോദരിയെ മനസ്സിലാക്കാന്‍ 
ശ്രമിച്ചതുപോലുമില്ല. എന്നാല്‍ ലോകത്തിന്‍െറ നാനാഭാഗത്തുനിന്ന്‌ വന്നു 
കാര്യവിവരമുളളവര്‍ അമ്മയുടെ പാദത്തില്‍ വീഴുന്നതുകണ്ടപ്പോള്‍ സുരേ 
ഷിന്‍െറ ഉള്ളു കലങ്ങി. സ്വയം വിശകലനം ചെയ്യാനും അമ്മയെ 
മനസ്സിലാക്കാനും ശ്രമിച്ചതുടങ്ങി. ദര്‍ശനത്തിന്‌ വരുന്നവരില്‍ നിന്ന്‌ 
അമ്മയുടെ അത്ഭുതശക്തികള്‍ കേള്‍ക്കാന്‍ തയ്യാറായി. അനുജന്‍ സതീശ്‌ 
(ബഹ്മചാരിയായതും സുരേഷിനെ സ്വാധീനിക്കുകയുണ്ടായി. അങ്ങനെ 
സഹോദരിയെ “അമ്മച്ചിയായി' അംഗീകരിക്കാന്‍ സുരേഷ്‌ നിര്‍ബന്ധിത 
നായി. വിശ്വാസമാണ്‌ രക്ഷയുടെ രാജപാത. അതില്‍ സുരേഷും 


്രവേശിച്ചിരിക്കുന്നു. 


മറ്റാരും അറിയാത്ത, തന്നെ സംബന്ധിച്ച രഹസ്യങ്ങള്‍ 
എടുത്തുപറഞ്ഞു അമ്മ സുരേഷിനെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്‌. 
ഒരിക്കല്‍ തിരുവനന്തപുരത്ത്‌ “പരീക്ഷ എഴുതാന്‍ പോയെങ്കിലും . 
എഴുതാതെ സുരേഷ്‌ മടങ്ങി. വീട്ടില്‍ വന്നു കയറിയ ഉടന്‍ “പരീക്ഷ 
എഴുതാത്തതെന്ത്‌ എന്ന്‌ അമ്മ ചോദിച്ചു. പരീക്ഷ എഴുതിയില്ലെന്നതു 
സുരേഷിന്‌ മാതം അറിയാവുന്ന രഹസ്യമായിരുന്നു. ചിലപ്പോള്‍ 
ആശ്രമത്തില്‍ നിന്ന്‌ അമ്മ 'വ്യാസന്‍മോന്‍' വരുന്നു “മധുമോന്‍'വരുന്നു 
എന്നൊക്കെ പറഞ്ഞുകൊണ്ട്‌ കടത്തുകടവിലേക്ക്‌ നടക്കും. ശരിയാണോ 
എന്നറിയാന്‍ സുരേഷും കൂടെ നടക്കും. കടവിലും മറുകരയിലും ആരും 
കാണുകയില്ല. അമ്മ കാത്തു നില്‍ക്കും. അല്പം കഴിയുമ്പോള്‍ കാണാം 
അമ്മ പറഞ്ഞ ആള്‍ കെട്ടും ഭാണ്ഡവുമായി അങ്ങ്‌ വളളിക്കാവിലേക്കുളള 
വഴിയിലൂടെ നടന്നുവരുന്നത്‌ ! ആഗതന്‍ വള്ളിക്കാവ്‌ ബസ്സ്റ്റോപ്പില്‍ 
എത്തിയപ്പോള്‍ത്തന്നെ അമ്മ ആശ്രമത്തിന്‍െറ .കടത്തുകടവില്‍ വന്നു b 
കാത്തുനിന്നുകഴിഞ്ഞു! അമ്മയുടെ മക്കളോടുള്ള പ്രേമവും എല്ലാമറിയുന്ന 
ദിവൃശക്തിയും മനസ്സിലാക്കാന്‍ ഇതൊക്കെ സുരേഷിനെ സഹായിച്ചു. 
അനുഭവം സുരേഷിന്‍െറ ഉത്തമ അദ്ധ്യാപകനായി. എം. കോം.കാരനായ 
സുരേഷിന്‍െറ ഭാവി അമ്മയുടെ കൈയിലാണ്‌. 


അമ്മയുടെ മുത്തസഹോദരിയായ കസ്തൂരി എന്നും അമ്മയില്‍ ഉറച്ച 
വിശ്വാസം വച്ചു പുലര്‍ത്തിയിരുന്നു. അതിന്‍െറ കാരണം ചോദിച്ചപ്പോള്‍ 
പറഞ്ഞു “കുഞ്ഞ്‌ കൃഷ്ണഭാവാരംഭത്തില്‍ പച്ച വെളളം പഞ്ചാമൃത 
മാക്കുന്നത്‌ ഞാന്‍ നേരില്‍ കണ്ടതാണ്‌. കുഞ്ഞിന്‍െറ അടുത്ത്‌ ഞാന്‍ 
നിന്നിരുന്നു. പാ്രത്തില്‍ ഒരാള്‍ പച്ചവെള്ളം കൊണ്ടുവന്നു. ഞാന്‍ 
അതിലേക്ക്‌ നോക്കി നില്ക്കെ വെള്ളം പാലായി. പിന്നെ പഞ്ചാമൃതമായി. 
അതുകൊണ്ട്‌ ആരെല്ലാം എതിര്‍ത്തെങ്കിലും കുഞ്ഞില്‍ അത്ഭുതശക്തി 
യുണ്ടെന്ന്‌ ഞാന്‍ പൂര്‍ണ്ണമായി വിശ്വസിച്ചു. ഒരു കാലത്ത്‌ ആ മഹത്വം 
ലോകം അംഗീകരിക്കുമെന്ന്‌ എനിക്ക്‌ ഉറപ്പുണ്ടായിരുന്നു.'” അമ്മ മുന്‍കുട്ടി 
പറഞ്ഞിരുന്നതുപോലെ മരിച്ചുപോയ മൂത്ത സഹോദരന്‍ സുഭഗന്‍ സ്വന്തം 


313 


വയറ്റില്‍ 'ശിവ'നായി പിറന്നതും കസ്തൂരിക്ക്‌ മറക്കാന്‍ പറ്റാത്ത 
അനുഭവമായിരുന്നു. ചെറുപ്പത്തില്‍ സുധാമണി നല്ല ഭാരമുള്ള സാധനങ്ങള്‍ 
നിസ്സാരമായി പൊക്കിയെടുത്തിട്ട്‌ “ഇതിനൊന്നും ഭാരമേ ഇല്ല” എന്നു 
പറഞ്ഞിരുന്നത്‌ കസ്തൂരി ആശ്ചര്യം കലര്‍ന്ന രസത്തില്‍ ഓര്‍മ്മിക്കുന്നു. 
വല്ല കുസൃതിയും കാണിക്കുമ്പോള്‍ സുധാമണിയെ കൈവച്ചു തല്ലിയാല്‍ 
ഇരുമ്പിലോ കല്ലിലോ കൊണ്ടതുപോലെ കൈ തരിച്ചു നോവുമായിരുന്നു 
എന്നും ഓര്‍മ്മിക്കുന്നു. ഇടമണ്ണേല്‍ ഗൃഹത്തില്‍ എന്നും അമ്മയുടെ 
സഹായിയും വിശ്വാസിയുമായിരുന്നിട്ടുളള ഒരേ ഒരാള്‍ കസ്തൂരിയാണ്‌. 


21 

1983 ഒടുവില്‍ വളളിക്കാവിലെത്തിയ ഇരുപതുകാരി കുസുമ്രപിയ 
(ഗച്ചെന്‍) അമേരിക്കക്കാരിയാണ്‌ . (ക്രിസ്‌തീയ കുടുംബത്തില്‍ ജുനിച്ച ഈ 
പെണ്‍കുട്ടിക്ക്‌ മാതൃദേവതകളോടായിരുന്നു ഭക്തി. ഈശ്വരനെ അമ്മയായി 
സങ്കല്പിച്ച്‌ ആനന്ദിക്കുമായിരുന്നു. 1983-ലെ വേനല്‍ക്കാലത്ത്‌ ന്യൂമെ 
ക്സിക്കോയില്‍ വച്ച്‌ അമ്മയുടെ ഭക്തനായ വ്യാസനെ കണ്ടുമുട്ടാനും 
അദ്ദേഹം വഴി അമ്മയെപ്പറ്റിയുളള ഫിലിം കാണാനും ഇടയായി. അപ്പോള്‍ 
കുസുമം അനിയ്രന്തിതമായി വികാരാധീനയായി, തന്നെ അമ്മയുടെ 
അടുക്കല്‍ ഉടനെ എത്തിക്കണമെന്ന്‌ വ്യാസനോട്‌ അപേക്ഷിച്ചു. 
അന്നേദിവസം രഠ്രതിയില്‍ കുസുമത്തിന്‌ അമ്മയുടെ അതിദീര്‍ഫ്വമായ ഒരു 
സ്വപ്നം കിട്ടി. 


അതില്‍ ഒരു ഘട്ടത്തില്‍ അമ്മ തന്‍െറ മോതിരവിരലിലെ നീലക്കല്ല്‌ 
പതിച്ച ഒരു തിളങ്ങുന്ന മോതിരം കുസുമത്തിനെ കാണിച്ചുകൊണ്ട്‌ 
പറഞ്ഞു_ ഇതിന്‍െറ കാര്യം മോള്‍ പ്രത്യേകം ഓര്‍മ്മ വയ്ക്കണം.'സ്വ 
പ്നത്തെപ്പറ്റി പറഞ്ഞപ്പോള്‍ വ്യാസന്‍ അത്ഭുതത്തോടെ പറഞ്ഞു 
"ശരിയാണ്‌. അതുപോലെയുള്ള ഒരു മോതിരം അമ്മച്ചിയുടെ വിരലില്‍ 
ഉണ്ട്‌” രണ്ടുമാസം കഴിഞ്ഞ്‌ വ്യാസനോടും വ്യാസന്‍െറ മകള്‍ 
പതിന്നാലുകാരി ഫ്ളോറയോടും കൂടി വളളിക്കാവിലെത്തിയപ്പോള്‍ 
കുസുമം ആദ്യം നോക്കിയത്‌ അമ്മയുടെ വിരലിലേക്കായിരുന്നു. 
സ്വപ്നത്തില്‍ കണ്ട അതേ മോതിരം പുഞ്ചിരിതൂകി കുസുമത്തെ സ്വാഗതം 
ചെയ്തു.! അമ്മയുടെ മഹത്വം മനസ്സിലാക്കാന്‍ കുസുമത്തിന്‌ ഒരു 
താമസവും ഉണ്ടായില്ല. പുഷ്‌ പങ്ങളോട്‌ വളരെ സ്നേഹമുളള കുസുമത്തിനെ 
കണ്ടപ്പോള്‍ ഇംഗ്ളീഷ്‌ പേരിന്‌ പകരം “കുസുമ്രപിയ” എന്ന പേരാണ്‌ അമ്മ 
വിളിച്ചത്‌. അതിന്‍െറ അര്‍ത്ഥം ചോദിച്ചറിഞ്ഞപ്പോള്‍ കുസുമത്തിനുണ്ടായ 
ആനന്ദത്തിന്‌ അതിരില്ല, ആരും പറയാതെ തന്‍െറ പ്രത്യേക 


1 ഹോളണ്ടുകാരന്‍ പീറ്റര്‍ ്രീസത്യസായിബാബയെ കണ്ടപ്പോള്‍ ബാബാ ഒരു മോതിരം 
കൊടുത്തു. നീലക്കല്ല്‌ പതിച്ച തിളങ്ങുന്ന ആ മോതിരം വളളിക്കാവില്‍ വന്നപ്പോള്‍ പീറ്റര്‍ 
അമ്മയ്ക്ക്‌ കൊടുത്തു. അതാണ്‌ കുസുമം കണ്ടത്‌. 


314 
അഭിരുചിപോലും അമ്മച്ചി അറിഞ്ഞിരിക്കുന്നു! കുസുമത്തിന്‌ ഒരു 
പരാതിയുണ്ട്‌ _ സ്വപ്നത്തിലും ധ്യാനത്തിലും വന്നു സംസാരിക്കുമ്പോള്‍ 
അമ്മച്ചി ഇംഗ്ളീഷ്‌ പറയും; നേരില്‍ കാണുമ്പോള്‍ മലയാളവും. എന്നിട്ട്‌ 
“എനിക്കൊന്നുമറിഞ്ഞുകൂടാ, ഞാന്‍ പൊട്ടിയാണ്‌ 'എന്ന്‌ അഭിനയിക്കുകയും. 


അമ്മച്ചി കളിപ്പിക്കുകയാണ്‌ .” 


22 ' 

ഭാവദർശനം തുടങ്ങി കുറച്ചുകാലം കഴിഞ്ഞതുമുതല്‍ അമ്മയില്‍ 
അടിയുറച്ച വിശ്വാസം പുലര്‍ത്തിയ ആളാണ്‌ ശ്രീമാന്‍ ഭാസ്കരന്‍. 
ഇദ്ദേഹത്തിന്‍റെ വീട്‌ ഇടമണ്ണേല്‍ വീടിന്‍െറ തെക്കുഭാഗ്ത്താണ്‌. 
സാധനാഫട്ടത്തില്‍ ശരീരബോധമില്ലാതെ കഴിഞ്ഞ സുധാമണിയെ 
ഭാസ്കരനും ഭാര്യ പുഷ്പവതിയമ്മയും വളരെ ശുശ്രുഷിച്ചിട്ടുണ്ട്‌ ഭാവം 
തുടങ്ങിയപ്പോള്‍ ആദ്യം വിശ്വാസം തോന്നാതിരുന്നതിനാല്‍ ഭാസ്കരന്‍ 
കാണാന്‍ പോയില്ല. അങ്ങനെയിരിക്കെ ഒരു സ്വപ്‌ നം--ഭഗവാന്‍ കൃഷ്ണന്‍ 
വന്നുചോദിച്ചു,' ഞാന്‍ അടുത്തുണ്ടായിട്ട്‌ നീ വന്നു കാണാത്തതെന്താണ്‌ ?' 
അന്നുമുതല്‍ അദ്ദേഹം ഭാവദര്‍ശനത്തിന്‌ പോയിത്തുടങ്ങി. പിന്നെ 
അനുഭവങ്ങള്‍കൊണ്ട്‌ വിശ്വാസം ഉറയ്ക്കുകയും ചെയ്തു. കളരിയിലെ 
സ്ഥിരം സേവകനായി. ഒരു വീട്ടില്‍ ഭാഗവതം വായിക്കാന്‍ പോയിട്ട്‌ 
ഇദ്ദേഹം വീട്ടിലേക്ക്‌ മടങ്ങുകയായിരുന്നു. വഴിയില്‍ ഒരു താമരപ്പൊയ്ക. 
നിറയെ പൂക്കള്‍. ദേവീഭാവത്തിന്‌ അമ്മച്ചിക്ക്‌ മാല കെട്ടിക്കൊടുക്കാന്‍ കുറെ 
പൂക്കള്‍ സമ്പാദിച്ചുകൊണ്ടു നടന്നു. എതിരേ ഒരു കൊച്ചു പെൺകുട്ടി വന്നു. 
നജ്ു ധൈര്യത്തോടെ 'ഒരു പൂവ്‌ തരാമോ?” എന്ന്‌ അവള്‍ ചോദിച്ചു. ഒരുപൂവ്‌ 
ആ കുട്ടിക്ക്‌ കൊടുത്തു. കൃഷ്ണഭാവ സമയത്ത്‌ ഭാസ്ക്കരന്‍ 
കളരിയിലെത്തി പൂക്കള്‍ നീട്ടിയപ്പോള്‍ അമ്മ പറഞ്ഞു_ “എനിക്കുള്ള പൂവ്‌ 
വഴിയില്‍ വച്ച്‌ ഞാന്‍ നിന്‍െറ കൈയില്‍ നിന്നു വാങ്ങിയല്ലോ.' ഭാസ്ക്കരന്‍ 
ആദ്യം കാര്യം മനസ്സിലായില്ല. മനസ്സിലായപ്പോള്‍ അമ്മയുടെ പാദം 
കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇങ്ങനെയുളള അനുഭവങ്ങള്‍ ഭാസ്ക്കരനെ ഒരു നല്ല 
ഭക്തനാക്കിത്തീര്‍ത്തു. 


ആശ്രമത്തിന്‌ വടക്ക്‌ രസായിക്കാട്ടുളള ര്രീമാന്‍ ഭാര്‍ഗ്ഗവന്‍ അമ്മയുടെ 
ഒരു നല്ല ഭക്തനാണ്‌. അമ്മയുടെ ദേഹത്ത്‌ ഭഗവാനും ഭഗവതിയും വന്നു 
അനുഗ്രഹിക്കുന്നു എന്ന്‌ ഭാര്‍ഗ്ഗവന്‌ നല്ല ഉറപ്പാണ്‌. സാധാരണ 
'ഭാവത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്തുവന്ന്‌ ഇദ്ദേഹം പറയും- 
“കുഞ്ഞെ, കുഞ്ഞിനൊന്നുമറിഞ്ഞുകൂടാ. ദേവീഭാവത്തില്‍ ദേവിയമ്മച്ചി 
എന്നോടു പറഞ്ഞല്ലൊ, ദേവി കൊടുങ്ങല്ലൂര്‍ നിന്നാണ്‌ വരുന്നതെന്ന്‌ *. 
പിന്നെ കൃഷ്ണഭാവത്തിന്‌ അമ്മയുടെ ദേഹത്തു വന്നുപോകുന്നത്‌ 


1 
ഗുരുവായുരപ്പനാണെന്നും ഭാര്‍ഗ്ഗവനോളം നിശ്ചയം മറ്റാര്‍ക്കുമില്ല. 
എന്താപത്തുവന്നാലും ഭഗവാനും ദേവിയമ്മച്ചിയും രക്ഷിക്കും എന്ന്‌ 


315 


“അനുഭവംകൊണ്ട്‌ ഇദ്‌ ദേഹത്തിനറിയാം. ഒരു ദിവസം രാതി കായല്‍ക്കരയി 
ലുളള കക്കൂസില്‍ പോയി. തലകറക്കം വന്ന്‌ ബോധംകെട്ട്‌ വെളളത്തില്‍ 
വീണ്‌ താണു. അടിത്തട്ടില്‍വച്ചു ബോധം വീണപ്പോള്‍ 'തലയ്‌ ക്കടിയെടാ, 
തലയ്ക്കടിക്കടാ്‌ എന്ന്‌ അമ്മച്ചി പറയുന്നതു കേട്ടു. അതു [പകാരം 
തലയ്ക്കടിക്കുകയും ശ്വാസംമുട്ടല്‍ മാറി കരയ്ക്കു കയറുകയും ചെയ്തു. 
ഒരു ഞായറാഴ്ച വീട്ടിലെ പൂജാമുറിയില്‍ ഭഗവാന്‍ പാല്‍പ്പായസം വച്ചിട്ട്‌ 
| ഭാര്‍ഗ്ഗവന്‍ കതകടച്ചു. കുറച്ചുകഴിഞ്ഞ്‌ മുറ്റി തുറന്നപ്പോള്‍ പാ്രതത്തില്‍ നിന്ന്‌ 
ആരോ പായസം കോരിയെടുത്തിരിക്കുന്നതു കണ്ടു. കുട്ടികളെ വിളിച്ച 
ചോദിച്ചിട്ട്‌ അവരാരും പൂജാമുറിയില്‍ കയറിയിട്ടില്ല എന്നു സത്യം ചെയ്തു. 
ഭാര്‍ഗ്ഗവന്‍ കുട്ടികളെ തല്ലുകയും ചെയ്തു. കളരിയില്‍ കൃഷ്ണഭാവസ 
മയത്ത്‌ കുട്ടികളെ തല്ലിയകാര്യം എടുത്തു പറഞ്ഞുകൊണ്ട്‌ അമ്മ പറഞ്ഞു_ 
'പായസമെടുത്തതു ഞാനാണ്‌ '' ഭാര്‍ഗ്ഗവന്‍െറ ആനന്ദം ഈഹിക്കുകയേ 
തരമുള്ളു! മറ്റൊരു ഭാവദിസവത്തെ കാര്യം കൂടുതല്‍ രസകരമാണ്‌. 
ഭുര്‍ഗ്ഗവന്‍ സുഖമില്ലാതിരുന്നതിനാല്‍ കളരിയില്‍ പോയില്ല. പൂജാമുറിയില്‍ 
അല്പം പഞ്ചാമൃതം ഒരുക്കിവച്ചിട്ട്‌ “ഭഗവാന്‍ ഇവിടെ വന്ന്‌ ഇതു 
കഴിപ്ചിരുന്നെങ്കില്‍ എന്ന്‌ ആഗ്രഹിച്ചു. ഈ സമയം കളരിയില്‍ 
കൃഷ്ണഭാവത്തില്‍ നിന്നിരുന്ന അമ്മ അവിടെനിന്നിറങ്ങി വടക്കോട്ടു 
നടന്നു. കാര്യമറിയാത്ത ഭക്തജനങ്ങള്‍ പിറകേയും. അമ്മ നടന്നുനടന്ന്‌ 
സ്രായിക്കാട്ട്‌ ഭാര്‍ഗ്ഗവന്‍െറ വീട്ടില്‍ ചെന്ന്‌ നേരെ പൂജാമുറിയില്‍ കയറി 
പഞ്ചാമൃതമെടുത്തു കഴിച്ചു. എന്നിട്ട്‌ ഭാര്‍ഗ്ഗവനോട്‌ ഒരു ചോദ്യം- ഇത്തിരി 
പഞ്ചാമൃതം തിന്നാനാണോ എന്നെ ഇതയും നടത്തിയത്‌ ? ഭാര്‍ഗ്ഗവന്‍ 
ഭഗവാന്‍െറ കാല്ക്കല്‍ വീണ്‌ പൊട്ടിക്കരഞ്ഞു. പിന്നെ അദ്ദേഹം 
ഭഗവാനെയും അമ്മച്ചിയേയും പരീക്ഷിച്ചിട്ടില്ല. “ധര്‍മ്മം തല കാക്കും, 
കുഞ്ഞെ എന്നു കൂടക്കൂടെ പറയുന്ന ഭാര്‍ഗ്ഗവന്‍െറ വിശ്വാസത്തെ 
ചലിപ്പിക്കാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. 


ഒരിക്കല്‍ ഭാര്‍ഗ്ഗവന്‍ ഗുരുവായൂര്‍ ക്ഷ്രേതത്തിലേക്കു. പോകാനൊരുങ്ങി. 
അപ്പോള്‍ അമ്മ ചോദിച്ച ആരെ കാണാനാണുപോകുന്നത്‌ ?” 

ഭാര്‍ഗ്ഗവന്‍--ഭഗവാനെ കാണാന്‍? 

അമ്മ-കാണുമോ? 

“ഭാര്‍ഗ്ഗവന്‍_കാണും. 


ഭാര്‍ഗ്ഗവന്‍ ഗുരുവായൂര്‍ ക്ഷ്രേതത്തിലെത്തി. സഞ്ചിയില്‍ നോക്കി 
യപ്പോള്‍ കണ്ണട കാണാനില്ല. അതുകൊണ്ട്‌ ഭഗവാനെ കാണാന്‍ പറ്റിയില്ല. 
സങ്കടപ്പെട്ട്‌ ഭഗവാനെ കുറെ ഭളളു പറഞ്ഞു_ ഭഗവാനെ എന്നോട്‌ ഇങ്ങനെ 
ചെയ്തല്ലോ. ഇത ദൂരം വന്നിട്ട്‌ എനിക്കു ഭഗവാനെ കാണാന്‍ പറ്റിയില്ലല്ലൊ. 


കണ്ണട പോയത്‌ അമ്മ പറ്റിച്ച പണിയാണെന്നു ഭാര്‍ഗ്ഗവനു തോന്നി. 
ഇനി കളരിയില്‍ പോവുകയില്ല എന്നു ചിന്തിച്ചുകൊണ്ട്‌ ഗുരുവായൂര്‍ നിന്ന്‌ 


316 
വീട്ടിലേക്കു മടങ്ങി. വീട്ടില്‍ വന്നുകഴിഞ്ഞപ്പോള്‍ കളരിയില്‍ പോകണം 
പോകണം എന്നു ശക്തിയായി തോന്നി. കൃഷ്ണഭാവസമയത്ത്‌ ഭാര്‍ഗ്ഗവന്‍ 
കളരിയിലെത്തി വലിയ ഗൌരവത്തില്‍ നിന്നു. അപ്പോള്‍ അമ്മ “നീ എന്നെ 
ഗുരുവായൂര്‍വച്ച്‌ എന്തെല്ലാം ഭള്ളു പറഞ്ഞു എന്നുപറഞ്ഞു. അവിടെ 
പറഞ്ഞതെല്ലാം അമ്മ ആവര്‍ത്തിച്ചു പറഞ്ഞു. അതോടെ ഗുരുവായൂരപ്പന്‍ 
തന്നെയാണ്‌ അമ്മയിലുളള ശക്തി എന്ന്‌ ഭാര്‍ഗ്ഗവനു ബോദ്ധ്യമായി. - 
ഇദ്ദേഹത്തിന്‍െറ നിഷ്‌കളങ്കതയും ഭക്തിയും ഒന്നുവേറെ തന്നെയാണ്‌. 


23 
അമ്മയുടെ മറ്റൊരു പ്രതനാണ്‌ ഹോളണ്ടുകാരനായ പീറ്റര്‍. തനിക്കു 
രണ്ടു വ്ൃക്തിത്വമുണ്ടെന്നു ഇടയ്ക്കിടെ തോന്നുന്ന പീറ്റര്‍ മാനസിക 
രോഗിയാണ്‌. സമാധാനം തേടി പലയിടത്തും കറങ്ങി. ദിവസങ്ങളോളം 
ഉറക്കംവരാതെ പീറ്റര്‍ കഷ്ടപ്പെട്ടിരുന്നു. ആശ്രമത്തില്‍ വന്നദിവസം പീറ്റര്‍ 
ആശശമത്തിലെ ഒരു കുടിലില്‍ കിടക്കുകയായിരുന്നു. പെട്ടെന്ന്‌ പീറ്റര്‍ ഭയന്നു 
ഞെട്ടി വിറച്ചു. പണ്ടേ പാമ്പിനെ ഭയമായിരുന്ന പീറ്റര്‍ തന്‍െറ 
തലയ്ക്കടുക്കല്‍ കണ്ടത്‌ ഒരു പാമ്പിനെയാണ്‌. കുറെക്കഴിഞ്ഞ്‌ ഉറങ്ങാന്‍ 
കിടന്ന പീറ്റര്‍ ദീര്‍ഫ്വനേരം സുഖമായി ഉറങ്ങി. വളരെ ദിവസത്തിനുശേഷമുളള 
ആദ്യത്തെ ഉറക്കമായിരുന്നു അത്‌ ം 


അടുത്തദിവസം പീറ്റര്‍ കടലില്‍ കുളിക്കാന്‍ പോകാന്‍ ഒരുങ്ങി. 


അമ്മ--കടലില്‍ ഉള്‍വലിവാണ്‌.. നീന്തണോ? 
പീറ്റര്‍--.എനിക്ക്‌ നീന്ത്‌ നല്ല വശമാണ്‌. 


അമ്മ കാവലിന്‌ ഗംഗയെ കൂട്ടിവിട്ടു. ഗംഗ കരയില്‍ നിന്നു. പീറ്റര്‍ നീന്തി. 
കുറെ ദൂരം പോയി. തിരിച്ചുനീന്തുമ്പോള്‍ കുഴഞ്ഞു. ഗംഗയെ സഹായത്തിനു 
വിളിച്ചു. പക്ഷേ, ഗംഗ കടലില്‍ ഇറങ്ങിയില്ല. അമ്മയെ വിളിച്ചു 
്രാര്‍ത്ഥിച്ചുകൊണ്ടു നിന്നു. ഒരു , കണക്കിന്‌ പീറ്റര്‍ നീന്തിക്കുഴഞ്ഞ്‌ 
കരയ്ക്കുവന്നു. ആശ്രമത്തില്‍ വന്നു തളര്‍ന്നുവീണു. സുഖമായി 
ഉറങ്ങുകയും ചെയ്തു. റ 

ശ്രമേണ അമ്മയുടെ കൃപയാല്‍ പീറ്ററിന്‌ മനശ്മാന്തി കിട്ടിത്തുടങ്ങി. 
വളളിക്കാവില്‍ സ്ഥിരമായി താമസിക്കണമെന്നു കരുതി. സ്വന്തം ആവശ്യത്തിന്‌ 
പീറ്റര്‍ പണിഞ്ഞതാണ്‌ ആശ്രമത്തിന്‌ വടക്കുവശത്തുള്ള പീറ്റര്‍ കെട്ടിടം. 
ഇടയ്ക്കൊക്കെ വന്നു താമസിക്കും. അതിമുന്‍കോപിയും മാനസ്സികരോ 
ഗിയും ആജാനുബാഹുവുമായ പീറ്ററിനെ ആളുകള്‍ക്ക്‌ ഭയമാണ്‌. പക്ഷേ, 
പീറ്റര്‍ അമ്മയുടെ മുമ്പില്‍ പൂച്ചക്കുഞ്ഞാണ്‌. അയാള്‍ ഈ ലോകത്തില്‍ 
തലകുനിക്കുന്നത്‌ അമ്മയുടെ മുമ്പില്‍ മാഗ്തമാണ്‌ . ആ പാദങ്ങളില്‍ ആരുടെ 
തലയും കുനിയും. അതിന്‌ പീറ്ററേക്കാള്‍ നല്ല തെളിവ്‌ വേറെ വേണ്ടാ. 


317 
24 

അമ്മ സങ്കല്പം കൊണ്ട്‌ പല കുഞ്ഞുങ്ങള്‍ക്കും ജന്മം 
' നല്‍കിയിട്ടുണ്ട്‌. സന്താനങ്ങളില്ലാത്ത ദമ്പതികള്‍ വന്നു ശരണം 
| പ്രാപിക്കുമ്പോള്‍ അമ്മ അവരെ അനുഗ്രഹിക്കും. അര്‍ത്ഥികളുടെ 
യോഗ്യതയ്ക്കും അമ്മയുടെ ര്പവര്‍ത്തനപദ്‌ ധതിക്കും യോജിച്ചവിധം ഒരു 
കുഞ്ഞ്‌ അവര്‍ക്ക്‌ പിറക്കും. 'ധ്യാനസമയത്ത്‌ എന്നില്‍ നിന്നും ഒരു ശക്തി 
പുറപ്പെട്ടു മാതൃഗര്‍ഭത്തില്‍ (പവേശിക്കുന്നതോടെ ഗര്‍ഭം ധരിക്കുന്നു 
എന്നാണ്‌ അമ്മ ഇതേപ്പറ്റി പറഞ്ഞിട്ടുളളത്‌. അമ്മയോട്‌ ഒരിക്കല്‍ 
ചോദിച്ച അമ്മേ, അമ്മയ്ക്ക്‌ പല മാനസ്സപുര്തന്മാരുമുണ്ടല്ലോ. 
അവരെല്ലാം ആശ്രമജീവിതം നയിക്കുമോ? 


അമ്മ-ചിലര്‍ സന്യാസികളായിരിക്കും. ചിലര്‍ ഗൃഹസ്ഥാരശമികളും. 
എവിടെയിരുന്നാലും അവരെല്ലാം ആദ്ധ്യാത്മിക ജീവികളായിരിക്കും. 


അമ്മയുടെ ഒരു മാനസപ്പ്രതന്‍െറ പേര്‍ ഉണ്ണിക്കണ്ണന്‍ എന്നാണ്‌. മറ്റ്‌ 
മൂന്നുപേര്‍ക്ക്‌ അമ്മ ശക്‌ തിപ്രസാദ്‌ എന്നു പേരു നല്‍കിയിരിക്കുന്നു. 
അമ്മയുടെ അനുഗ്രഹം കൊണ്ടു ജനിച്ച മക്കള്‍ വേറെയും ഉണ്ടെങ്കിലും നാല്‌ 
പേരെക്കുറിച്ചേ ഇവിടെ പറയുന്നുള്ളു. 


ശക്തിരപസാദ്‌-1 


വളളിക്കാവിനടുത്ത്‌ വവ്വാക്കാവുകാരനായ വിദ്യാധരനും ഓമനയും 
തമ്മിലുളള വിവാഹം നടന്നിട്ട്‌ വര്‍ഷം ഒമ്പത്‌ കഴിഞ്ഞു. പക്‌ഷേ, കുട്ടികള്‍ 
പിറക്കാത്തതില്‍ അവര്‍ ദുഃഖിതരായി. അപ്പോള്‍ ഓമനയുടെ മൂത്ത 
സഹോദരിയും അമ്മയുടെ വലിയ ഭക്‌ തയുമായ സരസമ്മ ഓമനയോട്‌ 
വളളിക്കാവിലമ്മയെപ്പറ്റി പറഞ്ഞു. 1977-ല്‍ രണ്ട്‌ സഹോദരിമാരും കൂടി 
അമ്മയുടെ അടുക്കല്‍ വന്നു. ആദ്യമായി ഭാവത്തിന്‌ കയറിയ ഓമനയോട്‌ 
അമ്മ പറഞ്ഞു-- “നീ സന്താനത്തിന്‌ വേണ്ടിയാണ്‌ വന്നത്‌ . നിന്‍െറ സങ്കടം 
അമ്മ തീര്‍ത്തുതരാം.' എന്നിട്ട്‌ അമ്മ പറഞ്ഞു-- “നാല്‍ മാസത്തിനകം കുട്ടി 
രൂപം കൊളളും.” 


, ഓമന സന്തോഷത്തോടെ മടങ്ങി. അമ്മ പറഞ്ഞത്‌ ശരിയാകുന്ന 
ലക്ഷണങ്ങള്‍ കണ്ടു തുടങ്ങിയപ്പോള്‍ ഓമനയ്ക്കും ബന്‌ ധപ്പെട്ടവര്‍ക്കു 
മെല്ലാം കൂടുതല്‍ സന്തോഷമായി. വിവാഹം ' കഴിഞ്ഞു ഒമ്പത്‌ 
വര്‍ഷത്തിനുശേഷം ഇപ്പോള്‍ ആദ്യമായി ഓമന ഗര്‍ഭിണിയായി. 


ഓച്ചിറനിന്നു നാല്‌ കിലോമീറ്റര്‍ തെക്ക്‌ പുത്തന്‍ തെരുവിലുള്ള ഒരു 
കശുവണ്ടി ഫാക്ടറിയിലാണ്‌ ഓമനയ്ക്ക്‌ ജോലി. ഈ.എസ്‌ .ഐ. 
ആശ്ുപ്രതിയില്‍ നാലാം മാസം പരിശോധിപ്പിച്ചപ്പോള്‍ ഗര്‍ഭമുണ്ടെന്നു 
പറഞ്ഞു. ഒമ്പതാം മാസത്തില്‍ പരിശോധിച്ചപ്പോള്‍ ഗര്‍ഭമില്ലെന്നു ഡോക്ടര്‍ 


318 


വിധിച്ചു. വയര്‍ വീര്‍ത്തിരിപ്പുണ്ട്‌, ശരിതന്നെ. പക്ഷേ വയറ്റില്‍ കുട്ടിയെ 
കാണാനില്ല. പരിര്രമമായി. ഓമനയെ കരുനാഗപ്പളളി ഗവണ്‍മെന്‍റാശു 
പാരതിയില്‍ കൊണ്ടുവന്നു. വലിയ വയറ്‌. പക്ഷേ, കുട്ടിയുടെ 


ലക്ഷണമില്ല. പല ഡോക്ടര്‍മാര്‍ നോക്കിയിട്ടും സംശയം തീര്‍ന്നില്ല. . 
ഡോക്ടര്‍ ഗോപാലകൃഷ്ണന്‍ ഓമനയുടെ എക്‌സ്റേ എടുത്തു. എന്തോ, 


ഒന്നു പുക പോലെ പടത്തില്‍ കണ്ടു. വീണ്ടും എടുത്തു. സംശയം തീര്‍ന്നില്ല. 
കൊല്ലം വിക്ടോറിയാ ഹോസ്പിറ്റലില്‍ പരിശോധന എല്ലാം ആവര്‍ത്തിച്ച. 
അവിടെയും രണ്ട്‌ എക്സ്റേ എടുത്തു. ഒരു തീരുമാനത്തിലെത്താന്‍ 
ഡോക്ടര്‍മാര്‍ക്ക്‌ കഴിഞ്ഞില്ല. എക്‌സ്റേയില്‍ കുഞ്ഞിനെ കാണാതായപ്പോള്‍ 
ഓമനയും ബന്ധുക്കളും നിരാശരായി. വളളിക്കാവിലെത്തി പരാതി 
പറഞ്ഞപ്പോള്‍ ചിരിച്ചു രസിച്ചുകൊണ്ട്‌ അമ്മ പറഞ്ഞു 'ധൈര്യമായിരിക്ക്‌ . 
ആ കുഞ്ഞ്‌ ഈശ്വരന്‍െറ സന്താനമാണ്‌. അവന്‍ ചായമല്ല, ചൈതന്യമാണ്‌. 
അവന്‍െറ ഫോട്ടോ എടുക്കാന്‍ അവര്‍ക്ക്‌ സാധിക്കുകയില്ല. 'അമ്മ പറഞ്ഞത്‌ 
ഓമന പൂര്‍ണ്ണമായി വിശ്വസിച്ച. 


പക്ഷേ, അമ്മയുടെ ലീല അവിടംകൊണ്ട്‌ തീര്‍ന്നില്ല. പത്താം 
മാസമായി. പ്രസവം നടന്നില്ല. പതിനൊന്നുമാസമായി.(പസവം നടന്നില്ല. 
ഓമനയെ ആളുകള്‍ നെടുകെ കളിയാക്കാന്‍ തുടങ്ങി. ‘ഗജുഗര്‍ഭമാണ്‌ ', 
“വളളിക്കാവിലെ അരയത്തി ഗര്‍ഭം കൊടുത്തത്രെ,” ഗ്രസവിക്കുന്നത്‌ 
പാമ്പിനെ ആയിരിക്കും” ഇങ്ങനെ പോയി അദിപ്രായങ്ങള്‍. ഓമനയും ” 
വീട്ടുകാരും തീ തിന്നുകഴിഞ്ഞു. അമ്മയിലുള്ള ഉറച്ച വിശ്വാസം 
മാശ്രമായിരുന്നു അവര്‍ക്ക്‌ ഏക അവലംബം. എങ്കിലും ഏത്‌ 
വിശ്വാസിയുടെയും വിശ്വാസത്തെ തകര്‍ക്കുന്ന രീതിയിലാണ്‌ ദിവസങ്ങള്‍ 
മുന്നോട്ട്‌ പോയത്‌. ഗര്‍ഭം പ്രന്തണ്ട്‌ മാസമായി, പതിമൂന്നുമാസമായി, 
എന്തിന്‌, ഗര്‍ഭലക്ഷണം കണ്ടിട്ട്‌ മാസം പതിനാറായി, ഓമന മാര്തം 
അമ്മയുടെ പാദങ്ങളെ മുറുകെ പിടിച്ചു. ഒടുവില്‍ ഒരു ദിവസം 
ആശുപ്രതിയില്‍ പോകാന്‍ അമ്മയുടെ അനുവാദം കിട്ടി. 


ഓമനയെ കൊല്ലം വിക്ടോറിയാ ഹോസ്‌പിറ്റലില്‍ കൊണ്ടുവന്നു. 
പറഞ്ഞുകേട്ട്‌ ഒരു വലിയ ജനക്കൂട്ടം ഈ അത്ഭുത ്രസവത്തിന്‌ സാക്ഷ്യം 
വഹിക്കാന്‍ ആശുപ്രതി പരിസരത്ത്‌ കൂടി. എല്ലാവര്‍ക്കും ആകാംക്ഷയാ 
യിരുന്നു. ഡോക്ടര്‍മാര്‍ വിഷമത്തിലായി. വയറും മറ്റു ലക്‌ ഷണങ്ങളും 
കൊണ്ട്‌ ഓമന ഗര്‍ഭിണിയാണ്‌. പക്ഷേ വയറ്റില്‍ കുട്ടിയുളളതിന്‍െറ 
ലക്ഷണം കാണുന്നുമില്ല. ഓപ്പറേഷന്‍ നടത്തി നോക്കാം എന്ന 
തീരുമാനമായി. ഓപ്പറേഷന്‍ നടന്നു. അതാ ഗര്‍ഭത്തില്‍ പൂര്‍ണ്ണ 
വളര്‍ച്ചയെത്തിയ ആരോഗ്യവാനായ ഒരു ആണ്‍കുഞ്ഞ്‌! പതിനാറുമാസം 
വയറ്റില്‍ കിടന്നശേഷം ആ കുഞ്ഞ്‌ ലോകത്തിലേക്ക്‌ വന്നു. അമ്മ അവന്‌ 
ശക്തിപ്രസാദ്‌ എന്ന്‌ നാമകരണം ചെയ്തു. 


319 


രണ്ടുമൂന്നുവയസ്സായപ്പോള്‍ മുതല്‍ ശക്തിപ്രസാദ്‌-1 ജപിക്കും 
ധ്യാനിക്കും. ആ്രമത്തില്‍ വന്നാല്‍ ആരും പറയാതെ ആസനത്തിലിരുന്നു 
ധ്യാനിക്കും. അവന്‌ യോഗികളുടെ കണ്ണാണ്‌ . അധികം സംസാരിക്കുകയില്ല. 
മിക്കവാറും മൌനം. കുട്ടികളുടെ ചാപല്യമൊന്നുമില്ല. സ്കൂളില്‍ ചെന്നാല്‍ 
ശക്തി പസാദ്‌ . കൂട്ടുകാരോട്‌ പറയും-- അമ്മച്ചിയെ ധ്യാനിക്കണം. 
അല്ലെങ്കില്‍ അസുഖം വരും.” കുട്ടികള്‍ കുസൃതി കാണിച്ചാല്‍ പറയും 
“ഞാന്‍ പോയി അമ്മച്ചിയോടു പറയും. 


ശക്തിരപസാദിന്‍െറ ഇരുപ്പും മട്ടും കണ്ടാല്‍ ഈ ലോകവുമായി ഒരു 
ബന്ധവുമില്ലെന്നു തോന്നും. അമ്മ സങ്കല്‌ പിച്ചുവച്ചിരിക്കുന്ന വാസനകളേ 
ശക്തിര്രസാദില്‍ ഉളളു. സ്വരൂപത്തെ മറച്ച്‌ ലൌകികജീവിതത്തിന്‌ 
സഹായിക്കുന്ന മറ മാരതമാണ്‌ അവ. 


ശക്തിപ്രസാദ്-2 


തഴവാക്കാരനായ ഹസനാരുകുഞ്ഞിന്‍െറ കാല്‌ മുട്ടിന്‌ താഴേക്ക്‌ 
പഴുത്തളിഞ്ഞു. പല ചികിത്‌ സകളും പരാജുയപ്പെട്ടു. അമ്മയെപ്പറ്റി പറഞ്ഞു 
കേട്ടപ്പോള്‍ ഭാഗ്യം പരീക്ഷിച്ചുകളയാം എന്നു തോന്നി. 1977-ല്‍ 
വളളിക്കാവില്‍ വന്നു. ഒരുകൊല്ലത്തിനമം കാല്‌ സുഖപ്പെട്ട. 


ഹസനാരുകുഞ്ഞിന്‍െറ ഭാര്യയാണ്‌ സുബൈദ. പതിനാറാം വയസ്സില്‍ 
വിവാഹം നടന്നിട്ട്‌ ആ്രതയും കാലം കൂടി കഴിഞ്ഞിരിക്കുന്നു. അന്ന്‌ വയസ്സ്‌ 
32, ഭര്‍ത്താവ്‌ അമ്മയുടെ അടുത്ത്‌ പോയിത്തുടങ്ങിയപ്പോള്‍ സുബൈദയും 
ഇടയ്ക്കിടെ കൂടെ പോകുമായിരുന്നു. അന്നുവരെ സുബൈദ ഗര്‍ഭം 
ധരിച്ചിരുന്നില്ല. തീരെ ആശയും ഇല്ലായിരുന്നു. ഓപ്പറേഷന്‍ നടത്താതെ 
സുബൈദ ഗര്‍ഭിണിയാവുകയില്ലെന്ന്‌ ഡോക്ടര്‍മാര്‍ വിധി കല്പിച്ചിരുന്നു. 
പക്ഷേ പേടികൊണ്ടോ എന്തോ അതിന്‌ ean തയ്യാറാല്ലായിരുന്നു. 


ഭര്‍ത്താവിന്‍റെ ദീനം മാറിയപ്പോള്‍ സുബൈദയ്ക്ക്‌ വളളിക്കം 
വിലമ്മയുടെ ശക്തിയില്‍ വിശ്വാസം വന്നു. അപ്പോള്‍ സുബൈദ 
ആവശ്യപ്പെടാതെ അമ്മ തന്നെ അങ്ങോട്ട്‌ പറഞ്ഞു_”'ഇത്രയും 
കാലമായിട്ട്‌ ഒരു കുഞ്ഞ്‌ പിറക്കാത്ത ദുഃഖം നിനക്കുണ്ട്‌ . നിനക്ക്‌ അമ്മ ഒരു 
കുഞ്ഞിനെ തരാം.” അമ്മ ഇത്‌ പറഞ്ഞ്‌ ഒന്നരവര്‍ഷത്തിനകം സുബൈദ 
ഗര്‍ഭം . ധരിച്ചു. അങ്ങനെ, 1944-ല്‍ ജനിച്ചു, 1960-ല്‍ വിവാഹിതയായ , 
സുബൈദ 1978-ല്‍ മുപ്പത്തിനാലാം വയസ്സില്‍ ആദ്യമായി ഗര്‍ഭംധരിച്ചു. ഇത്‌ 
ബന്ധുക്കള്‍ക്കും - നാട്ടുകാര്‍ക്കും അത്ഭുതം ജനിപ്പിച്ചു. പക്ഷേ, 
സുബൈദയും ഭര്‍ത്താവും ഈ ഗര്‍ഭത്തിന്‍െറ കാരണം പരമരഹസ്യമാക്കി 
വച്ചു. സമുദായം ആക്‌ ഷേപിക്കുമെന്ന പേടിയായിരുന്നു. 





320 


1979-ല്‍ സുബൈദയ്ക്ക്‌ സുന്ദരനും തേഇസ്വിയും ലക്ഷണയു 
ക്തനുമായ ഒരു ആണ്‍കുഞ്ഞ്‌ ഇനിച്ചു. വീട്ടുകാര്‍ അവന്‍ അന്‍സീം എന്നു 
പേര്‌ നല്‍കി. അയല്‍പക്കത്തുള്ള ഹിന്ദുക്കള്‍ അവനെ മണിക്ഠനെന്നു 
വിളിച്ചു. വളളിക്കാവിലമ്മ അവന്‌ ശക്തിവപസാദ്‌ എന്ന പേര്‌ നല്‍കി. നല്ല 
ചുണയും ബുദ്ധിശക്തിയുമുളള ശക്തിപ്രസാദ്‌ ആരുടെയും ശ്രദ്ധ 
ആകര്‍ഷിക്കും. ഭാവി അമ്മയ്ക്ക്‌ മാര്തമറിയാം. 


ശക്‌തിര്രസാദ്‌്_3 

അമ്മയുടെ ശക്ത്യംശമായ ഒരു പൂര്രനെ ഗര്‍ഭം ധരിക്കാനും 
പ്രസവിക്കാനും ഭാഗ്യം സിദ്ധിച്ച മറ്റൊരു ഭക്തയാണ്‌ പി.ആര്‍, രത്‌നമ്മ. 
ഭര്‍ത്താവ്‌ വി.കൃഷ്ണന്‍. കൊല്ലം, കോലഞ്ചേരി, കോട്ടയ്ക്കകം തോപ്പില്‍ 
വീട്ടിലെ രത്നമ്മ 1976-ല്‍ ആണ്‌ വളളിക്കാവില്‍ വന്നത്‌. അതിനൊരു 
സാഹചര്യമുണ്ടായി. അയല്‍പക്കത്തുകാരിയായ റീസ എന്ന (കിസ്ത്യാനി 
സ്ത്രീക്ക്‌ തുടര്‍ച്ചയായി നെഞ്ചുവേദന ഉണ്ടായിക്കൊണ്ടിരുന്നു. വളളിക്കാ 
വിലെ തീര്‍ത്ഥവും [പസാദവും കഴിച്ചതോടെ അവരുടെ അസുഖം പാടേ 
മാറി. ഈ അനുഭവകഥയറിഞ്ഞപ്പോള്‍ സ്ഥിരം വയറ്റുവേദനക്കാരിയായ 
രത്നമ്മയ്ക്കും ്രതീക്ഷ ഉദിച്ചു, അവര്‍ വളളിക്കാവിലെത്തി. ഭാവസമ 
യത്ത്‌ അമ്മ ഒരു പഴം കൊടുത്തു. അതു തിന്നതോടെ രത്നമ്മയുടെ 
വയറ്റുവേദന മാറി. പിന്നെ അത്‌ ഉണ്ടായിട്ടുമില്ല. 


1971-ല്‍ വിവാഹിതയായ രത്നമ്മയ്ക്ക്‌ 1976 ആദ്യം വളളിക്കാവില്‍ 
വരുന്നതുവരെ കുട്ടികളൊന്നും ഇനിച്ചിരുന്നില്ല. അതിന്‍െറ ദുഃഖം മനസ്സിനെ 
അലട്ടിയിരുന്നു. അമ്മയോട്‌ സങ്കടം പറഞ്ഞു. അപ്പോള്‍ അമ്മ പറഞ്ഞു 
“നിന്‍െറ ആശ പൂതന്‍ വേണമെന്നല്ലെ. തരാം. പത്തുമാസം കഴിഞ്ഞ്‌ 
അടുത്ത കുംഭത്തിലെ അശ്വതി നക്ഷ്രതത്തില്‍ നിനക്കൊരു പഹൂൃരതന്‍ 

' ജനിക്കും. (മലയാളം 22-7-1151; ഇംഗ്‌ ളീഷ്‌ 5-3-1976). 


അമ്മ പറഞ്ഞതുപോലെ രത്നമ്മ ഗര്‍ഭം ധരിച്ചു. എന്നാല്‍ 

: ആശുപ്രതിക്കാര്‍ സംശയമാണു പറഞ്ഞത്‌. എക്‌സ്റേ എടുത്തിട്ടും 

കുട്ടിയുള്ള ലക്ഷണം കണ്ടില്ല. രത്നമ്മയുടെ ഭര്‍ത്താവിന്‌ നിരാശജ്മും 

കോപവുമായി. അദ്‌ ദേഹം പറഞ്ഞു “കുട്ടി പിറക്കാതെ ഇനി നിന്നെ ഞാന്‍ 

വളളിക്കാവില്‍ വിടത്തില്ല.” ഇക്കാലത്ത്‌ രത്നമ്മയ്ക്ക്‌ അമ്മയുടെ 
സ്വപ്നദർശനം കിട്ടിയിരുന്നത്‌ ഒരാശ്വാസമായി. 


4 


അമ്മ പറഞ്ഞ ദിവസം തന്നെ അശ്വതി നക്‌ ഷ്രതത്തില്‍, തേജസ്വിയായ 
ഒരു ആണ്‍കുഞ്ഞു ജനിച്ച. അവന്‍ സംസാരിക്കാന്‍ തുടങ്ങിയ കാലം മുതല്‍ 
അച്ഛനെ “അപ്പാ” എന്നു വിളിക്കും. ഈശ്വരനെ മാതമേ “അച്ഛാ എന്നു 
വിളിച്ചിരുന്നുളളൂ. കടല്‍ത്തീരത്തു ജനിച്ചുവളര്‍ന്ന ശക്തിവപസാദ്‌ ആദ്യം 





321 


മുതല്‍തന്നെ മത്‌ സ്യമാംസാദികള്‍ കഴിക്കുകയില്ല. രാവിലെയും വൈകിട്ടും 
കൃത്യമായി ധ്യാനിക്കും. അരമണിക്കൂറും അതില്‍ കൂടുതലും ഇരിക്കും. 
ചിലപ്പോള്‍ കുഞ്ഞിനെ ബുദ്ധിമുട്ടി വിളിച്ചുണര്‍ത്തേണ്ടിവന്നിട്ടുളള 
അവസരങ്ങളുമുണ്ട്‌ . നന്നേ ചെറുപ്പംമുതല്‍ അമ്പലാകെട്ടി കളിക്കുകയും 
ശിവപാര്‍വ്വതിമാരുടെ പടംവച്ചു പൂജിക്കുകയും ചെയ്യുക ശക്തിര്പസാദിന്‍െറ 
ശീലമായിരുന്നു. 


ഒരുദിവസം ശക്തിര്പരസാദിന്‍െറ വീട്ടില്‍ അപരിചിതനായ ഒരാള്‍ 
വന്നു. ആണുങ്ങള്‍ വീട്ടിലില്ലാത്ത സമയം. രത്നമ്മ സാമാന്യമര്യാദയ്ക്ക്‌ 
അതിഥിയെ വരാന്തയിലിരുത്തി, കാപ്പി കൊടുത്തു. പെട്ടെന്ന്‌ ഏഴുവയസ്സുള്ള 


ശക്തിര്പസാദ്‌ മുന്നോട്ടുവന്ന്‌ അതിഥിയുടെ ചെളളയ്ക്ക്‌ നല്ല ഒരടി - 


വച്ചുകൊടുത്തു. രത്നമ്മ ശക്‌ തിപ്രസാദിനെ പിടിച്ചുമാറ്റി. കുട്ടി പറഞ്ഞു 
“അമ്മേ ഇയാള്‍ കളളനാണ്‌ . ഇവിടെ ഇരുത്തരുത്‌. കാപ്പി കൊടുക്കരുത്‌ 


രത്നമ്മ-- കള്ളനാണെന്നു മോനെങ്ങനെ അറിയാം? 
ശക്തി്രസാദ്‌ -ഇയാളുടെ മുഖം കണ്ടാലറിയാം കള്ളനാണെന്ന്‌ 
അതിഥിയുടെ നാട്യത്തില്‍ വന്ന തട്ടിപ്പുകാരന്‍ വേഗം സ്ഥലംവിട്ടു. 


ചിലപ്പോള്‍ ശക്തിപ്രസാദ്‌ രത്നമ്മയോടു പറയും- നിങ്ങളല്ല 
എന്‍റമ്മ. എന്‍റമ്മ വളളിക്കാവിലാണ്‌ . വീട്ടിലോ അയലത്തോ ആര്‍ക്കെങ്കി 
ലും അസുഖമുണ്ടായാല്‍ ശക്തിപ്രസാദ്‌ തുളസിയിലയും ഭസ്മവും 
കിണ്ടിയില്‍ വെള്ളവുമായി ചെന്ന്‌ രോഗിയുടെ ദേഹത്ത്‌ തീര്‍ത്ഥം തളിക്കും. 
അതോടെ രോഗം മാറുകയും ചെയ്യും. സ്വന്തം പ്രേരണകൊണ്ടല്ലാതെ മറ്റാരു 
പറഞ്ഞാലും കുട്ടി ഇങ്ങനെ ചെയ്യുകയില്ല. 


1984 സെപ്തംബറില്‍ ശക്‌ തിരപസാദ്‌ വീട്ടുകാരോടുകൂടി മുകാംബികാ 
ക്ഷ്രേതത്തില്‍ പോയി. ദീപാരാധന സമയത്ത്‌ പൂജാരി ശക്‌ തിരപസാദിനെ 
വിളിച്ച്‌ ശ്രീകോവിലിനകുത്ത്‌ കുറച്ചുനേരം ഇരുത്തി. ദേവിയുടെ 
നിര്‍ദ്‌ ദേശ്രപകാരമാണ്‌ അങ്ങനെ ചെയ്തതെന്നും ഇതു സാധാരണ 
ബാലനല്ലെന്നും പൂജാരി പറഞ്ഞുവത്രെ. 


ശക്‌ തിപസാദ്‌ അടുത്തൊരു വീട്ടില്‍ ചെന്ന്‌ അബദ്ധത്തില്‍ അവരുടെ 
കേയ്ക്ക്‌ ഉരുട്ടി താഴെയിട്ടു. ആ വീട്ടിലെ പെണ്‍കുട്ടി ശക്തിഗ്രസാദിന്‌ ഒരടി 
കൊടുത്തു. ഇക്കാര്യം ആരും അറിഞ്ഞില്ല. പിറ്റേദിവസം പെണ്‍കുട്ടിയും 
വീട്ടുകാരും ശക്തിഗ്രസാദിന്‍െറ വീട്ടിലെത്തി. ശക്തിരപസാദിനെ തല്ലിയ 
കയ്യ്‌ നീരുവന്ന്‌ _ വീര്‍ത്ത്‌ പെണ്‍കുട്ടി കഷ്ടത്തിലായിരുന്നു. ആ കയ്യ്‌ 
അനക്കാനും വയ്യാ. കുഞ്ഞിനെ തല്ലിയതിന്‍െറ ശിക്ഷയാണിതെന്നു കരുതി 
പരിഹാരത്തിനു വന്നതാണ്‌. രത്നമ്മ അവരെ വളളിക്കാവിലേക്കു 
പറഞ്ഞയച്ചു. വളളിക്കാവിലെത്തി മാപ്പുചോദിച്ചതോടെ പെണ്‍കുട്ടിയുടെ 
കൈ സുഖമായി. ലിലെ a 


322 


ഒരിക്കല്‍ സ്‌കൂളിലെ അദ്ധ്യാപിക ശക്‌ തിരപസാദിനോട്‌ ഒന്ന്‌...... 
രണ്ട്‌ എണ്ണാന്‍ പറഞ്ഞു. കുഞ്ഞ്‌ എണ്ണിയില്ല. കിസ്ത്യാനിയായ 
അദ്ധ്യാപികയ്ക്കു ഭയങ്കര കോപംവന്നു. അവര്‍ ചൂരല്‍കൊണ്ട്‌ ചുട്ട 
അടികൊടുത്തു. അല്പം കഴിഞ്ഞപ്പോള്‍ അദ്ധ്യാപികയുടെ വീട്ടില്‍നിന്ന്‌ 
ഒരാള്‍ ഓടിവന്നു. ടീച്ചറിന്‍െറ കുഞ്ഞിന്‌ പെട്ടെന്ന്‌ ബുദ്ധിശ്രമം 
പിടിച്ചിരിക്കുന്നുവഖ്രത. അദ്ധ്യാപിക വീട്ടിലേക്കോടി. പല പ്രതിവിധികളും! 
നോക്കിയെങ്കിലും അസുഖം മാറിയില്ല. ഒടുവില്‍ ആ കുട്ടിയുടെ 
മാതാപിതാക്കള്‍ ശക്തിര്രസാദിന്‍െറ ്രത്യേതകള്‍ അറിയുകയും 
കുട്ടിയെ തല്ലിയതിനു ക്ഷമ ചോദിക്കാന്‍ ശക്തിരപസാദിന്‍െറ വീട്ടില്‍ 
വരികയും ചെയ്തു. രത്നമ്മ അവരോട്‌ വളളിക്കാവിലമ്മയുടെ കാര്യം 
സൂചിപ്പിച്ച. അവര്‍ വളളിക്കാവില്‍ പോയതായോ കുട്ടിയുടെ അസുഖം . 
മാറിയതായോ അറിവില്ല. [ 


ശക്‌ തിരപസാദിന്‍െറ കാരുണൃശീലം എടുത്തുപറയാനുണ്ട്‌ . അടുത്തെ 
വിടെയെങ്കിലും പട്ടിണിക്കാരുണ്ടെങ്കില്‍ അവന്‍ തേടിപ്പിടിച്ച്‌ അവരെ 
വീട്ടിലെത്തിക്കും. ആഹാരം കൊടുക്കും. സാമ്പത്തികമില്ലാത്ത വീട്ടുകാര്‍ 
ഇതുമൂലം പലപ്പോഴും വിഷമിക്കാറുണ്ട്‌ . വീട്ടുകാര്‍ ആഹാരം കൊടുക്കാന്‍ 
മടിച്ചാല്‍ ശക്തിര്രസാദ്‌ സ്വന്തം വിഹിതം അവര്‍ക്കു കൊടുത്തിട്ട്‌ 
നിരാഹാരമിരിക്കും. 


രത്നമ്മ ശക്തിരപസാദിനെ വളളിക്കാവിലമ്മയുടെ മകനായിട്ടാണ്‌ 
കരുതുന്നത്‌. സ്വയം ഒരു വളര്‍ത്തമ്മയുടെ സ്ഥാനമേ അവര്‍ 
സ്വീകരിച്ചിട്ടുളളൂ. അമ്മ ഇത്തരം അദ്ഭുതശിശുക്കളെക്കൊണ്ട്‌ ഭാവിയില്‍ 
എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്നു കാത്തിരുന്നു കാണുകയേ തരമുള്ളൂ. 


ഉണ്ണിക്കണ്ണന്‍ 

ചെറിയഴീക്കല്‍, പണിക്കരുകടവ്‌, ഒറ്റത്തെങ്ങില്‍ ശ്രീമതി ദേവകിയും 
ഭര്‍ത്താവ്‌ മാധവനും പരമ്പരയാ ഈശ്വരവിശ്വാസമുളളവരാണ്‌ . ഇവരുടെ . 
മകന്‍ സരസന്‍. സരസന്‍െറ ഭാര്യ തങ്കം. ഇവരുടെ വിവാഹം കഴിഞ്ഞ്‌ കുറെ 
ആയിട്ടും കുട്ടികളില്ലാതെ സങ്കടപ്പെട്ടു. പറഞ്ഞുകേട്ട അമ്മയുടെ അടുക്കല്‍ 
വന്നു. പലതവണ വന്നുകഴിഞ്ഞപ്പോള്‍ ഒരു ഭാവദിവസം അമ്മ തങ്കത്തിന്‌ 
ഒരു കദളിപ്പഴം ജുപിച്ചുകൊടുത്തു. അതു കഴിച്ചതോടെ തങ്കം ഗര്‍ഭിണിയായി. 
മൂന്നുമാസം ഗര്‍ഭമുള്ളപ്പോള്‍ ഒരു രാധതിയില്‍ തങ്കത്തിന്‌ വലിയ 
വയറ്റുവേദനയും തുടര്‍ന്ന്‌ രക്ത്രസാവവും തുടങ്ങി. രമ്രതികാലം. 
അടുത്തെങ്ങും ഡോക്ടര്‍മാരില്ല. എന്തുചെയ്യുമെന്ന്‌ വീട്ടുകാര്‍ക്ക്‌ പരിരഭമ 
മായി. ഈ സമയത്ത്‌ വളളിക്കാവിലമ്മ അവരുടെ വീട്ടിലേക്ക്‌ കയറിച്ചെന്നു. 
കുറച്ചു തുളസിനീരുണ്ടാക്കി ജുപിച്ച്‌ അത്‌ തങ്കത്തിനെ കുടിപ്പിച്ചു. അതോടെ 
രക്ത്രസാവവും അസുഖങ്ങളും മാറി. അമ്മ ആ സമയത്ത്‌ അവിടെ വന്നത്‌ 


323 


വലിയ അത്ഭുതമായി എല്ലാവര്‍ക്കും. തോന്നി. അവിടെ അടുത്തൊരു 
സ്ഥലത്തേക്ക്‌ ആശ്രമവാസികളോടൊപ്പം വഞ്ചിയില്‍ പോവുകയായിരുന്നു 
അമ്മ. വഞ്ചി തങ്കത്തിന്‍െറ വീടിന്‍െറ അടുക്കലെത്തിയപ്പോള്‍ അവിടെ 
ഇറങ്ങണമെന്ന്‌ അമ്മ നിര്‍ബന്ധിച്ചു. വീടിനടുക്കല്‍ വുഞ്ചിയടുത്തു. 


അങ്ങനെ അമ്മ തങ്കത്തിനെയും ഗര്‍ഭസ്ഥശിശുവിനെയും രക്ഷിക്കുകയാ 
ണുണ്ടായത്‌. 


കാല്രകമത്തില്‍ ലക്ഷണമൊത്ത ഒരു ആണ്‍കുഞ്ഞിനെ തങ്കം 
പ്രസവിച്ചു. അവന്‌ വളളിക്കാവിലമ്മ ഉണ്ണിക്കൃഷ്ണന്‍ എന്നു പേരിട്ടു. 


ഉണ്ണിക്കണ്ണന്‍െറ ജനനത്തോടു ബന്‌ ധപ്പെട്ട പലതും പറയാനുണ്ട്‌ 
കുഞ്ഞിനെ ഗര്‍ഭം ധരിച്ചിരിക്കുമ്പോള്‍ ഒരിക്കല്‍ തങ്കം വളളിക്കാവില്‍ വന്നു. 
അമ്മ പറഞ്ഞു_ ഇന്നുമുതല്‍ ഇ്രതാംനാളില്‍ ഉണ്ണിക്കണ്ണന്‍ പിറക്കും. 
അവന്‍ ജനിക്കുമ്പോള്‍ ഇരുട്ടും ഇടിയും മഴയും എല്ലാം കാണും.” അമ്മ 
പറഞ്ഞ ദിവസം രാത്രിയില്‍ ആലപ്പുഴ മെഡിക്കല്‍ കോളേജ്‌ 
ആശുപ്രതിയില്‍വച്ഛ തങ്കത്തിന്‍െറ ര്പസവം നടന്നു. ആ സമയത്ത്‌ ഭയങ്കര 
ഇടിയും മഴയും ഉണ്ടായി. ആശുപ്രതിയില്‍ മുഴുവന്‍ കറന്‍റുപോയി. എങ്ങും 
കൂരിരുട്ടു നിറഞ്ഞിരുന്നു. ഒരുകാര്യം അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം 
വിസ്മയിപ്പിച്ചു. ഇരുട്ടില്‍ കുഞ്ഞിനെ കാണാന്‍ വയ്യാതിരുന്നെങ്കിലും 
കുഞ്ഞിന്‍െറ രണ്ടു കണ്ണുകളും നല്ലതുപോലെ തിളങ്ങി രാടിര്ുന്തു 

എല്ലാവരും കണ്ടു. ഇരുട്ടിലൊരു വെളിച്ചം! 


ഉണ്ണിക്കണ്ണന്‍ മഹാമിടുക്കന്‍. ബുദ്ധിമാന്‍. സ്വന്തം ഇഷ്ട്രപകാരം 
മതമേ പ്രവര്‍ത്തിക്കൂ. എന്തു കുസൃതികാട്ടിയാലും ആരും തല്ലുകയില്ല. 
തല്ലിയാല്‍ രാത്രിയില്‍ ഉറങ്ങാന്‍ .സമ്മതിക്കാതെ ദേവിയമ്മ ശല്യം 
ചെയ്യുമെന്ന്‌ ഉണ്ണിക്കണ്ണന്‍െറ അമ്മുമ്മ ദേവകിയമ്മ പറഞ്ഞു. കടല്‍ക്കരയില്‍ 
അരയത്തറവാട്ടില്‍ ജുനിച്ച ഉണ്ണിക്കുണ്ണന്‌ മത്സ്യം കഴിക്കുന്നത്‌ തീരെ 
പ്രിയമല്ലു. 'ഉണ്ണിക്കണ്ണനു വേണ്ടതെല്ലാം അമ്മ കൊടുത്തുകൊളളാം' എന്ന്‌ 
വളളിക്കാവിലമ്മ ഉറപ്പുകൊടുത്തിട്ടുണ്ട്‌ . പിന്നെന്തു വേണം! 


“ഈശ്വര സങ്കല്‍പത്താലുണ്ടായ ഈ കുഞ്ഞുങ്ങളെല്ലാം' പൂര്‍ണ്ണ 
ള്ഞാനികളാണ്‌. മറ ഒന്നു മാറേണ്ട കാരൃമേ ഉള്ളൂ എന്ന്‌ അമ്മ 
പറഞ്ഞിട്ടുണ്ട്‌ . മൂത്തുവരുന്ന കലിയുടെ ഫ്വോരാന് ധകാരത്തില്‍ അമ്മ 
ര്‍ത്തിച്ചു നിരത്തിയിരിക്കുന്ന ഉജ്യലദീപങ്ങളാണ്‌ ശക്തി്രസാദിനെപ്പോ 


ലെയുളള മക്കള്‍. അത്‌. കാലം തെളിയിക്കും. അതിന്‍െറ സൂചന അമ്മ 
നല്‍കിയിട്ടുണ്ട്‌ . 


25 
സ്ഥൂലവും സുക്ഷ്മവുമായ ദിവ്യ വ്യക്തികള്‍ പരസ്പരം 
തന്ധപ്പെടാറുണ്ട്‌. അവരുടെ വരവിന്‍െറ ലക്ഷ്യങ്ങള്‍ സാധിക്കുവാൻ 


324 


അത്തരം സമ്പര്‍ക്കം ആവശ്യമായിരിക്കാം. മാതാ അമൃതാനന് ദമയിയെ പല 
ദിവ്യാത്മാക്കളും വന്നുകണ്ടിട്ടുണ്ട്‌. അമ്മ അങ്ങോട്ടു ചെന്നും ചിലരെ 
സന്ദര്‍ശിച്ചിട്ടുണ്ട്‌. അവരില്‍ ചിലരെ പരിചയപ്പെടുന്നത്‌ സത്‌ സംഗത്തിന്‍െറ 
ഗ്രയോഇുനം ചെയ്യുന്നതിനു പുറമേ അമ്മയെ കൂടുതല്‍ മനസ്സിലാക്കാനും 
സഹായകമായിരിക്കും.. 


അവധൂതവൃത്തി സ്വീകരിച്ച മൂന്നുപേരാണ്‌ ഇവിടുത്തെ പ്രതിപാദ്യം 
“ആരെയും ഒന്നും പഠിപ്പിക്കാന്‍ വരുന്നവരല്ല അവധൂതന്‍ മാര്‍. അവര്‍ 
അവരുടെ വഴിക്കു നീങ്ങുന്നു. സാധകന്മാര്‍ക്ക്‌ അവരെക്കൊണ്ടു 
്രയോജുനമൊന്നുമില്ല. മറ്റുളളവര്‍ക്ക്‌ മാതൃകയാകണമെന്നൊന്നും അവര്‍ക്കു 
ചിന്തയില്ല” എന്നാണ്‌ അമ്മ ഒരിക്കല്‍ അവധുതന് മാരെപ്പറ്റി പറഞ്ഞത്‌. 
അതേസമയം ആദ്ധ്യാത്‌ മികതലത്തില്‍ ഉന്നതരായ അവരുടെ സാന്നിദ്ധ്യം 
ലോകത്തിന്‌ ശ്രേയസ്കരമാണ്‌ . അവര്‍ തങ്ങളുടെ ചുറ്റും ശാന്തിയും 
ആനന്ദവും ര പസരിപ്പിക്കുന്നു. 


മരുത്വാമല നയനാന്‍സ്വാമി 


കന്യാകുമാരി ജില്ലയിലെ മരുത്വാമല എക്കാലവും തപസ്വികളുടെ 
ആവാസകേന് ദ്രമായിരുന്നിട്ടുണ്ട്‌. മലയുടെ അടിവാരത്തില്‍ പ്രധാന 
നിരത്തിന്‍െറ അരികില്‍ ഒരു കുടിലുണ്ട്‌ . അതില്‍ ഒരു ദരിഗ്രകുടുംബവും. ആ 
കുടിലിന്‍റെ വടക്കുവശത്തെ ചരിപ്പായ ഇടുങ്ങിയ മുറിയിലാണ്‌ 
അവധൂതനായ നയനാന്‍ സ്വാമി താമസിച്ചിരുന്നത്‌. 


സ്വാമിയുടെ നാട്‌ ആര്‍ക്കും അറിഞ്ഞുകൂടാ. കര്‍ണ്ണാടകമെന്നോ മറ്റോ 
തോന്നുന്ന എന്തോ ഭാഷ വിരളമായി സംസാരിക്കും. വര്‍ഷങ്ങള്‍ക്കുമുമ്പ്‌. 
കന്യാകുമാരിയിലെത്തിയ സ്വാമി മേല്‍പ്പറഞ്ഞ കുടിലില്‍ സ്ഥിരതാമസമാക്കി. 
വീട്ടുകാര്‍ക്കു സ്വാമിയോടു വലിയ ഭക്തിയാണ്‌. 


തന്‍െറ മുറിയില്‍ നിന്നു സ്വാമി അധികം പുറത്തേക്കിറങ്ങാറില്ല. , 
ആഹാരം ഇല്ലെന്നു തന്നെ പറയാം. കുളിയും നനയും പല്ലതേപ്പുമൊന്നുമില്ു. .. 
മൃത്രമൊഴിക്കുന്നതുപോലും കിടപ്പുമുറിയില്‍ത്തന്നെ. പക്ഷേ, മുറിയില്‍ 
ദുര്‍ഗ്ഗന്‌ ധമില്ല; സ്വാമിയുടെ ദേഹത്തും. മിക്കവാറും മനം. ബീഡിവലിക്കും. 
ആളുകള്‍ വന്നാല്‍ സ്വാമി അവരുടെ ദേഹത്തു തുപ്പും. ചിലരെ തല്ലും. ഈ 
തുപ്പും തല്ലുംകൊണ്ട്‌ രോഗവും കഷ്ടതകളും മാറിയവര്‍ ധാരാളമുണ്ട്‌. 
ചിലര്‍ക്ക്‌ നയനാന്‍ സ്വാമി നാണയം കൊടുത്തിട്ട്‌ പറയും ഇത്‌ വീട്ടില്‍ 
സുക്ഷിച്ചുവയ്ക്കുക.” അത്‌ കിട്ടിയ ആള്‍ പണക്കാരനായിത്തീരും. 


1981ല്‍ കന്യാകുമാരിയില്‍ പോയപ്പോള്‍ അമ്മ നയനാന്‍ സ്വാമിയെ 
കുടിലില്‍ ചെന്നു കാണുകയുണ്ടായി. സ്വാമിയുടെ താമസം എവിടെ എന്ന്‌ 


325 


ചിന്തിച്ചപ്പോള്‍ സ്വാമി കുടിലില്‍നിന്നു വെളിയില്‍ വന്ന്‌ വണ്ടിയുടെ 
മ്പില്‍ നിന്നു. അമ്മ പറയുന്നു---“നയനാന്‍ സ്വാമിയെ കണ്ടപ്പോള്‍ എന്‍െറ 
തനി സ്വഭാവം വന്നു. കാളി! നാക്കു പുറത്തേക്കു തളളി. അങ്ങനെ 
സാധാരണ ഉണ്ടാകാറില്ല. അദ്‌ ദേഹത്തിനു കാണണമെന്നു തോന്നിയിരി 
ക്കാം, 'നയനാന്‍സ്വാമി അമ്മയെ 'മര്‍ണാകി.... മര്‍ണാകി” എന്നു വിളിച്ചു. 
'മരണമില്ലാത്തവള്‍” എന്നാണ്‌ അദ്ദേഹം ഉദ്ദേശിച്ചത്ര. 


1981 ഡിസംബര്‍ ഒന്നാംതീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിക്ക്‌ 
നയനാന്‍സ്വാമി സമാധിയടഞ്ഞു. മരുത്വാമലയുടെ കീഴില്‍ തെക്കുവശത്ത്‌ 
സ്വാമിക്ക്‌ ഒരു സമാധിമന്ദിരം നിര്‍മ്മിച്ചിട്ടുണ്ട്‌. 1984 ആദ്യം അമ്മ 
കന്യാകുമാരിയില്‍ പോയപ്പോള്‍ സ്വാമി താമസിച്ചിരുന്ന കുടിലില്‍ പോയി. 
അവിടെ സ്വാമിയുടെ ഫോട്ടോയും ദീപവും ഉണ്ട്‌. അമ്മയെ കണ്ടപ്പോള്‍ 
വീട്ടുകാര്‍ ഓടിവന്ന്‌ നമസ്കരിച്ചു. വളരെ ഭക്തികാണിച്ച. അമ്മയുടെ 
ഫോട്ടോ ആവശ്യപ്പെട്ടു. എന്താണു കാര്യമെന്നു തിരക്കിയപ്പോള്‍ അവര്‍ 
| പറഞ്ഞു- കഴിഞ്ഞ തവണ അമ്മയും (ബഹ്മചാരികളും ഇവിടെ വന്നിട്ട്‌ 
ബസ്സില്‍ കയറി മടങ്ങിയില്ലെ. വണ്ടി വിടാറായപ്പോള്‍ നയനാന്‍ സ്വാമി 
കുടിലില്‍നിന്ന്‌ ഇറങ്ങിവന്നു. എന്നിട്ട്‌ വണ്ടി മറയുന്നതു നോക്കിനിന്നു. 
എല്ലാവര്‍ക്കും അത്ഭുതമായി. സ്വാമി മുറിക്കു വെളിയില്‍ വരിക പതിവില്ല. 
വീട്ടുകാര്‍ വിവരം ചോദിച്ചപ്പോള്‍ സ്വാമി പറത്തു- ഇവിടെ വന്നിട്ടുപോയ 
ആ അമ്മ ആരെന്നാണ്‌ നിങ്ങള്‍ വിചാരിക്കുന്നത്‌? സാക്ഷാല്‍ 
കാളിയാണ്‌.' സ്വാമിയുടെ കൃപകൊണ്ട്‌ അമ്മയെ അറിയാന്‍ സാധിച്ചു 
എന്ന്‌ ആ വീട്ടുകാര്‍ ഭക്തിയോടെ പറഞ്ഞു. 





കന്യാകുമാരി മായിയമ്മ 

കന്യാകുമാരിയുമായി അടുത്തകാലത്തു ബന്ധപ്പെട്ടവര്‍ക്കെല്ലാം 
മായിയമ്മയെ അറിയാം. നാല്‍ പത്തഞ്ചില്‍പ്പരം വര്‍ഷങ്ങളായി ആ അവധൂത 
അവിടെയുണ്ട്‌. അവരുടെ വീടും നാടും വയസ്സുമൊന്നും ആര്‍ക്കും 
അറിഞ്ഞുകൂടാ. ചിലപ്പോള്‍ ഹിന്ദിയോടു സാദൃശ്യമുള്ള ഒന്നോ രണ്ടോ 
വക്കു സംസാരിക്കും. സന്ദര്‍ശകരില്‍ ചിലരോട്‌ 'ബൈധോ' (ഇരിക്കുക) 
എന്നു പറയാറുണ്ട്‌. 

ആരോടും മിണ്ടാതെ, ആരെയും ഗനിക്കാതെ, ഒന്നിനെയും 
കൂസാതെ, കീറത്തുണിയും ചുറ്റി, ആഹാരവും നിര്രയുമില്ലാതെ, വെയിലും 
മഞ്ഞും മഴയുമേറ്റ്‌, ഒരുപറ്റം പട്ടികളാല്‍ എപ്പോഴും ചുഴപ്പെട്ട്‌ മായിയമ്മ 
കന്യാകുമാരി കടല്‍ത്തീരത്തെവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കും. ചില 
പ്ലോള്‍ ചുറ്റി നടക്കും. കടലിലിറങ്ങി വളരെ ദൂരം നീന്തി തിരിച്ചുവരും. 
| കടല്‍ത്തീരത്തെ ചപ്പുചവറുകള്‍ കൂട്ടി തീയിട്ട്‌ എന്നും ഒരു “ഫോമം' ഉണ്ട്‌. 
ണ്ണുതുറന്നിരിക്കുമ്പോഴും വെളിയിലുളളതൊന്നും കാണാത്ത മുട്ടില്‍ 


326 


ഒരിരുപ്പും ഉണ്ട്‌. ബാലന്‍. ഭാന്തന്‍, ഉഡന്‍ എന്നിങ്ങനെ അവധുതര്‍ പല 
തരക്കാരുണ്ട്‌. മായിയമ്മജുഡാവസ്ഥയിലാണ്‌ . ആത്‌ മാനന് ദത്തില്‍ മുഴുകി 
അന്തര്‍മുഖരാകുന്ന ഇത്തരക്കാര്‍ ബാഹ്യമായി ജുഡ്രപായരായി കാണപ്പെടും. 
'ആത്മാവിനെ ദര്‍ശിച്ചവര്‍ മുകരായിത്തീരുന്നു എന്ന ഉപനിഷദ്‌ 
വാകൃത്തിന്‍െറ ജീവിക്കുന്ന മാതൃകയാണ്‌ മായിയമ്മ. തികച്ചും ജീവന്മുക്ത. 
പ്രാരബ്ധമൊടുക്കാന്‍ ശരീരം പേറി നടക്കുന്ന കൂട്ടത്തില്‍ സ്വസാന്നിദ്ധ്യം 
കൊണ്ട്‌ ലോകമംഗളവും സാധിക്കുന്നു. അമ്മയോടുകൂടി കന്യാകുമാരിക്കു 
പോയവരില്‍ ഒരു ഗൃഹസ്ഥ ഭക്തനുണ്ടായിരുന്നു. ഭിക്ഷയ്ക്കു 
പോയപ്പോള്‍ കിട്ടിയ മത്സ്യം അമ്മ തിന്നപ്പോള്‍ ആ ഭക്തന്‍ 
വളളിക്കാവില്‍വച്ച്‌ വെറുപ്പു കാണിച്ചിരുന്നു. കന്യാകുമാരിയില്‍ ചെന്നപ്പോള്‍ 
മായിയമ്മ അയാളുടെ വായില്‍ ഒരു വലിയ കഷണം മീന്‍ വച്ചുകൊടുത്തു. 
അത്‌ അയാള്‍ക്കു നിവൃത്തിയില്ലാതെ തിന്നേണ്ടിവന്നു. അതേസമയം 
മായിയമ്മ അമ്മയ്ക്കു പച്ചക്കറിത്തോരനാണു കൊടുത്തത്‌ . മായിയമ്മയുടെ 
മഹത്വമറഞ്ഞിരിക്കുന്ന. ്രത്യേക രീതികള്‍ അങ്ങനെ മനസ്സിലാക്കാന്‍ 
അവസരം ലഭിച്ചു. 


ഒരു ദര്‍ശനത്തില്‍ അമ്മ മായിയമ്മയെ കണ്ടു. മായിയമ്മയ്ക്ക്‌ അമ്മയെ 
കാണണമെന്നുണ്ടായിരുന്നു. വൈകാതെ അമ്മ കന്യാകുമാരിയില്‍ പോയി 
മായിയമ്മയെ കണ്ടു. കുറച്ചുനേരം അമ്മയെ നോക്കിയിരുന്നശേഷം 
മായിയമ്മ അമ്മയോട്‌ 'ബൈധോ' എന്നു പറഞ്ഞു. അമ്മ അടുത്തിരുന്നു. 
രണ്ടുപേരും വായകൊണ്ട്‌ ഒന്നും സംസാരിച്ചില്ല. അവര്‍ക്ക്‌ അവരുടേതായ 
ഭാഷയുണ്ട്‌. 


മായിയമ്മയിരിക്കുന്ന കുടിലില്‍ നിറയെ പട്ടികളാണ്‌ . ഭക്തന്മാര്‍ 
കൊണ്ടുവരുന്ന പഴങ്ങളും മറ്റും മായിയമ്മ ആദ്യം അവയുടെ വായില്‍ 
വച്ചുകൊടുക്കും. ഉച്ഛിഷ്ടം ഭക്തന് മാര്‍ക്കു നല്‍കും. പട്ടികള്‍ 
നിഷ്‌കാമസ്‌ നേഹമുളളവരും കൂറുപുലര്‍ത്തുന്നവരുമാകയാല്‍ മായിയമ്മ 
അവയോടു കൃപ കാണിക്കുകയാകാം. മായിയമ്മയുടെ കൃപകൊണ്ട്‌ പല 
നേട്ടങ്ങളും കിട്ടിയവരുമുണ്ട്‌. കന്യാകുമാരിയില്‍ സിദ്ധവ്യക്തികള്‍ ' 
ഒഴിഞ്ഞ കാലമില്ല എന്നുപറഞ്ഞു കേള്‍ക്കുന്നതും ശരിയാണെന്ന്‌ 
മായിയമ്മയെപ്പോലുള്ളവര്‍ സ്ഥാപിക്കുന്നു. . 


മായിയമ്മ ചപ്പുചവറു കൂട്ടി കത്തിച്ച്‌ നടത്തുന്ന ഹോമമത്തെപ്പറ്റി അമ്മ 
പറഞ്ഞു--'മായിയമ്മ നാനാത്വത്തില്‍ ഏകത്വം കാണിക്കുകയാണ്‌. 
പെറുക്കിക്കൊണ്ടു വരുന്ന സാധനങ്ങള്‍ കത്തിച്ചു പുകയും ചാരവുമാക്കുന്നു. 
ചാരം കടലില്‍ ചേരുകയും ചെയ്യുന്നു...” 


യോഗി രാമ്സുരത്‌ മഹരാജ്‌ 
തിരുവണ്ണാമല ശിവക്ഷ്രേതത്തിനടുക്കല്‍ ഒരു കൊച്ചു മുറിയില്‍ 


t 


327 


ആരോടും അടുത്തു സഹവാസമില്ലാതെ കഴിയുന്ന ഒരു അവധുതനാണ്‌, 
യോഗി രാമ്സൂരത്‌ മഹരാജ്‌. ഉത്തരഭാരതീയന്‍. വലിയ വലിയ 
പരീക്ഷകളൊക്കെ പാസായിട്ുണ്ട്‌ . നന്നായി ഇംഗ്ളീഷ്‌ സംസാരിക്കും. 


കേരളത്തിലെ കാഞ്ഞങ്ങാട്ട്‌ രാമദാസ്‌ സ്വാമികളുടെ ശിഷ്യനാണ്‌ 
രാമ്സുരത്‌. ശ്രീരാമഭക്തന്‍. ഏറെ മനനം. പറ്റിയവര്‍ വന്നാല്‍ 
ആദ്ധ്യാത്മികം മിതമായി പറയും. 1984-ല്‍ അമ്മ തിരുവണ്ണാമല 
ശിവക്‌ഷ്രേതത്തില്‍ വന്നപ്പോള്‍ യോഗി വന്ന്‌ അമ്മയെ ദര്‍ശിച്ചു. അദ്ദേഹം 
കുറച്ചുനേരം അമ്മയെ വിശറികൊണ്ട്‌ വീശുകയുണ്ടായി. തിരുവണ്ണാമല 
ശിവക്ഷ്രേതത്തിലെ ഉത്‌ സവത്തിന്‍െറ ജുനസമുരദത്തില്‍ ആരും കാണിച്ചു 
കൊടുക്കാതെ യോഗി സ്വയം 'അപരിചിതയായ്‌ അമ്മയെ അമ്മ 
ഇരുന്നിടത്തു വന്നുകണ്ടത്‌ സാധാരണ ദൃഷ്ടിയില്‍ അത്ഭുതമാണ്‌ 
അമ്മയുടെ മഹത്വം അദ്‌ ദേഹം മനസ്സിലാക്കിയിരുന്നു എന്നു വ്യക്തമാണ്‌. 


അമ്മയുടെ ചില (ബഹ്‌ മചാരി മക്കള്‍ യോഗിയെ താമസസ്ഥലത്തു 
പോയി കണ്ടു. 

“ചോദ്യം-ആദ്‌ ധ്യാത്മിക ഉന്നതി എങ്ങനെ നേടാം? 

യോഗി--തീയുടെ അടുത്തുചെന്നാല്‍ തണുപ്പു മാറും. സത്തുക്കളുടെ 
സംസര്‍ഗ്ഗമാണ്‌ ഏറ്റവും ഉത്തമം. അതുകൊണ്ട്‌ വേഗം വാസനാക്ഷയം 
വരും. 


ഇതേ കാര്യം അമ്മ ആവര്‍ത്തിച്ചു പറഞ്ഞിട്ടുളളത്‌ (ബഹ്‌മചാരികള്‍ 
ഓര്‍ത്തു. : 
സത്‌ സംഗത്വേ നിസ്സംഗത്വം 
നിസ്സംഗത്വേ നിര്‍മോഹത്വം 
നിര്‍മോഹത്വേ നിശ്ചലതത്വം 
നിശ്ചലതത്വേ ജീവന്മുക്തി: 
സത്സംഗം നമ്മെ വേഗം മുക്‌ തരാക്കുന്നു. 


അമ്മയോടൊപ്പം .ഇത്തരം അവധൂതന്മാരെയും ആദ്ധ്യാത്മിക 
വ്യക്തികളെയും ദര്‍ശിക്കുന്നത്‌ അനുഭൂതിപദമാണ്‌ . അവരെയും അമ്മ 
സ്വന്തം മക്കളായി കരുതുന്നു. അവര്‍ അമ്മയെ ആദരിക്കുന്നതു കാണുമ്പോള്‍ 
മറ്റുളളവരുടെ കണ്ണും തുറക്കുന്നു. 


26 
ഹൃദയം നിറയെ അമ്മ, നാവിന്‍തുമ്പില്‍ എപ്പോഴും അമ്മ, അമ്മയെ 
മറന്നൊരു നിമിഷമില്ല. അങ്ങനെയുളള ഒരു പുണ്യവതിയാണ്‌ കരുനാഗപ്പള്ളി 
പറയാട്ടു തറയില്‍ ശ്രീമതി സരസമ്മ. അനുഭവങ്ങളാണ്‌ നാല്‍ പതുകാരിയായ 
സരസമ്മയെ ഇത്രയും വലിയ ഭക്‌ തയാക്കിയത്‌ . സരസമ്മയുടെ ചില അനു 
ഭവങ്ങള്‍ താഴെ കൊടുക്കുന്നു. 


328 


സരസമ്മ ആദ്യമായി അമ്മയെ കാണാനെത്തിയത്‌ ഭാവദര്‍ശനമുളള 
ഒരു ദിവസം ആയിരുന്നു. ഭാവസമയത്ത്‌ അമ്മ ചോദിച്ച എന്താ, മോള്‍ക്കി 
പ്പോള്‍ ഉറക്കമൊഴിക്കാമെന്നായോ?” അമ്മ എന്താണിങ്ങനെ ചോദിച്ചത്‌ 
എന്ന്‌ ആലോചിച്ചുകൊണ്ടുനിന്ന സരസമ്മയോട്‌ അമ്മ വീണ്ടും ചോദിച്ചു 
'ആറുമാസംമുമ്പ്‌ വവ്വാക്കാവിലെ മോള്‍ മോളെ കുളക്കടവില്‍ വച്ച്‌ ഇങ്ങോട്ടു 
പോരാന്‍ വിളിച്ചതല്ലേ? അന്നു മോള്‍ ഉറക്കമൊഴിക്കാന്‍ വയ്യെന്നു പറഞ്ഞൊ 
ഴിഞ്ഞു കളഞ്ഞില്ലെ?” അമ്മ തുടര്‍ന്നു_ “അന്നു മോള്‍ക്ക്‌ സ്വന്തം കാറും 
പണവുമെല്ലാമുണ്ടായിരുന്നു. അതുകൊണ്ട്‌ ഉറക്കമൊഴിക്കാന്‍ തയ്യാറല്ലാ 
യിരുന്നു. ഇന്ന്‌ എല്ലാം നഷ്ടപ്പെട്ടപ്പോള്‍ ഉറക്കമൊഴിക്കാമെന്നായി. മോളെ, 
ലോകത്തിലെ വസ്തുക്കളെല്ലാം ഇങ്ങനെ വന്നും പോയുംകൊണ്ടിരിക്കും. 
നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുന്നത്‌ ഈശ്വരന്‍മാ്രതം.” 


സരസമ്മ അത്ഭുതസ്തബ്ധയായി. കളരിയില്‍ സരസമ്മ തികച്ചും 
അപരിചിതയാണ്‌ . അമ്മയെ മുമ്പു കണ്ടിട്ടുമില്ല. എന്നിട്ടും അമ്മ എല്ലാം 
അറിയുന്നു. കഴിഞ്ഞ ആറു മാസമായി അവരുടെ കുടുംബം സാമ്പത്തികമായി 
തകര്‍ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കടങ്ങള്‍ വീട്ടാന്‍ വീടുവരെ വില്‍ക്കേ 
ണ്ടിവന്നു. ഇപ്പോള്‍ മറെറാരാളുടെ വീട്ടിലാണു താമസം. ഈ ദുരവസ്ഥയില്‍ 
നിന്നു രക്ഷ നേടാമെന്ന ആശയോടെയായിരുന്നു സരസമ്മ വളളിക്കാവി 
ലെത്തിയത്‌ . ഭര്‍ത്താവ്‌ അന്ന്‌ അവിശ്വാസിയായിരുന്നതിനാല്‍ കുടെ ചെന്നി 
രുന്നില്ല. “അപരിചിതയായ” തന്‍െറ ജീവിതത്തിലെ സംഭവങ്ങള്‍ അമ്മ്‌ 
കൃത്യമായി പറയുന്നതു കേട്ടപ്പോള്‍ അമ്മയ്ക്ക്‌ എല്ലാം അറിയാനുളള 
കഴിവുണ്ടെന്ന്‌ സരസമ്മയ്ക്കു വിശ്വാസമായി. സരസമ്മ അമ്മയോട്‌ അപേ 
ക്ഷിച്ചു അമ്മെ, പത്തുദിവസം കഴിഞ്ഞാല്‍ ഓണമായി. ഓണദിവസ 
മെങ്കിലും കടംവാങ്ങാതെ ജീവിക്കാനുള്ള സകര്യം തന്ന്‌ അമ്മ അനുഗ്ര 
ഹിക്കണം.' ആഗ്രഹം സാധിക്കുമെന്ന്‌ അമ്മ ഉറപ്പുകൊടുത്തു. അമ്മ കുറച്ചു 
പൂക്കള്‍ സരസമ്മയ്ക്കു കൊടുത്തിട്ടു പറഞ്ഞു-'മോടെ ഭര്‍ത്താവ്‌ നാളെ 
ജോലി അന്വേഷിച്ചുപോകുമ്പോള്‍ ഈ പൂക്കള്‍കൂടി കയ്യില്‍ വയ്ക്കാന്‍ 
പറയണം. ഒരാള്‍ മോടെ ഭര്‍ത്താവിനെ വിളിച്ചുകൊണ്ടുപോയി ജോലി 
ശരിയാക്കിക്കൊടുക്കും. 


സരസമ്മയുടെ ഭര്‍ത്താവായ ബാലകൃഷ്ണന്‍ വിശ്വാസമില്ലെങ്കിലും . 
ഭാഗ്യം പരീക്ഷിക്കാമെന്നു കരുതി പൂക്കളും കയ്യില്‍ പിടിച്ച്‌ ജോലിതേടി 
പുറപ്പെട്ടു. വഴിക്കുവച്ച്‌ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. ഒരു ജോലി ഉണ്ടെന്നും 
അതില്‍ താല്പര്യമുണ്ടോ എന്നും സുഹൃത്ത്‌ ചോദിച്ചു. ബാലകൃഷ്ണന്‍െറ 
അത്ഭുതത്തിനും ആനന്ദത്തിനും അതിരില്ലായിരുന്നു. അങ്ങനെ ഓന്നം 
സ്വന്തം പണം കൊണ്ടുതന്നെ ആ കുടുംബം ആഫ്ോഷിച്ചു. ഈ സംഭവം 
അദ്ദേഹത്തില്‍ അമ്മയോട്‌ വിശ്വാസവും ഭക്തിയും ജനിപ്പിച്ചു. സരസമ്മയും 
ഭര്‍ത്താവും അമ്മയെ ദര്‍ശിക്കാനെത്തി. അമ്മയെ കണ്ടതോടുകൂടി ബാല 
കൃഷ്ണന്‌ ഒരു വലിയ മാററം സംഭവിച്ചു. അദ്‌ ദേഹം മദ്യപാനം നിശ്ശേഷം 


329 
നിര്‍ത്തലാക്കി. 


പില്‍ക്കാലത്ത്‌ സരസമ്മയുടെ വീട്ടില്‍ എന്തെങ്കിലും അമംഗളം സംഭവി 
ക്കുന്നതിനു മുമ്പായി അമ്മ മുന്നറിയിപ്പു കൊടുക്കുക പതിവായിത്തീര്‍ന്നു. 
ഒരിക്കല്‍ അമ്മ സരസമ്മയോടു പറഞ്ഞു മകള്‍ക്ക്‌ ആപത്തുവരാന്‍ പോ 
കുന്നുണ്ട്‌. മോള്‍ (വതമെടുക്കണം.” അതനുസരിച്ചു സരസമ്മ നിഷ്ഠയോടെ 
്രതമെടുക്കാന്‍ തുടങ്ങി. ഏതാനും ദിവസത്തിനകം സരസമ്മയുടെ മകള്‍ 
ശോഭയ്ക്ക്‌ അണലിവിഷബാധ ഉണ്ടായി. ബോധക്കേടും പാരവശ്യവും 
ബാധിച്ച മകളെയുംകൊണ്ട്‌ സരസമ്മ വളളിക്കാവില്‍ അമ്മയുടെ അടുക്ക 
ലെത്തി. മകളെ ഏകാന്തസ്ഥലത്ത്‌ കിടത്തി വിശ്രമമെടുപ്പിക്കാന്‍ അമ്മ 
പറഞ്ഞു. പീററര്‍കെട്ടിടത്തിന്‍െറ വരാന്തയില്‍ സരസമ്മ മകളെ കിടത്തി. 
കുറച്ചുകഴിഞ്ഞപ്പോള്‍ എവിടെനിന്നോ ഒരു അണലി കുട്ടി കിടക്കുന്നതിന 
ടൂക്കല്‍ കാണപ്പെടുകയും വേഗം ഓടിമറയുകയും ചെയ്തു. അതോടെ 
ശോഭയ്ക്ക്‌ അസുഖം മാറി. 


1981-ല്‍ നടന്ന മറക്കാനാവാത്ത ഒരു സംഭവം സരസമ്മയുടെ വാക്കു 
കളില്‍തന്നെ വിവരിക്കുന്നു 


“അന്നൊക്കെ ദര്‍ശനത്തിനു വരുന്നവര്‍ വെളുപ്പിന്‌ മൂന്നരയ്ക്കും നാലി 
നും മററും വളളിക്കാവില്‍നിന്നും യാരത്യാകും. ബസ്സ്റ്റാന്‍ഡ്വരെ 
കൂട്ടമായി പോകുന്നതിനാല്‍ ആര്‍ക്കും ഭയത്തിന്‌ അവകാശമില്ല, ഞാനും 
മകനുംകൂടി വെളുപ്പിനു പുറപ്പെട്ടു. കരുനാഗപ്പളളി ടയണിന്‌ രണ്ടു ഫര്‍ലോങ്ങ്‌ 
വടക്ക്‌ പുള്ളിമാന്‍ ഇുങ്ക്ഷനിലാണ്‌ ബസ്സിറങ്ങേണ്ടത്‌ . വെളുപ്പാന്‍കാലമാ 
ണെങ്കിലും കറുത്തവാവായതിനാല്‍ കുററിരുട്ട്‌ . ഇറങ്ങേണ്ട സ്ഥലം തിരിച്ചറി 
യാന്‍ വയ്യാ. 


എങ്കിലും ഒരൂഹം വച്ച്‌ ഞാന്‍ ഇറങ്ങി. പെട്ടെന്ന്‌ വണ്ടി വിടുകയും 
ചെയ്തു. ഇറങ്ങാനുളള സ്ഥലമാകാഞ്ഞതിനാലും ഞാന്‍ ഇറങ്ങിയതു 
കാണാഞ്ഞതിനാലും മകന്‍ ഇറങ്ങിയില്ല. വണ്ടി കുറെക്കൂടി മുന്നോട്ടുപോയ 
പ്പോഴാണ്‌ ഞാന്‍ ഇറങ്ങിയതായി മോനു മനസ്സിലായത്‌. അവന്‍ വണ്ടിയിറങ്ങി 
പരിശ്രമിച്ച്‌ എന്നെത്തേടി പുറകോട്ടോടി. 


, 'ബസ്സുവിട്ടുപോയതിനുശേഷമാണ്‌ എനിക്ക്‌ പററിയ അബദ്ധം മന 
സ്ലീലായത്‌ . ഞാന്‍ ആകപ്പാടെ പരിശ്രമിച്ചു. “ഇന്നു കരുതിയിരിക്കണ മെന്നു 
അമ്മ പറഞ്ഞത്‌ ഓര്‍മ്മ വന്നു. അമ്മ തന്നിരുന്ന ്രസാദം കയ്യില്‍ മുറുകെ 
പിടിച്ചു. ബസ്സിറങ്ങിയ സ്ഥലത്തുനിന്ന്‌ അല്പം മാറി ഒരു ലോറി കിടന്നി 
രുന്നു. അതില്‍നിന്നും ഏഴെട്ടുപേര്‍ ഞാന്‍ നിന്ന സ്ഥലത്തേക്കുവന്നു. 
ബസ്സിനുളളിലെ വെളിച്ചംകൊണ്ട്‌ വഴിയില്‍ ഒരു സ്ര്തീ ഇറങ്ങുന്നത്‌ അവര്‍ 
കണ്ടിരിക്കണം. പരിശ്രമിച്ചു നടുങ്ങിവിറച്ചുനിന്ന എന്‍െറ ചുററും അവര്‍ 
വന്നുനിരന്നു. അവര്‍ എന്നോട്‌ പലതും ചോദിക്കാനും പറയാനും തുടങ്ങി. 
ഏതു നിമിഷവും അവര്‍ എന്നെ കയറിപ്പിടിക്കുമെന്ന്‌ ഞാന്‍ ഭയന്നു. ഉള്ളില്‍ 


330 


നിന്നൊരു തീ ഉയര്‍ന്നു. വളളിക്കാവിലമ്മയെ കാണാന്‍ പോയിട്ട്‌ ഇതോ 
ഗതി. പേടികൊണ്ട്‌ ബുദ്ധിവിട്ട എന്‍െറ ഉള്ളില്‍നിന്ന്‌ അമ്മയെ ഉദ്ദേശിച്ച്‌ 
“എടീ” എന്നൊരലര്‍ച്ച ഉയര്‍ന്നു. ഉച്ചത്തിലുളള ആ വിളികേട്ട്‌ ചുററും 
വളഞ്ഞുനില്ക്കുന്ന തെമ്മാടികള്‍ ഞെട്ടിക്കാണും.” 


"പിന്നീടു സംഭവിച്ചതു വിവരിക്കുക വിഷമമാണ്‌. “എടീ...” എന്ന്‌ 
ഞാന്‍ അലറി വിളിച്ചതും തൊട്ടുമുന്‍പില്‍ ആകാശത്ത്‌ ഉജ്ജ്വല 
പ്രഭയോടുകൂടി ഒരു ദേവീരൂപം തെളിഞ്ഞതും ഒന്നിച്ചായിരുന്നു. അനേകം 
കൈകള്‍. അതിലെല്ലാം വിവിധതരം ആയുധങ്ങള്‍. വളളിക്കാവില്‍ 
ദേവീഭാവത്തില്‍ കണ്ട അതേ മുഖവും കിരീടവും തലമുടിയും. 
വളളിക്കാവിലമ്മ തനി ശ്രീഭ്രദകാളിയായി വന്നിരിക്കുന്നു. ഏതോ ഒരു വലിയ 
ജീവിയുടെ പുറത്താണ്‌ ഇരിക്കുന്നത്‌. വ്യക്തമായി ഇതയുമേ ഓര്‍ക്കാന്‍ 
കഴിഞ്ഞുളളു. ഞാന്‍ ഏതാണ്ട്‌ അര്‍ദ്ധബോധാവസ്ഥയിലായി. അമ്മ 
താഴേക്ക്‌ കൈകള്‍ നീട്ടി. എന്‍െറ കണ്ണുകള്‍ അമ്മയില്‍ ഉറച്ച്‌ വെളിയിലേക്ക്‌ 
തുറിച്ചുനിന്നു. നാക്കു വെളിയിലേക്കു നീണ്ടുതുങ്ങി. ശരീരം നിശ്ചലമായി. 
ഏതോ ഒരു അതിഭയങ്കര ശക്തി ഉളളില്‍ നിറഞ്ഞുനില്‍ ക്കുന്നതായി 
എനിക്കു തോന്നി. എന്‍െറ ഉളളില്‍നിന്ന്‌ ഒരു വലിയ അട്ടഹാസം പുറപ്പെട്ടു. 
ആ അലര്‍ച്ചയുടെ ഓര്‍മ്മപോലും പിന്നീടെന്നെ നടുക്കിയിട്ടുണ്ട്‌. ആ 
ഭീകരശബ്ദം അന്തരീക്ഷത്തെ വിറപ്പിച്ചു. കടന്നുപിടിക്കാന്‍ തയ്യാറായി 
നിന്ന അ്രകമികള്‍ ഞെട്ടി പുറകോട്ടുമാറി. അവര്‍ എന്നെക്കണ്ട്‌ ഭയന്നു. 
അഴിഞ്ഞുവിടര്‍ന്ന മുടി, തുറിച്ച കണ്ണ്‌, നീണ്ട നാക്ക്‌, അലറുന്ന വായ്‌, ഒത്ത 
ശരീരം! ഞാനൊരു മനുഷ്യസ്‌(തീയല്ല. വല്ല യക്ഷിയോ മറേറാ ആയിരിക്കും 
എന്ന്‌ അവര്‍ക്ക്‌ തോന്നിയിരിക്കണം. അവരുടെ ധൈര്യമെല്ലാം അപ്പോള്‍ 
കേട്ട അട്ടഹാസത്തില്‍ പറപറന്നു. അവര്‍ പിറകോട്ടു പിറകോട്ടു നടന്ന്‌ 
വേഗം ഓടി ലോറിയില്‍ കറയി പാഞ്ഞുപോയി.” . 


“അവര്‍ പോയെങ്കിലും എനിക്കു നിന്ന നില്പില്‍നിന്ന്‌ അനങ്ങാന്‍ 
കഴിഞ്ഞില്ല. സാവധാനം ബോധം വന്നു. ആകാശത്തു കണ്ട ആ രൂപം 
അപ്രത്യക്‌ ഷമായി കഴിഞ്ഞിരിക്കുന്നു. ശരീരം സ്തംഭിച്ചിരിക്കുന്നു. മെല്ലെ 
മെല്ലെ ശരീരം ചലിപ്പിച്ചു. വെളിയിലേക്കു നീണ്ടുകിടന്ന നാക്ക്‌ പതുക്കെ 
ഉള്ളിലേക്ക്‌ വലിച്ചു. തുറിച്ചുനിശ്ചലമായിരിക്കുന്ന കണ്ണ്‌ അനക്കാന്‍ വയ്യാ, 
പതുക്കെ തിരുമ്മി കണ്ണു ചലിപ്പിക്കാറാക്കി. ഗര്‍ജ്‌ജനത്തിന്‍െറ ശക്തിയാല്‍ 
തൊണ്ട മുഴുവന്‍ വേദനിക്കുന്നുണ്ട്‌. കയ്യില്‍ അപ്പോഴും ലായ 
പ്രസാദം മുറുക്കിപ്പിടിച്ചിടുണ്ട്‌ 

“അമ്മെ, എന്താ ഇവിടെ ഒരലര്‍ച്ച കേട്ടത്‌ ? -പരിശ്രമത്തോടെ മകന്‍ 
ഓടി എത്തിയിരിക്കുന്നു. ആരാണമ്മേ ലോറിയില്‍ കറയിപ്പോയത്‌ ? അവര്‍ 
ഉപ്രദവിച്ചോ? മകന്‍െറ ചോദ്യങ്ങള്‍ക്കൊന്നും ഞാന്‍ മറുപടി പറഞ്ഞില്ല. 
സംസാരിക്കാനുളള ശേഷി തിരിച്ചു കിട്ടിയിരുന്നില്ല. അനങ്ങാതെ 


331 
നിന്നതേയുളളു. പിന്നെ കുറച്ചു ദിവസംകൊണ്ടാണ്‌ ശബ്ദം ശരിയായത്‌.” 


സംഭവം നടന്നത്‌ 1981-ലാണെങ്കിലും ഇപ്പോഴും അത്‌ വിവരിച്ചു 
കേള്‍പ്പിക്കുമ്പോള്‍ സരസമ്മ വിറയ്ക്കും, തൊണ്ടയിടറും, കണ്ണുകള്‍ 
നിറയും, നൂറുവട്ടം 'അമ്മേ, അമ്മേ എന്നു ജപിക്കും. 

സരസമ്മയുടെ ഭര്‍ത്താവ്‌ ബാലകൃഷ്‌ ണനുണ്ടായ ഒരു അനുഭവം കൂടി 
ചേര്‍ക്കാം. ഒരു ദര്‍ശന ദിവസം അമ്മ സരസമ്മയോടു പറഞ്ഞു 
“ബാലകൃഷ്ണന്‍ മോനു നല്ല സമയമല്ല. സൂക്ഷിച്ചു വണ്ടി ഓടിക്കാന്‍ 
പറയണം? 

പിറേറദിവസം ബാലകൃഷ്ണന്‍െറ ബസ്സ്‌ ഒരു. അപകടത്തില്‍പ്പെട്ടു. 
ബസ്സിന്‌ തീയും പിടിച്ചു. ഡ്രൈവറുടെ സീററിനു ചുററും തീ 
ആളിക്കത്തിയപ്പോള്‍ ബാലകൃഷ്ണന്‍റെ രക്ഷയെപ്പററി കാണികള്‍ 
സംശയിച്ചു. പക്ഷെ ഒരു അപകടവും കൂടാതെ അത്ഭുതകരമായ രീതിയില്‍ 
ബ്രാലകൃഷ്ണന്‍ രക്ഷപ്പെട്ടു. 


27 

അമ്മ കുഞ്ഞുങ്ങളുടെ നടുക്ക്‌ കുഞ്ഞാണ്‌ . അവരോടൊപ്പം ഓടിച്ചാടി 
കളിക്കും. അമ്മയ്ക്ക്‌ അവരെ വളരെ ഇഷ്ടമാണ്‌. അതുപോലെ 
കുട്ടികള്‍ക്കും അമ്മയോടൊപ്പം കഴിയുന്നത്‌ സന്തോഷമാണ്‌ . അതുകൊണ്ട്‌ 
പരിസരത്തുള്ള കുട്ടികള്‍ അമ്മയോടൊത്തു കഴിയുവാന്‍ ആശ്രമത്തില്‍ 
എത്തുമായിരുന്നു. അതിലൊരു പെൺകുട്ടിയായിരുന്നു ഷൈമ. അമ്മയുടെ 
ഭാവം തുടങ്ങി അധികകാലമായിട്ടില്ല; നാലഞ്ചുവയസ്സുളള ഷൈമയ്ക്ക്‌ 
ശ്വാസംമുട്ടലിന്‍െറ കടുത്ത ശല്യമുണ്ടായിക്കൊണ്ടിരുന്നു. വളരെക്കുടുമ്പോ 
ഴൊക്കെ അമ്മ തീര്‍ത്ഥം നല്‍കുന്നതു സേവിച്ചാണ്‌ അസുഖം 
മാറിക്കൊണ്ടിരുന്നത്‌ . മററു മരുന്നൊന്നും കൊടുത്തിരുന്നില്ല. 


ഒരു ദിവസം ഷൈമയുടെ അസുഖം മുഴഛിച്ചു. അമ്മ എവിടെയോ 
പൂജയ്ക്കായി പോയിരിക്കുകയായിരുന്നു. കുട്ടിയേയും എടുത്തുകൊണ്ട്‌ 
വീട്ടുകാര്‍ കരുനാഗപ്പളളി ആശുപ്രതിയിലേക്കുപോയി. പക്ഷേ, ആശുപ 
'ത്രിയില്‍ ചെന്നെത്തുന്നതിനുമുമ്പുതന്നെ കുട്ടി മരിച്ചു. എങ്കിലും കുട്ടിയെ 
ഡോക്ടര്‍മാരുടെ മുമ്പില്‍ എത്തിച്ചു. ഡോക്ടര്‍മാര്‍ കൂട്ടി മരിച്ചതായി 
സ്ഥിരീകരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട്‌ എല്ലാവരും ശവവുമായി വീട്ടിലേക്കു 
“മടങ്ങി. 

ഷൈമയുടെ അച്ഛന്‍െറ അമ്മയായ ചെല്ലമ്മ ഷൈമയുടെ ശവം 
കളരിയില്‍ കൊണ്ടുവന്നു വച്ചുകൊണ്ട്‌ വാവിട്ടു നിലവിളിച്ചു. അകലെയൊരു 
വീട്ടില്‍ പൂജയ്ക്കായി പോയിരുന്ന അമ്മ എന്തോ ദുര്‍ലക്ഷണം കണ്ടിട്ട്‌ 
പെട്ടെന്നു കളരിയിലേക്കു തിരിച്ചു. ഓടിക്കിതച്ചാണ്‌ അമ്മ എത്തിയത്‌ . കണ്ട 
മാരതയില്‍ ചെല്ലമ്മ അമ്മയെ കെട്ടിപ്പിടിച്ച്‌ ഏങ്ങിയേങ്ങിക്കരഞ്ഞു. 


332 
ആശ്രയത്തിനായി അവര്‍ അമ്മയുടെ പാദത്തില്‍ വീണു. 


കളരിയില്‍ വന്നുകയറിയ അമ്മ ഷൈമയുടെ ശവശരീരം എടുത്തു 
മടിയില്‍വച്ച്‌ കുറെസമയം ധ്യാനമഗ്നയായിരുന്നു. എന്നിട്ട്‌ ഷൈമയുടെ 
ശരീരത്തില്‍ ഭസ്മമിട്ടു തലോടി. ്രമേണ ഷൈമയുടെ ശരീരത്തില്‍ 
ജീവന്‍െറ ലക്ഷണങ്ങള്‍ കണ്ടുതുടങ്ങി. കുറച്ചസമയത്തിനകം ഷൈമയ്ക്ക്‌ 
എഴുന്നേല്‍ക്കുവാന്‍ കഴിഞ്ഞു. ഇപ്പോള്‍ പത്തു വയസ്സിനുമേലുളള ഷൈമ 
നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഷൈമയുടെ അമ്മുമ്മയായ 
ചെല്ലമ്മയ്ക്ക്‌ അമ്മയുടെ അത്ഭുതകഥകള്‍ ധാരാളം പറയാനുണ്ട്‌ . തന്നെ 
പൂര്‍ണ്ണമായി ആശ്രയിച്ച ഭക്തയെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഇവിടെ 
അമ്മ ചെയ്തത്‌. മററു കാര്യങ്ങള്‍ അമ്മയ്ക്കേ അറിയാവൂ. 


28 


കൊല്ലത്ത്‌ റെയില്‍വേയില്‍ അസിസ്ററന്‍റ്‌ ഡ്രൈവറായ ഫ്രാന്‍സിസ്‌ 
ദാനിയേല്‍ പകാശനം ചെയ്യാന്‍ അനുവദിച്ചുകൊണ്ട്‌ അയച്ചുതന്ന കത്തില്‍ 
ഇങ്ങനെ പറയുന്നു: 

“അമ്മയെ കാണുന്നതിനുമുമ്പ്‌ ഞാന്‍ ഒരു നിരീശ്വരവാദിയായിരുന്നു. 
ദുര്‍വൃത്തനായി ജീവിച്ചു. റെയില്‍വേ യൂണിയനുകളുമായി ബന്‍ പ്പെട്ട്‌ പല 
സമരങ്ങളിലും കാര്യമായി പങ്കെടുത്തു. ഇത്‌ എനിക്ക്‌ പല ശ്രതുക്കളെയും 
സൃഷ്ടിച്ചു. ഗുരുതരമായ പല കുററങ്ങളും എന്‍െറമേല്‍ ശ്രതുക്കള്‍ 
ആരോപിക്കുകയും ചെയ്തു. അതുമൂലം 1978 മാര്‍ച്ചില്‍ എന്നെ 
ജോലിയില്‍നിന്നു പിരിച്ചുവിട്ടു, ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിതം വഴിമുട്ടി. 
കുടുംബം പോററാന്‍ വഴി കണ്ടില്ല. ജീവിക്കാനുളള ആശതന്നെ 
ഉപേക്ഷിച്ചു.” 

അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോള്‍ കൊല്ലത്തെ ചില റെയില്‍വേ 
ഉദ്യോഗസ്ഥന്മാര്‍ വളളിക്കാവിലമ്മയെപ്പററി എന്നോടു പറഞ്ഞു. അവര്‍ 
എന്നെ നിര്‍ബന്ധിച്ച്‌ വളളിക്കാവിലേക്കയച്ചു. ഞാന്‍ അമ്മയുടെ 
പാദങ്ങളില്‍ വീണ്‌ 'രക്ഷിക്കണെ' എന്നു കരഞ്ഞു,പാര്‍ത്ഥിച്ചു. അമ്മ 
എനിക്ക്‌ അഭയം നല്‍കി_'മോനെ, എല്ലാം അമ്മ ശരിയാക്കി. 

- തന്നുകൊളളാം. മോനെക്കുറിച്ചുളള കൃര്തിമരേഖകള്‍ കത്തി നശിക്കും.” - 


അമ്മയുടെ ഉറപ്പില്‍ എനിക്കു പൂര്‍ണ്ണ വിശ്വാസമായി. ജോലി 
കിട്ടാനുളള ്രമമൊക്കെ ഞാന്‍ നിര്‍ത്തിവച്ച്‌ വീട്ടില്‍ സ്വസ്ഥമായി ഇരുന്നു, 
അങ്ങനെ ഒന്നരവര്‍ഷംകഴിഞ്ഞു. ഒരുദിവസം ഒരു വാര്‍ത്ത പ്രതത്തില്‍വന്നു. 
മ്രദാസിലേക്കു പോകുന്ന ട്രെയിന്‍ ജോലാര്‍പേട്ടയ്ക്കു 'സമീപംവച്ച്‌ 
അപകടത്തില്‍പ്പെട്ടു. അപ്പോഴുണ്ടായ തീ പിടിത്തത്തില്‍ ധാരാളം 
സാധനങ്ങള്‍ കത്തി നശിക്കുകയും കുറെ യാരതക്കാര്‍ മരിക്കുകയും ചെയ്തു. 
പിന്നീട്‌ ആ വാര്‍ത്ത ഞാന്‍ അറിഞ്ഞു---എഎന്‍െറ പേരിലുളള 


333 


ആരോപണങ്ങളെക്കുറിച്ച്‌ അന്വേഷിക്കാന്‍ വന്ന ഉദ്യോഗസ്ഥന്‍ എന്നെ 
സംബന്ധിച്ച രേഖകളുമായി മടങ്ങിപ്പോയ ട്രെയിനിനാണ്‌ അപകടം 
പററിയത്‌ . എന്‍െറ പേരിലുളള ആരോപണവുമായി ബന്ധപ്പെട്ട ഫയലു 
മൂഴുവന്‍ ആ അപകടത്തില്‍ കത്തി നശിച്ചു. രേഖകളുടെ അഭാവത്തില്‍ 
എന്‍െറ ശിക്ഷ റദ്ദാക്കുകയും ഞാന്‍ തിരികെ ജോലിയില്‍ 
പ്രവേശിക്കുകയും ചെയ്തു. 


ഈ സംഭവങ്ങള്‍ എന്‍െറ ജ്രീവിതവീക്‌ ഷണത്തെ മാററിമറിച്ചു. 
ഈശ്വരശക് തിയിൽ എനിക്കു പൂര്‍ണ്ണവിശ്വാസമായി. അതോടെ ഞാന്‍ 
എന്‍െറ പഴയ ദുശ്ലീലങ്ങളെല്ലാം ഉപേക്ഷിച്ച്‌ നല്ല ജീവിതം നയിക്കാന്‍ 
തുടങ്ങി.” 


29 


കായംകുളത്തിനടുത്ത്‌ പെരുമ്പളളിലാണ്‌ ദത്തന്‍ എന്ന കുഷ്ഠരോഗി 
യുടെ വീട്‌, ദത്തനെ മിക്കവാറും ഓച്ചിറക്‌ ഷ്രേതപരിസരത്തു കാണാം. 
രോഗം ബാധിച്ചതുകൊണ്ട്‌ വളരെ കുഞ്ഞിലേ വീട്ടുകാര്‍ ഉപേക്ഷിച്ചു. 
പറഞ്ഞു കേട്ടറിഞ്ഞ്‌ ഒരു ഭാവ ദര്‍ശന ദിവസം ദത്തന്‍ വളളിക്കാവിലെത്തി. 


ദത്തന്‍ പറഞ്ഞു---എന്നെ കളരിക്കകത്തു കയറാന്‍ ആളുകള്‍ 
അനുവദിച്ചില്ല. എന്‍െറ ശരീരത്തുകൂടി ഒലിക്കുന്ന പഴുപ്പിന്‌ അആരതയ്ക്കു 
നാററമുണ്ടായിരുന്നു. ചായ കുടിക്കാനൊരു കടയില്‍ ചെല്ലാന്‍ പററത്തില്ല. 
ഒരു പ്രതം വൃത്തിയാക്കി ദൂരെ കൊണ്ടുവയ്ക്കും. അതില്‍ ചായകൊണ്ടു 
വന്നു പൊക്കിയൊഴിക്കും. ബസ്സില്‍ കയറാനൊക്കത്തില്ല, ഓച്ചിറ 
ക്ഷ്രേതത്തില്‍ത്തന്നെ യാചകരുടെ കൂടെ കിടക്കാന്‍ അനുവദിക്കത്തില്ല. 
അവര്‍ക്കു നാറും. ദൂരെ മാറിക്കിടക്കും. ഒരു തുണിയിട്ട്‌ ശരീരം മൂടിയിരിക്കും. 
തുണി പഴുപ്പുകൊണ്ടു നനഞ്ഞ്‌ ഒട്ടിച്ചേര്‍ന്നിരിക്കും. ഈച്ചകള്‍ ചുററും 
വട്ടംകൂടിപറക്കും. 


അടിമുടി പഴുത്തിരിക്കുന്ന ദത്തനെ ആളുകള്‍ അവജ്‌ഞയോടെയാണ്‌ 
നോക്കിയിരുന്നത്‌. കണ്ണുകള്‍ പഴുത്തളിഞ്ഞ്‌ അടഞ്ഞാണിരിപ്പ്‌. തലയില്‍ 
തലമുടിയില്ല. ശരീരം വിണ്ടുകീറി ചോരയും ചലവും ചാടുന്ന കാഴ്ച 
ദുസ്സഹമാണ്‌. ഇത്തരം ഒരാളെ പെററ തളളപോലും തൊടുകയില്ല. ആളുകള്‍ 
അടുപ്പിച്ചില്ലെങ്കിലും അമ്മ മററുളളവരെപ്പോലെ തന്നെ ദത്തനെ അടുത്തിരുത്തി 
മടിയില്‍ കിടത്തി ആശ്വസിപ്പിച്ചു. അമ്മ തന്നെ ദത്തന്‍െറ തലയില്‍ 
വെള്ളമൊഴിച്ചു കുളിപ്പിക്കുമായിരുന്നു. അമ്മ ശൂലമുനകൊണ്ട്‌ ദത്തന്‍െറ 
തലയിലെ ര്വണങ്ങള്‍ 'പൊട്ടിച്ച്‌ പഴുപ്പ്‌ ചാടിക്കും. പഴുപ്പു വായകൊണ്ട്‌ 
വലിച്ചെടുത്തു തുപ്പും. (വണങ്ങളെല്ലാം നാക്കുകൊണ്ടു നക്കും. യോഗ 
ശക്തിയുളളവരുടെ തുപ്പലിന്‌ രോഗശമന ശക്തിയുണ്ട്‌ . അമ്മ ഇതെല്ലാം 
ചെയ്യുന്നതു കണ്ടിട്ട്‌ തലചുററി വീണവരുണ്ട്‌, മനംപുരട്ടി ഛര്‍ദ്ദിച്ചവരുണ്ട്‌ ; 


334 
അമ്പരന്നു നിന്നവരുണ്ട്‌ . അമ്മ ദത്തന്‍െറ ദേഹം മുഴുവന്‍ ഭസ്മം വാരിപ്പൂശും, 
തലോടും. ദത്തന്‍െറ രോഗം (ക്രമേണ കുറഞ്ഞുതുടങ്ങി. രണ്ടുമൂന്നു 
വര്‍ഷംകൊണ്ട്‌ 1985 ആയപ്പോള്‍ ദത്തന്‍െറ രോഗം ഒരുവിധം ഭേദപ്പെട്ടു. 


എല്ലാ ദ്വന്ദ്വങ്ങള്‍ക്കുമപ്പുറം നില്ക്കുന്ന, കുഷ്ഠരോഗിയുടെ പഴുപ്പും 
ഭക്തന്‍െറ പാല്‍പ്പായസവും തുല്യമെന്നു കരുതുന്ന, അനന്തപ്രേമനിധിയായ, 
കരുണാസാഗരമായ അമ്മയെ അറിവില്ലാത്തവര്‍ അപവദിച്ചപ്പോള്‍ ഭക്ത 
ന്മാര്‍ സഹതപിച്ചു. അമ്മയുടെ മഹിമ എങ്ങിനെ അവരെ ധരിപ്പിക്കും എന്ന്‌ 
അവര്‍ വേവലാതിപ്പെട്ടു. ദൈവീക പ്രേമത്തിന്‍റെ ആഴവും പരപ്പും 
അമ്മയുടെ ഈ പ്രവര്‍ത്തനങ്ങളിലൂടെ ദര്‍ശിക്കുന്ന ഏതൊരുവന്‍ ആ 
ദിവ്യപ്രേമത്തിന്‌ അടിയറ വയ്ക്കുകയില്ല! അമ്മയുടെ ആ ദിവ്യകര്‍മ്മം ആരു 
വാഴ്ത്തും. മനുഷ്യന്‍െറ ഭാഷ ഇവിടെ മൌനം ഭജിക്കുന്നു. ഇവിടെ അമ്മയുടെ 
ഭാവദര്‍ശനത്തിന്‍െറ സാര്‍ത്ഥകത അതിന്‍െറ അതിശക്തമായ രൂപത്തില്‍, 
ഗംഭീരമായി, ഉദാത്തമായി, അഭാമഭാസോടെ അനാവൃതമായി പ്രോജ്വലി 
ക്കുന്നു. ഈ മഹാമഹിമയുടെ സമക്ഷത്തില്‍ ഭാതിക യുക്തിവാദവും 
നിരീശ്വരവാദവും വെറും നോക്കുകുത്തികള്‍ മാശ്രമാണ്‌. 


80 
കൊല്ലത്തു കാവനാട്ടുളള പരമേശ്വരന്‍ ഹൃദ്‌രോഗിയായിരുന്നു. ധാരാളം 
ചികിത്സകള്‍ ചെയ്തെങ്കിലും അവസാനം ഡോക്ടര്‍ കയ്യൊഴിഞ്ഞു. 1977-ല്‍ 
നിസ്സഹായനായി അമ്മയുടെ അടുത്തെത്തി. ദര്‍ശനസമയത്ത്‌ അമ്മ 
പരമേശ്വരന്‍െറ നെഞ്ചില്‍ തടവി, തീര്‍ത്ഥം 'കൊടുത്തു. കാല്രകമത്തില്‍ 
“ അസുഖം കുറെയൊക്കെ ഭേദപ്പെടുകയും ചെയ്തു. അമ്മയുടെ കാരുണ്യ 
ത്താല്‍ മരണം വഴിമാറിപ്പോയതില്‍ പരമേശ്വരന്‍ സന്തോഷിച്ചു. 


വീട്ടില്‍ അമ്മയെ കൊണ്ടുപോയി പൂജു നടത്തണമെന്ന്‌ പരമേശ്വരന്‍ 
ആശിച്ച. എന്നാല്‍ വീട്ടില്‍ മിക്കവര്‍ക്കും വളളിക്കാവിലമ്മയില്‍ വിശ്വാസ 
മുണ്ടായിരുന്നില്ല. അതു വിഷമം സൃഷ്ടിച്ചു. എങ്കിലും .പരമേശ്വരന്‍ 
മുന്‍കയ്യെടുത്ത്‌ പൂജയ്ക്കും ഭജുനയ്ക്കും ഒരുക്കം കൂട്ടി. പൂജുദിവസം 
കാഴ്ചക്കാരെപ്പോലെ വന്ന ബന്ധുക്കളും നാട്ടുകാരും അമ്മയെ 
പരിഹസിച്ചു. ആ വീട്ടിലെ ചില അംഗങ്ങളും അതില്‍ പങ്കുകൊണ്ടു. അത്‌ 
അമ്മയുടെ ഭക്തന് മാര്‍ക്കു സഹിച്ചില്ല. ഒരു ര്ബഹ്മചാരി പൊട്ടിക്കരഞ്ഞു. 
ഇതു കണ്ടതോടെ അമ്മയുടെ ഭാവം പകര്‍ന്നു. അമ്മ ഭാവാവസ്ഥയില്‍ 
ആസനത്തില്‍നിന്നും ചാടിയെഴുന്നേററ്‌ പരിഹസിച്ചവരോടായി പറഞ്ഞു 


"' അഹങ്കാരത്തിന്‍റെ ഫലം ആരായാലും അനുഭവിക്കും. ഇങ്ങനെ 
ക്ഷണിച്ചുവരുത്തി അപമാനിച്ചതിന്‍െറ ഫലമായി ഈ കുടുംബാംഗങ്ങളില്‍ 
ഇനി ഒരിക്കലും ഒരുമ കാണില്ല. ചിലര്‍ക്കെല്ലാം ബുദ്ധിശ്രമം സംഭവിക്കും. 
ഈ വീട്ടിലെ മകള്‍ മലര്‍ന്നുകിടന്നിഴഞ്ഞ്‌ വളളിക്കാവിലെത്തും. പിന്നീട്‌ 


335 
ഈശ്വരഭക്തരായാല്‍ മാതം രക്ഷപ്പെടും. 


അടുത്തവീട്ടിലെ ഒരാള്‍ അമ്മയെ വെല്ലുവിളിച്ച “ഇവിടെ ഒന്നും 
നടക്കാന്‍ പോകുന്നില്ല. ഇത്‌ വെറും തുളളല്‍ക്കാരിയാണ്‌ .' അമ്മ പറഞ്ഞു_ 
തുളളല്‍ക്കാരി എന്നുവിളിച്ചു കളിയാക്കിയതിനാല്‍ നിങ്ങളുടെ ഭാര്യ 
തുളളിത്തുടങ്ങും. അമ്മ തുടര്‍ന്നു പറഞ്ഞു--- “ഈ വീടിന്‌ ദ്രോഹം വരാന്‍ 
പ്രവര്‍ത്തിച്ച ഒരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്‌. ആ വ്യക്തിയെ ഇപ്പോള്‍ 
കാണിച്ചുതരാം” ഇതു പറഞ്ഞുതീര്‍ന്ന ഉടനെ ആള്‍ക്കൂട്ടത്തില്‍ നിന്ന ഒരു 
സ്ര്തീ ബോധംകെട്ടു നിലത്തുവീണു. വീട്ടുകാര്‍ അവരെ എടുത്തു കൊണ്ടു 
ആശുപ്രതിയിലേക്കോടി. അമ്മ പറഞ്ഞ വ്യക്‌ തിയായിരുന്നു അവര്‍. പിന്നീട്‌ 
അവരുടെ ജീവിതം അധികകാലം നീണ്ടുനിന്നില്ല. 


അമ്മയെ ശകാരിക്കാന്‍ കൂട്ടുനിന്ന ആ ഗൃഹനാഥന്‍ പിന്നീട്‌ 
ദൂര്‍മ്മരണമടഞ്ഞു. ഒരുദിവസം ആ വീട്ടിലെ പെൺകുട്ടി തുളളാന്‍ തുടങ്ങി. 
അവള്‍ മുററത്തു മലര്‍ന്നുകിടന്ന്‌ ഇഴയാനാരംഭിച്ചു. അമ്മയുടെ വാക്കുക 
ളോര്‍ത്ത വീട്ടുകാര്‍ അവളേയുംകൊണ്ട്‌ വളളിക്കാവിലെത്തി അമ്മയെ 
ശരണം പാപിച്ചു. അവസാനം അമ്മ ആ കുട്ടിയെ സുഖമാക്കി വിട്ടു. 


പരമേശ്വരന്‍െറ അയല്‍ക്കാരനൊരാള്‍ അമ്മയെ 'തുളളല്‍ക്കാരി' 
എന്നുപറഞ്ഞ്‌ അധിക്‌ ഷേപിച്ചല്ലൊ, അയാളുടെ ഭാര്യ തുള്ളാന്‍ തുടങ്ങി. 
തുള്ളുമ്പോള്‍ അവര്‍ ഭര്‍ത്താവിനോടു പറയും, “വെളളമൊഴിയെടാ, 
വെളളമൊഴിയെടാ' എന്ന്‌. അയാള്‍ കിണററില്‍നിന്നു വെള്ളം കോരി 
തുള്ളുന്ന ഭാര്യയുടെ തലയില്‍ ഒഴിച്ചൊഴിച്ചു കുഴഞ്ഞു. അങ്ങനെ അമ്മയെ 
അപമാനിച്ചതില്‍ അയാള്‍ പശ്ചാത്തപിച്ചു. 


തുള്ളിയ പെണ്‍കുട്ടിയുടെ സഹോദരനൊരാള്‍ അമ്മയെ കുത്താന്‍ 
കത്തി എടുത്തിരുന്നു. അയാള്‍ക്കു (ഭാന്തു പിടിച്ചു. ഏതെങ്കിലും ക്ഷ്രേതം 
കണ്ടാല്‍ അമ്മയുടെ പേരു വിളിച്ച്‌ കതകില്‍ കുത്തും. ഏതു ക്‌ ഷ്രേതത്തിലും 
അമ്മയാണെന്ന്‌ അയാള്‍ക്കു തോന്നും. 


അമ്മ പൂജയ്ക്കുപോയ വീട്ടിലെ കാരണവര്‍ അമ്മയോടു ഭക്തിയുള്ള 
രണ്ടു സഹോദരിമാരെയും മക്കളെയും വീട്ടില്‍നിന്ന്‌ ഇറക്കിവിട്ടു. അവര്‍ 
വന്നു സങ്കടം പറഞ്ഞപ്പോള്‍ അമ്മ പറഞ്ഞു--- ‘ഒരുകാലത്ത്‌ ആ വീട്‌ 
നിങ്ങള്‍ക്കു തിരിച്ചുകിട്ടും.” അവര്‍ അത്‌ വിശ്വസിച്ചു. അമ്മാവന്‍ മറെറാരു 
കല്യാണം കഴിച്ചതോടെ വീട്‌ തിരിച്ചുകിട്ടാന്‍ വഴിയില്ലല്ലൊ എന്ന്‌ 
എല്ലാവര്‍ക്കും തോന്നി. സ്രതീകള്‍ അമ്മയുടെ അടുത്തെത്തി. അമ്മ വീണ്ടും 
അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടു പറഞ്ഞു “സംശയം വേണ്ടാ വീടു 
ന്മങ്ങള്‍ക്കു കിട്ടും.” അധികം ത്തരസിയാതെ കാരണവര്‍ ദുര്‍മ്മരണമടഞ്ഞു. 
അയാളുടെ ഭാര്യ സ്വന്തം നാട്ടില്‍ പോയി ജീവിക്കാന്‍ തീരുമാനിച്ചു. അവര്‍ 
ഭര്‍ത്തൃസഹോദരിയുടെ നാലുസെന്‍റ്‌ സ്ഥലം വാങ്ങിക്കൊണ്ട്‌ പകരമായി 
വീട്‌ തിരിച്ചുകൊടുത്തു. അവര്‍ ആ സ്ഥലം വിററ്‌ സ്വദേശത്തേക്കുപോയി. 


336 


അങ്ങനെ ആറുവര്‍ഷങ്ങള്‍കൊണ്ട്‌ അമ്മയുടെ വാക്കുകളെല്ലാം സത്യമായി. 
81 
ഈശ്വരന്‍ മുകനെ വാചാലനാക്കുന്നു; ബധിരനെ കേഴ്വിക്കാരനാ 
ക്കുന്നു; മുടന്തനെ പര്‍വ്വതം കടത്തുന്നു. അവിടുത്തേക്കു കഴിയാത്തതെന്ത്‌ ! 
വളളിക്കാവിലമ്മയുടെ അത്‌ ദുതലീലകള്‍ എതയെങ്കിലും നേരിട്ടറിഞ്ഞ 
രാണ്‌ കാക്കനാട്ടു ദമ്പതികള്‍. കായംകുളത്തിനടുത്ത്‌ കാക്കനാട്‌ 
നെടുംതറയില്‍, ഹൈസ്‌കൂള്‍ ഹെഡ്‌ മാസ്റ്ററായ (ശീമാന്‍ രാമന്‍കുട്ടിസാറും 
ഭാര്യ ശാരദാമ്മയും വര്‍ഷങ്ങളായി അമ്മയുടെ ഭക്തരാണ്‌. അവരുടെ 
മകളായ ലേഖയ്ക്ക്‌ ജന്മനാ കേള്‍ക്കാനും സംസാരിക്കാനും കഴിവില്ലായി 
രുന്നു. ചികിത്സ ധാരാളം ചെയ്തുനോക്കി. ഒരു ഫലവും കിട്ടിയില്ല. 
1980-ല്‍ സാറിന്‍െറ ഒരു ബന്ധുവിന്‍െറ കുടുംബക്‌ ഷ്രേതത്തില്‍ ഒരു 
മോഷണം നടന്നു. ആ കുടുംബക്കാര്‍ വളളിക്കാവിലമ്മയെ ശരണം പാപിച്ചു. 
അമ്മ പറഞ്ഞതിന്‍പ്രകാരം അവര്‍ക്ക്‌ നഷ്ടപ്പെട്ട സാധനങ്ങള്‍ പെട്ടെന്നു 
തിരിച്ചുകിട്ടി. അങ്ങനെ അവര്‍ പറഞ്ഞ്‌ രാമന്‍കുട്ടിസാര്‍ അമ്മയെക്കുറിച്ച്‌ 
അറിഞ്ഞു. അമ്മയെ കാണണമെന്നു തോന്നി. അമ്മ സാറിനെ 


ആശ്വസിപ്പിച്ചയച്ചു. 

വളളിക്കാവില്‍ വന്ന്‌ ഒരുമാസം കഴിഞ്ഞപ്പോള്‍ ലേഖ “അമ്മ എന്നു 
വിളിക്കാന്‍ തുടങ്ങി. മൂന്നുമാസം കഴിഞ്ഞപ്പോള്‍ അടുത്തുളള ചെട്ടിക്കുളങ്ങര 
ക്ഷ്രേതത്തില്‍വച്ച്‌ വെടിയൊച്ചകേട്ട്‌ ലേഖ ഞെട്ടി. അതിനുമുമ്പ്‌ 
വെടിയൊച്ച ലേഖയില്‍ ഒരു ഗ്രതികരണവും സൃഷ്ടിച്ചിരുന്നില്ല. 
പടിപടിയായി ലേഖയുടെ ്രവണശക്തിയും സംസാരശേഷിയും വര്‍ദ്ധി 
ചുവന്നു. ലേഖയ്ക്കു വന്ന ഈ മാററം ആ പിതാക്കളെ അമ്മയുടെ 


ഉത്തമ ഭക്തരാക്കി. 


ആ വീട്ടുകാരോട്‌ അമ്മ പല നല്ല രസികത്തങ്ങളും കാണിച്ചിട്ടുണ്ട്‌. 
1982-ല്‍ അമ്മ (ബഹ്മചാരികളുമൊത്ത്‌ കന്യാകുമാരിക്കു പോയപ്പോള്‍ 
സാറും ഭാര്യയും കൂടെ പോവുകയുണ്ടായി. പോകുന്നതിനുമുമ്പ്‌ ഒരു 
കദളിക്കുല .ചാക്കില്‍ കെട്ടി സ്റേറാര്‍ മുറിയുടെ മുകളില്‍ തൂക്കി. 
മടങ്ങിവരുമ്പോഴേക്ക്‌ പഴുത്തിരിക്കുമല്ലോ. കന്യാകുമാരി യാത്രകഴിഞ്ഞ്‌ 
എല്ലാവരും വളളിക്കാവിലെത്തി. അന്നു ഭാവദിവസമായിരുന്നു. അതുകഴിഞ്ഞ്‌ 
വീട്ടില്‍ തിരികെ പോകാമെന്ന്‌ സാറും ഭാര്യയും തീരുമാനിച്ചു. 
കൃഷ്ണഭാവത്തില്‍ അമ്മ പറഞ്ഞു. “പഴമെല്ലാം ഞാന്‍ രുചിച്ചുനോക്കിയി 
ട്ടുണ്ട്‌. കുട്ടികളെ തല്ലരുത്‌.” സാറിന്‌ അതിന്‍െറ അര്‍ത്ഥം മനസ്സിലായില്ല. 
രണ്ടുപേരും വീട്ടിലെത്തി. സ്റേറാര്‍ തുറന്നപ്പോഴത്തെ കാഴ്ച വിസ്മയി 
പ്പിക്കുന്നതായിരുന്നു. പഴക്കുല പൊതിഞ്ഞിരുന്ന ചാക്ക്‌ താഴെ. അതില്‍ 
പഴമെല്ലും കിടക്കുന്നു. ഭ്രദമായി കെട്ടിയിരുന്ന ചാക്ക്‌ എങ്ങനെ അഴിഞ്ഞു 
താഴെ വീണു. ഇത്‌ കുട്ടികളുടെ കുസൃതി തന്നെയാകണമെന്ന്‌ സാര്‍ കരുതി. 
ഭാവത്തിന്‌ അമ്മ പറഞ്ഞത്‌ അപ്പോഴത്തെ കോപംകൊണ്ടു മറന്നു. കുട്ടികളെ 


337 


വിളിച്ചുചോദിച്ചപ്പോള്‍ അവര്‍ അമ്പരന്നു. സ്‌റേറാര്‍ തുറന്നില്ല എന്ന്‌ അവര്‍ 
പറഞ്ഞെങ്കിലും കൈ പിറകില്‍ കെട്ടിയിട്ട്‌ സാര്‍ അവരെ തല്ലി. അടുത്ത 
ഭാവത്തിനു ചെന്നപ്പോള്‍ കൃഷ്ണഭാവത്തില്‍ അമ്മ കൈ പിറകില്‍ 
കെട്ടിനിന്നിട്ട്‌ പറഞ്ഞു_ തല്ലിക്കൊ, കൊളളാം. പഴം ഇറുത്തത്‌ ഞാനാണ്‌. 
സാര്‍ കുട്ടികളെ തല്ലാന്‍ കൈകെട്ടി നിര്‍ത്തിയ മട്ടിലാണ്‌ അമ്മ നിന്നിരുന്നത്‌” 
ആ ദമ്പതികള്‍ ഈശ്വരലീലയില്‍ അമ്പരന്നുപോയി. 


രാമന്‍കുട്ടിസാറിന്‍െറ ചില ബന്ധുക്കള്‍ സാറിനെ (ശരീസത്യസായി 
ബാബയെ കാണുന്നതിനു വിളിച്ചു. അദ്‌ ദേഹം പോയില്ല, ഭാവത്തിനു 
വന്നപ്പോള്‍ സാര്‍ അമ്മയോടു പറഞ്ഞു_ “ഞാന്‍ അമ്മയുടെ അടുക്കല്‍ 
വരുന്നു. വേറെങ്ങും പോകാന്‍ താല്പര്യമില്ല.” അമ്മ പറഞ്ഞു:- “നിനക്കു 
താല്പര്യമില്ലെങ്കില്‍ പോകണമെന്ന്‌ അമ്മ പറയുകയില്ല. ബാബയെ 
കാണാന്‍ ആഗ്രഹമുണ്ടെങ്കില്‍ അതു സാധിക്കും.” 


അമ്മ ഇതു പറഞ്ഞ രാ്രിയില്‍ സാര്‍ ഒരു സ്വപ്നം കണ്ടു. അമ്മ 
സാറിന്‍െറ മുമ്പില്‍ വന്നു നില്‍ക്കുന്നു. കൂടെ ്രീസത്യസായിബാബയുമുണ്ട്‌ 
സാര്‍ രണ്ടുപേരെയും നമസ്ക്കരിച്ചെഴുന്നേററു. അവര്‍ സാറിനെ . 
അനുഗ്രഹിച്ചിട്ടു മറഞ്ഞു. 

ഇത്തരം നിരവധി അനുഭവങ്ങള്‍ കാക്കനാട്ടു ദമ്പതികള്‍ക്കുണ്ട്‌. 
മക്കളെ രക്ഷിക്കാനും ഭക്തിവിശ്വാസങ്ങള്‍ ഉറപ്പിക്കാനും ഈശ്വരന്‍ 
എന്തെല്ലാം ലീലകളാടുന്നു! നാം ഒരടി മുന്നോട്ടുവച്ചാല്‍ ഈശ്വരന്‍ പത്തടി 
നമ്മുടെ നേരെ വരും. നമ്മുടെ ആ ഒരടിവയ്പും കാത്ത്‌ ഈശ്വരനിരിക്കുന്നു. 


32 

മാവേലിക്കര കണിയാമ്പറമ്പില്‍ സരസ്വതിയമ്മയ്ക്ക്‌ അമ്മയില്‍ 
അളവററ ഭക്തിയും വിശ്വാസവുമുണ്ട്‌. അതിനനുസരിച്ച്‌ അമ്മ അവരെ 
കാത്തുരക്‌ ഷിക്കുന്നുമുണ്ട്‌ . ഒരു മഴക്കാലത്തെ സംഭവമാണ്‌. വലിയ ഇടിയും 
മഴയും തകര്‍ക്കുന്നു. കണിയാമ്പറമ്പില്‍ എല്ലാവരുമുണ്ട്‌ . (പകൃതി വല്ലാതെ 
ക്ഷോഭിച്ചിരിക്കുന്നതുംനോക്കി അവര്‍ വരാന്തയില്‍ നില്പാണ്‌. പെട്ടെന്ന്‌ 
സരസ്വതിയമ്മയുടെ മകള്‍ പറഞ്ഞു: “അമ്മേ അകത്തുകയറിയിരിക്കാന്‍ 
ആരോ എന്നോടു പറയുന്നു,” ചിന്തിക്കാന്‍ നിന്നില്ല. എല്ലാവരും 
പൂജാമുറിയില്‍ കയറി വാതില്‍ ചാരി. തുടര്‍ന്ന്‌ ഒരു വലിയ മുഴക്കം കേട്ടു 
പൂണാമുറിയിലിരുന്നവര്‍ അങ്ങോട്ടുമിങ്ങോട്ടും മറിഞ്ഞുവീണു. നിലവിളക്കു 
രമല്ലാം ഉരുണ്ടുവീണു. എല്ലാം കഴിഞ്ഞുനോക്കുമ്പോള്‍ ഒരു കുഞ്ഞിന്‍െറ 
പുറത്ത്‌ ചെറിയ പൊളളല്‍ കണ്ടു. വരാന്തയിലിറങ്ങി നോക്കിയപ്പോഴുണ്ട്‌ 
മുററത്തെ തെങ്ങ്‌ ഇടിവേട്ടേററു കത്തുന്നു. വരാന്തയില്‍ നിന്നിരുന്നെങ്കില്‍...! 
അമ്മയുടെ കാരുണ്യം തന്നെ എന്നോര്‍ത്ത്‌ കണ്ണുനിറഞ്ഞു. 


ഈ സംഭവം നടക്കുമ്പോള്‍ സരസ്വതിയമ്മയുടെ മകള്‍ വിമലാദേവി 


338 


ഗര്‍ഭിണിയായിരുന്നു. ഇടിവെട്ടിന്‍െറ ആഫാതമേററ്‌ വിമലയ്ക്ക്‌ വയററില്‍ 
വേദനയായി. വിമല അമ്മായത്തന്നെ ശരണം ഗപാപിച്ചു. അമ്മ വയററത്ത്‌ 
ഭസ്മമിട്ടു തലോടി. അതോടെ വേദന മാറുകയും ചെയ്തു. “അനിഴം 
നക്ഷ്രതത്തില്‍ മോള്‍ക്ക്‌ ഒരാണ്‍കുഞ്ഞ്‌ ജനിക്കു'മെന്നു അമ്മ 
പറഞ്ഞതുപോലെതന്നെ വിമല ടരാണ്‍കുഞ്ഞിനെ ഗ്പസവിച്ചു. 


സരസ്വതിയമ്മയ്ക്ക്‌ അമ്മയുടെ അനുഗ്രഹത്തിന്‍െറ ധാരാളം കഥകള്‍ 
പറയാനുണ്ട്‌. 


983 

കൊല്ലം, തിരുമുല്ലവാരം, ചററൂര്‍ തെക്കേടത്തു പുത്തന്‍വീട്ടില്‍ 
ശ്രീ.പി.അച്ചുതന്‍പിളളയുടെ ഭാര്യ രക്തസമ്മര്‍ദ്ദത്താല്‍ വിഷമിച്ചു. 
അതിന്‍െറ ഫലമായി 1978-ല്‍ അവരുടെ വലതുവശം മുഴുവന്‍ തളര്‍ന്നു. 
അവര്‍ കിടപ്പിലായി. മുന്നു വര്‍ഷത്തോളം എല്ലാ ചികിത്സയും ചെയ്തു. 
വൈദ്യന്മാരും ഡോക്ടറന് മാരും മാറിമാറി ചികിത്സിച്ചു. അമ്പതിനായിര 
ത്തിലേറെ രൂപയും ചെലവു ചെയ്തു. ഒരു ഗുണവും കിട്ടിയില്ല. 
ആയിടയ്ക്കാണു വളളിക്കാവിലമ്മയെക്കുറിച്ച്‌ അറിഞ്ഞത്‌. രുഗ്മിണിയമ്മ 
യെ വളളിക്കാവില്‍ കൊണ്ടുപോകാന്‍ തീരുമാനിച്ചു. കാറില്‍ കൊണ്ടുവന്ന്‌ 
കസേരയില്‍ എടുത്ത്‌ രുഗ്മിണിയമ്മയെ അമ്മയുടെ മുമ്പില്‍ എത്തിച്ചു. 
പതിവുപോലെ അവരേയും അനുഗ്രഹിച്ച്‌ ഭസ്മം കൊടുത്തുവിട്ടതല്ലാതെ 
അമ്മ വിശേഷിച്ചൊന്നും ചെയ്തില്ല. - ഗ്രത്യേകിച്ചു ഗുണമൊന്നും ” 
കിട്ടാഞ്ഞതില്‍ അച്ചുതന്‍പിളളയും ഭാര്യയും വിഷമിച്ചു മടങ്ങി. വീട്ടുപടിക്ക 
ലെത്തി കാര്‍ നിര്‍ത്തി. രുഗ്മിണിയമ്മയെ പലരുംചേര്‍ന്ന്‌ പൊക്കിയെടുത്ത്‌ 
മുററത്തു കൊണ്ടുവന്നു. പെട്ടെന്ന്‌ ആ അത്‌ഭുതം സംഭവിച്ചു. സഹായികളെ 
മാററിയിട്ട്‌ രുഗ്മിണിയമ്മ ചാടി എഴുന്നേററു. തനിയെ നടന്ന്‌ വീട്ടിലേക്കു 
കയറി. അപ്പോള്‍ വീട്ടുകാര്‍ക്കും രോഗിക്കുമെല്ലാമുണ്ടായ സന്തോഷത്തിന 
തിരില്ല. അവര്‍ തുടര്‍ച്ചയായി വളളിക്കാവില്‍ വരാന്‍ തുടങ്ങി. 
പരിപൂര്‍ണ്ണമായ ആരോഗ്യം തിരിച്ചുകിട്ടി. തളര്‍വാതം വന്ന്‌ അനങ്ങാന്‍ 
വയ്യാതെ മൂന്നു വര്‍ഷത്തിലേറെ കിടക്കയില്‍ കിടന്ന സ്ത്രീയാണ്‌ അവര്‍ 
എന്നു വിശ്വസിക്കാന്‍ പ്രയാസം തോന്നും. 


ഈശ്വരകൃപയറിഞ്ഞ്‌ ആശ്രയിക്കാതെ ലോകത്തിലുള്ള ഓരോരുത്ത 
രുടെയും പിന്നാലെ സഹായംതേടി പായുന്നവർ മാനസികവളര്‍ച്ചയുടെ 
വളരെ വളരെ താണപടിയില്‍ കിടക്കുന്നവരാണെന്നു പറയേണ്ടിവരുന്നു. 
ഈശ്വരവിശ്വാസം കൂടുംതോറും മനുഷ്യന്‍െറ വളര്‍ച്ചയും കൂടുന്നു എന്ന്‌ 
മാനവസമുദായം അറിയേണ്ടിയിരിക്കുന്നു. പരിണാമ്രപ്രകിയയില്‍ മൃഗത്തേ 
ക്കാള്‍ വളര്‍ച്ച മൃഗ്രപായനായ മനുഷ്യനില്‍ കാണാം; അവനേക്കാള്‍ വളര്‍ച്ച . | 
മനുഷ്യനില്‍ കാണുന്നു; മനുഷ്യന്‍ വളര്‍ന്ന്‌ ഈശ്വരതത്വം പ്രാപിക്കുന്നു. 4 
അതിലേക്കുള്ള രാജുവീഥിയാണ്‌ ഈശ്വരവിശ്വാസം. 5 


339 


34 
മധുരക്കാരനായ രാമമൂര്‍ത്തി ഖെഡവറാണ്‌. ജോലിക്കും തീര്‍ത്ഥാട 


നത്തിനും കേരളത്തില്‍ വരാറുണ്ട്‌. അങ്ങനെ വളളിക്കാവിലമ്മയെപ്പററി 
അറിയാനിടയായി. 1975-ല്‍ കൃഷ്ണന്‍ നടയില്‍ വന്നു. നാലഞ്ചുവയസ്സായ 
ഒരു മകള്‍ രാമമൂര്‍ത്തിക്കുണ്ടായിരുന്നു. എങ്ങിനെയെന്നറിഞ്ഞുകൂടാ, ഒരു 
ദിവസം അവളെ കാണാതായി. ഒമ്പതു വര്‍ഷമായി കുട്ടിയെ അന്വേഷിച്ചു; 
നടക്കുകയാണ്‌ . അമ്മയെ ആദ്യമായി കണ്ട്‌ വിവരം പറഞ്ഞപ്പോള്‍ 
"കൂട്ടിയെ കിട്ടും” എന്ന്‌ അമ്മ പറഞ്ഞു. രാമമൂര്‍ത്തിക്കാശ്വാസമായി 
അയാള്‍ അമ്മയെ കാണാന്‍ കുടക്കുടെ വന്നുകൊണ്ടിരുന്നു. ഒരിക്കല്‍ കുറെ 
പുഷ്പമെടുത്തുകൊടുത്തിട്ട്‌ അമ്മ പറഞ്ഞു.--- ''ഇന്നേക്കു ഒരുമാസത്തിനകം 
മകളെ കിട്ടും.” 


ഒരുദിവസം യാശ്രയ്ക്കിട്യില്‍ തമിഴ്‌നാട്ടിലെ ഒരു ചന്തയില്‍ 
രാമമൂര്‍ത്തി തന്‍െറ ലോറി നിര്‍ത്തി. ഒരു പെണ്‍കുട്ടി നിന്നു കരയുന്നു. ചുററും 
കുറെ ആള്‍ക്കാരുമുണ്ട്‌ . പതിനാലു പതിനഞ്ചു വയസ്സു തോന്നും. അവള്‍ 
സാധനം വാങ്ങാന്‍ കൊണ്ടുവന്ന രൂപ കളഞ്ഞുപോയി. പലരും രൂപ 
കൊടുക്കാമെന്നു പറഞ്ഞിട്ടു വാങ്ങിയില്ല; നിന്നു കരയുകയാണ്‌. 


രാമമൂര്‍ത്തി കുട്ടിയോട്‌ പേരു ചോദിച്ചു. തന്‍െറ നഷ്ടപ്പെട്ട “കുട്ടിയുടെ 
പേര്‌! സൂക്ഷിച്ചുനോക്കിയപ്പോള്‍ തന്‍െറ മകളാണെന്ന്‌ മനസ്സിലായി 
“മോളെ ഞാന്‍ വീട്ടില്‍ കൊണ്ടുചെന്നാക്കാം. വീട്ടുകാരോട്‌ വിവരവും 
പറയാം” എന്നു രാമമൂര്‍ത്തി പറഞ്ഞത്‌ കുട്ടി സമ്മതിച്ചു. വീട്ടിലെത്തി. ഒരു 
വലിയ ഉമീന്ദാരുടെ വീട്‌. രാമമൂര്‍ത്തി അറച്ചറച്ച്‌ ജമീന്ദാരോട്‌ തന്‍െറ 
കഥകള്‍ പറഞ്ഞു. അദ്ദേഹത്തിന്‍െറ മുഖത്ത്‌ ഒരു ഭാവപ്പകര്‍ച്ച കണ്ടു. 
"ഞാനൊരിക്കല്‍ കാറില്‍ വരുമ്പോള്‍ ഒരു കുഞ്ഞ്‌ വഴിയില്‍ നിന്നു 
കരയുന്നു. അടുത്തെങ്ങും ആരുമില്ല. ചോദിച്ചിട്ട്‌ ഒന്നും പറയുന്നുമില്ല. വീടും 
അറിഞ്ഞുകൂടാ. എനിക്ക്‌ കുഞ്ഞുങ്ങളില്ലാതിരുന്നതിനാല്‍ ഇവിടെ കൊണ്ടു 
വന്നു വളര്‍ത്തി. ചിലപ്പോള്‍ മററാരുമില്ലാത്തപ്പോള്‍ കടയില്‍ വിടും. 
അങ്ങനെയിവള്‍ കടയില്‍ പോയതാണ്‌ .”” 


എല്ലാം മനസ്സിലാക്കിയ ജുമീന്ദാര്‍ സന്തോഷത്തോടെ കുട്ടിയെ 
രാമമൂര്‍ത്തിയെ ഏല്‍പിച്ചു. കുട്ടിയെ തിരിച്ചുകിട്ടിയത്‌ മധുരയില്‍ വലിയ 
വാര്‍ത്തയായി. തമിഴരായ ധാരാളം ഭക്തജുനങ്ങള്‍ വളളിക്കാവിലേക്കു 
വന്നുകൊണ്ടിരുന്നു. അവരില്‍ പലര്‍ക്കും അമ്മയുടെ കാരുണ്യത്തിന്‍െറ പല 
കഥകളും പറയാനുണ്ട്‌ . 


35 
അമേരിക്കക്കാരനായ ഒരു ഭക്തനാണ്‌ വ്യാസന്‍. അമ്മയുടെ ഫിലിം 
അമേരിക്കയില്‍ ്പദര്‍ശിപ്പിക്കുകയും പലരേയും അമ്മയുടെ അടുത്തേക്കു 
പറഞ്ഞുവിടുകയും ചെയ്തിട്ടുളള ആളാണ്‌ വ്യാസന്‍. പക്ഷെ വ ്യാസന്‍െറ 
മകന്‍ ഒരു ദുര്‍നടപ്പുകാരനായിരുന്നു. പല ക്രിമിനല്‍ കേസിലും കുടുങ്ങി. 


340 


അവിടൊക്കെ രക്ഷപ്പെട്ടു. 1984-ല്‍ വീണ്ടും ഒരു കുററത്തിന്‌ അയാള്‍ 
കോടതിയില്‍ എത്തി. പ്രതിക്കൂട്ടില്‍നിന്ന യുവാവിന്‍െറ തൊട്ടടുത്ത്‌ ഒരു 
ഒഴിഞ്ഞ കസേര കിടന്നിരുന്നു. പെട്ടെന്ന്‌ ഒരു സ്രതീ അതില്‍ 
വന്നിരിക്കുന്നത്‌ വ്യാസന്‍െറ മകന്‍ കണ്ടു. അമ്പരപ്പോടെ നോക്കി. 
അച്ഛന്‍ പ്രദര്‍ശിപ്പിച്ച ഫിലിമില്‍ കണ്ടിട്ടുളള സ്ര്തീ. വളളിക്കാവിലമ്മ. 
അമ്മ അവനെ ശകാരിച്ചു. “നിന്നെ പലതവണ ഞാന്‍ രക്ഷിച്ചു. ഇനി ഈ 
പണി നിര്‍ത്തണം. മേലില്‍ നിന്നെ ഞാന്‍ രക്ഷിക്കുകയില്ല. ഈ പാവശ്യം 
കൂടി നീ രക്ഷപ്പെടും” ഇധ്രയും പറഞ്ഞിട്ട്‌ അമ്മ അപ്രത്യക്ഷയായി. 
അയാള്‍ ചുററുമുളളവരെ നോക്കി. അവരാരും അമ്മയെ കണ്ടതിന്‍െറയോ 
അമ്മ ഇംഗ്ളീഷില്‍ സംസാരിച്ചതു കേട്ടതിന്‍െറയോ ഒരു ലക്ഷണവും 
കാണിച്ചില്ല. അവര്‍ ഒന്നും അറിഞ്ഞതേയില്ല. വ്യാസന്‍െറ മോന്‍ 
അത്ഭുതപ്പെട്ടു. പകച്ചുനിന്നുപോയി. അയാളുടെ കേസു തെളിവില്ലാതെ 
തള്ളിപ്പോയി. യുവാവ്‌ വീട്ടിലെത്തി വിവരമെല്ലാം അച്ഛനോടു പറഞ്ഞു. 


വ്യാസന്‍െറ മകന്‍ പിന്നീട്‌ ആകെ മാറി. ഈശ്വരവിശ്വാസിയായി നല്ല 
ജീവിതം നയിച്ചുതുടങ്ങി. 


36 


വവ്വാക്കാവ്‌ ഉദയഭവനത്തിലെ ശ്രീമാന്‍ നീലാംബരന്‍ ആശ്രമത്തില്‍ 
വരികയും ഭക്തനാവുകയും ചെയ്തു. പക്ഷെ ഭാര്യയ്ക്കു തീരെ 
വിശ്വാസമില്ലായിരുന്നു. വളളിക്കാവില്‍ പോകുന്നതിന്‌ അവര്‍ ഭര്‍ത്താവിനെ 
ശകാരിക്കുകയും ചെയ്തു. 1975-ല്‍ ഒരുദിവസം വഴിവക്കിലെ പാടത്ത്‌ 
നീലാംബരന്‍ കിളച്ചുകൊണ്ടിരിക്കുകയാണ്‌. അടുത്ത്‌ വേറെയും ജോലി 
ക്കാരുണ്ട്‌. വീട്ടിലെ ബുദ്‌ ധിമുട്ടുകളെക്കുറിച്ച്‌ നീലാംബരന്‍ പറഞ്ഞു. അരി 
വാങ്ങാന്‍ കാശില്ലാത്ത കാര്യത്തെക്കുറിച്ച്‌ പറഞ്ഞപ്പോള്‍ ഒരാള്‍ 
കളിയാക്കി വളളിക്കാവിലെ ആ പെണ്ണു നിനക്കു കാശുതത്യ, 
നോക്കിയിരുന്നോ.” എല്ലാവരും ചിരിച്ചുരസിച്ചു. നീലാംബരന്‍: വല്ലാതായി. 
ഒന്നും മിണ്ടിയില്ല. 


ഈ സമയം ദൂരെനിന്നും ഒരു പെൺകുട്ടി വരുന്നതു കണ്ടു. ആരും അത്രത 
ശ്രദ്ധിച്ചില്ല. അവള്‍ നീലാംബരന്‍െറയടുത്തു വന്നു. ഒരു ഇരുപതുരുപാ 
നോട്ടെടുത്ത്‌ നീലാംബരനു നീട്ടി. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്നു 
നീലാംബരന്‍ കൈനീട്ടി നോട്ടുവാങ്ങി. “കാണാം” എന്ന ഒരേ ഒരു 
വാക്കുമാധ്രം പറഞ്ഞിട്ട്‌ പെണ്‍കുട്ടി വന്നവഴിയേ നടന്നുപോയി. ' 


നേരത്തെ കടംചോദിച്ചതോ, കടം കൊടുക്കാനുണ്ടായിരുന്നതോ, : 
മറേറതെങ്കിലും വകയിലോ ആരെങ്കിലും കൊടുത്തയച്ച പണമായിരിക്കുമെന്ന്‌ 
എല്ലാവരും കരുതി. പക്ഷെ ആ നാട്ടുകാരായ അവര്‍ക്കാര്‍ക്കുംതന്നെ ആ 


പെണ്‍കുട്ടി ഏതാണെന്ന്‌ മനസ്സിലായില്ല. “നീലാംബരാ, ആ പെണ്ണ്‌ 


341 


ഏതാണ്‌ ?” ഒരാള്‍ ചോദിച്ച. 

നീലാംബരന്‍-- അതാണ്‌ ഞാനും ചിന്തിക്കുന്നത്‌.” എല്ലാവര്‍ക്കും 
അത്ഭുതമായി. പെണ്‍കുട്ടി നടന്നുമറയുകയും ചെയ്തു. “വള്ളിക്കാവിലെ 
ആ പെണ്ണു നിനക്കു കാശുതരും, നോക്കിയിരുന്നോ” എന്നു കളിയാക്കിയ 
ഉടന്‍ ഇരുപതുരുപാ അത്‌ ഭുതകരമായി കിട്ടിയത്‌ എല്ലാവരിലും അത്ഭുതമുള 
വാക്കി. 


അടുത്ത ദര്‍ശനത്തിന്‌ അമ്മ നീലാംബരനോട്‌ ആദ്യം ചോദിച്ചതി 
താണ്‌. 'ദേവിയമ്മ ഇരുപതുരുപാനോട്ടു തന്നോ മോനെ ? നീലാംബരന്‍ 
അമ്മയുടെ പാദം കെട്ടിപ്പിടിച്ച കരഞ്ഞുപോയി. 


37 

ചെറിയഴീക്കല്‍ നമ്പിശ്ശേരി ഭാര്‍ഗ്ഗവിയമ്മ വലിയ കൃഷ്ണഭക്‌ തയാണ്‌ . 
ഒരുദിവസം ഒരു ദര്‍ശനത്തില്‍ ഉണ്ണിക്കണ്ണന്‍ അവരോടു പറഞ്ഞു-- “നീ 
എന്നെ ചുട്ടുകളയു.'” ഇതിന്‍െറ അര്‍ത്ഥം ആദ്യം മനസ്സിലായില്ല. ഏറെ 
താമസിയാതെ അവര്‍ ആശ്രമത്തില്‍ വരാന്‍ ഇടയായി. കൃഷ്ണഭാവത്തില്‍ 
അമ്മ ഭാര്‍ഗ്ഗവിയമ്മയോടു പറഞ്ഞു. “'നീ എന്നെ അലമാരയില്‍വച്ചു 
പൂട്ടിയിട്ടിയിരിക്കുകയാണ്‌ .'” വൃദ്ധ കരഞ്ഞുപോയി. പശ്ചാത്തപിച്ചു. 
വീട്ടില്‍ ചെന്നയുടന്‍ ഫോട്ടോ വെളിയിലെടുത്ത്‌ പഴയപടി പൂജ്മിക്കാനാരംഭി 
ച്ചു. ഇതെപ്പററി അമ്മ പറഞ്ഞു_ 'ഭാര്‍ഗ്ഗവിമോള്‍ക്കു നല്ല ഭക്തിയുണ്ട്‌ . 
ഫോട്ടോ പൂട്ടിവച്ചാല്‍ ഭഗവാന്‍ വിടുമോ? അതുകൊണ്ടാണ്‌ “എന്നെ ചുട്ടു 
കളയു” എന്ന്‌ ദര്‍ശനത്തില്‍ പറഞ്ഞത്‌. ഭക്തന്‍ മാര്‍ക്കുണ്ടാവുന്ന പിഴകള്‍ 
ഭഗവാന്‍ തിരുത്തിക്കൊടുക്കും.”” 


വൃദ്ധയായ ഭാര്‍ഗ്ഗവിയമ്മയ്ക്ക്‌ നിതൃശല്യമായിരുന്ന തന്‍െറ 
വാതരോഗം മാറിയതുള്‍പ്പെടെ നിരവധി അനുഭവങ്ങള്‍ പറയാനുണ്ട്‌ . എല്ലാം 
വളളിക്കാവിലമ്മയുടെ സ്‌നേഹത്തിന്‍െറയും കാരുണ്യത്തിന്‍െറയും കഥകള്‍. 


38 

പറയകടവ്‌, പത്‌ മാലയത്തിലെ ശ്രീ ഭുവനചന്്രന്‍ അത്യാവശ്യമായ 
ഒരു കാര്യത്തിന്‌ അല്‍പ്പം അകലേക്കു പോകാനൊരുങ്ങി. അസുഖമായിക്കി 
ടന്നിരുന്ന അച്ഛന്‍ ചോദിച്ചു “നീയും പോവാണോടാ?''-അച്ഛനെ 
ക്കുറിച്ച്‌ ആശങ്കയൊന്നും തോന്നാതിരുന്ന ഭുവനചന്ദ്രന്‍ യമുത്രയായി. 

അന്നു രാത്രി രണ്ടു മണിയോടുകൂടി! ഭുവനചന്ര്രന്‍ ഒരു സ്വപ്നം 
കണ്ടു-തന്‍െറ കിടക്കയ്‌ ക്കരികില്‍ അച്ഛന്‍ ശങ്കുണ്ണിയും വളളിക്കാവില 
മ്മയും വന്നു നില്‍ക്കുന്നു. ഭുവനചന്്രനോട്‌ അമ്മ പറഞ്ഞു-- “മോനെ, 
നിന്‍െറ അച്ഛന്‍െറ ആത്മാവ്‌ അമ്മയോടൊപ്പമുണ്ട്‌ . വിഷമിക്കരുത്‌.” 


രാവിലെ ഭുവനചന് ദ്രന്‌ വാര്‍ത്ത കിട്ടി, അച്‌ഛന്‍ രാതി രണ്ടുമണിക്ക്‌ 


342 


മരിച്ചു എന്ന്‌. താന്‍ കണ്ടത്‌ സ്വപ്‌നമല്ല, സത്യമായിരുന്നു എന്ന്‌ 
അപ്പോളാണ്‌ മനസ്സിലായത്‌. 

ഭുവനചന്ര്രന്‍ പറഞ്ഞു “നാം വെറും അണുക്കള്‍മാതം. അമ്മയുടെ 
മഹത്വം എങ്ങിനെ അറിയാന്‍ പററും. കോടി ജുന്മങ്ങള്‍കൊണ്ടേ 
അമ്മയുടെ അടുത്തു എത്തൂ.” 


39 

പുനലൂര്‍ കോക്കാട്‌ മാകുന്നത്ത്‌ ശ്രീമതി ഭാരതിയമ്മയ്ക്ക്‌ ഒരു വലിയ 
ഗൃഹപ്പിഴ ബാധിച്ചു. അവരുടെ മൂത്തമകള്‍ ശ്യാമളയ്ക്ക്‌ ഏതെങ്കിലും 
വിവാഹാലോചന മുറുകിയാലുടന്‍ പാമ്പുകടി ഏല്‍ക്കും. ഇരുപതു 
വയസ്സിനകം മുന്നു തവണ ഇതുപോലെ വിഷബാധ ഏല്‍ക്കുകയും 
ചികിത്സയില്‍ രക്ഷപ്പെടുകയും ചെയ്തു. വിവാഹം ശ്യാമളയ്ക്ക്‌ ഒരു 
ഉപടിസ്വപ്‌ നമായി. ഇത്തരുണത്തിലാണ്‌ വളളിക്കാവിലമ്മയെക്കുറിച്ചറി 
ഞ്ഞത്‌. ശ്യാമള ദേവീഭാവത്തിനു കയറിയ ഉടനെ അമ്മ പറഞ്ഞു 
"വിഷബാധ തീര്‍ത്തുതരാം മോളെ.” കുറച്ചു കാലത്തിനകം വീണ്ടും 
ശ്യാമളയെ ഒരിക്കല്‍കൂടി പാമ്പു കടിച്ചു. അമ്മയുടെ പ്രസാദം കൊണ്ട്‌ 
അതിന്‍െറ വിഷം മാറി. 


അമ്മയുടെ അനുവാദത്തോടെ മുടങ്ങിക്കിടന്ന വിവാഹാലോചന 
സജീവമായി. അമ്മയെക്കൂടെക്കുടെ കാണാന്‍ സാധിക്കുന്ന തരത്തില്‍ 
അടുത്തെവിടെയെങ്കിലും ആകണം തന്‍െറ ഭര്‍ത്താവിന്‍െറ വീട്‌, എന്ന്‌ കുട്ടി 
അതിയായി” ആഗ്രഹിച്ചു. ഒരുദിവസം അമ്മ പറഞ്ഞു--- “അടുത്തുതന്നെ 
ഒരാലോചന വരും അതുറപ്പിച്ച കൊളളുക. നടക്കും.” ഏതാനും 
ദിവസത്തിനകം ഒരാലോചനവന്നു. ആശ്രമത്തില്‍ വന്നുകണ്ട പരിചയം വച്ചു 
കൊണ്ട്‌ ആശ്രമത്തിനടത്തുളള ഒരു വീട്ടിലെ മകനുവേണ്ടിയായിരുന്നു 
ആലോചന. അമ്മയുടെ അനുഗ്രഹത്തോടെ ആ വിവാഹം നടന്നു. 
വിഷബാധ മാറി, വിവാഹവും കഴിഞ്ഞു. ശ്യാമള ആദ്യത്തെ ര്രസവത്തിനു 
പോകാന്‍ യാത്ര ചോദിച്ചപ്പോള്‍ അമ്മ പറഞ്ഞു. “ഒരു മകളുമായി വാ.” 
അതുപോലെ ഒരു പെണ്‍കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. 


40 

കൊല്ലം വളളിക്കീഴ്‌ അജിത്‌ ക്വാര്‍ട്ടേഴ്‌സില്‍ കെ.എന്‍. മോഹനന്‍ 
അമ്മയുടെ ഒരുറച്ച ഭക്തനാണ്‌. 1980 കാലം മോഹനന്‌ ഒരു 
പരീക്‌ ഷണഫ്പട്ടമായിരുന്നു. പല ക്ളേശങ്ങള്‍മൂലം ആത്മഹത്യക്കു 
തയ്യാറായി. ശക്തികുളങ്ങരയില്‍ ഒരു ഐസ്‌ പ്ളാന്‍റില്‍ ജോലി 
ചെയ്തിരുന്ന മോഹനന്‍ ഒരു ദിവസം മാനസിക സംഘര്‍ഷം കൂടിയിട്ട്‌ 
ആത്മഹത്യക്കായി കമ്പനിയിലെ കറന്‍റുകമ്പിയില്‍ കയറിപിടിച്ച. 
കമ്പനിയുടെ യ്രന്തം പ്രവര്‍ത്തിക്കുന്ന കൂടിയ ശക്തിയുള്ള വൈദ്യുത 


343 


കമ്പിയില്‍ യ്രന്തം ്രവര്‍ത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്‌ മോഹനന്‍ 
പിടിച്ചത്‌. മോഹനന്‍ കമ്പിയില്‍ പിടിച്ചതും കമ്പിയിലെ വൈദ്യുതി്പവാഹം 
നിലച്ചതും ഒരുമിച്ചായിരുന്നു. ശക്തിയില്‍ .പവര്‍ത്തിച്ചുകൊണ്ടിരുന്ന യ്രന്തം 
സാവധാനം നിന്നു. മോഹനന്‍ കമ്പിയില്‍ പിടിച്ചുകൊണ്ട്‌ വിയര്‍ത്തൊലിച്ച്‌ 
സ്തബ് ധനായിട്ടിരുന്നു. ഉടനെ അമ്മയുടെ ഒരു ്രഹ്മചാരി മകന്‍ 
കമ്പനിയിലേക്കു കയറിച്ചെന്നു. മോഹനന്‍െറ അത്ഭുതം പലമടങ്ങുവര്‍ 
ദ്ധിച്ചു. വൈദ്യുതി ഉണ്ടെന്നു നല്ല ഉറപ്പുളള അവസരത്തില്‍ കമ്പിയില്‍ 
പിടിച്ചിട്ടും മരിക്കാതെ രക്ഷിച്ചത്‌ വളളിക്കാവിലമ്മയാണെന്ന്‌ മോഹനന്‍ 
ചിന്തിച്ചു. (ബഹ്മചാരിയുടെ പെട്ടെന്നുളള വരവ്‌ അതു സ്ഥിരീകരിച്ച. 
അമ്മയുടെ അപാരപ്രേമവും കൃപയും അനുഭവിച്ച്‌ മോഹനന്‍ സ്വസ്ഥനായി. 


ജാതക പകാരം മോഹനന്‌ 26 വയസ്സുമാരതമേ ആയുസ്സുളളു. അതിന്‌ 
പരിഹാരമെന്നോണം അയാളുടെ മാതാവ്‌ (വതമനുഷ്ഠിക്കുവാന്‍ അമ്മ 
നേരത്തെതന്നെ നിര്‍ദ്ദേശിച്ചിരുന്നു. അവര്‍ രവതം നോക്കിയിരുന്നു. 
26-ാമത്തെ വയസ്സിലാണ്‌ മോഹനന്‍െറ ഈ ആത്മഹത്യാ്ശമം. അങ്ങനെ 
ആയുസ്സു നീട്ടിത്തന്ന്‌ അമ്മ തന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന ഉത്തമ 
വിശ്വാസത്തോടെ മോഹനന്‍ ഉദ്യോഗവും സാധനയുമായി കഴിയുന്നു. 


41 

തിരുവല്ല, കോഴിമല ്രീനിവാസില്‍ ശ്രീ രാജശേഖരന്‌ ഷാര്‍ജുയിലുളള 
ഒരു കമ്പനിയിലാണ്‌ ജോലി. 1984-ല്‍ കരാറ്റരപകാരമുള്ള പണി 
തീരാറായപ്പോള്‍ കമ്പനിക്കാര്‍ ജോലിക്കാരെ പിരിച്ചുവിടാന്‍ തുടങ്ങി. 
രാജശേഖരനും പിരിച്ചുവിടല്‍ ഭീഷണിയുടെ നിഴലിലായി. പാസ്സ്‌ പോര്‍ട്ടും 
മററു രേഖകളും കമ്പനിക്കാര്‍ ത്വരിച്ചുവാങ്ങി. അകാരണമായി അവര്‍ - 
പരുക്കനായി പെരുമാറുകയും പിരിഞ്ഞുപോകേണ്ടിവരുമെന്ന്‌ പലവിധത്തില്‍ 
സൂചിപ്പിക്കുകയും ചെയ്തു. വളളിക്കാവിലമ്മയില്‍ പൂര്‍ണ്ണവിശ്വാസമുണ്ടാ 
യിരുന്ന രാജുശേഖരന അമ്മ തന്നെ രക്ഷിക്കുമെന്നുറപ്പുണ്ടായിരുന്നു. 
എങ്കിലും പരിരഭാന്തിയോടെ അദ്‌ ദേഹം അമ്മയ്ക്ക്‌ ഒരു കത്തയച്ചു. അതില്‍ 
ജോലിക്കാര്യത്തെക്കുറിച്ച്‌ ഒന്നും പറയാതെ ഇതമാര്രം എഴുതി 
“പറയാതെ തന്നെ എല്ലാം അറിയാവുന്ന അമ്മയ്ക്ക്‌ ഞാന്‍ ഒന്നും ്രത്യേകം 
എഴുതുന്നില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം.” 


ബാക്കി രാജശേഖരന്‍ പറയട്ടെ “അമ്മയ്ക്കു കത്തയച്ചിട്ട്‌ രണ്ടുദിവസം 
കഴിഞ്ഞു. നാട്ടില്‍ കത്തുകിട്ടാന്‍ സമയമായില്ല. ഒരു ര്രത്യേക കാരണവും 
കൂടാതെ കമ്പനിയിലെ അന്തരീക്ഷമാകെ മാറി. കമ്പനിക്കാര്‍ വലിയ 
സ്നേഹം കാണിക്കാന്‍ തുടങ്ങി. പാസ്സ്‌ പോര്‍ട്ടും രേഖകളും എനിക്കു 
തിരിച്ചുതന്നു. പിരിച്ചുവിടുകയില്ലെന്ന്‌ ഉറപ്പായി. സമാധാനമായി. 
ഇക്കാലത്തൊരിക്കല്‍ രതിയില്‍ എനിക്ക്‌ അമ്മയുടെ ഒരു സ്വപ്നദർശനം 


344 


കിട്ടി. അത്‌ എനിക്ക്‌ ആശ്വാസം തരുന്ന ഒന്നായിരുന്നു. അമ്മയുടെ 
കാരുണ്യവും മഹത്വവും ഇതില്‍ കൂടുതല്‍ എങ്ങനെ എനിക്ക്‌ 
വെളിവാക്കിത്തരാന്‍ കഴിയും!” കമ്പനിക്കാര്‍ മാനേജര്‍ ഉള്‍പ്പെടെ 
എല്ലാവരേയും പിരിച്ചുവിട്ടു. മൂന്നുപേരെമാധ്തം ജോലിയില്‍ തുടരാന്‍ 
അനുവദിച്ചതില്‍ ഒരാള്‍ രാജുനായിരുന്നു. 


നാട്ടിലുള്ള രാജുന്‍െറ ഭാര്യ, ഹൈസ്ക്കൂള്‍ അദ്ധ്യാപിക, അംബികാമ്മ 
യ്ക്കും നിരവധി സ്വപ്നദര്‍ശനങ്ങള്‍ കിട്ടുകയുണ്ടായി. അമ്മ അടുത്തിരുന്നു 
സംസാരിക്കുന്നതായും ആശ്വസിപ്പിക്കുന്നതായും അവര്‍ സ്വപ്നം കണ്ടു. 
അങ്ങനെ ആ കുടുംബത്തെ കാത്തു രക്ഷിക്കുന്നു. 


42 


ക്ളാപ്പന കോണത്തു വീട്ടുകാര്‍ എല്ലാവരും അമ്മയുടെ ഭക്തരാണ്‌. 
അമ്മയെ പൂര്‍ണ്ണമായി ശരണം (പാപിച്ച അവരുടെ അനേകം ദുരിതങ്ങള്‍ 
അമ്മ മാററിക്കൊടുത്തിട്ടുണ്ട്‌. ഗൃഹനാഥയായ ചന്ദ്രമതിയുടെ അപേക്ഷ 
പ്രകാരം മകള്‍ നന്ദിനിയുടെ ഹൃദ്രോഗം ഒരു നുള്ളു തുളസിയില 
ഗ്രസാദമായി നല്‍കിക്കൊണ്ട്‌ അമ്മ തത്ക്ഷണം മാററുകയുണ്ടായി. 
അപകടകരമായ ആ രോഗം അനേകം വിദഗ്‌്ധഡോക്ടര്‍മാര്‍ ചികിത്സിച്ച്‌ 
ഫലം കാണാതെ വീട്ടുകാര്‍ വില അമ്മ രക്ഷയ്‌ 
ക്കെത്തിയത്‌. | 


1975-76 കാലത്തെ സംഭവമാണ്‌ . കോണത്തുവീട്ടിലെ കുടുംബ - 
ദൈവങ്ങളുടെയും സര്‍പ്പങ്ങളുടെയും പൂജുകള്‍ മുടങ്ങിയതിനാല്‍ പല 
അനിഷ്ടങ്ങളും സംഭവിച്ചുതുടങ്ങി. പൂളുകളും (പതിവിധികളും നടത്തി, 
പക്ഷെ വീടിന്‍െറ തെക്കുവശത്തെ ക്ഷ്രേതങ്ങള്‍ പൊളുിച്ചുമാററാന്‍ ആരും 
തയ്യാറായില്ല. അവിടം സര്‍പ്പങ്ങളുടെ 'താവളമാണെന്നാണ്‌ വിശ്വാസം. 
പ്രശ്നം വെച്ചപ്പോള്‍ വളളിക്കാവിലമ്മയെ ഒഴിവു കണ്ടു. . വീട്ടുകാര്‍ 
കരഞ്ഞുപറഞ്ഞപ്പോള്‍, പരിഹാരമുണ്ടാക്കാമെന്ന്‌ അമ്മ ' കോണത്തു. 
വീട്ടുകാരോടു പറഞ്ഞു. പൂജയ്ക്കൂളള ദിവസം നിശ്ചയിച്ചു. അമ്മ 
അന്നേദിവസം കോണത്ത്‌ എത്തിച്ചേര്‍ന്നു. പൂജാസമയത്ത്‌ അമ്മ ' 
ഭാവാവസ്ഥയിലായി. ക്ഷ്രേതത്തിന്‍െറ. ഭാരമേറിയ തറക്കല്ല്‌ അമ്മ 
പിടിച്ചിളക്കി മറിച്ചു മാററിയിട്ടു. അപ്പോള്‍ ഒരു ചീററല്‍ കേട്ടു. തറയുടെ , 
അടിയില്‍ ഭൂമിക്കടിയിലേക്കു പോകുന്ന മാളത്തില്‍നിന്ന്‌ ഒരു ഉര സര്‍പ്പം 
തലപൊക്കി. അത്‌ കോപത്തോടെ അമ്മയുടെ കാലില്‍ രണ്ടുമൂന്നു 
പ്രാവശ്യം കൊത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാര്‍ ഭയപ്പെട്ടു 
പോയി. ചിലര്‍ കരയുകയും ചെയ്തു. ഭാവാവസ്ഥയില്‍ നില്‍ക്കുന്ന അമ്മ 
സര്‍പ്പത്തോടായി കല്‍പിച്ച 'എന്നെ കൊത്തിക്കൊളളു. അങ്ങനെ നിന്‍െറ 
കോപം തീരട്ടെ. എന്നാല്‍ എന്‍െറ മക്കളെ മാതം ശല യംചെയ്തുപോകതുത്‌ .' 


345 


ഇതു പറഞ്ഞുതീര്‍ന്നതും അമ്മ കാല്‍ പൊക്കി സര്‍പ്പത്തിന്‍െറ 
തലയില്‍ ചവിട്ടി താഴേയ്ക്കു താഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു. സര്‍പ്പം 
മാളത്തിലേക്കു വലിഞ്ഞു, അന്നു മുതല്‍ കോണത്തുവീട്ടില്‍ സര്‍പ്പശല്യം 
ഇല്ലാതായി; മററു ദുരിതങ്ങള്‍ക്കും ആശ്വാസം കിട്ടി. 


അമ്മയെക്കൊണ്ടുളള അത്‌ ഭുത്ര്‍നുഭാവങ്ങളുടെ എത എത കഥകള്‍ 
കോണത്തു വീട്ടുകാര്‍ക്കു പറയാനുണ്ട്‌! കേട്ടു കേട്ടിരിക്കൂ! സമയം 
പോകുന്നതറിയില്ല. ഇത്തരം പുണ്യാത്മാക്കളുടെ സത്യമായ അനുഭവകഥകള്‍ 
നേരിട്ടു കേള്‍ക്കാനും വിശ്വസിക്കാനും കഴിയണമെങ്കില്‍ പുണ്യം ഏറെ 
വേണം. 


43 

കൊല്ലം ടരണിനു രണ്ടു കിലോമീററര്‍ തെക്ക്‌ പൂവമ്പുഴ 
ക്ഷ്രേതത്തിനടുക്കലാണ്‌ തദ്‌ദേശവാസികള്‍ക്കു സുപരിചിതനായ പൂവമ്പുഴ 
സ്വാമിയുടെ താമസം. കൃഷ്ണന്‍നടയെപ്പററി കേട്ടപ്പോള്‍ പോയി 
പരിശോധിക്കാന്‍ തീരുമാനിച്ചു. 1976-ല്‍ ആദ്യമൊന്നു പോയി. അയാളുടെ 
അമ്മ മരിച്ചതുമൂലം പിന്നെ കുറെ ദിവസത്തേയ്ക്ക്‌ പോയില്ല. രണ്ടാം വട്ടം 
പുറപ്പെടാന്‍ നേരം സ്വാമി ചിന്തിച്ച-കൃഷ്ണന്‍നടയില്‍ വാസ്തവത്തില്‍ 
കൃഷ്ണനുണ്ടെങ്കില്‍ എന്നോടു ഗീതയിലെ തത്വം ഏതെങ്കിലും പറയട്ടെ. 
എങ്കില്‍ വിശ്വസിക്കാം. വളളിക്കാവില്‍ വന്ന്‌ കൃഷ്ണഭാവത്തിനു കയറിയ 
പുവമ്പുഴസ്വാമി അമ്മയോടു പറഞ്ഞു_'എന്‍െറ അമ്മ മരിച്ചതുകൊണ്ട്‌ 
കുറെ ദിവസമായി ഇവിടെവരാന്‍ പററിയില്ല.” അമ്മ ചിരിച്ചുകൊണ്ടു 
പറഞ്ഞു_ ഇല്ലാത്തത്‌ ഉണ്ടാകുന്നില്ല, ഉളളത്‌ ഇല്ലാതാകുന്നുമില്ല. ഇക്കാര്യം 
' മറക്കരുത്‌.” സ്വാമിക്ക്‌ കുളിരുകോരി! അമ്മയില്‍ കൃഷ്ണചൈതന്യമുണ്ടെന്നു 
തീര്‍ച്ച, പുറപ്പെടുമ്പോള്‍ താന്‍ സങ്കല്പിച്ചതിന്‍െറ മറുപടി കിട്ടിയിരിക്കുന്നു. 


നാസതോ വിദ്യതെ ഭാവോ 
നാഭാവോ വിദ്യതെ സതഃ” 


എന്ന ഗീതാശ്‌ ളോകത്തിന്‍െറ തര്‍ജ്‌ ജുമ വിദ്യാവിഹീനയായ ഈ പെണ്‍കുട്ടി 
പറയുന്നു! അതും തന്‍െറ സങ്കല്പത്തെ മാനിച്ചുകൊണ്ട്‌! സ്വാമിക്ക്‌ 
അമ്മയില്‍ വിശ്വാസമുറച്ച. തുടര്‍ന്ന്‌ അനേകം അനുഭവങ്ങള്‍ കിട്ടി. 


. സ്വാമിയുടെ അനുജന്‍ വത്സലന്‍ മറുനാട്ടില്‍ ജോലി വേണം. 
രണ്ടുപേരും കൂടി വളളിക്കാവില്‍വന്നു. ഭാവസമയത്ത്‌ അമ്മ ഒരു നുള്ളു 
തെററിപ്പുവ്‌ വത്സലന്‍െറ കയ്യില്‍ കൊടുത്തിട്ട്‌ അതില്‍നിന്നു 41 
എണ്ണമെടുത്ത്‌ ദേവിയെ അര്‍ച്ചിക്കാന്‍ പറഞ്ഞു. അമ്മ സാധാരണമട്ടില്‍ 
വാരിക്കൊടുത്ത പൂവ്‌ എണ്ണിനോക്കിയപ്പോള്‍ കൃത്യം 41 എണ്ണം! 
വിസ്മിതനായ വത്സലന്‍ വിശ്വാസപൂര്‍വ്വം ദേവിയെ അര്‍ച്ചിച്ച. അറുപതു 


346 


സത്തിനകം ജോോലികിട്ടും എന്ന്‌ അമ്മ പറഞ്ഞു. അതുപോലെ 
സംഭവിച്ചു. രണ്ടുമാസത്തിനകം സൌദിയില്‍ ബ്രോലികിട്ടി. നല്ല നിലയിലെത്തി, 


ക 

ഹരിപ്പാടിനടുത്ത്‌ ചേപ്പാട്‌ ഈഞ്ഞാലേത്തുവീട്ടുകാരെല്ലാം അമ്മയുടെ 
ഭക്തന്‌ മാരാണ്‌. ഗൃഹനാഥനായ ശീ കുട്ടപ്പന്‍നായരുടെയും ഭാര്യ 
ചന്രദമതിയുടെയും മകളുടെ മകളാണ്‌ ഷീളു. അമ്മ വിളിക്കുന്നത്‌ തക്കാളി 
എന്നാണ്‌. ഒരിയ്ക്കല്‍ തക്കാളി ആശിച്ചു, അമ്മയുടെ കൃഷ്ണഭാവത്തിലെ 
കിരീടം ഒന്നു തലയില്‍ വയ്ക്കാന്‍ ഭാഗ്യം കിട്ടിയിരുന്നെങ്കില്‍ എന്ന്‌ . പക്ഷെ 
തക്കാളിയ്ക്കറിയാം അതു നടക്കുന്ന കാര്യമല്ലെന്ന്‌, ആ (പാവശ്യം 
കൃഷ്ണാഷ്ടമി ദിവസം തക്കാളി ആശ്രമത്തില്‍ ചെന്നപ്പോള്‍ അമ്മ 
കടത്തുകടവിന്‍െറയടുത്തുളള വഴിയില്‍ നില്‍ക്കുന്നു. തക്കാളി വരുന്നതു 
കണ്ടപ്പോള്‍ അമ്മ അവളേയും കൂട്ടി ആ്രശമത്തിലേക്കുപോയി. കൃഷ്ണലീല 
കളിപ്പിക്കാന്‍ നിര്‍ത്തിയിരുന്ന കുട്ടികളുടെ കൂട്ടത്തില്‍ തക്കാളിയെ 
കൃഷ്ണനാക്കി നിര്‍ത്തി അമ്മയുടെ കൃഷ്ണഭാവത്തിലെ കിരീടം 
തക്കാളിയുടെ തലയില്‍ അമ്മതന്നെ വച്ചുകൊടുത്തു. തക്കാളിക്കുണ്ടായ 
സന്തോഷം പറയാനില്ല. ' പറയാതെതന്നെ കുഞ്ഞിന്‍െറ ആഗ്രഹം അമ്മ 
സാധിച്ചു” എന്നു തക്കാളിയുടെ മാതാപിതാക്കള്‍ പറഞ്ഞു. 


45 

കായംകുളത്ത്‌ ശ്രീമതി കുഞ്ഞമ്മ അമ്മയുടെ ഉത്തമ ഭക്തയാണ്‌. 
അനുഭവം അവരെ തികഞ്ഞ വിശ്വാസിയാക്കി മാററുകയുണ്ടായി. : 
സംഭവമിങ്ങനെയാണ്‌ . കുറച്ചുകാലം മുമ്പ്‌ ഗൃഹനാഥന്‍ പെട്ടെന്നു മരിച്ചു. 
ജാതകത്തില്‍ പറഞ്ഞിരുന്നതനുസരിച്ചളള മരണമായിരുന്നതിനാല്‍ പ 
രേതന്‍െറ ഭാര്യക്ക്‌ ജാതകം ശരിയാണ്‌ എന്ന വിശ്വാസം ദ്യഡ്ദമായിട്ടുണ്ടായി 
രുന്നു. അവരുടെ മകന്‍െറ ജാതക്രപകാരം അയാള്‍ ഇരുപത്തിമൂന്നാം 
വയസ്സില്‍ വിഷബാധ കൊണ്ടു മരണപ്പെടും എന്നു കണ്ടു. തളളക്കു 
ഭീതിയായി. പല സ്ഥലത്തും പരിഹാരത്തിനു ഓടി നടന്നു. ഒടുവില്‍ 
വളളിക്കാവില്‍ അമ്മയുടെ അടുത്തെത്തി. അമ്മ പറഞ്ഞു_ 'വിഷമിക്കേണ്ടാ. 
ഒരു മന്ത്രം തരാം. അത്‌ ജുപിക്കണം. ആഴ്ചയിലൊരിക്കല്‍ മകനുവേണ്ടി 
രതം അനുഷ്ഠിക്കണം. മക്കള്‍ക്കുവേണ്ടി മാതാവനുഷ്ഠിക്കുന്ന (വതത്തിനു 
ശക്തി കൂടും.” 


അമ്മ പറഞ്ഞത്‌ അവര്‍ക്ക്‌ പൂര്‍ണ്ണവിശ്വാസമായില്ല. മകന്‍ പാമ്പു 
കടിച്ചു മരിച്ചതായി എന്നും അവര്‍ സ്വപ്നം കാണും. 


ഗൃഹനാഥന്‍ മരിച്ചശേഷം വീട്ടുകാവലിന്‌ തളള ഒരു പട്ടിയെ 
വളര്‍ത്തിയിരുന്നു. ഒരുദിവസം മുറ്റത്ത്‌ ആ പട്ടിയുടെ കുരയും ബഹളവും 


347 


കേട്ടു. തുടര്‍ന്ന്‌ ഒരു പാമ്പിന്‍െറ ചീറ്റലും. തളള പേടിച്ചുപേടിച്ച്‌ വാതില്‍ 
അല്പം തുറന്നുനോക്കിയപ്പോള്‍ മുറ്റത്ത്‌ പട്ടിയും പാമ്പും തമ്മില്‍ യുദ്ധം 
നടക്കുകയാണ്‌ . അവര്‍ പേടിച്ച്‌ വേഗം കതകടച്ച്‌ ഉളളിലിരുന്നു. അങ്ങനെ 
കുറച്ചുനേരം കഴിഞ്ഞു. വെളിയിലെ ബഹളം ശമിച്ചു. സൂക്ഷിച്ച്‌ മെല്ലെ 
കതകുതുറന്നപ്പോള്‍ പട്ടിയും പാമ്പും ചത്തുകിടക്കുന്നതാണു കണ്ടത്‌. 
ജാതകവിധിര്പരകാരം വീട്ടുകാരത്തിയുടെ മകന്‍ മരിക്കേണ്ട കാലഫട്ടത്തി 
ലാണ്‌ ഈ സംഭവം നടന്നത്‌. ആ സ്തീ മനസാ അമ്മയെ നമസ്‌ കരിച്ചു. 
അവരോട്‌ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു_ മകന്‍െറ മരണം ഏതെങ്കിലും 
വളര്‍ത്തുമൃഗത്തിലേക്ക്‌ മാറിക്കിട്ടും . ആ വാക്കുകള്‍ സത്യമായിക്കണ്ടപ്പോള്‍ 
തളളയ്ക്ക്‌ ആശ്വാസവും വിശ്വാസവുമായി. അവരുടെ മകന്‍ ജാതകവിധി 
പ്രകാരമുള്ള മരണത്തെ അതിജീവിച്ച്‌ ഇപ്പോഴും സുഖമായി കഴിയുന്നു. 


[ 46 
കൊല്ലം സ്വദേശിയായ ആര്‍.റഡ്യാര്‍ സ്വന്തം അനുഭവം ഇങ്ങനെ 


വിവരിക്കുന്നു ൽ 


"ഞങ്ങളുടെ വീട്ടിലെ ഒരു പെണ്‍കുട്ടി കുറച്ചുകാലംമുമ്പ്‌ വീട്ടില്‍നിന്ന്‌ 
ഒളിച്ചോടിപ്പോയി. വളളിക്കാവില്‍ ചെന്നാല്‍ പരിഹാരം കാണാമെന്ന്‌ 
| പരിചയക്കാര്‍ പറഞ്ഞതനുസരിച്ച്‌ ഞങ്ങള്‍ ആശമത്തിലെത്തി. അമ്മയോട്‌ 
സങ്കടം പറഞ്ഞു. അമ്മ പറഞ്ഞു_' ഇന്നേക്ക്‌ ഏഴാംപക്കം കുട്ടി തിരികെ 
വരും. നിങ്ങള്‍ എങ്ങും തിരക്കിപ്പോകണ്ടാ.”” അമ്മ ഞങ്ങളുടെ പക്കല്‍ ഏഴു 
തിരി തന്നു. ഏഴു ദിവസമായി ഓരോന്നു കത്തിക്കണമെന്നു നിര്‍ദ്ദേശിച്ചു. 
ഏഴാമത്തെ തിരി കത്തുന്ന ദിവസം അധികാരികള്‍ കുട്ടിയെ നിങ്ങളുടെ 
പക്കല്‍ ഏല്പിക്കും.” എന്നും അമ്മ പറഞ്ഞു. 


പക്ഷെ ഞങ്ങള്‍ക്കു വിശ്വാസമായില്ല. പെൺകുട്ടിയുടെ വീട്ടുകാരല്ലെ. 
ഞങ്ങള്‍ പരിശ്രമിച്ച്‌ പലസ്ഥലത്തും തിരക്കി ഓടിനടന്നു. എങ്ങും കുട്ടിയെ 
കണ്ടില്ല. നിരാശപ്പെട്ട്‌ വീണ്ടും അമ്മയുടെ അടുക്കലെത്തി. അമ്മ പറഞ്ഞു 
'വറുതെ പണം ചെലവാക്കിയതെന്തിന്‌ ? അമ്മ പറഞ്ഞിരുന്നല്ലൊ. 
ഉറപ്പുവേണ്ടെ? പരിശ്രമിക്കാതെ. പറഞ്ഞതുപോലെ കുട്ടിയെ തിരിച്ചുകിട്ടും.” 


“ആറുദിവസം ആറു തിരി എരിഞ്ഞു. ഏഴാമത്തെ ദിവസമായി. അമ്മ 
കൊടുത്ത ഏഴാമത്തെ തിരിയും അന്നു സന്ധ്യയ്ക്ക്‌ അവര്‍ 
നിലവിളക്കില്‍വച്ച്‌ കത്തിച്ചു. അത്‌ കത്തിക്കൊണ്ടിരിക്കുമ്പോള്‍ ഒരു 
ഫോണ്‍ വന്നു_'നിങ്ങളുടെ കുട്ടി മ്രദാസ്‌ പൊലീസിന്‍െറ കസ്റ്റഡിയി 

| ലുണ്ട്‌. കുട്ടി ഒരു സ്വര്‍ണ്ണാഭരണം വില്ക്കാന്‍ തട്ടാന്‍െറ സ്വര്‍ണ്ണക്കടയില്‍ 
ചെന്നു. അയാള്‍ക്കു സംശയം തോന്നിയിട്ട്‌ പൊലീസിനെ അറിയിച്ചു”. 


“അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ കൃത്യമായി ഞങ്ങള്‍ക്കു 
മകളെക്കുറിച്ചുളള വിവരം ലഭിക്കുകയും, കുട്ടിയെ മടക്കിക്കിട്ടുകയും 


348 


ചെയ്തു. അന്നുമുതല്‍ ഞങ്ങള്‍ എല്ലാവരും അമ്മയില്‍ പൂര്‍ണ്ണമായി 
അര്‍പ്പിച്ചു നീങ്ങുകയാണ്‌. അമ്മ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നു എന്നു 
ഞങ്ങള്‍ക്ക്‌ ഉറപ്പുണ്ട്‌ .” 


47 

ഒരു അവതാരത്തിന്‍െറ ഏറ്റവും വലിയ അത്ഭുതം ആളുകളുടെ 
സ്വഭാവത്തില്‍ വരുത്തുന്ന മാറ്റമാണ്‌. മറ്റു പല അത്ഭുതങ്ങളും ചെയ്യാന്‍ 
കഴിവുളളവര്‍ കാണും. ഒരുപക്ഷെ അത്തരം അത്ഭുതങ്ങളില്‍ പലതും 
ഇന്രദജാലക്കാരും കാണിക്കും. എന്നാല്‍ ഇന്‍ ദ്രജാലക്കാരും യുക്തിവാദി 
കളും വിചാരിച്ചാല്‍ മറ്റുളളവരുടെ സ്വഭാവം പാടേ മാറ്റാന്‍ സാദ്ധ്യമല്ല. 
എന്തിന്‌ ? അക്കൂട്ടര്‍ക്ക്‌ സ്വന്തം സ്വഭാവത്തെ മാറ്റാനോ പരിഷ്‌ കരിക്കാനോ 
സ്വന്തം ദുര്‍ബലവാസനകളില്‍നിന്ന്‌ സ്വയം മുക്തരാകാനോ സാധിക്കുന്നില്ല. 
അവര്‍ അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്‌ . അതേസമയം ശരിക്കുള്ള 
ആദ്ധ്യാത്മിക വ്യക്തികളും അവതാരങ്ങളും വിശ്വപ്രേമത്തിന്‍െറ 
ഉടമകളായി നിന്നുകൊണ്ട്‌, സര്‍വ്വശക്തരും സര്‍വ്വജ്‌ഞരുമായി നിന്നു 
കൊണ്ട്‌, മറ്റുളളവരുടെ സ്വഭാവങ്ങളെ നല്ലതിലേക്കു മാറ്റിമറിക്കുന്നു. 


ലരകികനും ദുര്‍വൃത്തനുമായ ഒരു ഗിരീശ്‌ ചന്രദഫ്വോഷിന്‍െറ 
സ്വഭാവം മാറ്റിയെടുത്ത്‌ അദ്‌ ദേഹത്തെ ആദ്ധ്യാത്മിക വ്യക്തിയാക്കിയതു 
മാരതം നോക്കിയാല്‍ മതി. രാമകൃഷ്ണദേവന്‍ അവതാരമാണെന്നു 
ബോദ്ധ്യപ്പെടും എന്ന്‌ സ്വാമി വിവേകാനന്ദനും മറ്റും അഭിരപായപ്പെട്ടിട്ടുണ്ട്‌. 
സ്വയം ഗിരീശന്‍ ചോദിക്കുന്നു_ ശ്രീരാമകൃഷ്ണന്‍ ഭഗവാനല്ലെങ്കില്‍ 
പിന്നെ ആരാണു ഭഗവാന്‍? എന്നെപ്പോലുള്ള ഒരുവനെ പാപത്തില്‍നിന്നും 
ഉദ്ധരിക്കാന്‍ ഈശ്വരനല്ലാതെ മറ്റാര്‍ക്കു കഴിയും? 


നമുക്കിനി അമ്മയിലേക്കു നോക്കാം. 

അമ്മയുടെ അനുര്രഹത്താല്‍ ആദ്ധ്യാത്മിക ജീവിതത്തിലേക്കു 
തിരിഞ്ഞ അനേകം ഭക്തന്മാര്‍ നാട്ടിലെല്ലാം ഉണ്ട്‌. ശ്രീമാന്‍ 
കെ.പി.ചന് ്രദാസന്‍, കോഴിക്കോട്‌ ; ചെട്ടികുളങ്ങര വിജയന്‍; കോഴഞ്ചേരി 
കാട്ടൂര്‍ സ്വദേശി വാസുദേവന്‍ നായര്‍; ആര്‍.കൃഷ്ണഷേണായി, കൊല്ലം; 
ശ്രീ. മാവേലിക്കര അയ്യപ്പന്‍; രാജപ്പന്‍; കൊല്ലം അയ്യപ്പന്‍ എന്നിങ്ങനെ ആ 
പട്ടിക നീളുന്നു. Po 

എശ്രയോ തനിലനകികരായ ഗൃഹനാഥന് മാരെ അമ്മ ഉത്തമസാധക 
രാക്കി മാറ്റിയിരിക്കുന്നു. ലഴകികജ്ീവിതം നയിച്ചുവരുന്ന എ്ര കോളേജ്‌ 
“വിദ്യാര്‍ത്ഥികളെ അമ്മ ദര്‍ശനമാ്രതയില്‍ മാറ്റിമറിച്ച്‌ ബഹ്മചാരികളാ 
ക്കിയിരിക്കുന്നു! 

അമ്മ ആളുകളില്‍ വരുത്തുന്ന മഹത്തായ സ്വഭാവപരിവര്‍ത്തനം മാര്തം 
നോക്കിയാല്‍മതി, അമ്മയുടെ തത്വം ബോധ്യപ്പെടും. 


